ശ്രി ലളിതാത്രിശതീസ്യോത്രം 
വ്യാഖ്യാനം 








(ത്രിശതീസ്പോത്രം, ത്രിശതീനാമാവലി, ലളിതാ 
അഷ്ടോത്തരസ്നോത്രം, അഷ്ടോത്തരനാമാവലി 
എന്നിവ അടങ്ങിയത്‌) 





ഡോ. ബി. സി. ബാലകൃഷ്ണന്‍ 





ശ്രീവിദ്യാ കള്‍ച്ചറല്‍ പബ്ലിക്കേഷന്‍സ്‌ 


൫൦൧ശയസ്‌ 


ഭാരതത്തിന്റെ ആദ്ധ്യാത്മികഇഞാനവും സാംസ്കാരികപൈതുകവും 
പരിപോഷിദിക്കുകയും പ്രചരിഭിക്കുകയും ചെയ്യുന്ന മഹദ്ഗ്രന്ഥങ്ങള്‍, 
അവയുടെ മൂല്യവും വ്യക്തതയും ഒട്ടും ചോര്‍ന്നുപോകാതെതന്നെ, 
നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച്‌ പരിരക്ഷിക്കുകയും 
ജിഇഞാസുകള്‍ക്ക്‌ സനജന്യമായി പകര്‍ന്നുകൊടുക്കുകയും ചെയ്യുക 
എന്ന ശ്രേയസ്‌ ഫാങ്േഷന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്‌ ശ്രേയസ്‌ 
ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറി. 


ഗ്രന്ഥശാലകളുടെയും ആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും 
വ്യക്തികളുടെയും സഹകരണത്തോടെ കോര്‍ത്തിണക്കിയിരിക്കുന്ന 
ഈ ഓണ്‍ലൈന്‍ ലൈബ്രറിയില്‍ അപൂര്‍വ്വങ്ങളായ വിരിഷ്ടര്രന്ഥങ്ങള്‍ 
സ്കാന്‍ചെയ്ത്‌ മികവാര്‍ന്ന ചെറിയ പി ഡി എഫ്‌ ഫയലുകളായി 
ലദ്യമാക്കിയിരിക്കുന്നു. ഇവ കമ്പ്യൂട്ടറിലോ പ്രിന്റ്‌ ചെയ്തോ 
എളുഷത്തില്‍ വായിക്കാവുന്നതാണ്‌. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയില്‍ ലഭ്യമായ 
ഗ്രന്ഥങ്ങള്‍ വ്യക്തിപരമായ ആവശ്യങ്ങള്‍ക്കുവേണ്ടി സനജന്യമായി 
ഉപയോഗിക്കാവുന്നതാണ്‌. എന്നാല്‍ വാണിജ്യപരവും മറ്റുമായ 
കാര്യങ്ങള്‍ക്കായി ഇഉവ ദുരുപയോഗം ചെയ്യുന്നത്‌ തീര്‍ച്ചയായും 
അനുവദനീയമല്ല. 


ഈ ഗ്രന്ഥശേഖരത്തിന്‌ മുതല്‍ക്കൂട്ടായ ഈ പുണ്യഗ്രന്ഥത്തിന്റെ 
രചയിതാവിനും പ്രകാശകര്‍ക്കും നന്ദി രേഖകെടുത്തുന്നു. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയെക്കുറിച്ചും ശ്രേയസ്‌ 
ഫ൦ണങ്ങഷനെക്കുറിച്ചും കൂടുതല്‍ വിവരങ്ങള്‍ അറിയാനും 
പ്രവര്‍ത്തനങ്ങളില്‍ പങ്കാളിയാകാനും ശ്രേയസ്‌ വെബ്സ്റ്റ്റ്‌ 
സന്ദര്‍ശിക്കുക. 


൫://ട(ലൃദട.ഥ 


ശ്രീലളിതാത്രിശതീസ്യോത്രം 
വ്യാഖ്യാനം 
(ത്രിശത?സ്യലോതം, തിശതറനാമാവലി, ലളിതാ 


അഷ്ടോത്തരസ്ലോരതം അഷ്ടോത്തര നാമാവലി 
എന്നിവ അടങ്ങിയതു? 


ശ്രീലളിതാത്രിശതീസ്യോത്രം 


വ്യാഖ്യാനം 


വ്യാഖ്യാതാവ്‌ 
ഡോ. ബി. സി. ബാലകൃഷ്ണന്‍ 


ആധാരഗ്രന്ഥങ്ങാം പരിശോധിച്ചു 
ശുദ്ധപാഠം തയ്യാറാക്കിയതു്‌ 


കരംച്ചറല്‍ ആന്‍ഡ്‌ ലെക്സിക്കോഗ്രാഫിക്കല്‍ 
റിസര്‍ച്ച്‌ ഇന്‍സ്റ്റിറ്റൂട്ട്‌ 


തിരുവനന്തപുരം 


ഈ ഗ്രന്ഥം സ്പോണ്‍സര്‍ ചെയ്തവര്‍ 





പി. ശ്രീകുമാരന്‍ നായര്‍, 


എം. ഗോപകുമാര്‍ 


കല്യാണിക്കുട്ടി മേനോന്‍ 


എ. രാജലക്ഷ്മി അമ്മ 


ശ്രീവിദ്യാ കാംച്ചറല്‍ പബ്ളിക്കേഷന്‍സ്‌ 


അടുത്തകാലത്ത്‌ കേരളീയരുടെ ഇടയില്‍ ഈശ്വരോന്മുഖത വര്‍ദ്ധി 
ച്ചു വരുകയാണ്റ.. വ്യക്തികളെന്ന നിലയിലുള്ള പുജ, പാരായണം, ക്ഷേത്രാ 
രാധന എന്നിവയോടൊപ്പം സമൂഹമായി നടത്തുന്ന ലക്ഷാര്‍ച്ചന, കോടി 
അര്‍ച്ചന, സപ്താഹം, നവാഹം, സത്സംഗം തുടങ്ങിയവയും ധാരാളമായി 
നടക്കുന്നുണ്ട്‌. 


ഈ ആരാധനകാഷക്ക്റ്‌ ആധാരമായി ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങഠം 
അധികവും സംസ്കൃതഭാഷയിലാണ്റ്‌. മലയാളത്തില്‍ എഴുത്തച്ഛന്‍െറകൃ 
തികളാണ്‌്‌ നമ്മുടെ ആധാരഗ്രന്ഥങ്ങാം. മലയാളത്തിലും സംസ്കൃതത്തി 
ലും നമുക്കു കിട്ടുന്ന ഗ്രന്ഥങ്ങഠം കൂടുതലും അപപാഠങ്ങളും അച്ചടിത്തെറ്റു 
കളും കൊണ്ടു വികലമാണ്‌.. 


ഈ കൃതികളില്‍ മിക്കതും മന്ത്രാക്ഷരബദ്ധവും തന്ത്രപ്രാധാന്യം ഉള്ളതു 
മാണ്ട്‌. തെറ്റായി ഉച്ചരിക്കുന്നതു ചിലര്‍ക്കെങ്കിലും ദോഷകരമായിത്തീരും. 
മലയാളികാം സാധാരണയായി ഉപയോഗിക്കുന്ന സ്തോത്രഗ്രന്ഥങ്ങളും 
എഴുത്തച്ഛന്‍െറ കൃതികളും തെറ്റില്ലാതെ അച്ചടിച്ചു പ്രചരിപ്പിക്കാനുള്ള 
ഒരു പരിശ്രമം ഞങ്ങാം ആരംഭിച്ചിരിക്കുകയാണ്്‌. 


എഴുത്തച്ഛന്‍െറ കൃതികളുടെയും നിത്യപാരായണത്തിനുള്ള 
ഗ്രന്ഥങ്ങളുടെയും തെറ്റില്ലാത്ത പതിപ്പുകളും വ്യാഖ്യാനവും ഉണ്ടാക്കുന്ന 
ചുമതല ഡോ. ബി. സി. ബാലകൃഷ്ണന്‍െറ നേതൃത്വത്തില്‍ പ്രവര്‍ത്തി 
ക്കുന്ന “ദി കഠംച്ചറല്‍ ആന്‍ഡ്‌ ലെക്സിക്കോ ഗ്രാഫിക്കല്‍ റിസര്‍ച്ച്‌ 
ഇന്‍സ്റ്റിറ്റൂട്ട്‌” എന്ന ഗവേഷണസ്ഥാപനത്തെ ഏലപിച്ചിരിക്കുകയാണ്റ. 
ഒരു സംഘം പ്രഗല്ഭരായ പണ്ഡിതന്മാര്‍ ആധാരഗ്രന്ഥങ്ങഠം പരിശോധിച്ച്‌ 
ശുദ്ധപാഠം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്ട്‌. എഴുത്തച്ഛന്‍െറ കൃതികളു 
ടെ ഒരു “വ്യാഖ്യാനകോശം"” നിര്‍മ്മിക്കുന്ന ജോലിയും ആ സ്ഥാപനത്തെ 
ഏലല്‍പിച്ചിട്ടുണ്ട്യ്‌. എഴുത്തച്ഛന്‍െറ കൃതികളിലെ എല്ലാ പദങ്ങളും ശൈലി 
കളും പ്രയോഗങ്ങളും ഓരോ സന്ദര്‍ഭത്തിലും അവയ്ക്കുള്ള അര്‍ത്ഥവ്യാപ്തി 
യും വ്യാഖ്യാനിക്കുന്ന ഒരു വിജ്ഞാനകോശനിഘണ്ടു ആയിരിക്കും അത്‌. 


ഈ നിഘണ്ടുവും എഴുത്തച്ഛന്‍െറ കൃതികളുടെ പിഴ തീര്‍ത്ത പതിപ്പുകളും 
കഴിവുള്ളത്ര വേഗം പ്രസിദ്ധീകരിക്കാന്‍ ശ്രമിക്കുകയാണ്‌. 


സ്തോത്രകൃതികളുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചുകഴിഞ്ഞു. നമ്മുടെ 
ആരാധനാരീതികളുടെ വൈവിധ്യം കണക്കാക്കുമ്പോഠം ഒരു നൂറു കൃതി 
കളെങ്കിലും ഉടനെ പ്രസിദ്ധീകരിക്കേണ്ടി വരും. ഇതിന്റ്‌ ആവശ്യമായ മൂലധനം 
സ്വരൂപിക്കാന്‍ എളുപ്പമല്ലാത്തതുകൊണ്ടു്‌! ഈശ്വരോന്മുഖതയും നമ്മുടെ 
സംസ്കാരത്തെക്കുറിച്ച്റ്‌ ആഭിമുഖ്യവും ഉള്ളവരോട്‌ ഓരോ പുസ്തകം 
സ്പോണ്‍സര്‍ ചെയ്യാന്‍ ആവശ്യപ്പെടുകയാണ്‌. സ്പോണ്‍സര്‍ ചെയ്യു 
ന്നവര്‍ ഒരു കൃതിയുടെ അച്ചടിച്ചെലവു വഹിക്കേണ്ടതാണ്‌. പുസ്തകം 
വില്ക്കുന്ന മുറയ്ക്ക്‌ മുടക്കുന്ന തുക മടക്കിക്കൊടുക്കുന്നതാണ്‌. ആദാ 
യത്തിന്‍െറ ഒരു ഭാഗം സ്പോണ്‍സര്‍ക്കു കൊടുക്കാനും ഉദ്ദേശ്യമുണ്ട്‌. 


സ്പോണ്‍സര്‍ ചെയുന്ന ആളിന്‍െറയോ സ്ഥാപനത്തിന്‍െറയോ പേര്യ 
ഗ്രന്ഥത്തിന്‍െറ ആമുഖത്തില്‍ രേഖപ്പെടുത്തും. ആദ്ധ്യാത്മികഗ്രന്ഥങ്ങളാ 
യതിനാല്‍ പരസ്യങ്ങാം ചേര്‍ക്കുന്നതല്ല. വ്യവസായസ്ഥാപനങ്ങാംക്കു 
താത്പര്യമുള്ളപക്ഷം അവരുടെ പരസ്യം ഉഠംക്കൊള്ളുന്ന കവര്‍, ചിത്രം 
തുടങ്ങിയവ പുസ്തകത്തോടൊപ്പം കൊടുക്കാനുള്ള വൃവസ്ഥ ഉണ്ടാക്കാ 
വുന്നതാണ്‌. 


ആദ്യഘട്ടത്തില്‍ ആചാരൃന്മാരുടെ കൃതികരം മാത്രമേ പ്രസിദ്ധീകരി 
ക്കാന്‍ ഉദ്ദേശിക്കുന്നുള്ളു. ശങ്കരാചാര്യര്‍, എഴുത്തച്ഛന്‍, നാരായണഭട്ടതിരി 
എന്നിവരുടെ കാലം വരെയുള്ള ഗ്രന്ഥങ്ങാം മാത്രം. 


ഈ പരമ്പരയില്‍പ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്‌; ശ്രീലളിതാ 
ത്രിശതി. തുടര്‍ന്നുള്ള പ്രസിദ്ധീകരണങ്ങാംക്കു പ്രോത്സാഹനം അഭ്യര്‍ത്ഥി 
ക്കുന്നു. 


ഡയറക്റ്റേഴ്‌സ്‌ 

ശ്രീവിദ്യാ കാച്ചല്‍ പബ്ളിക്കേഷന്‍സ്‌ 
൭. സി 3//2227, ശാരദാവിലാസ്‌ 

പടം, തിരുവനന്തപുരം 695 004 


ആമുഖം 


ലളിതാത്രിശതീ ലളിതാംബികാദേവിയുടെ മുന്നൂറു നാമങ്ങളുടങ്ങിയ 
താണ്‌. ഈ മഹാസ്തോത്രം വ്യാഖ്യാനിക്കാനുള്ള കഴിവ്‌ എനിക്കില്ലെന്ന്റ്‌ 
അറിഞ്ഞുകൊണ്ടുതന്നെയാണ്ട്‌ ഈ ഗ്രന്ഥം ഭക്തജനങ്ങള്‍ക്കു സമര്‍പ്പി 
ക്കുന്നത്‌. കുറേക്കാലം മുമ്പ്റ്‌ ലളിതാസഹൃസ്രനാമത്തിനു ഞാന്‍ ഒരു വ്യാ 
ഖ്യാനം എഴുതിയത്‌ അഭേദാശ്രമം പ്രസിദ്ധീകരിച്ചിരുന്നു. അതു വായിച്ച 
പലരും പ്രേരിപ്പിച്ചതനുസരിച്ചാണ്റ്‌ ഈ പരിശ്രമത്തിനു ഞാ൯ മൈര്യപ്പെട്ടത്്‌. 
ഇതിലുള്ള പോരായ്മകളും അബദ്ധങ്ങളും അമ്മ പൊറുക്കുമെന്ന്‌ എനിക്കു്‌ 
ഉറപ്പുണ്ട്‌. മുടിക്കുപിടിച്ചു വലിച്ച്‌ ശല്യപ്പെടുത്തുന്ന ശിശുവിനോട്‌്‌ അമ്മ 
യ്ക്കു കോപം തോന്നാറില്ലല്ലോ. 


ലളിതാംബികയുടെ ആയിരം നാമങ്ങളുള്ള രഹസ്യനാമസാഹ്റരസം 
പോലെ ഈ സ്തോത്രവും അഗസ്ത്യമഹര്‍ഷിയുടെ കാരുണ്യം കൊണ്ടു 
നമുക്കു ലഭിച്ചതാണ്‌. ബ്രഹ്മാണ്ഡപുരാണത്തില്‍ അഗസ്തൃഹയഗ്രീവസം 
വാദരൂപത്തില്‍ ചേര്‍ത്തിട്ടുള്ള ലളിതോപാഖ്യാനഖണ്ഡത്തിലാണ്‌റ്‌ ഈ 
സ്തോത്രം ഉള്ളത്‌. 


ലോകര്‍ക്ക്‌ കലിബാധയില്‍ നിന്നു മോചനം കിട്ടാനുള്ള മാര്‍ഗ്ഗം ആരാ 
ഞ്ഞ അഗസ്ത്യമഹര്‍ഷിക്കട്ട്‌ ഹയഗ്രീവൻ ലളിതോപാഖ്യാനം ഉപദേശിച്ചു. 
അതുകൊണ്ടു മഹര്‍ഷി തൃപ്തനാകുന്നില്ലെന്നു കണ്ട്‌ ശ്രീവിദ്യാമന്ത്രത്തി 
ന്‍െറ വ്യാഖ്യാനരൂപവും ഗുഹ്യതമവുമായ ലളിതാസഹ്രസനാമം ഉപദേശി 
ച്ചു. ഇത്രയും കൊണ്ട്ട്‌ അഗസ്ത്യന്‍ സന്തുഷ്ടനായെങ്കിലും അദ്ദേഹത്തിനു 
പൂര്‍ണ്ണമായ തൃപ്തി ഉണ്ടായില്ല. എന്തുകൊണ്ടാണു പൂര്‍ണ്ണമായ തൃപ്തി 
ഉണ്ടാകാത്തതെന്ന്‌്‌ അദ്ദേഹം ഹയഗ്രീവനോട്‌്‌ ആരാഞ്ഞു. “ഇനിയും അറി 
യേണ്ടതായി എന്തെങ്കിലും ഉണ്ടെങ്കില്‍ അതു്‌ എനിക്കു പറഞ്ഞു തരേണമേ” 
എന്നു പറഞ്ഞു കൊണ്ട്‌്‌ മഹര്‍ഷി ഹയ്ഗ്രീവനെ നമസ്കരിച്ച്‌ അദ്ദേഹത്തി 
ന്‍െറ പാദങ്ങളില്‍ മുറുകെപ്പിടിച്ചു. ത്രിമൂര്‍ത്തികളുള്‍പ്പെടെയുള്ള ദേവസമൂ 
ഹത്തിനും അസുരന്മാര്‍ക്കും മഹര്‍ഷിമാര്‍ക്കും ആദരണീയനായ മഹര്‍ഷി 
തന്‍െറ കാല്‍ക്കുപിടിച്ചപ്പോള്‍ ഭീതനായ ഹയഗ്രീവൻ “ഇതെന്ത്‌, ഇതെന്ത്‌, 


വിടുക, വിടുക”” എന്ന്‌ മഹര്‍ഷിയോടു പറഞ്ഞുകൊണ്ട്‌ ചിന്താക്രാന്തനാ 
യിത്തീര്‍ന്നു. മൌനമായിരുന്ന ഹയഗ്രീവന്‍െറ പാദങ്ങളിലെ പിടിവിടാതെ 
മഹര്‍ഷിയും ഇരിപ്പായി. 


അപ്പോള്‍ കാമേശ്വരനോടുകൂടിയ ലളിതാംബിക ഹയഗ്രീവന്‍െറ മുന്നില്‍ 
പ്രത്ൃക്ഷപ്പെട്ടു. ഇരുവരും ചേര്‍ന്ന്‌ ലളിതാത്രിശതീസ്തോത്രം ഹയഗ്രീവന്്‌ 
ഉപദേശിച്ചു. “ഞങ്ങള്‍ ഇരുവരും ചേര്‍ന്നു പറഞ്ഞ ഈ സ്തോത്രം സര്‍വ 
പൂര്‍ത്തികരിയാണ്റ്‌. എല്ലാ ക്രിയകളുടെയും വൈകല്യങ്ങള്‍ ഈ സ്തോത്രം 
കൊണ്ടുമാറി അവയ്ക്കു പൂര്‍ണ്ണത ഉണ്ടാകും. “സര്‍വപൂര്‍ത്തികരി” എന്നു 
ഞാന്‍ പേരു നല്‍കിയ ഈ സ്തോത്രം നീ അഗസ്ത്ൃന്റ്‌ ഉപദേശിക്കുക. 
ഇതു സ്വീകരിക്കാന്‍ അഗസ്ത്യന്‍ യോഗ്യനാണ്‌. അഗസ്ത്യപത്നിയായ ലോ 
പാമുദ്ര എന്നെ ഭക്തിയോടെ ഉപാസിക്കുന്നവളാണു്‌. അഗസ്ത്യനും 
എന്നില്‍ ഭക്തിയുള്ളവനാണ്റ്‌. ഈ സ്തോത്രം അവന്റ്‌ ഉപദേശിക്കുക” 
എന്നു്‌ അരുളിച്ചെയ്തുകൊണ്ട്ട്‌ ഭര്‍ത്തൃസഹിതയായ മഹാദേവി മറഞ്ഞു. 


വിസ്മിതനായ ഹയഗ്രീവൻ അഗസ്ത്യനെ പിടിച്ചെഴുന്നേല്‍പിച്ച്‌ 
തന്‍െറ അടുത്തിരുത്തിക്കൊണ്ടു പറഞ്ഞു, “ഹേ കുംഭോദ്വ, നീ കൃതാര്‍ത്ഥ 
നാണ്ട്‌. നിനക്കുതുല്യനായ ലളിതാഭക്തനില്ല. നേരിട്ട്‌ മഹാദേവി തന്നെ 
വന്ന്‌ നിനക്ക്‌ ഇതുപദേശിക്കാന്‍ നിര്‍ദ്ദേശിച്ചുവല്ലോ. (ബ്രഹ്മാവും, വിഷ്ണു 
വും രുദ്രനും ഏതൊരുവളുടെ ദര്‍ശനത്തിനായി പരിശ്രമിക്കുന്നുവോ, ആ 
ദേവിയുടെ ദര്‍ശനം നല്ല ശിഷ്യനായ നീ നിമിത്തം എനിക്കു ലഭിച്ചുവല്ലോ. 
സ്മരണമാത്രത്തില്‍ ഹൃദയത്തിനു പരമതൃപ്തി നല്‍കുന്ന ഈ മഹാസ്തോ 
ത്രം ഇനി നിനക്ക്‌ ഉപദേശിക്കാം. ഹേ മുനിശ്രേഷ്ഠാ, ഇത്‌ രഹസ്യ നാമസാ 
ഹൃരസത്തെക്കാളും ഗുഹ്യതമമാണ്‌്‌. ലളിതാദേവിയെ ഉപാസിക്കുന്നതിന്റ്‌ 
ഇതു്‌ അവശ്യമാണ്‌. ലളിതാംബികയുടെ അനുശാസനമനുസരിച്ചറ്‌ ഇതു 
ഞാന്‍ നിനക്ക്‌ ഉപദേശിക്കുന്നു. ശ്രീമത്തായ പഞ്ചദശാക്ഷരീമന്ത്രത്തിലു 
ള്ള 'ക' തുടങ്ങിയ ഓരോ വര്‍ണ്ണത്തിനും ക്രമമായി ഇരുപതു നാമങ്ങള്‍ വീതം 
ചേര്‍ത്തു്‌ മുന്നൂറു നാമങ്ങള്‍ ഉള്ളതാണ്‌ സര്‍വസംപൂര്‍ത്തികാരിണിയായ 
ഈ ത്രിശതീസ്തോത്രം. 


രഹസ്ൃയത്തിലും രഹസ്യമായ ഈ സ്തോത്രം പ്രയത്തപൂര്‍വ്വം രക്ഷിക്ക 
പ്പെടേണ്ടതാണ്‌്‌. മഹാഭാഗനായ മഹര്‍ഷേ, ശ്രദ്ധിച്ചു കേള്‍ക്കുക. ഹേകും 
ഭജാ, ഇവയെ കേവലം നാമങ്ങളായി കരുതരുത്‌. നാമങ്ങളുടെ രൂപത്തിലു 


ളവയെങ്കിലും ഇവ മന്ത്രാത്മകങ്ങളാണ്‌്‌. അതുകൊണ്ടു്‌ എപ്പോഴും ഏകാ 


ഗ്രമായ മനസ്സോടുകൂടി ഇത്ൃ്‌ നീ കേള്‍ക്കേണ്ടതാണു്‌ ”” എന്നു പറഞ്ഞു 
കൊണ്ട്‌! ഹയഗ്രീവൻ അഗസ്ത്യന്്‌ ഈ ത്രിശതീസ്യോത്രം ഉപദേശിച്ചു. 


ശ്രീലളിതാത്രിശതീസ്തോത്രത്തിന്‍െറ പൂര്‍വ്ൃവഭാഗമാണ്റ്‌ ഇവിടെ 
സംഗ്രഹിച്ചു പറഞ്ഞത്‌. സര്‍വപൂര്‍ത്തികരി എന്നു മഹാദേവിതന്നെ വി 
ശേഷിപ്പിച്ച ഈ സ്തോത്രം പാരായണം ചെയ്യുമ്പോള്‍ സര്‍വകാമദമായ ശ്രീ 
വിദ്യാമന്ത്രം ഇരുപതുതവണ ചൊല്ലുന്നതോടൊപ്പം ദേവിയെ സംബന്ധിച്ച 
നിരവധി കഥാസന്ദര്‍ഭങ്ങളും ദേവിയുടെ അനന്തവിഭുതികളും ഉപാസകന്‍െറ 
ഉള്ളില്‍ ഉണരുന്നു. മന്ത്രോപാസനയ്ക്ക്‌ അ വശ്യം വേണ്ട നിയമങ്ങള്‍ പാലി 
ക്കതെ തന്നെ മന്ത്രോപാസനയുടെ ഫലം ലഭിക്കുന്നു. 


ശ്രീവിദ്യാമന്ത്രത്തെപ്പോലെ ഈ മഹാസ്തോത്രത്തെയും ആചാര്യന്മാര്‍ 
മുന്നുകൂടങ്ങളായി തിരിച്ചു പറയാറുണ്ട്‌. ആദ്യത്തെ നൂറുനാമങ്ങള്‍ വാ 
ഗ്ഭവകൂടം, തുടര്‍ന്നുള്ള നൂറ്റിഇരുപതുനാമങ്ങള്‍ കാമരാജകൂടം (മദ്ധ്യകൂടം), 
തുടര്‍ന്നുള്ള എണ്‍പതു നാമങ്ങള്‍ ശക്തികൂുടം. 


പതിനഞ്ചക്ഷരങ്ങളുള്ള ശ്രീവിദ്യാമന്ത്രത്തെ ആധാരമാക്കുന്ന ഈ ദി 
വ്യസ്തോത്രത്തിലെ ശിവാക്ഷരങ്ങളില്‍ തുടങ്ങുന്ന നൂറു നാമങ്ങള്‍ ലോക 
പിതാവായ ശ്രീപരമേശ്വരന്‍ അരുളിച്ചെയ്തവയാണ്റ്‌. നൂറ്റിനാല്‍പതു നാ 
മങ്ങള്‍ ലോകജനനിയായ ലളിതാംബികാദേവി അരുളിച്ചെയ്തവയും അറു 
പതു നാമങ്ങള്‍ ലോകപിതാക്കളായ ശ്രീപരമേശ്വരനും ലളിതാംബികയും 
ചേര്‍ന്ന? അരുളിച്ചെയ്തവയും ആണ്്‌. ഇവയെ യഥാക്രമം ശിവാക്ഷരങ്ങള്‍ 
കൊണ്ടു തുടങ്ങുന്നവയെന്നും ശക്ത്യക്ഷരങ്ങള്‍ കൊണ്ടു തുടങ്ങുന്നവ 
യെന്നും ഉഭയാത്മകങ്ങള്‍ കൊണ്ടു തുടങ്ങുന്നവയെന്നും ആചാര്യന്മാര്‍ വേര്‍ 
തിരിച്ചു പറയാറുണ്ടു്‌. മൂന്നു കകാരങ്ങളും ഹകാരങ്ങളും ശിവാക്ഷരങ്ങള്‍, 
ഏ, ഈ എന്നിവയും മുന്നുലകാരങ്ങളും രണ്ടു സകാരങ്ങളും ശക്ത്യക്ഷര 
ങ്ങള്‍, മുന്നു ഫ്രീംകാരങ്ങള്‍ ഉഭയാക്ഷരങ്ങള്‍. 


ഈ മൂന്നുറു നാമങ്ങളും ഒരു പ്രാവശ്യം പാരായണം ചെയ്താല്‍ അന്യാ 
പേക്ഷ ഇല്ലാതെതന്നെ ഉപാസകനു പൂര്‍ണ്ണമായ തൃപ്തി ഉണ്ടാകും. തന്ത്ര 
ശാസ്ത്രങ്ങള്‍ നിര്‍ദ്ദേശിക്കുന്ന വിവിധപ്രയോഗങ്ങളുടെ ഫലം ത്രിശതീ 
കീര്‍ത്തനം മാത്രം കൊണ്ടുണ്ടാകും. ഈ കീര്‍ത്തനം പാരായണം ചെയ്യുന്ന 
ഉപാസകന്‌ ഒന്നും ഒരിക്കലും ആഗ്രഹിക്കേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. 


ഇതിന്‍െറ കീര്‍ത്തനംകൊണ്ടു സന്തുഷ്ടയായ ലളിതാംബിക അവന്‍െറ 
ആഗ്രഹങ്ങള്‍ നിറവേറ്റിക്കൊള്ളും. 


ശ്രീവിദ്യാമന്ത്രം, ശ്രീചക്രം, പിണ്ഡാണ്ഡസ്ഥമായ ഷഡാധാരങ്ങളും 
കുണ്ഡലിനീശക്തിയും എന്നിവ പരസ്പരം ബന്ധപ്പെട്ടവയാണ്്‌. ഇവയുടെ 
സാമരസ്യം ഇവിടെ ചര്‍ച്ച ചെയുന്നില്ല. ഏതെങ്കിലും ഒന്നു ശീലിക്കുന്ന ഉപാ 
സകന്റ്‌ മൂന്നും സ്വാധീനത്തിലാകും. ഓരോന്നും ശീലിക്കുന്നതിന്റ്‌ ഗുരുപ 
ദേശവും നിയതമായ അഭ്യാസവും പരിശ്രമവും വേണം . ഭക്തനായ ഉപാ 
സകന്‍ ലളിതാംബികയെ അമ്മയായി കല്‍പികഛ്ച്‌ ത്രിശതീസ്തോത്രം പാരാ 
യണം ചെയ്താല്‍ ശ്രീവിദ്യോപാസനയും ശ്രീച്ക്രപുജയും കുണ്ഡലിനീയോ 
ഗവും ചെയ്താലുണ്ടാകുന്ന ഫലം ലഭിക്കും. 


താപത്രയാഗ്നിസന്തപ്പരും ലാകികരുമായ ഉപാസകര്‍ക്ക്‌?്‌ ത്രിശതീ 
സ്തോത്രപാരായണത്തെക്കാള്‍ എളുപ്പവും ഫലപ്രദവുമായ മറ്റൊരു ഉപാ 
സനാമാര്‍ഗ്ഗമില്ല. പല ആചാര്യന്മാരും ഈ ദിവ്യനാമാവലി വ്യാഖ്യാനിച്ചി 
ട്ടുണ്ട്‌. ശ്രീ ശങ്കരാചാര്ൃസ്വാമികളുടെ വ്യാഖ്യാനം ഇവയില്‍ മുഖ്യമായി കരു 
തപ്പെടുന്നു. എല്ലാ വ്യാഖ്യാനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാണ്‌ അമ്മയുടെ 
അനുഗ്രഹം തേടി ഈ വ്യാഖ്യാനം ഞാന്‍ എഴുതിയത്‌. എന്‍െറ മറ്റു കൃതികഠം 
പോലെ ഈ കൃതിയും ലക്ഷ്യമാക്കുന്നത്റ്‌ ലൌകികരായ ഭക്തരെയാണ്‌.. 


ഈ കൃതിയില്‍ അനുബന്ധമായി ചേര്‍ത്തിട്ടുള്ള ശ്രീലളിതാ 
അഷ്ടോത്തരശതസ്ലോത്രം ത്രിശതിയുടെ സംഗ്രഹമാണെന്നു പറയാം. 
പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രം തന്നെയാണ്‌ ഈ സ്നോത്രത്തിനും 
ആധാരം. ഓരോ മന്ത്രാക്ഷരംകൊണ്ടും തുടങ്ങന്ന ഏഴു നാമങ്ങാം വീതം 
ചേര്‍ന്ന 105 നാമങ്ങളും ലളിതാസഹസ്രനാമത്തില്‍ ദേവിയുടെ മന്ത്രശരീര 
ത്തെ വിവരിക്കുന്ന മുന്നു നാമങ്ങളും ചേര്‍ന്ന്‌ 108 നാമങ്ങാം ഉള്ളതാണ്‌ 
ഈ സ്പോത്രം. അര്‍ച്ചിക്കാനുള്ള സൌകര്യത്തിനു വേണ്ടി അഷ്ടോത്തരശത 
സ്നോത്രത്തിന്‍െറ നാമാവലിയും ഈ ഗ്രന്ഥത്തില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. 


ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവര്‍ക്കെല്ലാം ലളിതാംബികയുടെ കാ 
രുണ്യവും പ്രസാദവും ഉണ്ടാകാന്‍ പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ ഇതു ഭക്തജന 
ങ്ങള്‍ക്കായി സമര്‍പ്പിക്കുന്നു. 

ഡോ. ബി. സി. ബാലകൃഷ്ണന്‍ 


ഡി - &, ജവഹര്‍നഗര്‍, തിരുവനന്തചുരം-695 047 
ഫോണ്‍ : 322296 


ഹരിഃ ശ്രീ ഗണപതയേ നമഃ 
അവിഘ്നമസ്തു 


ശ്രിലളിതാത്രിശതീ വ്യാഖ്യാനം 


1. കകാരരൂപാ 


“ക” എന്ന അക്ഷരം സ്വരൂപമായവാം. കകാരം പ്രകാശവാചിയാണ്്‌.. 
ബ്രഹ്മവാചിയുമാണ്റ്‌. സന്ദര്‍ഭാനുഗുണമായി പ്രജാപതി, വിഷ്ണു, സൂര്യന്‍, 
യമന്‍, ഗരുഡന്‍, ജീവാത്മാവ്‌, അഗ്നി, മയില്‍, ശരീരം, കാലം, സമ്പത്ത്‌, 
ശബ്ദം, രാജാവു എന്നീ അര്‍ത്ഥങ്ങളും കുറിക്കും. നപുംസകലിംഗപ്രത്യയ 
മായ"അം' ചേര്‍ത്ത്‌ “കം” എന്ന്‌ രൂപമായാല്‍ ആഹ്ലാദം, ആനന്ദം, ജലം, 
ശിരസ്സ്‌, കചം എന്നീ അര്‍ത്ഥങ്ങളും “ക” എന്നു്‌ പദത്തിനുണ്ട്‌. ഇതില്‍ ഏതു്‌ 
സ്വീകരിച്ചാലും ശ്രീലളിതാദേവി കകാരരൂപയാണ്്‌. 


അക്ഷരമാലയില്‍ വ്യഞ്ജനങ്ങളുടെ പട്ടികയില്‍ ആദ്യത്തെ അക്ഷരം 
കകാരമാണ്്‌. നാവിന്‍െറ പിന്‍ഭാഗം ഉയര്‍ത്തി മൃദുതാലുവില്‍ സ്പര്‍ശിച്ച്‌ 
വായു,്രവാഹം തടഞ്ഞു വിട്ടുച്ചരിക്കുന്ന ഈ വര്‍ണ്ണത്തെ കണ്ഠ്യമായി 
വ്യാകരണങ്ങാം നിര്‍ദ്ദേശിക്കുന്നു. ശുദ്ധചൈതന്യരുപമാണ്‌ സ്വരാക്ഷരം. 
അതിനോട്‌ ഭാതികത ചേര്‍ന്ന്‌ അക്ഷരങ്ങളുണ്ടാകുന്നു. മറ്റൊരു തരത്തില്‍ 
പറഞ്ഞാല്‍ ശുദ്ധചൈതന്യത്തില്‍ മായാസ്പര്‍ശം ഉണ്ടാകുന്നു. പിന്നെ പല 
രൂപങ്ങാം കൈക്കൊള്ളുന്നു. ബ്രഹ്മചൈതന്യം വിഖരണം ചെയ്യപ്പെടു 
ന്നതിന്‍െറ ആദൃഘട്ടമാണ്‌ കകാരത്തില്‍ കാണുന്നതു്‌. 


പഞ്ചദശാക്ഷരീവിദ്യയ്ക്ക്‌ “ഹാദി” എന്നും “കാദി” എന്നും രണ്ടു 
രൂപങ്ങളുണ്ട്‌. ഹകാരം കൊണ്ടു തുടങ്ങുന്നത്‌ “ഹാദി”. “കകാരം കൊണ്ടു 
തുടങ്ങുന്നത്‌ “കാദി”. കാദിയായ പഞ്ചദശാക്ഷരീമന്ത്രത്തിന്‍െറ ആദ്യക്ഷരം 
എന്ന നിലയ്ക്കാണ്‌ പ്രകൃതത്തില്‍ കകാരരൂപയായി ദേവിയെ 
അവതരിപ്പിച്ചത്‌. മ്ര്രത്തില്‍ കകാരം പരബ്രഹ്മരുപിയായ കാമേശ്വരനെ 
കുറിക്കുന്നു. 
ഓം കകാരരൂപായൈ നമഃ 


9 


ശ്രീലളിതാധ്രിശത? 


2. കല്യാണീ 


കല്യാണശബ്ദത്തിന്റ്‌ “മംഗളം” എന്ന; പ്രസിദ്ധമായ അര്‍ത്ഥം. സ്വര്‍ണ്ണം 
എന്നും അര്‍ത്ഥം. മംഗളരൂപിണി ആകയാല്‍ “കല്യാണീ”. മലയാചലവാസിനി 
യായ ദേവിക്ക്‌ കല്യാണീ എന്നു പേര്‌. സര്‍വമംഗളകാരിണിയായ 'ഗോമാതാ' 
എന്നും കല്യാണീപദത്തിന്‌ അര്‍ത്ഥം. കാമധേനുവിന്‍െറ രുപം ധരിച്ചവരഠം. 


ഉപാസകപക്ഷത്തില്‍ തന്‍െറ ഭക്തര്‍ക്ക്‌ കാമധേനുവിനെപ്പോലെ 
സര്‍വകാമങ്ങളും നല്‍കുന്ന സര്‍വമംഗളകാരിണി എന്നു വ്യാഖ്യാനം. 
സര്‍വമംഗലമാംഗല്യയായി ദേവീമാഹാത്മ്യം പതിനൊന്നാം അദ്ധ്യായത്തിലെ 
നാരായണീസ്തുതിയില്‍ ദേവിയെ കീര്‍ത്തിക്കുന്നത്‌ സ്മരിക്കുക. 


ഓം കല്യാണ്ട്യ നമഃ 


3. കല്യാണഗുണശാലിനീ 


സര്‍വമംഗളഗുണങ്ങളോടും കൂടിയവാം. മുന്‍ നാമത്തിന്‍െറ തുടര്‍ച്ച 
യായി മനസ്സിലാക്കണം. ഉപാസകപക്ഷത്തില്‍ ആരാധിക്കുന്നവര്‍ക്ക്്‌ എല്ലാ 
മംഗളങ്ങളും മംഗളകരമായ ഗുണവിശേഷങ്ങളും നല്‍കുന്നവാം. കല്യാണ 
ശബ്ദത്തിന്‌ സ്വര്‍ണ്ണം എന്നും അര്‍ത്ഥമുണ്ടെന്നു മുമ്പു പറഞ്ഞു. സ്വര്‍ണ്ണം 
സമ്പത്തിന്‍െറ പ്രതീകമാണ്‌. ഭാതികസമ്പത്തുകാം ദേവ്യുപാസകനു്‌ 
അനായാസമായി ലഭിക്കും. സദ്ഗുണങ്ങളില്ലാത്ത വ്യക്തിക്ക്‌ സമ്പത്തു 
ണ്ടായാല്‍ ഗൂണത്തെക്കാഠാം ദുരിതമായിരിക്കും ഫലം. ദേവ്യുപാസകനു 
സമ്പത്തുണ്ടാകുമ്പോഠം സദ്ഗുണങ്ങളും ദേവി നല്‍കും. അപ്പോം സമ്പത്തു 
ലോകനന്മയ്ക്കായി ഭവിക്കും. 


ഓം കല്യാണഗുണശാലിന്വ്യൈ നമഃ 


4. കല്യാണശൈലനിലയാ 


കല്യാണരൂപമായ ശൈലത്തില്‍ സ്ഥിതിചെയ്യുന്നവരം. “ശൈലം 
എന്നതിന്‌ ശിലാമയമായത) എന്ന്‌ പദാര്‍ത്ഥം. മംഗളരൂപമായ ശില 
ചിന്താമണി. ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്ന ചിന്താമണികൊണ്ടു 
നിര്‍മ്മിതമായ ഗൃഹത്തില്‍ സ്ഥിതിചെയുന്നവാം. “ചിന്താമണിഗൃഹാ 
ന്തസ്ഥാ”” എന്ന്‌ ലളിതാസഹ്രസനാമം. 


“ശൈലം” എന്നതിന്‌ പര്‍വതം എന്നു പ്രസിദ്ധമായ അര്‍ത്ഥം. 
“പര്‍വതത്തില്‍ സ്ഥിതിചെയുന്നവാം” എന്നു്‌ ഈ പക്ഷത്തില്‍ വ്യാഖ്യാ 


10 


ശ്രാലളിതായതിശത? 


നിക്കാം. പര്‍വതങ്ങളില്‍ ശ്രേഷ്ഠം സുമേരു. സ്വര്‍ണ്ണമയമായ ഈ പര്‍വ്വതം 
സര്‍വദേവന്മാരുടെയും ആസ്ഥാനമാണ്‌. അതിന്‍െറ മദ്ധ്യശ്ൃംഗത്തില്‍ 
സകലദേവന്മാരാലും സംസേവിതയായി ദേവി വിരാജിക്കുന്നു. ““സുമേരുമധ്യ 
ശൃംഗസ്ഥാ”” എന്നു ലളിതാസഹസ്രനാമം. 


ശ്രീ ച്രകത്തിന്റ്‌ മേരുരൂപവുമുണ്ട്‌. മേരുച്ക്രത്തിന്‍െറ മദ്ധ്യശൃംഗ 
ത്തില്‍ ബിന്ദുസ്ഥാനത്ത?്‌ വിരാജിക്കുന്നവഠം. പിണ്ഡാണ്ഡത്തില്‍ 
മനുഷ്യശരീരത്തില്‍ നട്ടെല്ലിനെ “മേരു” എന്നു തന്ത്രശാസ്ത്രം നിര്‍ദ്ദേശി 
ക്കുന്നു. കുണ്ഡലിനീരുപത്തില്‍ ശരീരവ്യാപാരങ്ങാംക്കു നിയാമകശക്തി 
യായി സ്ഥിതിചെയുന്ന പരമചൈതന്യം എന്നു വ്യാഖ്യാനം. 


ഓം കല്യാണശൈലനിലയായൈ നമഃ 


5, കമനീയാ 


ആഗ്രഹിക്കപ്പെടേണ്ടവാം, ആകര്‍ഷകമായ ഗുണങ്ങളുള്ളവാം. ദേവി 
ത്രിപുരസുന്ദരിയാണ്‌്‌. പ്രപഞ്ചത്തില്‍ സുന്ദരമായും ആകര്‍ഷകമായും 
എന്തൊക്കെയുണ്ടോ അവയില്‍ എല്ലാമുള്ള ആകര്‍ഷകത്വം ദേവീ 
ചൈതന്യമാണ്‌. എല്ലാ സൌന്ദര്യത്തിനും ഐശ്വര്യത്തിനും ആധാരഭൂതയായ 
ദേവി സര്‍വചരാചരങ്ങാംക്കും അമ്മയാണ്‌. ശിശുക്കഠം അമ്മയെ കാണാന്‍ 
ആഗ്രഹിക്കുന്നതു പോലെ എല്ലാ പ്രപഞ്ചവും ദേവിയുടെ നേര്‍ക്കു 
ആകൃഷ്‌ ടമാകുന്നു. എല്ലാത്തിനേയും തന്നിലേക്ക്‌ ആകര്‍ഷിക്കുന്ന 
മാതൃവാത്സല്യം കൊണ്ട്‌ ദേവി ഏവര്‍ക്കും കമനീയയാണ്റെ്‌. 


ഓം കമനീയായൈ നമഃ 


6. കലാവതീ 


കലകളോടുകുടിയവാം. 


“കല” എന്ന പദത്തിന്‌ നിരവധി അര്‍ത്ഥങ്ങളുണ്ട്‌. വ്യാവഹാരിക 
ഭാഷയില്‍ നൃത്തഗീതാദികളായ അറുപത്തിനാലുകലകളെയാണ്‌ു്‌ 
മുഖ്യമായി കുറിക്കുന്നത്‌. ഇവയുടെ സാമാന്യധര്‍മ്മം ആഫഹ്ലാദിപ്പിക്കുക 
എന്നതാണു്‌. രസം നല്‍കുന്നതു കല, ആനന്ദിപ്പിക്കുന്നതു്‌ എല്ലാ കലകളിലും 
നിന്നുണ്ടാകുന്ന ആനന്ദം ദേവീരുപമാകയാല്‍ ദേവി കലാവതിയാണ്്‌്‌. 


“കല” എന്നതിന്‌ അംശം എന്നു പദാര്‍ത്ഥം. അംശങ്ങാം കൂടിച്ചേര്‍ 
ന്നാണ്‌ വസ്തുക്കഠം രൂപം കൊള്ളുന്നത്‌. എല്ലാ വസ്തുക്കളിലും ഉള്ള 


11 


ശ്രിലളിതാര്രിശത്‌ 


എല്ലാ കലകളും ദേവീരൂപമാകയാലും ദേവി കലാവതിയാണ്്‌.. 


കാലത്തിന്‍െറ ഒരു വിഭാഗത്തിന്‌ കല എന്നു പേര്യ. മുപ്പതു കാഷ്ഠ 
ചേര്‍ന്ന കാലയളവ്‌. “കലാ കാഷ്ഠാദിരുപേണ പരിണാമപ്രദായിനീ”” എന്നു്‌ 
ദേവീമാഹാത്മൃത്തില്‍ ദേവിയെ സ്തുതിക്കുന്നുണ്ട]്‌. കാലസ്വരൂപിണിയായി 
പ്രപഞ്ചത്തിന്‍െറ സൃഷ്ടിസ്ഥിതിസംഹാരങ്ങാം നടത്തുന്നവാം. 


ച്ന്ദ്രന്‍െറ പതിനാറില്‍ ഒരു ഭാഗത്തിനും കല എന്നു പറയാറുണ്ട്‌. ഈ 
അര്‍ത്ഥത്തില്‍ ചന്ദ്രക്കല ആഭരണമായി അണിയുന്നവാം എന്നു 
സ്ഥൂലരൂപവര്‍ണ്ണനയുടെ ഭാഗമായി വ്യാഖ്യാനം. ച്രദ്രന്‍െറ കലകരം 
തിഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിഥിദേവതമാരായ നിത്യകളെ 
കലാദേവതകളായി ആരാധിക്കുന്നു. നിത്യാദേവിമാരോടുകൂടിയവാം, ആ 
ദേവിമാരാല്‍ പരിസേവിത ആയവാം എന്നും വ്യാഖ്യാനം. 


ജീവികളുടെ ശരീരം സപ്തധാതുക്കളാല്‍ നിര്‍മ്മിതമാണ്വ.. ത്വക്ക്‌, 
അസ്ഥി, മേദസ്സ്‌, മാംസം തുടങ്ങിയവയ്ക്ക്‌; ആധാരമായ വസ്തുക്കളെയും 
അവയെ ജനിപ്പിക്കുന്ന ചൈതന്യവിശേഷത്തേയും “കല” എന്ന്‌ ആയുര്‍വ്വേദം 
വിവരിക്കുന്നു. മാംസധര തുടങ്ങിയ കലകളുടെ രൂപത്തില്‍ ശരീരത്തില്‍ 
വര്‍ത്തിക്കുന്നതുകൊണ്ടും കലാവതി എന്നു നാമം. 


ജ്യോതിശ്ലാസ്ത്രത്തില്‍ രാശിച്രകരത്തിന്‍െറ ഒരു അംശത്തിനും “കല' 
എന്നു പേര്യ. സൂര്യാദിശ്രഹങ്ങളും അവയുടെ ചംക്രമണപഥവും ദേവിതന്നെ 
ആകയാലും ദേവി കലാവതിയാകുന്നു. 


കലയ്ക്കു തേജസ്സ്‌ എന്നും അര്‍ത്ഥം. എല്ലാ തേജസ്സും ദേവിയുടെ 
വിഭൂതികളാകയാലും ദേവി കലാവതിയാണ്്‌.. 


കലാത്മികാ, കലാനാഥാ, കാമകലാരൂപാ തുടങ്ങിയ നാമങ്ങളാല്‍ 
ലളിതാസഹ്രസനാമം ദേവിയുടെ കലാവതീഭാവം വ്യക്തമാക്കുന്നു. 


ഓം കലാവത്യൈ നമഃ 


7, കമലാക്ഷീ 


കമലം താമരയുടെ പര്യായമാണ്യ്‌. താമരയിതാം പോലെ മനോഹരമായ 
കണ്ണുകളുള്ളവാം, സുന്ദരി. കമലശബ്ദത്തിനു ഇളം ചെമപ്പു നിറം എന്നും 
അര്‍ത്ഥം. ഈഷദ്രക്തമായ കണ്ണ്‌ സൌന്ദര്യലക്ഷണമായി സാമുദ്രികാ 
ശാസ്ത്രം വിവരിക്കുന്നു. രണ്ടു രീതിയിലും സുന്ദരി എന്നര്‍ത്ഥം. 


12 


ശ്രീലളിതാധ്രിശത? 


“കമലാ” മഹാലക്ഷ്മിയുടെ പര്യായമാണ്‌. മഹാലക്ഷ്മി 
ലളിതാംബികയുടെ കണ്ണില്‍ സ്ഥിതിചെയുന്നു. ദേവിയുടെ കരുണാദൃഷ്ടി 
പതിക്കുന്നിടത്ത്റ്‌ മഹാലക്ഷ്മിയുടെ സാന്നിദ്ധ്യമുണ്ടാകും. സര്‍വ്വ 
ഐശ്വര്യങ്ങളും ഭക്തര്‍ക്കു നല്‍കുന്ന കണ്ണുകളുള്ളവാം. 


സ്‌കന്ദന്‍െറ സേനയിലെ മാതൃക്കളില്‍ ഒരു ദേവിക്ക്‌ കമലാക്ഷി എന്നു 
പേര്‌. തന്‍െറ മകന്‍െറ രക്ഷയ്ക്കായി സേനയില്‍ അംഗമായതു ലളിതാദേവി 
തന്നെയാണെന്ന്‌ ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. 


ഓം കമലാക്്യ്യ നമഃ 


3. കല്‍ലമഷഘ്നീ 


കല്മഷത്തെ നശിപ്പിക്കുന്നവഠം. കല്മഷം എന്നതിനു്‌ പാപം, 
അജ്ഞാനം, ഇരുട്ട്‌ എന്നിങ്ങനെ ബന്ധപ്പെട്ട അര്‍ത്ഥങ്ങഠം. അജ്ഞാനം 
അകറ്റി ജ്ഞാനം പ്രദാനം ചെയുന്നവാം, പ്രകാശരൂപത്തില്‍ അന്ധകാരത്തെ 
നശിപ്പിക്കുന്നവഠം, പാപങ്ങളെ നശിപ്പിക്കുന്നവഠം എന്നു വ്യാഖ്യാനം. ഈ 
വ്യാഖ്യാനങ്ങഠം പരസ്പരം ബനസ്ധപ്പെട്ടവയാണു്‌. അജ്‌ ഞാനമാണ്ട്‌ 
പാപത്തിനു കാരണം. കര്‍മ്മവശരായ ജീവികാം ജ്ഞാനികളാണെങ്കില്‍ക്കൂടി 
മായയ്ക്കു വഴങ്ങി പാപം ചെയ്തു പോകും. പാപഫലമായി ദുരിതങ്ങ 
ളുണ്ടാകും. നിയതിയുടെ നീക്കുപോക്കില്ലാത്ത വ്യവസ്ഥയാണിത്്‌. 
ലളിതാംബികയെ ആരാധിക്കുന്നവരുടെ പാപങ്ങാം പ്രകാശത്താല്‍ ഇരുട്ടെന്ന 
പോലെ സ്വാഭാവികമായി നശിക്കും. പാപം നശിക്കുമ്പോഠം പാപഫലമായ 
ദൂരിതാനുഭവങ്ങാം ഇല്ലാതാകും. 


ഉപാസകന്‍െറ പാപങ്ങളെയും പാപജന്യമായ ദുരിതത്തെയും 
നശിപ്പിക്കുന്നവാം. 


ഓം കല്മഷഘ്‌ന്്യ നമഃ 


9, കരുണാമൃതസാഗരാ 


കരുണയാകുന്ന അമൃതത്തിനു സമുദ്രമായവാം. തന്‍െറ സന്താനങ്ങ 
ളായ എല്ലാജീവികളോടും കാരുണ്യമുള്ളവളാണ്്‌ ലളിതാംബിക. ദേവിയുടെ 
കാരുണ്യം അമൃതം പോലെയാണ്‌. ജരാനരകളും മൃത്യുവും ഒഴിവാക്കുന്ന 
ദിവ്യാഷധമാണ്‌്‌ അമൃതം. ദേവിയുടെ കാരുണ്യം എല്ലാ ആപത്തുകളെയും 
നശിപ്പിക്കുന്നു. ദേവീകാരുണൃത്തിനറ്‌ അളവില്ല. സീമകളുമില്ല. അതിനാല്‍ 
സാഗരം എന്ന പ്രയോഗം. പാല്‍ക്കടല്‍ കടഞ്ഞു കിട്ടിയ സത്താണ്‌ അമൃതം. 


13 


ശ്രീലളിതാധതിശത? 


കരുണയാകുന്ന അമൃതം നിറഞ്ഞ സമുദ്രമായി ദേവിയെ കല്‍ിച്ചിരിക്കുന്നു. 


ലളിതാസഹ്സസനാമത്തില്‍ “കരുണാരസസാഗരാ” എന്ന നാമം ഈ 
ആശയം അവതതരിപ്പിച്ചിരിക്കുന്നു. 


ഓം കരുണാമൃതസാഗരായൈ നമഃ 


10. കദംബകാനനാവാസാ 


കദംബവ്ൃക്ഷങ്ങാം നിറഞ്ഞ ഉദ്യാനത്തില്‍ വസിക്കുന്നവാം. കദംബം 
കല്പകവൃക്ഷമാണെന്ന്റ്‌ ആചാര്യന്മാര്‍. സന്താനം, ഹരിചന്ദനം, മന്ദാരം, 
പാരിജാതം, കദംബം (കല്പവൃക്ഷം) എന്ന്‌ ദേവവ്ൃക്ഷങ്ങാം അഞ്ച്‌. ഇവ 
യഥാക്രമം മനസ്സ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഹൃദയം എന്നിവയെ 
കുറിക്കുന്നുവെന്ന്റ്‌ ആചാര്യമതം. ഈ പക്ഷത്തില്‍ സദ്വാസനകാം 
ഉളവാക്കുന്ന ഭക്തരുടെ ഹൃദയങ്ങളില്‍ വസിക്കുന്നവാം എന്നു വ്യാഖ്യാനം. 
ദേവിയെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളില്‍ മിക്കതിലും കദംബവ്ൃക്ഷത്തിനും 
കാദംബരിക്കും ആചാര്യന്മാര്‍ സ്ഥാനം നല്കിക്കാണുന്നു. കദംബവ്ൃക്ഷ 
ങ്ങളാല്‍ ചുറ്റപ്പെട്ട ചിന്താമണിഗൃഹത്തില്‍ ദേവി വിരാജിച്ചരുളുന്നതായി 
സങ്കല്പം. 


ഓം കദംബകാനനാവാസായൈ നമഃ 


11. കദംബകുസുമപ്രിയാ 


കദംബവ്ൃക്ഷത്തിന്‍െറ പൂക്കം ഇഷ്ടപ്പെടുന്നവാം. മുന്‍ നാമത്തിന്‍െറ 
തുടര്‍ച്ചയായി ഉപാസകന്‍െറ മനസ്സിലുള്ള സദ്വാസനകളെ ഇഷ്ടപ്പെടുന്നവാം 
എന്നും വ്യാഖ്യാനം. 


ഓം കദംബകുസുമപ്രിയായൈ നമഃ 
12. കന്ദര്‍പവിദ്യാ 


ദേവീത്ന്ത്രങ്ങളുടെ ആചാര്യന്മാര്‍ പ്രന്തണ്ടു പേരാണ്‌. മനു, ച്ര്രന്‍, 
കുബേരന്‍, ലോപാമുദ്ര, മന്മഥന്‍, അഗസ്ത്യന്‍, അഗ്നി, സൂര്യന്‍, ഇന്ദ്രന്‍, 
സ്‌കന്ദന്‍, ശിവന്‍, ദുര്‍വാസസ്സ്റ്‌ എന്നിവര്‍. 

“മനുശ്ച്രന്ര കുബേരശ്ച ലോപാമുദ്രാച മന്മഥഃ 

അഗസ്തിരഗ്നിഃ സുര്യശ്ച ഇന്ദ്ര സ്‌കന്ദ? ശിവസ്തഥാ 

ക്രോഗഭട്ടാരകോ ദേവ്യാ ദ്വാദശാമ? ഉപാസകാഃ 


14 


ശ്ര്ല്ളിതാസ്രിശത? 


വേദങ്ങളില്‍ അങ്ങിങ്ങായി ഒളിപ്പിച്ചിരുന്ന ദേവീമ്ര്ത്രങ്ങളെ 
കണ്ടുപിടിച്ച. മാലയാക്കി അണിഞ്ഞുകൊണ്ട്്‌ കാമദേവന്‍ ദേവിയെ 
ഉപാസിച്ചുവെന്നും ദേവീപ്രീതികൊണ്ട്റ്‌ ര്രിമൂര്‍ത്തികളെയും മഹര്‍ഷി 
മാരെയും കീഴടക്കാനുള്ള വൈഭവവും മറ്റെല്ലാത്തിനെയും തന്നിലേയ്ക്ക്‌ 
ആകര്‍ഷിക്കുന്ന സൌന്ദര്യവും നേടി എന്നും പുരാണങ്ങാം. മന്മഥന്‍ 
കണ്ടെത്തിയ വിദ്യയായതുകൊണ്ടുു്‌ കന്ദര്‍പവിദ്യ എന്നു ദേവിക്കു പേരു്‌. 


“ധനു പൌഈഷ്ചം മൌരീവ? മധുകരമയ്‌ പഞ്ചവിശിഖാഃ 
വസ്ന്തസ്താമത്തോ മലയമരുദായോധനരഥഃ? 
തഥാപ്യേകമസ്ത്ര്‍വം ഹിമഗിരിസുതേ കാമപി കൃപാ- 
മപഠംഗാത്തേ ലബ്ഗ്വാ ജഗദിദ്മനംഗോ വിജയതേ" 


(വില്ലു പുഷ്പമയം, ഞാണ്റ്‌ വണ്ടിന്‍നിര, അമ്പുകഠം ആകെ 
അഞ്ചേയുള്ളു, മന്തി വസന്തന്‍, തേര്‌ മലയമാരുതന്‍, ശരീരം ഇല്ല. ഇങ്ങനെ 
യുദ്ധത്തിനുവേണ്ട യോഗ്യതകഠം ഒന്നും ഇല്ലാത്തവനെങ്കിലും, അല്ലയോ 
പാര്‍വ്ൃതീദേവീ, നിന്തിരുവടിയുടെ കരുണാകടാക്ഷം ലഭിച്ച കാമദേവന്‍ 
ഓഗത്ത/നെ ആകെ ജയിക്കുന്നു) എന്നും 


““സ്മരോപി ത്വാം നത്വാ രതിനയനലേഹ്വേന വപുഷാ 
മുനറനാമപ്യന്തഃ പ്രഭവത? ഹ? മോഹായ മഹതാം” 


(കാമദേവനാകട്ടെ നിന്തിരുവടിയെ നമസ്കരിച്ചിട്ട്‌ രതീദേവിയുടെ 
കണ്ണുകരംക്കറ്‌ ആകര്‍ഷകമായ ശരീരസൌഭാഗ്യത്തോടെ മുനിമാരുടെ 
അന്തഃകരണത്തില്‍പ്പോലും മഹത്തായ മോഹത്തെ ജനിപ്പിക്കുന്നു) എന്നും 
ശങ്കരാചാര്യസ്വാമികഠം കന്ദര്‍പ്പനെ അവതരിപ്പിക്കുന്നു. 


ഓം കന്ദര്‍പവിദ്യായൈ നമഃ 


13. കന്ദര്‍പജനകാപാംഗവീക്ഷണാ 


കടക്കണ്‍നോട്ടംകൊണ്ടു്‌ കന്ദര്‍പ്പനെ ജനിപ്പിച്ചവഠം. ഈ നാമം 
ലളിതോപാഖ്യാനത്തിലെ ഒരു സന്ദര്‍ഭത്തെ കുറിക്കുന്നു. ഭണ്ഡാസുരനെ 
വധിച്ചുകഴിഞ്ഞ്‌ ബ്രഹ്മാദികാം ദേവിയെ സ്തുതിച്ചു പ്രസാദിപ്പിച്ചു. എല്ലാ 
ദേവകളും ശ്രതുഭയം ഒഴിഞ്ഞു ആഹ്ലാദിക്കുന്ന ആ സന്ദര്‍ഭത്തില്‍ ഒരു സ്ത്രീ 
മാത്രം കണ്ണീരൊഴുക്കിക്കൊണ്ട്ട്‌ പൊടിയണിഞ്ഞു പാറുന്ന തലമുടിയോടെ 
ആഭരണങ്ങളില്ലാത്തവളായി ദൂരെ മാറി നില്ക്കുന്നത്‌ ബ്രഹ്‌മാവ്‌ 


15 


ശ്രിലളിതാ(്്രിശതി 


ലളിതാംബികയുടെ ശ്രദ്ധയില്‍ പെടുത്തി. കാമദേവനെ ശ്രീപരമേശ്വരന്‍ 
തന്‍െറ നേതാഗ്നിയില്‍ ദഹിപ്പിച്ചതിനാല്‍ വിധവയായിത്തീര്‍ന രതീദേവി 
ആയിരുന്നു ആ സ്ത്രീ. 


“ധാ പര്യശരുമുഖ? ഘുര്ണകുന്തലാ ധുലിധുസരാ 
നനാമ ജഗദംബായൈ വൈധവ്യ്യാത്ത്യക്തഭുഷണാ 
അഥ ദര്‍ശനോത്പന്നകാരുണ്വാ പരമേശ്വര? 

കാറ്തം കടാക്ഷയാമാസ കാമേശ്വരമനിന്ദിതാ 
തത്കടാക്ഷാദുത്ചന്നഃ സ്മയമാനമുഖാംബുജഃ 
പുര്‍വ്വദേഹാഥികരുചിരീമ്മന്മഥോ മദമേദുരഃ 

ദഗിഭുജഃ സര്‍വഭുഷാവഡജ്യഃ പുഷ്പേഷുഃ പു(ണ്ഡകാരമുക? 
ആനന്ദയന്‍ കടാക്ഷേണ പുരീവജയ്മപ്രിയാം രതം 

അഥ സ്പ രതീദേവീ ച മഹത്യാനന്ദസ്ധാഗരേ 

മജ്ജന്ത? നിജഭര്താരമവലോക്യ മുദം ഗതാ" 


കണ്ണീരൊലിക്കുന്ന മുഖത്തോടും പൊടിയണിഞ്ഞു പാറുന്ന 
കുന്തളഭാരത്തോടും കൂടിയവളും ആഭരണങ്ങാം ഉപേക്ഷിച്ചവളുമായ 
രതീദേവി ലളിതാംബികയെ നമസ്കരിച്ചു. വൈധവ്യവേഷം കൊണ്ടു 
മലിനയായ രതിയെക്കണ്ടറ്‌ കാരുണ്യം തോന്നിയ ജഗദീശ്വരി തന്‍െറ 
പ്രിയനായ കാമേശ്വരനെ കടാക്ഷിച്ചു. ആ കടാക്ഷത്തില്‍ നിന്നും 
പുഞ്ചിരിപൊഴിക്കുന്ന മുഖാംബുജത്തോടും മുമ്പുണ്ടായിരുന്നതിനേക്കാഠം 
സുന്ദരമായ ദേഹത്തോടും വര്‍ദ്ധിച്ച മദത്തോടും കാമദേവന്‍ ഉദ്ഭദവിച്ചു. ആ 
ദേവന്‍ രണ്ടു കൈകളുള്ളവനും സര്‍വാഭരണങ്ങളും അണിഞ്ഞു 
ശോഭിക്കുന്നവനും കരിമ്പുവില്ലും പുഷ്പബാണങ്ങളും ധരിച്ചവനും 
ആയിരുന്നു. പൂര്‍വൃജന്മത്തിലെ പ്രിയയായിരുന്ന രതീദേവിയെ മന്മഥന്‍ 
കടാക്ഷം കൊണ്ട്ട്‌ ആനന്ദിപ്പിച്ചു. രതീദേവി തന്‍െറ ഭര്‍ത്താവിനെ കണ്ട്‌ 
മഹത്തായ ആനന്ദസമുദ്രത്തില്‍ മുഴുകിയവളായിത്തീര്‍ന്നു. 


ലളിതാസഹസ്രനാമത്തില്‍ 'ഹരന്റേതാഗ്നിസംദഗ്ധകാമ സംജീവനൌ 
ഷധിഃ'' എന്ന നാമം ഈ സംഭവം സൂചിപ്പിക്കുന്നു. 


കന്ദര്‍പ്പന്‍െറ പിതാവായ മഹാവിഷ്ണു ഏതൊരുദേവിയുടെ കടക്കണ്‍ 
നോട്ടം കൊണ്ടു നല്‍കപ്പെടുന്ന നിര്‍ദ്ദേശങ്ങളനുസരിച്ചു പ്രപഞ്ചപരിപാലനം 
നടത്തുന്നുവോ അവാം എന്നും കന്ദര്‍പ്പന്‍െറ മാതാവായ മഹാലക്ഷ്മി ലളിതാ 


16 


ശ്രീലളിതാസ്രിശതാീ 


ദേവിയുടെ കടക്കണ്‍നോട്ടത്തിന്‍െറ നിര്‍ദ്ദേശമനുസരിച്ചു പ്രവര്‍ത്തിക്കുന്നു 
എന്നും കാമോദ്ദീപകമായ വസ്തുക്കളും സാഹചര്യങ്ങളും ലളിതാംബികയുടെ 
കടാക്ഷപാതം കൊണ്ടുണ്ടാകുന്നു എന്നും വ്യാഖ്യാനഭേദം. 


ഓം കന്ദര്‍പജനകാപാംഗവീക്ഷണായൈ നമഃ 


14. കര്‍പൂരവീടീസൌരഭ്ൃകല്ലോലിതകകുപ്തടാ 


കര്‍പ്പൂരവീടികയുടെ സൌരഭ്യം കൊണ്ടു്‌ കല്ലോലിതമായ 
കകുപ്തടങ്ങളോടുകുടിയവാം. 


ഈ നാമം ലളിതാംബികയുടെ സ്ഥൂലരൂപവര്‍ണ്ണനയില്‍ പെടുന്നു. 
ദേവി കര്‍പ്പൂരവീടിക ആസ്വദിക്കുന്നു. അതിന്‍െറ സൌരഭ്യം കകുപ്തടങ്ങളെ 
കല്ലോലിതമാക്കുന്നു. 


'“ഏലാലവംഗകര്‍പുരകസ്തുരികേസരാദിഭിഃ ജാത? 
ഫലദലൈ;? പുഗൈര്‍ല്ലാംഗല്യുഷണനാഗരെഃ ചുര്‍ണൈഃ? 
ഖദിരസധാരൈശ്ച യുക്താ കര്‍പുരവീടികാ”” 


എന്ന ലക്ഷണപ്രകാരം ഏലം, ലവംഗം, പച്ചക്കര്‍പ്പൂരം, കസ്തൂരി, 
ജാതിക്കാ, ജാതിപത്രി തുടങ്ങിയവ കലര്‍ന്ന താംബുലമാണ്ട്‌ കര്‍പ്പൂരവീടിക. 
ദേവി അതു ചവയ്ക്കുമ്പോഴുണ്ടാകുന്ന സുഗന്ധം കുകുഭങ്ങളില്‍ 
വ്യാപിക്കുന്നു. (കൂകൂഭത്തിന്‌ ദിക്കു എന്നര്‍ത്ഥം). ആ സുഗന്ധം കടലിലെ 
തിരകഠം പോലെ ദിഗന്തരങ്ങളില്‍ വ്യാപിച്ചു പ്രപഞ്ചമാകെ സുഗന്ധിയായി 
ത്തീരുന്നു. 

“കര്‍പൂരവീടികാമോദസമാകര്‍ഷദ്ദിഗന്തരാ”” എന്ന്‌്‌; ലളിതാസഹ്സ്സ 


നാമം. 


ഓം കര്‍പുരവീടീസൌരഭൃകല്ലോലിതകകുപ്തടായൈ നമഃ 


15. കലിദോഷഹരാ 


കലിയുടെ ദോഷങ്ങളെ നശിപ്പിക്കുന്നവാം. കലികാലം തമോഗുണ 
പ്രധാനമായ കാലമാണ്‌. ശ്രീ ഭാഗവതത്തില്‍ ശുകബ്രഹ്മര്‍ഷി പരീക്ഷിത്തിന്റ്‌ 
കലികാലത്തിന്‍െറ സ്വഭാവം വിവരിച്ചു കൊടുക്കുന്നത്‌? ഇപ്രകാരം സംഗ്രഹി 
ക്കാം. “അല്ലയോ രാജാവേ, കലികാലത്തൃ ജനങ്ങളില്‍ കാപട്യം, അസത്യവാദം, 
ആലസ്യം. നിദ. ഹിംസ, അന്യരെ പീഡിപ്പിക്കല്‍, ദുഃഖം, മോഹം, ഭയം, ദീനത 


17 


ശ്രീലളിതാധ്രിശത? 


തുടങ്ങിയവ വര്‍ദ്ധിക്കും. മനുഷ്യര്‍ നിസ്സാരകാര്യങ്ങളില്‍ തത്പരരും ഭാഗ്യം 
കെട്ടവരും അധികം ഭക്ഷിക്കുന്നവരും ധനമില്ലാത്തവരും കാമികളും 
ആയിത്തീരും. സ്ത്രീകാം പാതിയ്രത്യമില്ലാത്തവരും പുരുഷന്മാരെ തേടി 
നടക്കുന്നവരും ആകും. കലിയുഗം ശക്തി പ്രാപിക്കുമ്പോരം കള്ളന്മാര്‍ നാട്ടില്‍ 
പ്രമാണിമാരാകും. വേദങ്ങഠം പാഷണ്ഡന്മാരാല്‍ ദുഷിപ്പിക്കപ്പെടും. 
രാജാക്കന്മാര്‍ പ്രജകളെ രക്ഷിക്കുന്നതിനു പകരം ഭക്ഷിക്കുന്നവരാകും. 
ബ്രാഹ്മണര്‍ സുരതത്തിലും ഭക്ഷണത്തിലും മാത്രം തത്പരരായിത്തീരും. 
ബ്രഹ്മചാരികാം വ്രതവും ശാചവും ഇല്ലാത്തവരാകും. ഭിക്ഷകൊടുക്കേണ്ട 
ഗൃഹസ്ഥന്മാര്‍ യാചിച്ചു നടക്കും. സ്ത്രീകളുടെ ശരീരം കുറുകും. അവര്‍ 
അധികം ഭക്ഷിക്കുന്നവരും അധികം പ്രസവിക്കുന്നവരും ലജ്ജയില്ലാത്തവരും 
ഭര്‍ത്താവിനോട്‌ അപ്രിയം പറയുന്നവരും കളവും മറവും സാഹസവും 
ഉള്ളവരും ആയിത്തീരും. കലികാലത്ത്‌ നീചന്മാരും കള്ളന്മാരും 
കച്ചവടക്കാരാകും. ആപത്തില്ലാത്തപ്പോഴും ജുഗുപ്സിതങ്ങളായ കാര്യങ്ങഠം 
ചെയ്യുന്നത്‌ മേന്മയായി ജനങ്ങാം കരുതും. ദ്രവ്യം നശിച്ച യജമാനനെ 
ഭൃത്യന്മാര്‍ ഉപേക്ഷിക്കും. കറവ മാറിയ പശുവിനെ പോറ്റാതെയാകും. 
പുരുഷന്മാര്‍ പിതാവ്‌, സഹോദരന്മാര്‍. സുഹൃത്തുക്കഠം, ബന്ധുക്കം 
എന്നിവരെ ഉപേക്ഷിച്ച്‌ സുരതസുഖം തരുന്ന ഭാര്യയോടും ഭാര്യയുടെ 
ബന്ധുക്കളോടും കാര്യാലോചനചെയ്യുന്നവരാകും. തപസ്വികളുടെ വേഷം 
ധരിച്ച ശു്രന്മാര്‍ ബ്രാഹ്മണരെപ്പോലെ പ്രതിഗ്രഹം സ്വീകരിക്കും; ഉത്തമമായ 
ആസനത്തില്‍ കയറിയിരുന്ന്‌; ധര്‍മ്മമെന്ന മട്ടില്‍ അധര്‍മ്മം ഉപദേശിക്കും. 
ജനങ്ങഠം ആഹാരമില്ലാത്ത ഭൂമിയില്‍ ഭീരുക്കളും ഭയാതുരന്മാരും 
ദുൂര്‍ഭിക്ഷപീഡിതന്മാരുമായി രാജഭോഗം കൊടുക്കാന്‍ കഴിയാതെ ക്ലേശിക്കും. 
വസ്ത്രം, ആഹാരം, ജലം, ശയനം, ഭൂഷണങ്ങാം എന്നിവ ഒന്നുമില്ലാതെ 
പ്രജകഠം പിശാചുക്കളെപ്പോലെ കലികാലത്ത്‌ ഉഴന്നു നടക്കും. 
അഥ്പമാത്രമായ ധനത്തിനു വേണ്ടി ബന്ധം ഉപേക്ഷിച്ച; പ്രിയപ്പട്ടവരെയും 
സ്വജനങ്ങളെയും വധിക്കാന്‍ ജനങ്ങാം തയ്യാറാകും........” 


ശുക്രഹ്മര്‍ഷി പ്രവചിച്ച കാര്യങ്ങാം അക്ഷരം പ്രതി ശരിയാണെന്നു 
നമുക്ക്‌ അനുഭവം കൊണ്ടറിയാം. ലളിതാംബികയെ ഉപാസിക്കുന്നവരെ 
കലിയുടെ ദോഷങ്ങാം ബാധിക്കുകയില്ല. എന്നു മാത്രമല്ല ഈ ദോഷങ്ങരം 
മനുഷ്യസമൂഹത്തിനു മൊത്തത്തില്‍ നാശകരമാകാതെ ജഗദംബിക 
സംരക്ഷിക്കുകയും ചെയുന്നു. അതിനാല്‍ “കലിദോഷഹരാ' എന്നു നാമം. 


ഓം കലിദോഷഹരായൈ നമഃ 


18 


ശ്രാലളിതാര്രിശത? 


16. കഞ്ജലോചനാ 


“കഞ്ജം' എന്ന പദത്തിന്‌ ജലത്തില്‍ ഉണ്ടാകുന്നത്‌ എന്നു 
വാച്യാര്‍ത്ഥം. ദേവിയുടെ നയനങ്ങളെ വിശേഷിപ്പിക്കുമ്പോഠം താമരയിതാം 
എന്ന്‌ അര്‍ത്ഥം. താമരയിതാംപോലെ മനോഹരമായ നയനങ്ങളുള്ളവാം, 
സുന്ദരി. 


“കഞ്ജം' എന്നതിന്‌ അമൃതം എന്നും അര്‍ത്ഥം. ഈ പക്ഷത്തില്‍ 
കാരുണ്യാമൃതം വര്‍ഷിച്ച്‌ ഭക്തരെ സന്തോഷിപ്പിക്കുന്നവഠം. 

“കഞ്ജു” എന്നു പുല്ലിംഗമായി സ്വീകരിച്ചാല്‍ “ബ്രഹ്മാവ്‌” എന്നര്‍ത്ഥം. 
ഈ അര്‍ത്ഥം സ്വീകരിച്ചാല്‍ ബ്രഹ്മാവും ബ്രഹ്മസൃഷ്ടമായ പ്രപഞ്ചവും 
ദേവിയുടെ കണ്ണുകളില്‍ നിന്നുണ്ടായി എന്നു വ്യാഖ്യാനം. 


ഓം കഞ്ജലോചനായൈ നമഃ 


17, കമമവിഗ്രഹാ. 


ആകര്‍ഷകമായ രൂപമുള്ളവാം, അതിമനോജ്‌ ഞമായ ആകാര 
സുഷമയുള്ളവാം. ദേവിയുടെ സ്ഥുലരൂപവര്‍ണ്ണനയുടെ ഭാഗമായി ഈ 
നാമത്തെ കണക്കാക്കണം, ആനന്ദമയമായ ലളിതാരൂപത്തില്‍ സ്ഥിതി 
ചെയുന്നവാം എന്നും. 
ഓം കമവിഗ്രഹായൈ നമഃ 


18. കര്‍മാദിസാക്ഷിണീ 


എല്ലാ കര്‍മ്മങ്ങാംക്കും സാക്ഷിയായുള്ളവഠം. അഖിലഭുവനവ്യാപ്ത 
യായ പരാശക്തിയാണു ദേവി. ലോകമാകെ ദേവിയുടെ നയനങ്ങാം 
വ്യാപിച്ചിരിക്കുന്നു. വ്യക്തിയുടെ എല്ലാ പ്രവര്‍ത്തനങ്ങളും ദേവി അറിയുന്നു. 
കര്‍മ്മങ്ങാംക്കു അനുയോജ്യമായ ഫലങ്ങാം നല്‍കുന്നവളും ദേവിതന്നെ. 
ലളിതാസഹൃസ്രനാമത്തില്‍ “വിശ്വസാക്ഷിണീ, സാക്ഷിവര്‍ജിതാ”” എന്ന 
നാമങ്ങഠാം ഈ ആശയം അവതരിപ്പിക്കുന്നു. 


ഓം കര്‍മാദിസാക്ഷിണ്യയ നമഃ 
19. കാരയിത്രീ 


ചെയ്യിക്കുന്നവഠം. “താനൊന്നും ചെയ്യാതെ സര്‍വം ചെയ്തീടുന്ന' 
പരാശക്തിയാണു ദേവി. പ്രഹ്മാവിഷ്‌ ണുമഹേശ്വരന്മാരും മറ്റു 
ദേവതാശക്തികളും ദേവിയുടെ നിര്‍ദ്ദേശമനുസരിച്ച്‌ പ്രപഞ്ചത്തിന്‍െറ 
സൃഷ്ടിസ്ഥിതിലയങ്ങാം നിര്‍വ്വഹിക്കുന്നു. 


19 


ശ്രീലളിതാധ്രിശത? 


“ജഗത്സുതേ ധാതാ ഹരിരവതി രു? ക്ഷപയതേ 
തിരസ്കുര്വന്നേതത്‌ സ്വമപിവപുരീശസ്തിരയത്‌ 
സദാപുരിവഃ സര്‍വം തദിദമനുഗ്ൃഹ്ണാത? ച ശിവ. 
സ്തവാജ്ഞാമാലംബ്യയ ക്ഷണചലിതയോദര്(രദുലതികയോ?”” 


(ബഹ്മാവ്‌്‌ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. വിഷ്ണു അതിനെ 
സംരക്ഷിക്കുന്നു. രുദ്രന്‍ അതിനെ സംഹരിക്കുന്നു. മഹേശ്വരന്‍ പ്രപഞ്ചത്തെ 
തന്നിലടക്കി സ്വയം മറയുന്നു. നിന്തിരുവടിയുടെ പുരികക്കൊടികളുടെ 
അല്പചലനത്താലുള്ള ആജ്ഞ ലഭിക്കുമ്പോഠം സദാശിവന്‍ അവയെയെല്ലാം 
വീണ്ടും പ്രവര്‍ത്തിപ്പിക്കുന്നു) എന്നു സൌന്ദര്യ ലഹരി 24 - ഠം ശ്ലോകം. 


ഓം കാരയിത്രൈ നമഃ 


20. കര്‍മഫലപ്രദാ 


എല്ലാ കര്‍മ്മങ്ങാംക്കും ഫലം നല്‍കുന്നവാം. ദേവി കര്‍മ്മസാക്ഷിണി 
ആണെന്നു്‌ 18-ാം നാമത്തില്‍ പറഞ്ഞു. എല്ലാ കര്‍മ്മങ്ങളുടെയും കാരയി 
ത്രിയായി കര്‍മ്മങ്ങരാംക്കു പ്രപേരിപ്പിക്കുന്നതും ദേവിതന്നെയാണന്നു 19-ാം 
നാമം സൂചിപ്പിച്ചു. എല്ലാകര്‍മ്മങ്ങഠംക്കും ഫലമുണ്ട്‌. നല്ലകര്‍മ്മങ്ങഠാംക്കു 
നല്ല ഫലങ്ങളും ചീത്ത കര്‍മ്മങ്ങാംക്ക്‌; ദൂരിതഫലങ്ങളും. പ്രകൃതിയുടെ 
സനാതനനിയമമാണിത്്‌. കര്‍മ്മങ്ങാംക്കുയോജിച്ചു ഫലം നല്‍കുന്നതും 
ദേവിതന്നെ. 


ഓം കര്‍മഫലപ്രദായൈ നമഃ 
ശ്രിവിദ്യാമ്രന്തത്ത!ന്‍െറ ആദ്യക്ഷരമായ ക ' കൊണ്ടു തുടങ്ങുന്ന 
ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. രണ്ടാം അക്ഷരമായ “എ കൊണ്ടു 
തുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 
21. കാരരുപാ 
6 


പഞ്ചദശാക്ഷരിയായ ശ(ശ്രീവിദ്യാമ്രന്തത്തിന്‍െറ രണ്ടാമത്തെ 
അക്ഷരമാണ്‌ “ഏ'. ആ അക്ഷരം സ്വരൂപമായവാരം. 


ശിവശക് ത്യൈക്ൃയരുപിണിയായ ജഗദംബികയുടെ ശിവചൈതന്യം 
“ക'കാരം കൊണ്ട്‌്‌ മന്ത്രത്തില്‍ ആവിഷ്കരിച്ചു. ശ്രീവിദൃയുടെ പ്രാണ 
രുപിണിയായ ചൈതനൃത്തെ കാമേശ്വരീരൂപത്തില്‍ 'ഏ” എന്ന മന്ത്രാക്ഷരം 


20) 


ശ്രിലളിതാധ്രിശത? 


ആവിഷ്കരിക്കുന്നു. ക, ഏ, എന്ന രണ്ടക്ഷരങ്ങാം കൊണ്ട്‌; ബ്രഹ്മത്തി 
ന്‍െറ നിഷ്ക്രിയമായ ഭാവവും പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്ന ഭാവവും 
ഉദ്ധരിക്കപ്പെടുന്നു. 


“ഏ" എന്ന പദത്തിന്‌ വിഷ്ണു എന്നും അര്‍ത്ഥം. പ്രപഞ്ചമായി 
ഡ്യാപിക്കുന്നതും പ്രപഞ്ചമാകെ വ്യാപ്തമായതും സ്ഥിതിരുപവുമായ 
സാത്വികചൈതന്യം ഏകാരം കൊണ്ടു സൂചിതമാകുന്നു. കക്ഷരത്തെത്തു 
ടര്‍ന്ന്റ്‌ ഏകാരം ഉച്ചരിക്കുമ്പോഠം ശിവശക്തികളുടെ ഐക്യം സര്‍വരക്ഷാകര 
മായ വിഷ്ണുരൂപത്തില്‍ ഉണരുന്നു. 


ഓം ഏകാരരൂപായൈ നമഃ 


22. ഏകാക്ഷരീ 


പ്രണവം എന്ന ഏകാക്ഷരം സ്വരൂപമായവാം. പ്രണവം നിഷ്കളപ്രഹ്മ 
ത്തെയും സകളബ്രഹ്മത്തെയും കുറിക്കുന്നു. ദേവിയുടെ ഏകാക്ഷര 
രൂപമാണു പ്രഹ്മം. ഓങ്കാരരൂപിണി എന്നര്‍ത്ഥം. ദേവീപ്രണവം എന്നു 
പ്രസിദ്ധമായ “ഹ്രീം” സ്വരുപമായവാം എന്നും “ശ്രീം', ക്ലീം", ഐം' തുടങ്ങിയ 
ഏകാക്ഷരമ്രന്തങ്ങഠം സ്വരൂപമായവാം എന്നും വ്യാഖ്യാനഭേദം. ഏകവും 
നാശമില്ലാത്തതുമായ മായാരുപമുള്ളവാം എന്നും വ്യാഖ്യാനം. 


ഓം ഏകാക്ഷര്യൈെ നമഃ 


23. ഏകാനേകാക്ഷരാകൃതിഃ 


ഏകവും അനേകവുമായ അക്ഷരങ്ങളുടെ രൂപം ധരിച്ചുവാം. 
(ഓങ്കാരമെന്ന) ഏകാക്ഷരീരുപമുള്ളവളായി ദേവിയെ മുന്‍നാമത്തില്‍ 
സ്തുതിച്ചു. അകാരാദിക്ഷകാരാന്തങ്ങളായ അനേകാക്ഷരങ്ങളായി പിരിഞ്ഞ്‌ 
ശബ്ദരരഹ്മമായി വര്‍ത്തിക്കുന്നതും ഓങ്കാരം കൊണ്ടു സൂചിതമായ 
ബ്രഹ്മചൈതന്യം തന്നെയാണ്‌. മനുഷ്യശരീരം എന്ന ഉപാധിയിലൂടെ 
ശബ്ദ്രബഹ്മം പ്രവര്‍ത്തിക്കുമ്പോഴാണ്റ്‌ വര്‍ണ്ണങ്ങളും സ്വരവ്യഞ്ജനഭേദവും 
അക്ഷരരുപവും ഉണ്ടാകുന്നതു്‌. പലതരത്തില്‍ പരസ്പരം ചേര്‍ന്ന്‌ പദങ്ങളും 
പദങ്ങാം ചേര്‍ന്നു വാക്യങ്ങളുമായി സര്‍വവിജ്ഞാനവും ഉഠാംക്കൊള്ളുകയും 
ആവഹിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്‌ ശ്രീവിദ്യാഭഗവതിയുടെ 
ഭിന്നഭാവങ്ങളായ അക്ഷരങ്ങളാണ്‌. പ്രപഞ്ചശക്തികാം രൂപം പൂണ്ട 
മ്രത്താക്ഷരങ്ങളും ഇപ്രകാരം തന്നെ ഉണ്ടാകുന്നു. ഏകയായ ദേവി 
ഏകാക്ഷരരുപത്തിലും അനേകാക്ഷരങ്ങളായും വര്‍ത്തിക്കുന്നു. 


21 


ശ്രാലളിതാര്രിശത? 


ഏകയായ പരാശക്തി അനേകരുപത്തില്‍ ലോകങ്ങളും വസ്തുക്കളും 
ജീവികളുമായി വര്‍ത്തിക്കുന്നതിനാല്‍ പ്രപഞ്ചപ്രവര്‍ത്തനം പ്രതീയമാന 
മാകുന്നു. ഇത്‌ അക്ഷരമായ “നാശമില്ലാത്ത” പ്രതിഭാസമാണ്‌. ഏകവും 
അനേകവും അക്ഷരവുമായ രൂപമുള്ളവാം എന്ന്‌ ഈ പക്ഷത്തില്‍ 
വ്യാഖ്യാനം. 


ക ഏ എന്നു തുടങ്ങി മറ്റക്ഷരങ്ങഠം ചേര്‍ന്നു്‌ ശ്രീവിദ്യാരൂപം. 
സ്വീകരിച്ചുവാം എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. 


ഓം ഏകാനേകാക്ഷരാകൃത്ത്യെ നമഃ 


24. ഏതത്തദിത്യനിര്‍ദേശ്യാ 


ഏതത്‌ - ഇത്ത്‌, തത്‌ - അതു്‌, എന്നു നിര്‍ദേശിക്കാന്‍ ആകാത്തവാം. 
ഇതാ ഇതാണ്ട്‌ ലളിതാംബിക എന്ന്‌ ദേവിയെ നിര്‍ദ്ദേശിക്കാനാവില്ല അതാ, 
അതാണ്ട്‌ ലളിതാംബിക എന്ന്‌ ദൂരെ ചൂണ്ടിക്കാണിക്കാനുമാവില്ല. ദേവി 
അരൂപയാണ്്‌്‌. എല്ലാത്തിനും അപ്പുറത്തുള്ള പരമചൈതനൃമാണു. 
പരാശക്തിയാണ്ട്‌. വാക്കുകഠംകൊണ്ട്റ്‌ ആ ചൈതന്യത്തെ നിര്‍ദ്ദേശിക്കാന്‍ 
സാദ്ധ്യമല്ല. വാക്കുകളെ (പകാശിപ്പിക്കുന്നതും അവയ്ക്ക്‌ വാഗ്രൂപം 
നല്‍കുന്നതും ആ ചൈതന്യമാണ്‌. ചരാചരാത്മകമായ പ്രപഞ്ചത്തിലെ ഓരോ 
അണുവും അണുസംഘാതമായ ഓരോ വസ്തുവും വസ്തുക്കളുടെ 
പ്രവര്‍ത്തനം കൊണ്ടുണ്ടാകുന്ന ഓരോ പ്രതിഭാസവും ദേവിയാണ്‌. പക്ഷെ 
അവയില്‍ ഏതെങ്കിലും ഒന്ന്‌ ദേവിയാണ്‌ എന്നു നിര്‍ദ്ദേശിച്ചാല്‍ ആ നിര്‍ദ്ദേശം 
അപൂര്‍ണ്ണമായിരിക്കും. “മനോവാചാമഗോചരാ' എന്നു ലളിതാസഹ്രസനാമം 
ദേവിയെ സ്തുതിക്കുന്നത്‌ ഇക്കാരണത്താലാണ്‌. 


ലൌകികനായ ഉപാസകന്‌ ഏതു രൂപത്തിലും ദേവിയെ ആരാധിക്കാം. 
ആ ആരാധന ഉപാസകനെ ദേവിയിലേക്കു നയിക്കും. കാലം കൊണ്ടു്‌ 
സാക്ഷാത്‌ കരിക്കാനും കഴിഞ്ഞേക്കാം. ഇതാണ്‌, അതാണ; എന്നു 
നിര്‍ദ്ദേശിക്കാന്‍ സാദ്ധ്യമല്ല. 


ഓം ഏതത്തദിത്യനിര്‍ദേശ്യായൈ നമഃ 


25, ഏകാനന്ദചിദാകൃതി 


അത്‌, ഇത്‌ എന്ന്‌ ഏതെങ്കിലും ഉപാധിയെ ആധാരമാക്കി 
ലളിതാംബികയെ നിര്‍ദ്ദേശിക്കാനാവില്ല എന്ന്‌ മുന്‍നാമം സൂചിപ്പിച്ചു. 


22 


ശ്രീല്ളുതാത്രിശത? 


അപ്പോം പിന്നെ ദേവിയുടെ രൂപം എന്ത്‌? ഏകമായ ആനന്ദവും ചിത്തും 
ആണ്ട്‌ ദേവീരുപം. ദുഃഖസ്‌ പര്‍ശമില്ലാത്ത അഖണ്ഡമായ ആനന്ദം. 
അതുതന്നെയാണ്‌ പരമജ്ഞാനവും. ഏതൊന്നറിഞ്ഞാല്‍ അറിയപ്പെടേണ്ട 
തായി മറ്റൊന്നും അവശേഷിക്കുന്നില്ലയോ ആ ജ്ഞാനം. അവിദ്യയുടെ 
സ്പര്‍ശമില്ലാത്ത ജ്ഞാനം തന്നെയാണ്‌ ആനന്ദം. രണ്ടു പദങ്ങളും 
കുറിക്കുന്നത്‌ ഒരേ കാര്യമാണ്‌. രണ്ടായി പറഞ്ഞത്‌ ഉഠംക്കൊള്ളാനുള്ള 
സൌാകര്യൃത്തിനുവേണ്ടി. ആനന്ദവും ജ്ഞാനവും ഏകീദവിച്ച ആകൃതിയു 
ളളവാം. 


ഓം ഏകാനന്ദചിദാകൃത്്യെ നമഃ 


26. ഏവമിത്യാഗമാബോധ്യാ 


ഏവം ഇതി - ഇന്ന പ്രകാരമെന്ന്‌, ആഗമാബോധ്യാ - ആഗമങ്ങളാല്‍ 
അറിയാനാകാത്തവാം. 


ആദ്ധ്യാത്മികജ്ഞാനത്തിനാധാരം ആഗമങ്ങളാണ്്‌. മഹാന്മാരായ 
ജ്ടേഷീശ്വരന്മാര്‍ പ്രപഞ്ചരഹസ്യങ്ങളെയും ഈശ്വരസത്തയെയും കുറിച്ചു 
നടത്തിയ ധ്യാനമനനങ്ങളുടെ ഫലമായി അവര്‍ക്കു ലഭിച്ച ദര്‍ശനങ്ങാം 
ക്രോഡീകരിച്ചുതാണ്‌ ആഗമങ്ങാം. സാമാന്യമായി എല്ലാ സംശയങ്ങാംക്കും 
ആഗമങ്ങളെ ആശ്രയിക്കാം. അങ്ങനെയുള്ള വേദങ്ങാംക്കും ലളിതാംബിക 
ഇന്ന രൂപമുള്ളവളാണ്‌്‌ ഇന്ന പ്രകൃതമുള്ളവളാണ്‌്‌, എന്നു്‌ നിര്‍ദ്ദേശിക്കാ 
നാവില്ല. ഏതത്തദിത്യനിര്‍ദേശ്യാ” എന്ന നാമത്തില്‍ പറഞ്ഞ കാര്യം കുറേക്കൂടി 
വിശദമാക്കുന്നു.” “ആരണങ്കളിലെങ്കും പരമയോകികളുഴന്‍റാലുമെന്‍റു 
മറിയാനരിയ ഞാന പൊരുളേ” എന്ന്‌ രാമചരിതകാരന്‍ ഭഗവാനെ 
സ്തുതിക്കുന്നു. പരമയോഗികരം വേദങ്ങളെല്ലാം കൂലങ്കഷമായി 
പരിശോധിച്ചാലും ജ്ഞാനത്തിന്‍െറ പൊരുളായ ഭഗവാനെ അറിയാന്‍ 
അവര്‍ക്കു കഴിയുന്നില്ല. 


ലളിതാംബികയുടെ വിഭൂതികളില്‍ അല്‍പമാത്രമായ അംശം മാത്രമേ 
വേദങ്ങാം ഉംക്കൊള്ളുന്നുള്ളു. അതിനാല്‍ വേദങ്ങാം ആവിഷ്കരിക്കുന്ന 
ജ്ഞാനത്തിനും പരയാണ്റ്‌ പരാശക്തി. ആഗമങ്ങാം ദേവിയിലേക്കു നയിക്കും 
അവയ്ക്കുള്ളില്‍ ദേവിയെ കണ്ടെത്താനാവില്ല. 


ഓം ഏവമിത്യാഗമാബോധ്യായൈ നമഃ 


23 


ശ്രിലളിതാത്രിശത? 


27, ഏകഭക്തിമദര്‍ചിതാ 


ഏകഭക്തിമത്തുകളാല്‍ അര്‍ച്ചിക്കപ്പെടുന്നവഠം. വേദങ്ങളാല്‍പ്പോലും 
അറിയാനാകാത്ത പരംപൊരുളിനെ വശപ്പെടുത്തുന്നതിനുള്ള ഉപായം ഈ 
നാമം നിര്‍ദ്ദേശിക്കുന്നു. മറ്റെല്ലാം ഉപേക്ഷിച്ച്‌ ദേവിയെ മാത്രം ആശ്രയിക്കുന്ന, 
സര്‍വചരാചരങ്ങളിലും അമ്മയെ മാത്രം കാണുന്ന, ഞാനെന്നഭാവം തീരെ 
ഉപേക്ഷിച്ചു, എല്ലാ കര്‍മ്മങ്ങളും അമ്മയുടെ പാദാര്‍ച്ചനയായി കരുതുന്ന 
മാനസികഭാവത്തെയാണ്റ്‌ “ഏകഭക്തി” എന്ന പദം കുറിക്കുന്നത്‌. ആ 
ഭക്തിഭാവം ഉണ്ടായിക്കഴിഞ്ഞാല്‍ ഉപാസകന്‍ ദേവിയില്‍ നിന്നു്‌ 
അഭിന്നനായിത്തീരുന്നു. ഏകഭക്തിമത്തുക്കളുടെ ആരാധന ദേവിക്കും 
പ്രിയംകരമാണ്്‌. ശിശുവിന്‍െറ കൊഞ്ചലിനുവേണ്ടി കാതോര്‍ക്കുന്ന 
അമ്മയെപ്പോലെ ജഗന്മാതാവ്്‌ തന്‍െറ ഭക്തരുടെ അര്‍ച്ചനയ്ക്കുവേണ്ടി 
കാത്തിരിക്കുന്നു. ഏകഭക്തിമത്തുക്കളാല്‍ അര്‍ച്ചിക്കപ്പെടുന്നവരം. 


ഓം ഏകഭക്തിമദര്‍ചിതായൈ നമഃ 


28. ഏകാഗ്രചിത്തനിര്‍ധ്യാതാ 


ഏകാഗ്രമായ ചിത്തത്തോടെ ധ്യാനിക്കപ്പെടേണ്ടവഠം. “ഏകഭക്തി” 
എന്നു മൂന്‍ നാമത്തില്‍ പറഞ്ഞതിന്‍െറ പ്രയോഗം ഈ നാമം ഉഠംക്കൊള്ളുന്നു. 


ഉപാസന ഫലത്തിലെത്താന്‍ മനസ്സിന്‌ ഏകാഗ്രത കൈവരണം. ഏതു 
വിദ്യയിലും ഏകാഗ്രത ഫലസിദ്ധിക്ക്‌ ആവശ്യമാണു. മഹാഭാരതത്തില്‍ 
കൌരവപാണ്ഡവര്‍ ആയുധവിദ്യ അഭൃസിക്കുന്ന ഘട്ടത്തിലെ ഒരു സംഭവം 
വ്യാസഭഗവാന്‍ വിവരിക്കുന്നുണ്ട്‌്‌. ഒരു മരക്കൊമ്പില്‍ ഒരു കൃത്രിമക്കിളിയെ 
ആചാര്യന്‍ വച്ചു. അതിനെ എയ്തു താഴെ വീഴ്ത്തുകയാണു വേണ്ടതു. 
പാണ്ഡവജ്യേഷ്‌ ഠനായ ധര്‍മ്മപുത്രര്‍ വില്ലേന്തി അമ്പു തൊടുത്തു. 
ലക്ഷ്യത്തില്‍ കണ്ണുറപ്പിച്ച്‌ അമ്പു തൊടുത്ത ശിഷ്യനോടു ഗുരു ചോദിച്ചു 
“നീ എന്തു കാണുന്നു"? ശിഷ്യന്‍ പറഞ്ഞു “ആചാര്യ, ഞാന്‍ അങ്ങയെ 
കാണുന്നു. എന്‍െറ സഹോദരന്മാരെ കാണുന്നു, ഈ കാനനം കാണുന്നു, 
കിളി ഇരിക്കുന്ന മരവും കിളിയും എനിക്കു കാണാം”” - “അമ്പുതിരികെ 
ആവനാഴിയില്‍ ഇടു”' എന്നായിരുന്നു ദ്രോണാചാര്യരുടെ നിര്‍ദ്ദേശം. 
അര്‍ജ്ജുനന്‍െറ ഈഴം വന്നപ്പോഴും ചോദ്യം ആചാരൃന്‍ ആവര്‍ത്തിച്ചു. ” നീ 
എന്തു കാണുന്നു?” ഞാന്‍ ലക്ഷ്യമായ കിളിയെ കാണുന്നു”. എന്നെ കാണു 
ന്നുണ്ടോ?” “ഇല്ല കിളി ഇരിക്കുന്ന മരം കാണുന്നുണ്ടോ?” “ഇല്ല, കിളിയെ 


24. 


ശ്രീലളിതാസ്രിശത? 


മാത്രമേ കാണുന്നുള്ളു”” “കിളിയെമുഴുവന്‍ കാണുന്നുണ്ടോ”? “ “ഇല്ല, 
ശരവേധൃമായ അതിന്‍െറ കഴുത്തു മാത്രമേ കാണുന്നുള്ളു"”. ശരി 
അമ്പയയ്ക്കു"'. വില്ലില്‍ നിന്നു പുറപ്പെട്ട അമ്പ്‌ കിളിയുടെ കഴുത്തില്‍ത്തന്നെ 
തറച്ചു. 


പ്രപഞ്ചവ്യവഹാരങ്ങളില്‍ കുടുങ്ങിയ മനസ്സിന്‌ അര്‍ജ്ജുനന്‍െറ 
ഏകാഗ്രത ക്ഷിപ്രസാധൃമല്ല. എങ്കിലും ഏകാഥ്രതക്കുവേണ്ടിയുള്ള 
നിരന്തരമായ അഭ്യാസം ഉപാസകനുവേണം. ഭഗവദ്ഗീതയില്‍ ഏകാഗ്രത 
നേടാനുള്ളമാര്‍ഗ്ഗം ശ്രീകൃഷ്ണഭഗവാന്‍ നിര്‍ദ്ദേശിക്കുന്നുണ്ടു്‌. 


“യോഗ്‌ യുഞ്ജീത സതതമാത്മാനം രഹസ സ്ഥിതഃ 
ഏകാക? യതചിത്താത്മാ നിരാശീരപരി്രഹഃ? 

ശുചാഈ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ 
നാത്യുച്ശരിതം നാതി നീചം ചൈലാജിനകുശോത്തരം 
തത്രൈകാഗ്രം മനഃ? കൃത്വാ യതചിത്ത്രേന്ദിയ്രകിയഃ 
ഉപവിശ്വാസനേ യുഞ്ജ്യാദ്യോഗമാത്മവിശുദ്ധയേ 
സമം കായശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ 
സംപ്രേക്ഷ്യ നാന്ധികാഗ്രം സ്വം ദിശശ്ചാനവലോകയന്‍ 
പ്രശാന്താത്മാ വിഗതഭീര്‍ (ബഹ്മചാരിധവതേ സ്ഥിതഃ? 
മനസ്സംയമ്യ മച്ചിത്തോ യുക്ത ആന്ധ്ത മത്പരഃ 
യുഞ്ജന്നേവം സദാത്മാനം യോഗ? നിയതമാനസഃ? 
ശാന്തിം നിരവാണപരമാം മത്സംസ്ഥാമധിഗച്ഛതി 


(രീത - 6. 70-15) 


ഏകാകിയായി മറ്റാളുകഠം ഇടപെടാന്‍ ഇടയില്ലാത്തഗുഡസ്ഥലത്ത] 
മനസ്സും ദേഹവും ഇന്ദ്രിയങ്ങളും അടക്കി ആശയില്ലാത്തവനായി ഒന്നും 
പരിഗ്രഹിക്കാത്തവനായി ഒതുങ്ങിക്കുടണം. ശുചിയായ പ്രദേശത്ത അധികം 
ഉയരമില്ലാതെയും അധികം താഴാതെയും കുശപ്പുല്ല്‌, മാന്തോല്‍, വസ്ത്രം 
എന്നിവ വിരിച്ച്‌ ഇരിക്കാനുള്ള ആസനം ഒരുക്കണം. ആ ആസനത്തിലിരുന്നു 
മനസ്സിനെ ഏകാഗ്രമാക്കി, ഇന്ദ്രിയവ്യാപാരങ്ങാം അടക്കി, ആത്മശുദ്ധി 
ക്കായി ധ്യാനിക്കണം. ദേഹം, കഴുത്ത്‌, തല എന്നിവയെ നേരെയാക്കി 
ചലിക്കാതെ നിശ്ചലനായിരുന്നറ്‌ നാസികാഗ്രത്തില്‍ നോട്ടമുറപ്പിച്ച? മറ്റു 
ദിക്കുകളില്‍ നോക്കാതെ ശാന്തമാനസനായി “നിര്‍ഭയനായി” ബ്രഹ്മചര്യ 


25 


ശ്ര്ലളിതാത്രിശതി 


വ്രതത്തോടെ മനസ്സിനെ വിഷയങ്ങളില്‍ വ്യാപരിക്കാതെ നിയന്ത്രിച്ച എന്നില്‍ 
ചിത്തത്തെ ഉറപ്പിച്ചു എന്നെത്തന്നെ ധ്യാനിക്കണം. ഇങ്ങനെ നിയതമനസ്സായി 
യോഗം ചെയുന്നവന്‍ മോക്ഷാനുഭവത്തിനുതകുന്നതും എന്‍െറ 
സ്വാധീനത്തിലുള്ളതുമായ ശാന്തിയെ പ്രാപിക്കും. യോഗി ദീക്ഷിക്കേണ്ട 
ചര്യകാം ഭഗവാന്‍ തുടര്‍ന്നു പറയുന്നുണ്ട്‌. ഗീത ആറാം അദ്ധ്യായം നോക്കുക. 


ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിക്കുന്നവര്‍ക്കു്‌ ദേവിയെ 
പ്രാപിക്കാനാകും. ക്ലിഷ്ടമായ ആത്മനിയ്യുന്തണം കൊണ്ടു മാത്രം 
പ്രാപിക്കാവുന്നവളാകയാലാണ്ട്‌ ദേവിയെ “ദുര്‍ഗ” എന്നു കീര്‍ത്തിക്കുന്നതു്‌. 
ഏകഭക്തിയും ഏകാഗ്രചിത്തത്തോടെയുള്ള ധ്യാനവും ജഗന്മാതാവു്‌ 
അര്‍ഹിക്കുന്നു. 


ഓം ഏകാഗ്രചിത്തനിര്‍ധ്യാതായൈ നമഃ 


29. ഏഷണാരഹിതാദൃതാ 


ഏഷണാരഹിതരാല്‍ ആദരിക്കപ്പെടുന്നവഠം. എന്തിന്‍െറയെങ്കിലും 
നേര്‍ക്കുള്ള അഭിലാഷമാണ്‌ ഏഷണ. പുത്രേഷണ, വിത്തേഷണ, 
ലോകേഷണ എന്ന്‌ ഏഷണകളെ ആചാര്യന്മാര്‍ മുന്നായി പറയുന്നു. 
ഭാതികവസ്തുക്കളിലും ബന്ധുക്കളിലും പദവിയിലും പ്രശംസയിലും 
ഒക്കെയുള്ള ആഗ്രഹം മനുഷ്യനെ അനന്തമായ കാമങ്ങളുടെ ചങ്ങലയില്‍ 
ബന്ധിച്ച്‌ അവശനാക്കുന്നു. ഒരാഗ്രഹം സാധിച്ചാല്‍ അതില്‍ നിന്നും ഒരായിരം 
ആഗ്രഹങ്ങാം നാമ്പിടുന്നു. ഓരോന്നും സാധിക്കുമ്പോം ക്ഷണികമായ 
തൃപ്തിയും സുഖവും തോന്നുമെങ്കിലും അവ ദുഃദഖത്തിലേക്കുനയിക്കുന്നു. 
എഷണയില്‍ കുടുങ്ങിപ്പോയ വ്യക്തിക്കു പരമസത്യത്തെക്കുറിച്ചോ 
ഈശ്വരനെക്കുറിച്ചോ ചിന്തിക്കാന്‍ സമയം. കിട്ടാറില്ല. കാമക്രോധലോഭമോഹ 
മദമാത്സര്യാദികാം ഏഷണയുടെ സഹകാരികളാണു. ഏഷണ ഉപേക്ഷിച്ച 
നിര്‍മ്മലമായ മനസ്സില്‍ ജഗദംബികയുടെ സര്‍വമോഹനമായ രൂപം 
പ്രകാശിക്കും. ഏഷണാരഹിതന്മാരാല്‍ ആരദരിക്കപ്പെടുന്നവളാണു 
ലോകമാതാവുു. 


ഓം ഏഷണാരഹിതാദൃതായൈ നമഃ 


30. ഏലാസുഗന്ധിചികുരാ 


ഏലത്തിന്‍േറതുപോലെയുള്ള സുഗന്ധം സ്വാഭാവികമായി പ്രസരി 
ക്കുന്ന തലമുടിയുള്ളവാം. ദേവിയുടെ സ്ഥൂലരുപവര്‍ണ്ണനയുടെ ഭാഗമായ 


26 


ശ്രീലളിതാധ;തിശത? 


നാമം. ഉപാസ്യദേവതയുടെ രൂപം സങ്കല്പിച്ച്‌ ഓരോ അവയവമായി വര്‍ണ്ണിച്ചു 
സ്തുതിക്കുന്നത്‌ ആരാധനയുടെ ഭാഗമാണ്‌. ഇവിടെ ദേവിയുടെ 
ചികുരത്തിന്‍െറ സുഗന്ധം വര്‍ണ്ണിക്കുന്നു. 


ഓം ഏലാസുഗന്ധിചികുരായൈ നമഃ 


31. ഏനഃകൂടവിനാശിനീ 


ഏനസ്‌ എന്നതിന്‌ പാപം, കുറ്റം, ദുരിതം, ആപത്തു എന്നൊക്കെ 
ബന്ധപ്പെട്ട അര്‍ത്ഥങ്ങാം. കൂടം - സമൂഹം, ഏനസ്സുകളുടെ സമൂഹത്തെ 
നശിപ്പിക്കുന്നവാം. ദേവിയെ സ്മരിക്കുന്ന നിമിഷത്തില്‍ ഏനസ്സുകഠം - അവ 
പാപങ്ങളായാലും പാപജന്യമായ ദുരിതങ്ങളായാലും സ്വയം നശിക്കും. ആപദി 
കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായാഃ (ആപത്തില്‍ എന്താണു 
ചെയ്യേണ്ടതു്‌? അമ്മയുടെ തൃപ്പാദങ്ങഠം രണ്ടും സ്മരിക്കണം) എന്നത്‌ 
പ്രഥിതമായ സുക്തമാണല്ലോ. 


“മേരുപര്വതമാത്രോ/ഫ്‌ രാശി? പാപസ്യ കരീമണഃ 
കാത്യായന?ം സമാസാദ്യ നശ്യതി ക3/ണമാ്്രത? 
ദുര്ഗാരര്‍്ചനരതോ നിത്യം മഹാചാതകസംഭലവൈഃ? 
ദോഷൈരിന്നലിപ്യതേ ഫ്ര പദ്മപത്രമിവാംഭസി”” 


(മേരു പര്‍വതത്തോളം കുന്നുകൂടിയ പാപങ്ങാംപോലും കാത്യായനീ 
ദേവിയെ സ്മരിക്കുന്ന നിമിഷത്തില്‍ നശിക്കുന്നു. താമരയിലയില്‍ ജലം 
പറ്റാത്തതുപോലെ ദുര്‍ഗ്ലാദേവിയെ അര്‍ച്ചിക്കുന്നവനില്‍ മഹാപാതക 
സംഭവങ്ങളായ ദോഷങ്ങാം പറ്റാതാകുന്നു) എന്ന്‌ പദ്മപുരാണം. 


“കൃതസ്യാഖിലപാപസ്യ ജ്ഞാനതേോ/ജ്ഞാനതോപി വാ 


പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തേഃ പദസ്മൃതി”” 


(അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ എല്ലാ പാപങ്ങഠംക്കും 
സര്‍വശ്രേഷ്ഠമായ പ്രായശ്ചിത്തം പരാശക്തിയുടെ പാദസ്മരണമാണ്‌്‌ 
എന്നു (ബഹ്‌ മാണ്ഡപുരാണം. നിഷ്പാപാ, പാപനാശിനീ, പാപാ 
രണ്യദവാനലാ തുടങ്ങി പല നാമങ്ങളാല്‍ ലളിതാസഹ;സനാമം ഈ ആശയം 
ആവിഷികരിക്കുന്നു. 


ഓം ഏനഃകുടവിനാശിന്വ്യ നമഃ 


ച്‌ 


ശ്രീലളിതായതിശത? 


32, ഏകഭോഗാ 


ഏകനായ കാമേശ്വരനോടു ചേര്‍ന്നു ഭോഗം അനുഭവിക്കുന്നവാം. 
ശിവനും ശിവയും രണ്ടല്ല. പ്രപഞ്ചോത്പത്തി കാരണമായ ലളിതാംബികതന്നെ 
ശിവശക്ത്യയക്യരുപിണിയായി പ്രപഞ്ചത്തെ അനുഭവിക്കുകയും ചെയുന്നതി 
നാല്‍ ഏകഭോഗ എന്നു നാമം. ഭോഗത്തിനു ശരീരമെന്നും അര്‍ത്ഥം. പ്രപഞ്ചമാ 
കെ ലളിതാംബികയുടെ ശരീരമാണ്‌. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളും 
വസ്തുക്കളും ദേവിയുടെ അവയവങ്ങാം. അങ്ങനെ ഏകശരീരയായി 
വര്‍ത്തിക്കുന്നതിനാലും ഏകഭോഗ. 


ഭോഗശബ്ദത്തിനു സര്‍പ്പശരീരമെന്നും സര്‍പ്പത്തിന്‍െറ ഫണമെന്നും 
അര്‍ത്ഥമുണ്ട്‌. മൂന്നരച്ചുറ്റായ സര്‍പ്പത്തിന്‍െറ ആകൃതിയില്‍ മൂലാധാരത്തില്‍ 
ഉറങ്ങുകയും അനുകുലസാഹചര്യത്തില്‍ ഉണര്‍ന്നുയര്‍ന്നു സഹസ്രാരത്തെ 
പ്രാപിക്കുകയും ചെയുന്ന കുണ്ഡലിനീരുപത്തില്‍ വര്‍ത്തിക്കുന്ന 
ചൈതന്യമെന്ന്‌ ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. 


ഭോഗത്തിനു സുഖസാക്ഷാത്കാരം എന്നു സാമാന്യമായ വ്യാ 
വഹാരികാര്‍ത്ഥം. ദേവീഭക്തന്മാര്‍ക്ക്്‌ എല്ലാ സുഖങ്ങളും സാക്ഷാത്കരിക്കാന്‍ 
കഴിയുമെന്നു വ്യംഗ്യസുചന. “ഭോഗിനീ' എന്നു ലളിതാസഹ്ൃൃസനാമം. 


ഓം ഏകഭോഗായൈ നമഃ 


33. ഏകരസാ 


ഒരു രസം മാത്രം രൂപം പുണ്ടവാം. രസം എന്ന പദം വ്യാവഹാരിക 
ഭാഷയില്‍ വളരെ അര്‍ത്ഥവ്യാപ്തിയുള്ളതാണ?്‌. കലകളെ ആകര്‍ഷക 
മാക്കുന്ന അംശത്തെ രസം എന്നു പറയാറുണ്ട്‌. ശൃംഗാരം, ഹാസ്യം, കരുണം, 
രരം, വീരം, ഭയാനകം, ബീഭത്സം, അദ്ഭുതം, ശാന്തം എന്നീ രസങ്ങാംക്കുു്‌ 
യഥാക്രമം രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, 
വിസ്മയം. ശമം എന്നു സ്ഥായിഭാവങ്ങാം. ഇവയുടെ പ്രവര്‍ത്തനം 
ഉരംക്കൊള്ളാനുള്ള കഴിവിന്‍െറ തോതിനനുസരിച്ചു രസാസ്വാദന 
ക്ഷമതയ്ക്കു മാറ്റം വരും. രസാസ്വാദനക്ഷമതയാണ്‌ു്‌ വ്യക്തിയെ 
സഹൃദയനാക്കുന്നതു. ഈ രസങ്ങളെല്ലാം സഹൃദയനഃ? ആനന്ദമാണ്‌; 
നല്‍കുന്നതു. ആ ആനന്ദം ശാശ്വതമല്ല. ബ്രഹ്മാനന്ദസഹോദരം എന്നേ ഈ 
ആനന്ദത്തെക്കുറിച്ചു്‌ ആചാര്യന്മാര്‍ പറയുന്നുള്ളു. 


വസ്തുക്കളുമായി സ്പര്‍ശമുണ്ടാകുമ്പോം നാക്കിനുണ്ടാകുന്ന അനു 


ശ്രിലളിതാത്രിശത? 


ഭവത്തെ ആധാരമാക്കിയും രസങ്ങളെ കലപിക്കാറുണ്ടു്‌. മധുരം, അമും, ലവണം, 
തിക്തം, കടു, കഷായം എന്നിവയെ ഷഡ്രസങ്ങാം എന്നു പറയുന്നു. ആ 
ആറും രുചിക്കാന്‍ കഴിയുന്ന നാവിന്റ്‌ രസന എന്നും പേരു്‌. രസന രസങ്ങളുടെ 
നേര്‍ക്ക്‌ ആകര്‍ഷിക്കപ്പെടുന്നത്റു്‌ ആനന്ദം തേടിയാണ്‌. എല്ലാ രസങ്ങളും 
വേണ്ട ക്രമത്തിലായാല്‍ രുചിപ്രദമാണ്ട്‌. ഷഡ്രസങ്ങളും നല്‍കുന്നതു്‌ 
ആനന്ദമാണ്‌. 


ശരീരധാതുക്കളുടെ സത്തയെയും രസം എന്നു പറയാറുണ്ടു്‌. ഈ 
രസങ്ങളുടെ സാമരസ്യമാണ$്‌ അരോഗാവസ്ഥ. ആരോഗ്യത്തിന്‍െറ 
അനുഭൂതിയും ആനന്ദമാണ്യ. 


രസത്തിന്‌ ജലം തുടങ്ങി ഇനിയും പല അര്‍ത്ഥങ്ങളുണ്ട്‌. അവയെല്ലാം 
ആനന്ദവുമായി ഏതെങ്കിലും വിധത്തില്‍ ബന്ധപ്പെട്ടിരക്കുന്നു. 


മേല്‍പ്പറഞ്ഞ രസവ്യാഖ്യാനങ്ങളെല്ലാം ചെന്നെത്തുന്നത്‌ ആനന്ദം എന്ന 
സങ്കല്പത്തിലാണ്‌. ഭാതികസാഹചര്യങ്ങളില്‍ പ്രതീയമാനമാകുന്ന ആനന്ദം 
ഇന്ദ്രിയചോദനകാംക്കറ്‌ വിധേയമാകയാല്‍ മിഥ്യയാണ്‌. ഭാതികസാഹചര്യം 
മാറുമ്പോഠം ആനന്ദം ഇല്ലാതെയാകുമെന്നു മാത്രമല്ല പലപ്പോഴും 
ദുഃഖകാരണവും ആകും. 


ദുഃഖസ്പര്‍ശമില്ലാത്ത രസത്തെ ബ്രഹ്മാനന്ദം എന്നു പറയുന്നു. 
ദേവിയെ ഏകരസയായി സ്തുതിക്കുമ്പോം ബ്രഹ്മാനന്ദം സ്വരൂപമായവ്ഠം 


എന്ന വ്യാഖ്യാനം യുക്തം. “രസോ വൈ സഃ രസം ഹ്യേവായം 
ലബ്ധ്വാനന്ദീഭവതി എന്ന ശ്രുതിവാക്യം ഇതിന്റ്‌ ആധാരമാണ്്‌. 


“രസ ഏവ പരം (ബഹ്മ രസ ഏവ പരാഗത॥? 

രസോ ഹി കാന്തിദ? പുംസാം രസോ രേത ഇതി സ്മൃതഃ 
രസ്സോ ലൈ രസസംലബ്ധ്യാഹ്യാനന്ദി ഭഗവത്യപി 
ലേദപ്രമാണസംസിദ്ധ്യാ രഃ പ്രാണതയാ സ്ഥിതഃ" 
എന്നു ബ്രഹ്മാണ്ഡപുരാണം. 


ഏകരസം എന്നു്‌ ഇവിടെ ഉദ്ദേശിക്കുന്നത്‌ ദേവിക്ക്‌ സര്‍വചരാചരങ്ങ 
ളോടുമുള്ള കാരുണ്യമാണെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. ഈ വ്യാഖ്യാനം 
സ്വീകാര്യമാണ്‌. ജഗത്തിന്‍െറ അമ്മയായ ദേവിക്ക്‌ സ്വസന്താനങ്ങളോടു 
കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല. 


29 


ശ്രിലളിതാത്രിശത? 


കരുണാമൂര്‍ത്തിയും ബ്രഹ്മാനന്ദസ്വരൂപിണിയും ആയി വര്‍ത്തി 
ക്കുന്നവാം. 


ഓം ഏകരസായൈ നമഃ 


34. ഏകൈശ്വര്യപ്രദായിനീ 


ഏകമായ -- ശ്രേഷ്ഠവും അനന്യവുമായ -- ഐശ്വര്യം പ്രദാനം 
ചെയ്യുന്നവഠം. ഈശ്വരന്‍െറ ഭാവമാണ്‌ ഐശ്വര്യം. അത്‌ ഭാതികസാഹചര്യ 
ങ്ങളില്‍ വ്യക്തിജീവിതത്തില്‍ സമ്പത്ത്‌, ജ്ഞാനം, പദവി, കീര്‍ത്തി, 
ആരോഗ്യം തുടങ്ങിയ രൂപങ്ങളില്‍ അനുഭുതമാകും. യോഗസാഹചര്യത്തില്‍ 
അണിമ, മഹിമ തുടങ്ങിയ അമാനുഷശക്തികളായി അനുഭവപ്പെടും. ഇതെല്ലാം 
വന്നും പോയും ഇരിക്കുന്ന ഭാവങ്ങളാണ്‌. 


പരമമായ ഐശ്വര്യം ഈശ്വരത്വം തന്നെയാണ്‌; മോക്ഷപ്രാപ്തി. 
ഓരോരുത്തരുടേയും വാസന അനുസരിച്ച്‌ ഏകൈശ്വര്യം എന്നതിന്‍െറ 
വ്യാഖ്യാനത്തിനു വ്യത്യാസം വരാം. ഭാതികജീവിതത്തില്‍ ഭൌതികമായ 
സമ്പത്തുകളും അന്തത്തില്‍ മോക്ഷപ്രാപ്തിയും നല്‍കുന്നവളാകയാല്‍ 
ഏകൈശ്വര്യപ്രദായിനി. 


ഓം ഏകൈശ്വര്യപ്രദായിന്വയ്യൈ നമഃ 


3. ഏകാതപത്രതസാമ്മാജ്യപ്രദാ 


ഒറ്റക്കുടക്കീഴില്‍ ഭരിക്കപ്പെടുന്ന പല രാജ്യങ്ങളുടങ്ങിയ സാമ്രാജ്യത്തെ 
കൊടുക്കുന്നവാം, ച്ക്രവര്‍ത്തിപദം നല്‍കുന്നവാം. ഈ നാമം നിര്‍ദ്ദേശിക്കുന്ന 
സാ്രമാജ്യം ഭൂമിയിലെ രാജ്യങ്ങളാണെന്ന്‌്‌ ഒരു വ്യാഖ്യാനം. അനേകം 
ജനപദങ്ങളുടെ ഭരണാധികാരം ദേവി തന്‍െറ ഉപാസകനു നല്‍കുന്നു. ഈ 
ഭൂമിയില്‍ അത്തരം ഭരണാധികാരികാം നിരവധിപേര്‍ ഉണ്ടായിട്ടുണ്ട്‌. 
തങ്ങളുടെ ഭരണസീമയിലുള്ള ഒരു മണല്‍ത്തരി പോലും സ്വന്തമാക്കാതെ 
അവരൊക്കെ കാലഗതിയില്‍ മറഞ്ഞു. ഭരണകാലത്തു ചെയ്ത നല്ല 
കാര്യങ്ങളുടെ പേരില്‍ ചിലര്‍ സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിലും അധികം പേരും 
വിസ്മൃതരാണ്റ്‌. 


വൈകുണ്ഠം, കൈലാസം, ബ്രഹ്മലോകം, ഇന്ദ്രലോകം തുടങ്ങിയ 
സര്‍വപ്രപഞ്ചങ്ങാംക്കും ഏകാതപത്രമായ ചക്രവര്‍ത്തിനീപദം ആളുന്ന 
ലളിതാംബികയുടെ സാമ്രാജ്യം ദേവി കാരുണ്യപൂർവ്വം തന്‍െറ ഭക്തര്‍ക്കു 


30 


ശ്രീലളിതാധ്തിശത്‌? 


നല്‍കുന്നു. ദേവീസായുജ്യം നല്‍കുന്നു എന്നു വ്യാഖ്യാനം. 


“ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം 
ഇതി സ്ത്രോതും വാഞ്ഛന്‍ കഥയതി ഭവാനിത്വമിതി യഃ 
തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യപദവീം 


മുകുന്ദ്രബഹ്മ്മേദ്ദസ്ഫുടമുകുടനീരാജിതചദാം "” 


(അല്ലയോ ഭവാനീ നിന്തിരുവടി ദാസനായ എന്നില്‍ കരുണാപൂര്‍വ്വമായ 
ദൃഷ്ടി പതിപ്പിക്കേണമേ എന്ന്‌ സ്തുതിക്കാന്‍ ആഗ്രഹിച്ചുകൊണ്ട്‌ 
“ഭവാനിത്വം' എന്നു പറഞ്ഞു കഴിയുമ്പോഴേക്കും നിന്തിരുവടി മുകുന്ദന്‍, 
ബ്രഹ്മാവ്‌, ഇന്ദ്രന്‍ തുടങ്ങിയവരുടെ തെളികടഞ്ഞ കിരീടപ്രഭകളാല്‍ 
നീരാജനം ചെയ്യപ്പെടുന്ന നിന്തിരുവടിയുടെ സായുജ്യപദവി ആ ഭക്തനു 
നല്‍കുന്നു. (സൌന്ദര്യലഹരി ശ്ലോ. 22) 


സാമ്മാജ്യദായിനി, രാജ്യദായിനീ, രാജപീഠനിവേശിതനിജാശ്രിതാ 
എന്നീ നാമങ്ങാം ലളിതാസഹ്രസനാമത്തില്‍ ഈ ആശയം വിശദമാക്കുന്നു. 


ഓം ഏകാതപത്രതസാമ്മാജ്യപ്രദായൈ നമഃ 


36. ഏകാന്തപൂജിതാ 


ഏകാന്തത്തില്‍ പൂജിക്കപ്പെടുന്നവഠം. 28 ടാം നാമത്തിന്‍െറ 
വ്യാഖ്യാനത്തില്‍ ഉദ്ധരിച്ച ഗീതാശ്ലോകങ്ങാം ഓര്‍ക്കുക. ആരാധനയ്ക്ക്‌ 
ഏകാന്തത നല്ല പശ്ചാത്തലമാണ്റ്‌. ശബ്ദവും ബഹളവും ഇല്ലാത്ത ശുചിയായ 
സ്ഥലത്ത്‌ നിവര്‍ന്നിരുന്ന്‌ കര്‍മ്മേന്ദ്രിയങ്ങളെ ബന്ധിച്ച്‌ ജ്ഞാനേന്ദ്രിയങ്ങളെ 
നിയന്ത്രിച്ച്‌ മനസ്സിനെ ദേവിയുടെ നേര്‍ക്കു നയിച്ചുള്ള പൂജ എളുപ്പത്തില്‍ 
ഫലപ്രാപ്തിയിലെത്തും. ആത്മനിയന്ത്രണം അഭ്യാസം കൊണ്ടു നേടിയാല്‍ 
ഏതുകോലാഹലത്തിലും മനസ്സു ദേവിയില്‍ നിന്നു വേര്‍പെടാതെ നിറുത്താന്‍ 
കഴിയും. അപ്പോഴും ഏകാന്തപൂജ മെച്ചമാണ്‌. 

മോക്ഷപ്രാപ്തി എന്ന ലക്ഷ്യത്തോടെ പുജിക്കപ്പെടുന്നവഠം എന്നും 
വ്യാഖ്യാനിച്ചുകാണുന്നു. ലക്ഷ്യം ഏതായാലും അന്തര്‍മുഖത്വം പൂജയ്ക്ക്‌ 
ആവശ്യമാണ്‌. “അന്തര്‍മുഖസമാരാദ്ധ്യാ, ബഹിര്‍മുഖസുദുര്‍ല്ലഭാ”” എന്നു 
ലളിതാസഹസ്രനാമം. 

പ്രളയം കഴിഞ്ഞുള്ള ശൂന്യതയില്‍ പുനഃസൃഷ്ടിക്കുള്ള ശക്തി തേടി 
ഈശ്വരനാല്‍ ഏകാന്തത്തില്‍ പൂജിക്കപ്പെടുന്നവരം എന്നും. 


ഓം ഏകാന്തപൂജിതായൈ നമഃ 


31 


ശ്രാ?ലളിതാധ്രിശത്‌ 


37. ഏധമാനപ്രഭാ 


വര്‍ദ്ധിച്ച പ്രഭയുള്ളവാം. എല്ലാ പ്രകാശവും ദേവിയുടെ വിഭൂതിയാണ്.. 
പ്രകാശം ജ്ഞാനമാണ്‌. സര്‍വജ്ഞാനനിധിയായ ലളിതാംബികയുടെ 
അനന്തപ്രഭയുടെ അലപമയുഖങ്ങളെയാണ്റ്‌ നാം ജ്ഞാനമെന്നു പറയുന്നതു്‌. 
നമുക്ക്‌ പ്രകാശത്തിന്‌ സുര്യചന്്രന്മാരുടെയും അഗ്നിയുടെയും 
നക്ഷത്രങ്ങളുടെയും സഹായം വേണം. സൂര്യചന്ദ്ര താരകാദികളുടെ പ്രകാശം 
ആവശ്യമില്ലാത്ത ജ്യോതിര്‍മണ്ഡലത്തിലാണ്്‌ ദേവിയുടെ ആസ്ഥാനം. സ്വയം 
ജ്യോതിയായ പരാശക്തിയുടെ പ്രഭയ്ക്ക്‌ ക്ഷയമില്ല. ഉത്തരോത്തരം അതു്‌ 
വര്‍ദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനാല്‍ ഏധമാനപ്രഭാ എന്നു നാമം. “പരം 
ജ്യോതി, പരം ധാമ" എന്നീ നാമങ്ങളില്‍ ലളിതാസഹസ്രനാമം ഈ ആശയം 
ആവിഷ്കരിക്കുന്നു. 


ഓം ഏധമാനപ്രഭായൈ നമഃ 


38. ഏജദനേജജ്ജഗദിീശ്വരീ 


ഏജത്‌ - ജീവനുള്ളത്‌, ചരമായതു്‌, അനേജത്‌ - ചലിക്കാത്തത്‌; 
ചരവും അചരവുമായ എല്ലാ ലോകങ്ങാംക്കും ഈശ്വരി ആയവാം. 
പരാശക്തിയായ ദേവി തന്നെയാണ്‌ ജഗ്ദ്രദുപത്തില്‍ വര്‍ത്തിക്കുന്നത്‌. 
ജഗത്തിലുള്ള ജീവനുള്ളതും ജഡവുമായ വസ്തുക്കാംക്ക്റ്‌ നിയാമക 
ചൈതന്യവും ലളിതാംബിക തന്നെ. ഏജത്തും അനേജത്തുമായി 
പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഈശ്വരി. 


“അനേകകോടിബ്രഹ്‌ മാണ്ഡജനനീ, ലീലാക് രഒപ്തരരഹ്‌മാണ്ഡ 
മണ്ഡലാ, ആബ്രഹ്മകീടജനനീ, ജഗദീകന്ദാ, ചേതനാരൂപാ, ജഡശക്തി”” 
തുടങ്ങി പല നാമങ്ങളില്‍ ലളിതാസഹസ്രനാമം ഈ ആശയം 
അവതരിപ്പിക്കുന്നു. 


ഓം ഏജദനേജജ്ജഗദീശ്വര്യൈെ നമഃ 


39. ഏകവീരാദിസംസേവ്യാ 


ഏകവീരന്‍ തുടങ്ങിയവരാല്‍ സേവിക്കപ്പെടുന്നവാം, ഏകവീരനാല്‍ 
മുഖ്യമായി സേവിക്കപ്പെടുന്നവാം എന്നു രണ്ടു തരത്തില്‍ ഈ നാമത്തെ 
വിഗ്രഹിക്കാം. ധൈര്യവും പരാക്രമവുമുള്ള യോദ്ധാവാണ്‌ വീരന്‍. 
അങ്ങനെയുളള വീരന്മാരില്‍ ശ്രേഷ്ഠന്‍ ഏകവീരന്‍. 


32. 


ശ്രാലളിതാധ്രരിശത? 


പുരാണകഥകളെ ആധാരമാക്കി അഗ്നി, വിഷ്ണു, ഭീഷ്മര്‍, വീരഭദ്രന്‍ 
തുടങ്ങി പലരെയും ഈ പദം കുറിക്കുന്നു. വിഷ്ണുവിനാല്‍ 
ആരാധിക്കപ്പെടുന്നവാം, അഗ്നിയാൽ ആരാധിക്കപ്പെടുന്നവാം എന്നിങ്ങനെ 
അര്‍ത്ഥം കല്പിക്കാം. 


ഇന്ദ്രിയജയം നേടലാണ്‌) യഥാര്‍ത്ഥവീര്യം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവരില്‍ 
സര്‍വ്ൃവശ്രേഷ്ഠന്‍ യോഗീശ്വരേശ്വരനായ ശിവന്‍. ഈ പക്ഷത്തില്‍ ശിവനാല്‍ 
ആരാധിക്കപ്പെടുന്നവഠം. യോഗിശ്രേഷ്ഠന്മാരില്‍ പലരെയും ഏകവീരന്‍ എന്നു 
കുറിക്കാം. മഹഠയോഗിമാരാല്‍ ആരാധിക്കപ്പെടുന്നവഠം എന്നും 
വ്യാഖ്യാനിക്കാം. 


വീരശബ്ദം നടനെയും കുറിക്കും. ഏകവീരന്‍ ശ്രേഷ്ഠനായ നടന്‍. 
നൃശഷ്ഠരായ നടന്മാരാല്‍ ആരാധിക്കപ്പെടുന്നവഠം എന്നും വ്യാഖ്യാനം. 


“ഏകവീരാ' എന്നു സ്ത്രീലിംഗശബ്ദമായും വിഗ്രഹിക്കാം. അപ്പോം 
്യാമള, വാരാഹി, തുടങ്ങിയ പരിവാരദേവിമാരാല്‍ സ്േവിക്കപ്പെടുന്നവഠം 
എന്ന്‌്‌ അര്‍ത്ഥം. 


ലളിതാസഹ്രസനാമത്തില്‍ “ഷവ്രായാധ്യാ” എന്നു നാമം. 
ഓം ഏകവീദാദിസംസേവ്യായൈ നമഃ 


40. ഏകപ്രാഭവശാലിനീ 


ഏകമായ പ്രാഭവത്തോടുകൂടിയവരം. ഇവിടെ ഏകശബ്ദത്തിന്്‌ 
അതുല്യമായത)്‌ സര്‍വശ്രേഷ്ഠമായത്ു്‌ എന്നര്‍ത്ഥം. അതുല്യമായ 
പ്രാഭവത്തോടുകുടിയവാം. മറ്റെല്ലാ ശക്തികഠംക്കും പരയായ ശക്തി. 
പരാശക്തി. 


ഓം ഏകപ്രാദവശാലിന്ന്യൈ നമഃ 


ഏ എന്ന രണ്ടാമത്തെ മന്ത്രാക്ഷരം കൊണ്ടു തുടങ്ങുന്ന 
ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. മുന്നം അക്ഷരമായ 
“ഇ” കൊണ്ടു തുടങ്ങുനാ നാമങ്ങഠ. ആരംഭിക്കുന്നു. 


41. ഈകാരരൂപാ 


ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ മൂന്നാമത്തെ ത.ക്ഷരമായ ഈകാരമായി രൂപം 
പൂണ്ടവഠം. ഈകാരം മഹാലക്ഷ്മിയെ കുറിക്കുന്നു. വസ്തുക്കളിലും 
ജീവികളിലും ആഹ്ലാദമായും സമ്പത്തായും  ആകര്‍ഷകത്വമായും കലകളില്‍ 


33 


ശ്രീലളിതാത്രിശത? 


രസമായും മഹാലക്ഷ്മീചൈതന്യമായി വര്‍ത്തിക്കുന്നവാം. 


ഈകാരം പുല്ലിംഗമായി സ്വീകരിച്ചാല്‍ കാമദേവന്‍ എന്നര്‍ത്ഥം. ഈ 
അര്‍ത്ഥത്തില്‍ ജീവികളെ പരസ്പരം ബന്ധിക്കുകയും പ്രപഞ്ചപ്രവര്‍ത്തനം 
സാദ്ധ്യമാക്കുകയും ചെയുന്ന രതിക്ക്‌ ആധാരമായി വര്‍ത്തിക്കുന്നവാം. 


“ഈ എന്ന ക്രിയാധാതുവിന്റ്‌ വ്യാപിക്കുക, ചലിക്കുക, ഉണ്ടാകുക 
എന്നിങ്ങനെ ബന്ധപ്പെട്ട അര്‍ത്ഥങ്ങാം. ഈ അര്‍ത്ഥം കൊണ്ടു വ്യാഖ്യാ 
നിച്ചാല്‍ വ്യാപനശീല, വിഷ്ണുരൂപിണി എന്നര്‍ത്ഥം. 


മന്ത്രവ്യാഖ്യാനത്തില്‍ ക, ഏ എന്ന രണ്ടക്ഷരങ്ങാം കൊണ്ട്‌്‌ ഉദ്ധരി 
ക്കപ്പെട്ട കാമേശ്വരതത്ത്വത്തെയും കാമേശ്വരീതത്ത്വത്തെയും ഏകോപിപ്പി 
ക്കുന്ന ശിവശക്തൈക്യരൂപിണിയായി പ്രപഞ്ചരൂപത്തില്‍ വ്യാപിക്കുന്നവരം. 
“ഈ വ്യാപ്താവിതി ധാതോസ്തസ്യാവ്യാച്തിസ്(്രിത?യവരീണാരീത്ഥ?”" 
എന്ന്‌ വരിവസ്യാരഹസ്യം. 


ഓം ഈകാരരൂപായൈ നമഃ 


42. ഈശിത്രീ 


നിയ്യന്ത്രിക്കുന്നവാം, ഭരിക്കുന്നവഠം. സര്‍വപ്രപഞ്ചങ്ങളുടെയും 
പ്രവര്‍ത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പരാശക്തി. എല്ലാത്തിനെയും പ്രേരിപ്പി 
ക്കുന്നവാം. 


വ്യക്തികളുടെയോ സമൂഹത്തിന്‍െറയോ ഇച്ഛ സമൂഹത്തിന്‍െറ 
പ്രവര്‍ത്തനമായി രാഷ്ര്രങ്ങളും ശാസ്ര്തസംവിധാനങ്ങളുമായി രൂപം 
കൊള്ളുന്നു. വ്യക്തിയുടെ ചേതനയായാലും സമൂഹചേതനയായാലും 
അതിനു പ്രേരകമാകുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും പരയായ 
ചിച്ഛക്തിയാണ്്‌. പ്രവര്‍ത്തനത്തിനു പ്രേരണയായും പ്രവര്‍ത്തനമായും 
പ്രവര്‍ത്തനഫലമായും ഫലഭോക്താവായും വര്‍ത്തിക്കുന്നതിനാല്‍ ഈശിത്രീ 
എന്നു നാമം. 


ഓം ഈശിത്ര്ര്ൈ നമഃ 


43. ഈപ്സിതാര്‍ഥപ്രദായിനീ 


ഈപ്‌സിതമായ അര്‍ത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നവരം. എല്ലാ 
പ്രവര്‍ത്തനങ്ങളും സ്വാഭാവികമായി ഫലങ്ങളുളവാക്കുന്നു. മനുഷ്യര്‍ 


34 


ശ്രിലളിതാത്രിശത? 


സാമാന്യമായി ഫലം ആഗ്രഹിച്ചു പ്രവര്‍ത്തിക്കുന്നവരാണ്റ്‌. നിഷ്കാമമായ 
പ്രവര്‍ത്തനം പോലും മോക്ഷപ്രാപ്തി എന്ന ഫലത്തെയെങ്കിലും 
ലക്ഷ്യമാക്കുന്നതായി കാണാം. സ്വാര്‍ത്ഥലാഭത്തിനുള്ള ആഗ്രഹം 
കുറയ്ക്കാന്‍ അഭ്യാസം കൊണ്ടും മനോനിയന്ത്രണം കൊണ്ടും ഒട്ടൊക്കെ 
കഴിയും. ആരാധനകളും ഉപാസനയും ഫലാപേക്ഷയോടെ ചെയ്യുന്നവരാണ്‌ 
അധികം പേരും. 


ആഗ്രഹങ്ങാം എന്തുതന്നെയായാലും അതു സാധിച്ചുകൊടുക്കുന്ന 
വളാണ്ട്‌ ലോകമാതാവ്്‌. അമ്മയെ ആശ്രയിക്കുന്നവര്‍ക്ക$്‌ അമ്മയുടെ 
കാരുണ്യം കൊണ്ട്‌്‌ ദുഷ്ടചിന്തകാം ഉണ്ടാവുകയില്ല. ഈപ്സിതം 
സദ്ഭാവപ്രേരിതമായിരിക്കും. ആ ആഗ്രഹങ്ങാം അമ്മ പ്രദാനം ചെയ്യും. ഇവിടെ 
അമ്മ എന്ന സങ്കലപത്തിന്്‌ പ്രാധാന്യമുണ്ട്‌. വേണ്ടാത്തതും അരുതാത്ത 
തുമായ ഒന്നിനുവേണ്ടി കുട്ടി വാശിപിടിച്ചു കരയുമ്പോഠം അതില്‍ നിന്നു 
കുട്ടിയുടെ ശ്രദ്ധ കാശലപൂര്‍വവം മാറ്റി കുട്ടിക്കു ഗുണകരമായ എന്തെങ്കിലും 
കൊടുത്ത്‌ അമ്മ സമാധാനിപ്പിക്കുന്നതുപോലെ ജഗദംബയും തന്‍െറ 
ഭക്തന്‍െറ മനസ്സില്‍ നല്ല ആഗ്രഹങ്ങം ഉണ്ടാക്കുകയും അതു്‌ സാധിപ്പിച്ച്‌ 
അവനെ സന്തോഷിപ്പിക്കുകയും ചെയുന്നു. ആഗ്രഹങ്ങാം എന്താണെന്നു്‌ 
അമ്മയോടു പറയേണ്ട ആവശ്യവും ഇല്ല. 


““ത്വദന്യ? പാണിഭ്യാമഭയവരദോ ദൈവതഗണ? 
ത്വമേകാ നൈവാസി്‌ പ്രകടിതവരാഭിത്യഭിനയാ 
ഭയാരത്താതും ദാതും ഫലമപചിച വാഞ്ഛാസമഗികം 
ശരണ്വയേലോകാനാം തവ ഹി ചരണാവേവ നിപുണ്ണ”" 


(ലോകങ്ങാംക്കു ശരണ്യയായ അല്ലയോ ദേവീ! അന്യദേവഗണങ്ങാം 
അഭയവരദമുദ്രകാം കൈകാം കൊണ്ടു കാണിക്കുന്നു. നിന്തിരുവടി 
വരാഭീതികളായ മുദ്രകഠം പ്രകടിപ്പിക്കുന്നില്ല. ഭയത്തില്‍ നിന്നു രക്ഷിക്കാനും 
ആഗ്രഹിച്ചതിലേറെ ഫലം നല്‍കാനും അവിടത്തെ തൃപ്പാദങ്ങാം തന്നെ 
സമര്‍ത്ഥങ്ങളാണല്ലോ) എന്നു സൌന്ദര്യലഹരിയില്‍ ശങ്കരാചാര്യര്‍. ദേവിയെ 
സ്തുതിക്കുന്നു. 


ലളിതാസഹസ്രനാമത്തില്‍ “കാമദായിനീ' “ഭക്തസവഭാഗ്യദായിനീ' 
“വാഞ്ഛിതാര്‍ഥ്പ്രദായിനീ' ഭക്തിമത്കല്പലതികാ” എന്നീ നാമങ്ങഠം ഈ 
ആശയം അവതരിപ്പിച്ചിരിക്കുന്നു. 


ഓം ഈപ്സിതാര്‍ഥപ്രദായിന്വ്യെ നമഃ 


35 


ശ്രീലളിതാശതിശത? 


44. ഈദൃഗിത്യവിനിര്‍ദേശ്യാ 


ഈദ്യക്‌ - ഇതി - അവിനിര്‍ദേശ്യാ - ഇന്നവിധത്തിലുള്ളവാം എന്നു്‌ 
നിര്‍ദ്ദേശിക്കപ്പെടാന്‍ ആകാത്തവഠം. 


എങ്ങനെയുള്ളവളാണ്‌്‌ ലളിതാംബിക എന്ന്‌ ആര്‍ക്കും നിര്‍ദ്ദേശി 
ക്കാനാവില്ല, പരമയോഗികാം വേദങ്ങളിലെല്ലാം ആരാഞ്ഞിട്ടും അതു 
കണ്ടെത്താന്‍ കഴിഞ്ഞിട്ടില്ല. 


ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ മറ്റൊരാഠംക്കു വിവരിച്ചു 
കൊടുക്കുമ്പോരം ഇന്നതുപോലെയെന്നോ ഇന്നദേശത്തുള്ളതെന്നോ 
ഇന്നകാലത്തുള്ളതെന്നോ പറയേണ്ടിവരും. അരൂപയും ദേശകാലാ 
പരിച്ഛിന്നയുമായ ലളിതാംബികയെ അത്തരത്തില്‍ നിര്‍ദ്ദേശിക്കാനാവില്ല. 
ത്രിപുരോപനിഷത്ത്റ്‌ ദേവിയെ “ഹേതുദൃഷ്‌ ടാന്തവര്‍ജിതാ'- എന്നു 
വിവരിക്കുന്നത$ ഇക്കാരണത്താലാണ്‌. പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള 
ചരാചരങ്ങളായ സകലതും ദേവിതന്നെയാകയാല്‍ ഏതിനെയും 
ദേവീരൂപമായി പറയാം. ദേവിയുടെ അനനത്തവിഭൂതികളുടെ അല്പ 
സ്ഫുരണങ്ങാം മാത്രമേ മഹാകവികളുടെയും, മഹാന്മാരായ ജഷിമാരു 
ടെയും, വേദങ്ങളുടെയും, ഉപനിഷത്തുകളുടെയും, വാക്കുകഠം ഉഠംക്കൊ 
ള്ളുന്നുള്ളു. “ന തസ്യ പ്രതിമാ അപ്തി'” എന്നു ശ്രുതി. “തനക്കു 
വമൈയില്ലാതാന്‍ '” എന്നു തിരുവള്ളുവര്‍ തിരുക്കുറളില്‍ ഈശ്വരനെ 
വിവരിക്കുന്നു. 

ലളിതാസഹസ്രനാമത്തില്‍, നിസ്തുലാ, നിരുപമാ, ദേശകാലാപരി 
ച്ഛിന്നാ' തുടങ്ങി പല നാമങ്ങഠാം ഈ ആശയം അവതതരിപ്പിക്കുന്നു. 


ഓം ഈദൃഗിത്യവിനിര്‍ദേശ്യായൈ നമഃ 


45. ഈശ്വരത്വവിധായിനീ 

ഈശ്വരത്വം നല്‍കുന്നവാം, ഈശ്വരത്വം എന്തെന്നു വിധിക്കുന്നവാം. 
ഐശ്വര്യമുള്ള ഭാവം ഈശ്വരത്വം. ഈ അര്‍ത്ഥത്തില്‍ അണിമ തുടങ്ങിയ 
അഷ്‌ടൈശ്വര്യങ്ങളും തന്‍െറ ഭക്തര്‍ക്കു നല്‍കുന്നവാം എന്നര്‍ത്ഥം. 
ഐശ്വര്യം എന്നപദത്തിന്റ്‌ വ്യാവഹാരികമായി സമ്പത്ത്‌, സുഖം, ആരോഗ്യം, 
എന്നിങ്ങനെയും അര്‍ത്ഥം. ഈ പക്ഷത്തില്‍ ഭാതികസുഖങ്ങഠം നല്‍കുന്നവാം 
എന്നു വ്യാഖ്യാനം. 


ഈശ്വരശബ്ദം പരമേശ്വരനെ കുറിക്കുന്നു. ഈശ്വരത്വം ഈ 


36 


ശ്രാലളിതാത്രിശത? 


പക്ഷത്തില്‍ ശ്രീപരമേശ്വരന്‍െറ പ്രഭാവമാണ്‌. സൃഷ്ടിസ്ഥിതിലയങ്ങാക്കുു്‌ 
ഈശ്വരനെ ശക്തനാക്കുന്നത്റ്‌ ഈശ്വരിയായ ലളിതാംബികയാണു. 


“ശിവശ്ക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും 
നചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമചി”" 


(ശിവന്‍ ശക്തിയോടു ചേര്‍ന്നാല്‍ പ്രഭവിക്കാന്‍ ശക്തനായിത്തീരുന്നു. 
അപ്രകാരമല്ലെങ്കില്‍ - ശക്തിയോടു ചേരുന്നില്ലെങ്കില്‍ - ശിവന്‍ 
ദേവനാണെങ്കിലും സ്പന്ദിക്കാന്‍ പോലും കഴിവില്ലാത്തവനാകുന്നു.) എന്നു്‌ 
സൌന്ദര്യലഹരി. 


ബ്രഹ്മാവ്‌, വിഷ്ണു, ശിവന്‍ എന്നിവരെയും ഇന്ദ്രാദിദേവകളെയും 
ഈശ്വരന്മാരെന്നു പറയാറുണ്ട്‌. ഐശ്വര്യസമഗ്രത അവര്‍ക്കെല്ലാമുണ്ടു്‌. 
ഓരോരുത്തരുടെയും ശക്തിയും പ്രവര്‍ത്തനവും ദേവി സംവിധാനം ചെയ്ത 
പ്രവര്‍ത്തന്ക്രമത്തിന്‍െറ ഭാഗമാണ്‌. അങ്ങനെ ഈശ്വരത്വത്തെ വിധാനം 
ചെയ്തവാം. 


ഈശ്വരശബ്ദത്തിന്റ്‌ നേതാവ്‌, അധിപതി എന്നിങ്ങനെയും അര്‍ത്ഥം. 
മനുഷ്യരില്‍ ചിലര്‍ അധികാരം കൊണ്ടോ ജ്ഞാനവൈരാഗ്യാദികഠം 
കൊണ്ടോ മറ്റുള്ളവര്‍ക്ക്‌; ഈശ്വരന്മാരായി കാണുന്നുണ്ടു്‌. അവര്‍ക്കു്‌ 
ഈശ്വരത്വം നല്‍കിയവാം. 

“തേ സമ്മതാ ജനപചദേഷു ധനാനി തേഷഥം 

തേഷാം യശാംസി ന ച സിദതി ധര്‍മ്മവര്‍ഗ? 

ധന്യാസ്ത ഏവ നിഭ്യതാത്മജഭ്ൃത്യദാരാഃ 

യേഷാം സദാ/ഭ്യുദയദാ ഭവതര്‍ പ്രസന്നാ" 


(ദേശങ്ങളില്‍ ജനസമ്മതരായും സമ്പന്നരായും യശസ്വികളായും 
ധര്‍മ്മാദികാം ക്ഷയിക്കാത്തവരായും വിനീതരായ പുത്രഭൃത്യദാരാദികളാല്‍ 
ധന്യരായും ഉള്ളവരെല്ലാം നിന്തിരുവടിയുടെ പ്രസാദമുള്ളവരാണ്യ്‌. അവരുടെ 
അഭ്യുദയം നിന്തിരുവടി നല്‍കുന്നതാണ്‌.) എന്നു ദേവീമാഹാത്മ്യം. 


ഓം ഈശ്വരത്വവിധായിന്്യ നമഃ 


46. ഈശാനാദിബ്രഹ്മമയീ 


ഈശാനന്‍ തുടങ്ങിയ ഡ്രഹ്മന്മാരുടെ രൂപം സ്വീകരിച്ചുവാം. 
ബ്രഹ്മാവ്‌, വിഷ്ണു, രുദ്രന്‍, ഈശ്വരന്‍, സദാശിവന്‍ എന്നിവരെ ചേര്‍ത്തു 


7 


ശ്രിലളിതാധ്രിശത? 


“പഞ്ചബ്രഹ്മങ്ങാം” എന്നു പറയുന്നു. ഇവര്‍ ദേവിയില്‍ നിന്നു ഭിന്നരല്ല. 
ദേവിയുടെ മൂര്‍ത്തികളാണ്‌്‌. ശക്തിയുക്തരല്ലാത്തപ്പോഠം പ്രവര്‍ത്തിക്കാന്‍ 
കഴിവില്ലാത്തവരായിരിക്കും. അപ്പോം അവരെ “പഞ്ചപ്രേതങ്ങഠം" എന്നു 
പറയും. ശക്തി കൂടി ചേരുമ്പോഠം സൃഷ്ടിസ്ഥിതിലയതിരോധാ 
നാനുഗ്രഹരൂപമായ പ്രപഞ്ച പ്രവര്‍ത്തനത്തിനുശക്തരായിത്തീരും. അപ്പോം 
പഞ്ചപ്രഹ്മങ്ങാം. 


ഈശാനന്‍, തത്പുരുഷന്‍, അഘോര, വാമദേവന്‍, സദ്യോജാതന്‍ 
എന്നീ ശിവമൂര്‍ത്തികളെ ആഗമങ്ങളില്‍ പഞ്ചബ്രഹ്മം എന്ന പദം കൊണ്ടു 
കുറിക്കാറുണ്ട്‌. ഈ മൂര്‍ത്തികളായി രൂപം പുണ്ടവാം എന്നും വ്യാഖ്യാനിക്കാം. 


“പബ്രഹ്മരൂപാ, ഗോവിന്ദരുപിണി, രുദ്രരൂപാ, ഈശ്വരീ, സദാശിവാ, 
പഞ്ചപ്രഹ്മസ്വരുപിണീ” തുടങ്ങി പല നാമങ്ങളിലായി ലളിതാസഹസ്രനാമം 
ഈ ആശയം അവതതരിപ്പിക്കുന്നു. 


ഓം ഈശാനാദിബ്രഹ്മമയ്യ്യൈ നമഃ 


47. ഈശിത്വാദൃഷ്ടസിദ്ധിദാ 


ഈശിത്വം തുടങ്ങിയ അസഷ്ടസിദ്ധികാം നല്‍കുന്നവാം. 


““അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാ തഥാ 
ഈശിത്വഞ്ച വശിത്വഞ്ച പ്രാപ്തി പ്രാകാശ്യമേവച്‌ 


എന്ന്‌ അമരകോശം അഷ്ടസിദ്ധികളെ അവതതരിപ്പിക്കുന്നു. യോഗിക്ക്‌ 
ലഭിക്കുന്ന ഈശ്വരഭാവങ്ങളാണ്‌്‌ ഇവ. മനുഷ്യനില്ലാത്ത സിദ്ധികഠം. 


(അണിമാ - ഇഷ്ടം പോലെ ചെറുതാകാനുള്ള കഴിവ്‌. മഹിമാ - എത്ര 
വേണമെങ്കിലും വലുതാകാനുള്ള കഴിവ്‌. ലഘിമാ - ശരീരത്തിന്‍െറ ഭാരം 
കുറയ്ക്കാനുള്ള കഴിവ്‌. ഗരിമാ - ഭാരം വര്‍ദ്ധിപ്പിക്കാനുള്ള കഴിവ്‌. ഈശിത്വം 
- നിശ്ചയങ്ങാം നടപ്പിലാക്കാനുള്ള കഴിവു വശിത്വം - ആരെയും വശത്താ 
ക്കാനുള്ള കഴിവ്‌. പ്രാപ്തി - എന്തും ചെയ്യാനുള്ള കഴിവ്‌. പ്രാകാശ്യം - 
എപ്പോഠം എവിടെ പ്രകാശിക്കാനുദ്ദേശിക്കുന്നോ അവിടെ 
പ്രത്ൃക്ഷപ്പെടാനുള്ള കഴിവു). 


അഷ്ടൈശ്വര്യങ്ങളില്‍ ഈശിത്ചം മറ്റ്റ്‌ ഏഴും ഉഠംക്കൊള്ളുന്നതിനാല്‍ 
അതിനു മുഖ്യസ്ഥാനം നല്‍കിക്കൊണ്ട്‌ ഈശിത്വാദി - എന്നു നാമത്തില്‍ 
പ്രയോഗിച്ചിരിക്കുന്നു. 


38 


ശ്രാലളിതാത്രിശത? 


യോഗചര്യാക്രമങ്ങളുടെ അഭ്യാസം കൊണ്ടു മാത്രം ഈ സിദ്ധികഠം 
ലഭിക്കുകയില്ല. ദേവിപ്രസാദം വേണം. ദേവീപ്രസാദമുള്ളവര്‍ക്കുു്‌ ക്ലിഷ്ടമായ 
തപശ്ചര്യകഠം ഇല്ലാതെയും സിദ്ധികഠം സ്വായത്തമാകും. 


“മഹാസിദ്ധി, മഹൈശ്വര്യാ, സിദ്ധേശ്വരീ” തുടങ്ങി പല നാമങ്ങളില്‍ 
ലളിതാസഹ്സസനാമം ഈ ആശയം പ്രകടമാക്കുന്നു. 


ഓം ഈശിത്വാദൃഷ്ടസിദ്ധിദായൈ നമഃ 


48. ഈക്ഷിത്രീ 


കാണുന്നവാം. സര്‍വലോകവ്യാപ്തയായ ദേവി എല്ലാം കാണുന്നു. 
എല്ലാം അറിയുകയും ചെയുന്നു. വ്യക്തികളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളും 
ചിന്തകാംക്കു പ്രേരകമായ ഭാവങ്ങളും അമ്മ കണ്ടറിയുന്നു. 


““സരിവത? പാണിചരണേ സര്‍വതോക്ഷി ശിരോമുഖേ 
സരീവതഃ ശ്രവണ്രഘാണേ നാരായണി നമോസ്തുതേ” 


എന്ന്‌ ദേവീമാഹാത്മൃത്തില്‍ അധികപാഠമായി ചില ഗ്രന്ഥങ്ങളില്‍ 
കാണുന്ന ശ്ലോകം ഈ ആശയം വ്യക്തമാക്കുന്നു. ലോകമാതാവിന്‍െറ 
കൈകളും കാലുകളും കണ്ണുകളും ശിരസ്സും മുഖവും കാതും നാസികയും 
പ്രപഞ്ചത്തില്‍ എളല്ലായിടത്തുമുണ്ടു്‌. എല്ലാം കാണുന്നവളാകയാല്‍ ഈ 
ക്ഷിത്രീ, 


*വിശ്വസാക്ഷിണീ, മഹാപ്രളയസാക്ഷിണീ, മഹേശ്വരമഹാകല്‍പമഹാ 
താണ്ഡവസാക്ഷിണീ, സര്‍വജ്ഞാ” എന്നീ നാമങ്ങളാല്‍ ലളിതാസഹസ്ര 
നാമം ദേവിയെ കാലാതീതയായി സര്‍വസാക്ഷിണിയായി വര്‍ത്തിക്കുന്ന 
വളായി സ്തുതിക്കുന്നു. 


ഓം ഈക്ഷിത്ര്യൈ നമഃ 


49. ഈക്ഷണസൃഷ്ടാണ്ഡകോടീ 


നോട്ടം കൊണ്ടു്‌ ബ്രഹ്‌ മാണ്ഡകോടികളെ സൃഷ്ടിക്കുന്നവാം. 
അമ്മയുടെ നോട്ടംകൊണ്ടുള്ള ആജ്‌ ഞയനുസരിച്ച്്റ്‌ പ്രപഞ്ചങ്ങാഠം 
ഉണ്ടാകുന്നു. പ്രളയകാലത്ത്‌ എല്ലാം തന്നില്‍ ഒതുക്കുന്ന സദാശിവന്‍ 
ദേവിയുടെ ക്ഷണമാത്രചലിതമായ പുരികക്കൊടികാം കൊണ്ട്‌ നല്‍കുന്ന 
ആജ്ഞയെ അവലംബിച്ച്‌; അവയെ വീണ്ടും സൃഷ്ടിക്കാനുള്ള അനുമതി 


39 


ശ്രീലളിതാസ്രിശത? 


നല്‍കുന്നു എന്ന്‌ സൌന്ദര്യലഹരി ഇരുപത്തിനാലാം ശ്ലോകം 


““ലീലാക്ങപ്തബ്രഹ്മാണ്ഡമണ്ഡലാ, ഉന്മേഷനിമിഷോത്പന്ന വി 
പന്നഭുവനാവലീ, അനേകകോടിബ്രഹ്‌ മാണ്ഡജനനീ”” എന്നു ലളിതാ 
സഹസ്രനാമം. 


ഓം ഈക്ഷണസൃഷ്ടാണ്ഡകോട്യ്യൈ നമഃ 


50. ഈശ്വരവല്ലഭാ 


ഈശ്വരന്‍െറ പത്നി. ഈശ്വരപദം മുഖ്യമായി ശിവനെ കുറിക്കുന്നു. 
പരമാത്മാവ്‌, രക്ഷിതാവ്‌, കാമദേവന്‍, വിഷ്ണു എന്നീ അര്‍ത്ഥങ്ങളും 
ഈശ്വരശബ്ദത്തിനുണ്ടു്‌. ഇതില്‍ ഏതര്‍ത്ഥം സ്വീകരിച്ചാലും ദേവി 
ഈശ്വരവല്ലഭയാണ്റ.. 


“ഗിരാമാഹുരി ദേഹം ദ്രുഹിണഗ്യഹണീമാഗമവിദോ 
ഹരേ? ചത്ത?ം പദ്മാം ഹരസഹചരിീമ്രദിതനയാം 
തുരീയാ കാചി ത്വം ദുരധിഗമനിസ്ത്റീമമഹിമാ 
മഹാമായാ വിശ്വം (്രമയസി പരപ്രഹ്മമഹിഷി”” 


എന്ന സൌന്ദര്യലഹരീശ്ലോകത്തില്‍ ദേവിയെ (്രഹ്മപത്തിയായും 
വിഷ്ണുവിന്‍െറ പത്തിയായും ഹരന്‍െറ സഹചരിയായും തുരീയയായി 
പരപ്രഹ്മമഹിഷിയായും വിവരിക്കുന്നു. 


ഓം ഈശ്വരവല്ലഭായൈ നമഃ 


51. ഈഡിതാ 


സ്തുതിക്കപ്പെട്ടവഠം, പ്രശംസിക്കപ്പെട്ടവഠം. വേദങ്ങളും ആഗമങ്ങളും 
പുരാണേതിഹാസങ്ങളും ദേവിയുടെ അനന്തവിഭുതികളെ സ്തുതിക്കുന്നു. 
ത്രന്തശാസ്ത്രങ്ങളും കോടിക്കണക്കിനുള്ള മ്രന്തങ്ങളും ദേവീസ്തുതി 
പരങ്ങളാണ്റ.. ത്രിമൂര്‍ത്തികളും ദേവന്മാരും അസുരരും ഗന്ധര്‍വകിന്നരാദികളും 
ദേവീശക്തികളെ ഉപാസിക്കുന്നു. ഏവരാലും സ്തുതിക്കപ്പെടുന്നവളാകയാല്‍ 
“ഈഡിതാ' എന്നു നാമം. “ബ്രഹ്‌ മോപേന്ദ്രമഹേന്ദ്രാദിദേവസംസ്തൂത 
വൈഭവാ, മൂുലമ്രന്രാത്മികാ, ശാരദാരാധ്യാ, മഹാഭൈരവപൂജിതാ, 
ഹരിബ്രഹ്മേന്ദ്രസേവിതാ, പുലോമജാര്‍ച്ചിതാ, കടാക്ഷകിങ്കരീഭൂതകമലാ 
കോടിസേവിതാ, ഗന്ധര്‍വ്വസേവിതാ, ഭഗാരാധ്യാ, ഗുഹൃകാരാധ്യാ, ലജ്ജാ 


40 


ശ്രാലളിതാൃതിശത? 


രംഭാദിവന്ദിതാ, വീരാരാധ്യാ, മാര്‍ത്താണ്ഡഭൈരവാരാധ്യാ, ബുധാര്‍ചിതാ, 
സര്‍വോപനിഷദുദ്ഘുഷ്ടാ, ധീരസമര്‍ച്ചിതാ, ശ്രുതിസംസ്തുതവൈഭവാ, 
സുവാസിന്യര്‍ചനപ്രീതാ, ദശമുദ്രാസമാരാധ്യാ”” എന്നിങ്ങനെ അനേകം 
നാമങ്ങളാല്‍ ലളിതാസഹസ്രനാമം ഈ ആശയം അവതതരിപ്പിക്കുന്നു. 


ഓം ഈഡിതായൈ നമഃ 


52. ഈശ്വരാര്‍ധാംഗശരീരാ 


ഈശ്വരന്‍െറ - ശിവന്‍െറ പകുതി അംഗം തന്‍െറ ശരീരമായുള്ളവാം. 
ശിവന്‍െറ അര്‍ദ്ധനാരീശ്വരമൂര്‍ത്തി പ്രസിദ്ധം. 


പാര്‍വ്വതീദേവിയുടെ നിര്‍ദ്ദേശപ്രകാരം ദുര്‍ഗ്ഗാദേവി മഹിഷാസുരനെ 
വധിച്ചു. മഹിഷാസുരവധം സകലലോകങ്ങാംക്കും സന്തുഷ്ടി ഉളവാക്കി. 
ശ്രീപരമേശ്വരന്‍ പാര്‍വ്ൃതീദേവിയെ അഭിനന്ദിച്ച്‌ തന്‍െറ മടിയില്‍ ഇരുത്തി. 
ദേവി ശിവശരീരത്തില്‍ ലയിച്ചു ചേര്‍ന്നു. അപ്പോം ശിവശരീരത്തിന്‍െറ 
ഇടതുഭാഗം സ്ത്രീരൂപമായി മാറി. ആ ഭാഗത്തുള്ള ആഭരണങ്ങളും സ്ത്രീയ്ക്കു 
ചേരും വണ്ണം രൂപം കൊണ്ടു. ഇങ്ങനെയാണ്‌ അര്‍ദ്ധനാരീശ്വരന്‍െറ 
ഉത്പത്തിയെ സ്‌കാന്ദപുരാണം വര്‍ണ്ണിക്കുന്നത്‌. 


സൃഷ്ടിക്ക്‌ ഉദ്യുക്തനായ ബ്രഹ്മാവ്‌ ശിവനെ ഉദ്ദേശിച്ചു തപസ്സു 
ചെയ്തുവെന്നും അതില്‍ പ്രസാദിച്ച ശിവന്‍െറശരീരത്തില്‍ നിന്ന്‌ പകുതി 
സ്ര്രീയും പകുതി പുരുഷനുമായി ശിവശക്‌ ത്യ്യെക്യരൂപത്തില്‍ 
അര്‍ദ്ധനാരീശ്വരന്‍ ഉണ്ടായി എന്നും ശതരുദ്രസംഹിതയില്‍ മറ്റൊരു കഥ 
കാണുന്നു. 


അതിശ്രേഷ്ഠമായ പരസ്‌ പരാശ്രയമാണ്റ്‌ ശിവനും ശക്തിയും 
തമ്മിലുള്ളത്യ. ശിവന്‍ തന്നെയാണ പ്രപഞ്ചരുപത്തില്‍ വര്‍ത്തിക്കുന്നതെന്നും 
ശക്തികൂടെ ചേര്‍ന്നാലേ ശിവനു പ്രദവിക്കാന്‍ ശക്തി ഉണ്ടാവുകയുള്ളു 
എന്നും ശക്തി കൂടിച്ചേര്‍ന്നില്ലെങ്കില്‍ ദേവനായ ശിവന്‌ സ്പന്ദിക്കാന്‍ പോലും 
കഴിയുകയില്ലെന്നും സൌന്ദര്യലഹരിയുടെ ഒന്നാം ശ്ലോകത്തില്‍ ശങ്കരഭഗവത്‌ 
പാദര്‍ ശിവശക്തികളുടെ അവിനാഭാവബന്ധം അവതതരിപ്പിക്കുന്നു. വാക്കും 
അര്‍ത്ഥവും പോലെയാണ്‌ ലോകപിതാക്കളായ പാര്‍വതീപരമേശ്വരരുടെ 
ബന്ധമെന്ന്‌ കാളിദാസന്‍ രഘുവംശത്തില്‍ പ്രസ്താവിക്കുന്നു. 


ശിവശക്തിതത്ത്വങ്ങാം പരസ്പരപുരകങ്ങളാണെന്ന സത്യം ഈ നാമം 
വ്യക്തമാക്കുന്നു. “ശിവകാമേശ്വരാങ്കസ്ഥാ, ശിവമൂര്‍തിഃ, ശിവശക്ത്യ്ൈക്യ 


41 


ശ്രീലളിതാധ്രിശത? 


രൂപിണീ, സദാശിവകുടുംബിനീ, ശ്രീകണ്ഠാര്‍ധശരീരിണീ, കാമേശ്വരപ്രാണ 
നാഡീ, കാന്താര്‍ധവിഗ്രഹാ” തുടങ്ങി പല നാമങ്ങളില്‍ ലളിതാസഹ്രസനാമം 
ഈ ആശയം അവതരിപ്പിക്കുന്നു. 


ഓം ഈശ്വരാര്‍ധാംഗശരീരായൈ നമഃ 


53. ഈശാധിദേവതാ 


ഈശ്വരന്‌ അധിദേവതയായുള്ളവാം. എല്ലാ ഈശ്വരന്മാര്‍ക്കും 
അധിദേവതയായുള്ളവാം എന്നും വ്യാഖ്യാനം. ഈശത്വം നല്‍കുന്ന 
ശക്തികളെല്ലാം ദേവിയുടെ വിഭൂതികളാകയാല്‍ എല്ലാ ദേവന്മാരും 
ത്രിമൂര്‍ത്തികളും ദേവിയെ ആരാധിച്ച്‌ ശക്തി നേടുന്നു. 


ഈശനെ മാത്രം അധിദേവതയായി പൂജിക്കുന്നവാം, പരമപതി 
വ്രതയായ ശിവപത്നി എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. 


ഓം ഈശാധിദേവതായൈ നമഃ 


54. ഈശ്വരപ്രേരണകരീ 


ഈശ്വരനെ പ്രപഞ്ചരുപത്തില്‍ പ്രഭവിക്കുന്നതിനുപ്രേരിപ്പിക്കുന്നവരം. 
52 - ഠം നാമത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ സൂചിപ്പിച്ച സൌന്ദര്യലഹരീപദ്യം 
നോക്കുക. എല്ലാ ദേവന്മാരെയും അവരവരുടെ പ്രവര്‍ത്തനങ്ങാംക്കു 
പ്രേരിപ്പിക്കുന്നവഠം എന്നു വ്യാഖ്യാനം. 19 - ഠം നാമത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ 
ഉദ്ധരിച്ചിട്ടുള്ള സൌന്ദര്യലഹരിയിലെ ശ്ലോകം ഈ ആശയം വൃക്ത 
മാക്കുന്നുണ്ടു്‌. 


ഓം ഈശ്വരപ്രേരണകര്യൈ നമഃ 


55. ഈശതാണ്ഡവസാക്ഷിണീ 


ഈശന്‍െറ താണ്ഡവത്തിന്റ്‌ സാക്ഷിണിയായിരിക്കുന്നവാം. തീവ്രമായ 
അംഗചലനങ്ങളോടുകൂടിയ നൃത്തമാണു താണ്ഡവം. ഇവിടെ കല്പാന്ത 
കാലത്തു ശിവന്‍ ചെയ്യുന്ന സംഹാരതാണ്ഡവമാണു വിഷയം. മഹാകല്പ 
കാലത്തുള്ള പ്രളയത്തില്‍ ലോകങ്ങളെല്ലാം നശിക്കും. മഹേശ്വരന്‍ മാത്രം 
ശേഷിക്കും. അപ്പോം ആനന്ദോന്മത്തനായി ശിവന്‍ ചെയുന്ന താണ്ഡവ 
നൃത്തത്തിനു സാക്ഷിണിയായി ദേവി മാത്രമേ ഉണ്ടായിരിക്കൂ. വിശ്വം 
നശിക്കുമ്പോഴും നാശമില്ലാത്ത പരാശക്തിയാണ്‌; ലളിതാംബിക എന്നു്‌ ഈ 
നാമം കുറിക്കുന്നു. 


42 


ശ്രാലളിതാവയതിശത? 


“കച്പോചസംഹരണകല്പിതതാണ്ഥവസ്യ 
ദേവസ്യ ഖണ്ഡപരശേോ പരഭൈരവസ്യ 
പാശാങ്കുശൈക്ഷവശരാസനപുഷ്ചബാണൈഃ 
സാ സാക്ഷിണ? വിജയതേ തവ മുര്തിരേകമഥ”” 
എന്നു പഞ്ചദശീസ്തവം. 


“മഹേശ്വരമഹാകല്‍പമഹാതാണ്ഡവസാക്ഷിണീ” എന്നു ലളിതാ 
സഹസ്രനാമം. 


ഓം ഈശതാണ്ഡവസാക്ഷിണ്നയ നമഃ 


56. ഈശ്വ്രോത്സംഗനിലയാ 
ഈശ്വരന്‍െറ ഉത്സംഗത്തില്‍ സ്ഥിതിചെയുന്നവാം. ശങ്കരാഭിന്നയായ 
ദേവി എല്ലായ്പ്പോഴും ഭര്‍ത്താവായ ശങ്കരന്‍െറ മടിയില്‍ സ്ഥിതി ചെയ്യുന്നു. 


ശിവന്‍െറ ഇച്ഛാശക്തിയായി ശിവന്‍െറ ചൈതന്യമായി വര്‍ത്തിക്കുന്ന 
പരാശക്തി. 


““കാമേശ്വരാങ്കസ്ഥ സദാനിവാസേ 
കാലാത്മികേ കന്ദലിതാനുകന്വേ 
കല്പാവസാനോത്ഥിതകാലിരുപേ 
കാമപ്രദേ കച്ചലതേ നമസ്തേ” 


എന്ന്‌ ലളിതോപാഖ്യാനം 27 - ഠം അദ്ധ്യായത്തില്‍ ബ്രഹ്മാദിദേവകരം 
ദേവിയെ സ്തുതിക്കുന്നു. ““ശിവകാമേശ്വരാങ്കസ്ഥാ, ശിവാ സ്വാധീനവല്ലഭാ”" 
എന്നു ലളിതാസഹ്രസനാമം. 


ഓം ഈശ്വരോത്സംഗനിലയായൈ നമഃ 


57. ഈതിബാധാവിനാശിനീ 


ഈതിബാധകളെ നശിപ്പിക്കുന്നവാം. ഈതികളാകുന്ന ബാധകളെ 
നശിപ്പിക്കുന്നവഠം എന്നും ഈതികളെയും ബാധകളെയും നശിപ്പിക്കുന്നവഠം 
എന്നും വിഗ്രഹം. “ഈങ്‌ ഗതഈ”' എന്ന നിഷ്പത്തിയനുസരിച്ചു്‌, വന്നു 
കൂടുന്ന ആപത്തുകളാണ്ട്‌ ഈതികഠം. നാശം, നാടുവിട്ടുപോകല്‍, 
നാശകാരണങ്ങളായ കാലക്കേടുകാം എന്നു; ഈതിക്ക്്‌ അര്‍ത്ഥം. 


3 


ശ്രീലളിതാത്രിശതീ 


““ഈതിര്‍ ഡിംബേ പ്രവാസേതിവ്ൃഷ്ട്യാദി ഷഡ്സു ച സ്ത്രിയാം” 


എന്നു മേദിനീനിഘണ്ടു. നാശം, നാടുവിട്ടുപോകല്‍, അതിവ്ൃഷ്ടി 
തുടങ്ങിയ നാശകാരണങ്ങാം ഈതികരം. ഡിംബം യുദ്ധകലഹാദികളെ 
കുറിക്കുന്നു. പ്രവാസം നാടുവിട്ടുപോകല്‍. നാട്ടില്‍ കഴിയാനാകാത്ത 
പരിതഃസ്‌ഥിതികളുണ്ടാകു മ്പോഴാണ്‌ പണ്ടൊക്കെ ദേശാന്തരഗമനം 
നടത്തിയിരുന്നത്‌. അതിവൃഷ്ടി തുടങ്ങിയ ആറ്റ്‌ ആപത്തുകഠം 
കാലഗതിയില്‍ ഉണ്ടാകുന്നവയും ഈതികളാണ്്‌.. 


““അതിവ്ൃഷ്ടിരനാവൃഷ്ടിര്‍ മുഷികാശ്ശലഭാശ്ലുകാഃ 
അത്യാസന്നശ്ച രാജാനഃ ഷഡ്േതേ ഈതയഃ? സ്മൃതാഃ” 


അതിവര്‍ഷം, മഴയില്ലായ്മ, മൂഷികന്‍, ശലഭം, കിളി എന്നിവയില്‍ 
നിന്നുണ്ടാകുന്ന ഉപദ്രവം, രാജാവിന്‍െറ മരണം എന്നിവയെ ആറ്റ്‌ 
ഈതികളായി വിവരിച്ചു കാണുന്നു. 


“ബാധ” എന്നതിന്‌ പ്രകൃതത്തില്‍ പീഡ, ദുഃഖം എന്ന്‌ അര്‍ത്ഥം. 
ഈതികാം ബാധകളാണ്ട്‌. വ്യാധി തുടങ്ങി ദുഃഖമുണ്ടാക്കുന്നവയെല്ലാം 
ബാധകളാണ്.. 


ഈതിബാധകളെ നശിപ്പിക്കുന്നവഠം എന്നു നാമത്തിന്‌ അര്‍ത്ഥം. 
“താപ്രതയാഗ്‌ നിസംദഗ്ധസമാഹ്ലാദനചന്ദ്രികാ, സര്‍വാപദ്വിനിവാരിണീ, 
സര്‍വവ്യാധിപ്രശമനീ, സര്‍വമൃത്യുനിവാരിണീ” തുടങ്ങി പല നാമങ്ങളില്‍ 
ക്കൂടി ലളിതാസഹസ്രനാമം ഈ ആശയം വെളിവാക്കുന്നു. 


ഓം ഈതിബാധാവിനാശിന്്യ നമഃ 


58, ഈഹാവിരഹിതാ 

“ഈഹ' ഇല്ലാത്തവരം. 'ഈഹ' എന്നതിന്റ്‌ പ്രവൃത്തി എന്നു്‌ 
ധാത്വര്‍ത്ഥം. “ഈഹ ചേഷ്ടായാം' എന്നു നിഷ്പത്തി. പ്രവര്‍ത്തനങ്ങാംക്കു്‌ 
എല്ലായ്പ്പോഴും ലക്ഷ്യമായ ഫലമുണ്ടാകുമെന്നതിനാല്‍ “ഈഹ ' ആഗ്രഹം 
എന്ന അര്‍ത്ഥത്തില്‍ പ്രയോഗിക്കപ്പെടുന്നു. “അപ്രാപ്തപ്രാപ്തിം പ്രതി 
ഇച്ഛാ ഈഹാ” എന്ന്‌ ശങ്കരാചാര്യര്‍ ഈ പദത്തെ വ്യാഖ്യാനിക്കുന്നു. 
കിട്ടാത്തതു കിട്ടണം എന്ന ആഗ്രഹം. ജഗദീശ്വരിയായ ലളിതാംബികയ്ക്കു്‌ 
അപ്രാപ്തമായോ അപ്രാപ്യമായോ ഒന്നുമില്ല. അതുകൊണ്ടു തന്നെ 
എന്തെങ്കിലും നേടാനുള്ള പ്രവര്‍ത്തനവും ഇല്ല. ഉപാസകപക്ഷത്തില്‍ 


44 


ശ്രീലളിതാധര്രിശത? 


ഇച്ഛകളെ നശിപ്പിച്ച്‌ തന്‍െറ ഭക്തന്‌ ശാന്തി നല്‍കുന്നവാം എന്നും 
വ്യാഖ്യാനം. 


ഓം ഈഹാവിരഹിതായൈ നമഃ 


59. ഈശശക്തിഃ 


ഈശ്വരന്‍െറ ശക്തി ഈശ്വരന്‍ ശിവന്‍. ശിവന്‍െറ ശക്തിയായി 
വര്‍ത്തിക്കുന്നവാം. സര്‍വത്തിനും ശക്തിയായി, എല്ലാ ശക്തിക്കും 
ഈശ്വരിയായി വര്‍ത്തിക്കുന്നവളായതിനാലും ഈശശക്തിയാണു ദേവി. 
ശക്തികാംക്ക്ു ഈശ്വരിയായവാം. 


ഓം ഈശശക്ത്്യൈ നമഃ 


60. ഈഷത്സ്മിതാനനാ 


ഈഷത്സ്മിതം എന്നതിന്‌ അല്പഹാസം എന്നര്‍ത്ഥം. പുഞ്ചിരി. 
പുഞ്ചിരികൊണ്ടു ശോഭിക്കുന്ന മുഖമുള്ളവഠം. സ്ഥുലരൂപവര്‍ണ്ണനയുടെ 
ഭാഗമാണ്‌ ഈ നാമം. മന്ദഹാസം കൊണ്ടു മനോഹരമാണ്‌ ദേവിയുടെ 
മുഖം. ദുഃഖസ്പര്‍ശമില്ലാത്ത ആനന്ദമാണു ദേവീരുപം. ഭക്തന്മാരോടുള്ള 
പ്രസാദം കൊണ്ടും ജഗത്തിന്‍െറ നേര്‍ക്കുള്ള വാത്സല്യം കൊണ്ടും അമ്മ 
പുഞ്ചിരിക്കുന്നു.“ദരഹാസോജ്ജ്വലന്മുഖീ' എന്നു ലളിതാസഹ്രസനാമം. 


ഓം ഈഷത്സ്മിതാനനായൈ നമഃ 


ശ്രീവിദ്യാമ്രനത്തത്തിന്‍െറ മുന്നാമത്തെ അക്ഷരമായ ഈകാരം കൊണ്ടു 
തുടങ്ങുന്ന ഇരുപതു നാമങ്ങഠം കഴിഞ്ഞു. നാലാം അക്ഷരമായ 
'ല' കാരം കൊണ്ടുതുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


61. ലകാരരൂപാ 


ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ നാലാമത്തെ അക്ഷരമായ ലകാരമായി രൂപം 
പൂണ്ടവാം. ലകാരം ഇന്ദ്രവാചിയാണ്്‌. എല്ലാ ദേവന്മാരുടെയും നിയന്താവായ 
ഇന്ദ്രന്‍ ദേവീസ്വരുപങ്ങളില്‍ ഒന്നാണ്‌. ദേവസമൂഹത്തിന്‍െറ ബുദ്ധിശക്തി 
യുടെയും കര്‍മ്മശക്തിയുടെയും പ്രതീകവുമാണ്‌; ഇനന്രന്‍. 


ലകാരത്തെ ബുദ്ധിശക്തിയുടെ ലഹരി എന്ന്‌ ഭാസ്കരരായര്‍ വ്യാഖ്യാ 
നിക്കുന്നു. ഒന്നിനു പിന്നില്‍ മറ്റൊന്നെന്ന ക്രമത്തില്‍ അനന്തതരംഗാ 
വലികളായി വര്‍ത്തിക്കുന്ന ചോദനകരക്ക്‌ ബുദ്ധി സ്രോതസ്സായി 
വര്‍ത്തിക്കുന്നു. 


ഓം ലകാരരുപായൈ നമഃ 


45 


ശ്രിലളിതായ്രിശത? 


62. ലലിതാ 


ഏറ്റവും സുന്ദരി ആയവാം. ഇച്ഛിക്കപ്പെടുന്ന വിലാസഭംഗിയാണ്‌ു്‌ 
ലളിതം, അതുള്ളവാം ലളിതാ. “സുകുമാരതയാംഗാനാം വിന്യാസം ലലിതം 
ഭവേല്‍” എന്ന സാഹിതൃശാസ്ത്രനിര്‍വചനപ്രകാരം സാവധാനമായും 
ആകര്‍ഷകമായുമുള്ള അംഗവിന്യാസത്തിനു “ലളിതം” എന്നു പേര്യ. 
അപ്രകാരമുള്ള ചലനമുള്ളവാം. ഈ പക്ഷത്തിലും “സുന്ദരി” എന്നുതന്നെ 
ഫലിതമാകുന്ന അര്‍ത്ഥം. അനുപമമായ സൌന്ദര്യമുള്ളവാം. 


““ലോകാനതീത്യ ലലതേ ലലിതാ തേന സോച്യതേ'' എന്നു 
പദ്മപുരാണം. ഇവിടെ ലോകങ്ങളെ അതിക്രമിച്ചു വര്‍ത്തിക്കുന്നവാം, 
പരാശക്തി എന്നര്‍ത്ഥം. ലോകശബ്ദത്തിനു കിരണങ്ങാം (ആവരണ 
ദേവതകാം) എന്നര്‍ത്ഥം കര്‍പിച്ച്‌ മറ്റു ദേവതാശക്തികാംക്കപ്പുറത്തു 
വിരാജിക്കുന്നവഠം എന്നു വ്യാഖ്യാനിച്ചാലും പരാശക്തി എന്നു തന്നെ 
അര്‍ത്ഥം. ശ്രീച്രകത്തിന്‍െറ ബിന്ദുസ്ഥാനത്ത$്‌ തേജോരൂപിണിയായി 
വര്‍ത്തിക്കുകയും ആവരണച്ചരകങ്ങളിലുള്ള ശക്തിദേവതകളാകുന്ന 
കിരണങ്ങളെ തേജസ്സുകൊണ്ടെ; അതിക്രമിക്കുകയും ചെയുന്നവാം എന്നും 
വ്യാഖ്യാനം. 


*“ലലിതം രതിചേഷ്ടിതം''എന്ന നിര്‍വചനപ്രകാരം ശൃംഗാരരസരുപിണി 
യായ ദേവീഭാവത്തെ “ലളിത” എന്നു പേരു കുറിക്കുന്നു. ലളിതോപാഖ്യാ 
നത്തില്‍ ദേവന്മാരുടെ മുന്നില്‍ പ്രത്യക്ഷമാകുന്ന ദേവീരുപം വര്‍ണ്ണിക്കുന്നത്‌ 


ചം ജഗദുജ്ജാവനാകാരാം ബഹ്മവിഷ്ണുശിവാത്മികാം 
സൂന്ദര്യസ്ാരന്ധിമാന്താമാനന്ദരസസാഗരാം 
സര്വാഭരണസംയുക്താം ശ്ൃംഗാരൈകരസാലയാം 


കൃപാതരംഗിതാചാംഗനയനാലോകകൌമുദിം.......... റ 


എന്നിങ്ങനെയാണ്റ്‌.. ശ്യംഗാരൈകരസാലയയാണ്‌; മഹാദേവി. ശൃംഗാ 
രരസത്തിന്‍െറ സ്ഥായിഭാവമായ രതിയാണ്‌; ദേവിയുടെ രൂപം. അതില്‍ നിന്നു 
ദേവി സകല സൃഷ്ടിക്കും മാതാവാണ; എന്നു സൂചിപ്പിക്കുന്നു. സൌകുമാര്യം 
തു ലാലിത്യം' എന്നും ലലിതേ സുന്ദരം' എന്നും കോശഗന്ഥങ്ങരം 
നിര്‍വചിക്കുന്നു. ““സൌന്ദര്യസാരസീമാന്താം”' എന്നും “ആനന്ദരസസാഗരാം' 
എന്നും .ലളിതോപാഖ്യാനം വിവരിക്കുന്നത?; ദേവിയുടെ ത്രി 
പുരസുന്ദരീഭാവത്തെയാണ്‌.. 


46 


ശ്രീലളിതായതിശത? 


പ്രയാഗാതീര്‍ത്ഥത്തിന്‍െറ അധിഷ്ഠാത്രിയായ ദേവിക്കു “ലളിതാ” 
എന്നു പേര്യ. “പ്രയാഗേ ലലിതാദേവീ” എന്ന്‌ പദ്മപുരാണം. 


ഓം ലലിതായൈ നമഃ 


63. ലക്ഷ്മീവാണീനിഷേവിതാ 


ലക്ഷ്മീദേവിയാലും സരസ്വതീദേവിയാലും സേവിക്കപ്പെടുന്നവരം. 
ലളിതാംബിക ഒരു കണ്ണുകൊണ്ട്‌ ബ്രഹ്മാവിനെയും മറ്റേക്കണ്ണുകൊണ്ടുു്‌ 
വിഷ്ണുവിനെയും കാരുണ്യപൂർവ്വം കടാക്ഷിച്ചപ്പോഠം ആ നോട്ടത്തില്‍ നിന്ന 
“പ്രഭാപുഞ്ജപഞ്ജരാന്തരസംസ്ഥിത”കളായി വാണീദേവിയും ലക്ഷ്മീ 
ദേവിയും ഉണ്ടായതായും ആ ദേവിമാര്‍ ദേവിയെ സേവിച്ചു നിന്ന ഗംഗയുടെയും 
യമുനയുടെയും കൈകളില്‍ നിന്നു ചാമരങ്ങഠം വാങ്ങി വീജനം ചെയ്തു 
ദേവിയെ സേവിച്ചതായും ലളിതോപാഖ്യാനം വര്‍ണ്ണിക്കുന്നു. 


“തയോ കരാഭ്യാമാദായ ചാമരേ ഭാരതറശ്രിയ 
ശ്രീദേവിമുചതസ്ഥാതേ വീജയന്തന യഥോചിതം 
അനര്‍ഘരത്നഖചിതകിങ്കിണറ്ചിതദോര്‍ലതേ 


(ഗംഗയുടെയും യമുനയുടെയും കയ്യില്‍ നിന്നു ചാമരങ്ങഠം വാങ്ങി 
സരസ്വതിയും ലക്ഷ്മിയും വിലയേറിയ രത്നങ്ങാം പതിച്ച കങ്കണങ്ങളണിഞ്ഞ 
കൈകളോടുകുടി വീശിക്കൊണ്ട്‌ ലളിതാദേവിയെ സേവിച്ചു). 


സര്‍വ ഐശ്വര്യങ്ങളുടെയും ശക്തിയാണ്‌ ലക്ഷ്മീദേവി. സര്‍വ്വജഞാന 
ശക്തിയാണ്‌ സരസ്വതീദേവി. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ജ്ഞാനവും 
ലളിതാംബികയെ സേഡിക്കുന്നു. ലളിതാംബികയെ സേഡവിക്കുന്നവര്‍ക്കു്‌ 
ലക്ഷ്മീദേവിയുടെയും സരസ്വതീദേവിയുടെയും അനുഗ്രഹം സ്വാഭാവി 
കമായി ലഭിക്കും. 


““സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരിസപത്തോ വിഹരതേ 
രതേ? പാതിര്രത്വം ശിഥിലയത്‌ രമ്യേണ വപുഷാ 
ചിരം ജിവന്നേവ ക്ഷപിതചശുപാശവ്ൃതികരഃ 
പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാന 


(ലോകമാതാവേ, നിന്തിരുവടിയെ ഭജിക്കുന്നവന്‍ ബ്രഹ്മദേവനോടും 
വിഷ്ണുവിനോടും മത്സരിക്കുന്നവനായി ലക്ഷ്മിയെയും സരസ്വതിയെയും 
സ്വാധീനത്തിലാക്കി വിഹരിക്കുന്നു.......) എന്ന്‌ സൌന്ദര്യലഹരി 99-ാം ശ്ലോകം. 


47 


ശ്ര്ലളിതായ്രിശത? 


“സചഥമരരമാവാണിസവ്യദക്ഷിണസേവിതാ” 


എന്ന്‌ ലളിതാസഹസ്രനാമം. 


ഓം ലക്ഷ്മീവാണിീനിഷേവിതായൈ നമഃ 


64. ലാകിനീ 


“ലമകമസ്യാസ്തീതി ലാകിനീ”' എന്നു്‌ ശങ്കരദഗവത്പാദര്‍ ഈ 
നാമത്തെ വ്യാഖ്യാനിക്കുന്നു. ലമകം ഉള്ളവഠം ലാകിനി. “കം” എന്നതിന്‌ 
“സുഖം” എന്നും ബഹ്മം എന്ന. ഉപനിഷത്പ്രസിദ്ധമായ അര്‍ത്ഥം. “അകം 
എന്നു നിഷേധപത്യയ. ചേര്‍ത്താല്‍ ബ്രഹ്മത്തില്‍ നിന്നു ഭിന്നവും ദുഖാ 
ത്മകവുമാഡ ജഗത്ത്‌ എന്നര്‍ത്ഥം. “ലം” എന്നതിന്‌ ലയിക്കല്‍ എന്നര്‍ത്ഥം 
ജഗത്ത്‌ ഏതൊന്നില്‍ ലയിക്കുന്നുവോ അത്‌ ലമകം. ജഗത്തിന്‍െറ ഉത്പ 
ത്തിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണമായ ചിച്ഛക്തി “ലാകിനി.' 


കുണ്ഡലിനീയോഗത്തില്‍ മണിപൂരം എന്ന ആധാരച്രക്രത്തിന്‍െറ 
അധിഷ്ഠാനദേവതയായി സ്ഥിതിചെയുന്ന ശക്തിയാണ്‌; ലാകിനി. 


* ദിക്ചത്രേ നാഭിപദ്മേ സ്രിവദനവിലസറഥ്‌ ദംഷ്(്രിണ?ം രക്തവരീണാം 
ശക്തിം ദംഭോലിദണ്ഡാവഭയമപി ഭുജൈര്‍ ധാരയന്ത്‌ം മഹോഗ്രാം 
ഡാമര്യാദ്യൈ€ പരിതാം പശുജനഭയദാം മാംസധാത്വേകനിഷ്ഠാറം 
ഗൌഡാന്നാസക്തചിത്താം സകലസസുഖകരിം ലാകിന?ം ഭാവയാമഃ 


(പത്തുദളങ്ങളുള്ള നാഭീപദ്‌ മത്തില്‍ നാഭീസ്‌ ഥാനത്തുള്ള 
മണിപൂരച്രകത്തില്‍ - മൂന്നു മുഖങ്ങളുള്ളവളും ദംഷ്ര്രകളുള്ളവളും 
രക്തവര്‍ണ്ണയും, ശക്തി, വരം, അഭയമുദ്ര, വരമുശ്ര എന്നിവ ധരിച്ചിട്ടുള്ള 
നാലു കൈകരം ഉള്ളവളും, അത്യുധ്രയും, ഡാമരി തൂടങ്ങിയവരാല്‍ 
ചുറ്റപ്പെട്ടവളും, പശുജനങ്ങാംക്കു ഭയം ഉണ്ടാക്കുന്നവളും മാംസധാതുവില്‍ 
സ്ഥിതിചെയുന്നവളും ശര്‍ക്കരച്ചോറ്റ്‌ ഇഷ്ടപ്പെടുന്നവളും,സകലസുഖങ്ങളും 


നല്‍കുന്നവളുമായ ലാകിനിയെ ധ്യാനിക്കുന്നു). 


ലളിതാസഹ(സനാമത്തില്‍ “മണിപൂരാബ്‌ജനിലയാ, വദന്ൃതയ 
സംയുതാ, വ;ജാദികായുധോപേതാ, ഡാമര്യാദിഭിരാവ്ൃയതാ, രക്തവര്‍ണാ. 
മാംസനിഷ്ഠാ, ഗുഡാന്നപപപരീതമാനസാ, സമസ്തദക്തസുഖദാ, ലാകിനൃംബാ 
സ്വരൂപിണീ” എന്നു പത്തു നാമങ്ങഠം കൊണ്ട്‌ ലാകിനീദേവിയായി 
ചപ്ിതാംബികയെ സ്തുതിക്കുന്നു. 
ഓം ലാകിന്യ്യൈ നമഃ 


48 


ശ്രരീലളിതാധ്രിശത? 


65. ലലനാരൂപാ 


സ്ത്രീ രുപം ധരിച്ചവാം. പര്രഹ്മം തന്നെയാണ്‌ പരാശക്തി. അതിനു 
രൂപമില്ല. രൂപമില്ലാത്തതിന്റ്‌ സ്ര്രീപുരുഷവിഭാഗം കല്‍പിക്കാനുമാവില്ല. 
എങ്കിലും താന്‍ സൃഷ്ടിച്ച ലോകത്തെ മാതൃവാത്ധല്യത്തോടെ 
സംരംക്ഷിക്കുന്നതിനു പരാശക്തി ലളിതാംബികയായി രൂപം പൂണ്ടു. ആ 
മാത്ൃരുപത്തിന്‍െറ പ്രതിരൂപങ്ങളാണ്‌ എല്ലാസ്ത്രീകളും. ശരീരാകൃതി, 
വേഷം, ആഭരണങ്ങാം, അനന്തമായ കാരുണ്യം, ആകര്‍ഷകമായ 
ലാളിത്യവിലാസങ്ങാം എന്നിവയോടെ സ്ത്രീരുപത്തില്‍ വിശ്വത്തെയാകെ 
ഗര്‍ഭത്തില്‍ ധരിക്കുകയും ജനിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും 
സംരംക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നവാം. 


“വിദ്യാ സമസ്താസ്തവദേവി ഭേദാഃ 
സ്ര്രിയഃ സമസ്താ സകലാ ജഗത്സു ” 


(ഈ ലോകത്തിലുള്ള എല്ലാ വിദ്യകളും നിന്തിരുവടിയുടെ 
ഭിന്നഭാവങ്ങളാണ്ട്‌. എല്ലാ സ്ത്രീകളും നിന്തിരുവടി തന്നെയാണു്‌.) എന്നു 
ദേവീമാഹാത്മ്യം. 


“ലലനാ' എന്നതിന്റ്‌ “ജിഹ്വ” എന്നും അര്‍ത്ഥം. ഈ പക്ഷത്തില്‍ നാവായി 
വര്‍ത്തിക്കുന്നവഠം. ഭാഷണത്തിനുപയോഗിക്കുന്ന അവയവമാണു നാക്ക്‌. 
വാഗ്രുപത്തില്‍ വര്‍ത്തിക്കുന്നവഠം. ഭാഷണമായും, സംഗീതമായും സാഹിത്യാ 
ദികലകളായും പ്രവര്‍ത്തിക്കുന്ന സരസ്വതിയുടെ രൂപം സ്വീകരിച്ചവാം. 


ജിഹ്വരസം ആസ്വദിക്കുന്ന ഇന്ദ്രിയവുമാണ്യ്‌. എല്ലാ രസങ്ങളും ആനന്ദം 
നല്‍കുന്നവയാണ്‌. ബ്രഹ്മാനന്ദസഹോദരമായ കലാരസമായി രൂപം 
പൂുണ്ടവാം. 


ഓം ലലനാരൂപായൈ നമഃ 


66. ലസദ്ദാഡിമപാടലാ 


ലസത്‌ - ദാഡിമ - പാടലാ - ലസത്തായ ദാഡിമപ്പൂുപോലെ 
പാടലവര്‍ണ്ണയായവാം. വിടര്‍ന്നു ശോഭിക്കുന്ന മാതളപ്പുവിന്‍െറ നിറം പാട 
ലമാണ്ട്‌. “ശ്വേതരക്തം തു പാടലം”- വെളുപ്പു കലര്‍ന്ന ചെമപ്പുനിറമാണു്‌ 
പാടലം. ദേവിയെ പാടലവര്‍ണ്ണയായി സ്തുതിക്കുന്നത്‌ സര്‍വൈശ്വര്യപ്രദ 
മായി കണക്കാക്കുന്നു. ഭഭാതികമായ ഐശ്വര്യവും മോക്ഷവും ആഗ്രഹി 


49 


ശ്രീവളിതാധ്രിധര? 


ക്കുന്നവര്‍ സിന്ദുരാരുണവിഗ്രഹയായി ദേവിയെ ധ്യാനിക്കുന്നു. 


“ദാഡിമീകുസുമപ്രഭാ, ആരക്തവര്‍ണാ, തരുണാദിത്യപാടലാ, മദപാ 
ടലഗണ്ഡഭൂ, രക്തവര്‍ണാ,' തുടങ്ങി അനേകം നാമങ്ങളില്‍ ദേവിയുടെ 
ദാഡിമീ കുസുമതുല്യമായ വര്‍ണസദൌദാഗ്യം ലളിതാസഹസ്രനാമം ആവി 
ഷ്കരിക്കുന്നു. 


ഓം ലസദ്ദാഡിമപാടലായൈ നമഃ 


67. ലലന്തികാലസത്ഫാലാ 


“ലലന്തിക' കൊണ്ടു ശോഭിക്കുന്ന നെറ്റിത്തടമുള്ളവാം. സര്‍വാഭരണ 
ഭൂഷിതമായ സ്ഥൂലരുപത്തിന്‍െറ വര്‍ണ്ണനയില്‍പ്പെട്ട നാമം. കഴുത്തില്‍ 
തൂങ്ങിക്കിടക്കത്തക്കവണ്ണം അണിയുന്ന ആഭരണമാണ്‌ ലലന്തിക. ഇവിടെ 
നെറ്റിക്കു ഭൂഷണമായി പറയുന്നതുകൊണ്ട്‌ തലമുടിയില്‍ അണിയുന്ന 
മാലയായി മനസ്സിലാക്കണം. അതിന്‍െറ ചുട്ടി നെറ്റിയുടെ മേല്‍ഭാഗം അലങ്കരി 
ക്കുന്നു. “പരിത്ദമുക്താഫലഖചിതനവരത്‌ നമധ്യയാ ലലാടമധ്യദേശ 
ഭൂഷയാ"” എന്നു്‌ ആചാര്യസ്വാമികാം വ്യാഖ്യാനിക്കുന്നു. നടുവില്‍ 
നവരത്നങ്ങളും ചുറ്റും മുത്തുകളും പതിച്ച നെറ്റിച്ചുട്ടി കൊണ്ടു ശോഭിക്കുന്ന 
ഫാലദേശമുള്ളവഠം. 


ഓം ലലന്തികാലസത്ഫാലായൈ നമഃ 


68. ലലാടനയനാര്‍ചിതാ 


ലലാടം നെറ്റി. നെറ്റിയില്‍ കണ്ണുള്ള ശ്രീപരമേശ്വരനാല്‍ 
അര്‍ച്ചിക്കപ്പെടുന്നവഠം. ജഗദാധാരനായ ശ്രീപരമേശ്വരനാല്‍പോലും 
അര്‍ച്ചിക്കപ്പെടുന്നവഠം എന്നു പറയുമ്പോോം (്രിമൂര്‍ത്തികാംക്കും 
ആരാധ്യയായ പരാശക്തി എന്നു സിദ്ധിക്കുന്നു. 


ലലാടശബ്ദം ഭ്രൂമധ്യത്തെയും നയനശബ്ദം ജ്ഞാനത്തെയും 
കുറിക്കുന്നു. ഭ്രൂമദ്ധ്യത്തില്‍ ഖേചരീമുദ്രകൊണ്ടു്‌ ശ്രീപരമേശ്വരനെ 
ധ്യാനിക്കുന്ന ജ്ഞാനിയായ യോഗിയെ “ലലാടനയന' എന്ന ശബ്ദം 
കുറിക്കുന്നുവെന്നും അങ്ങനെയുള്ള യോഗിമാരാല്‍ അര്‍ച്ചിക്കപ്പെടുന്നവാം 
എന്നും വ്യാഖ്യാനഭേദം. 


ഓം ലലാടനയഗധാര്‍ചിതായെ നമഃ 


ട്0 


ശ്രിലളിതാധ്രിശത? 


69. ലക്ഷണോജ്ജ്വലദിവ്യാംഗീ 


ലക്ഷണം കൊണ്ട? ഉജ്ജ്വലവും ദിവ്യവുമായ അംഗങ്ങാം ഉള്ളവഠം. 
ഒന്നിനെ തിരിച്ചറിയാന്‍ സഹായിക്കുന്ന സവിശേഷതകാം, പേര്‌ 
എന്നിവയാണ്‌ ലക്ഷണം. “ലക്ഷണം നാമ്നി ചിഹ്നേഥ സാരസ്യാം 


ലക്ഷണാ ക്വചിത്‌” എന്ന്‌ വിശ്വകോശം. 


സ്ഥുലരൂപവര്‍ണ്ണനയില്‍പെടുത്തിയാല്‍ സാമുദ്രികാശാസ്ത്രം 
വിവരിക്കുന്ന എല്ലാ ശുഭലക്ഷണവും തികഞ്ഞ ദിവ്യങ്ങളും ഉജ്ജ്വലങ്ങളുമായ 
അംഗങ്ങാം ഉള്ളവാഠം. 


സച്ചിദാനന്ദം തന്നെ ഘനീഭൂുതമായ അംഗങ്ങളാല്‍ ഉജ്ജ്വലയായവാം. 
ദിവ്യം, ഉജ്ജ്വലം എന്ന്‌ രണ്ടു വിശേഷണങ്ങാം ദേവിയുടെ അംഗങ്ങളെ 
കുറിക്കാന്‍ ഉപയോഗിച്ചിരിക്കുന്നു. ദിവ്യം എന്നത്‌ പ്രകാശവാചിയാണ്്‌. 
ദിവ്യങ്ങളായ ലക്ഷണങ്ങളാല്‍ ജ്വലിക്കുന്നത്‌. ശരീരസ്ഥമായതുകൊണ്ട്‌ു്‌ 
മറഞ്ഞുപോയ ദിവ്യവും ഉജ്ജ്വലവുമായ ലക്ഷണങ്ങളുള്ള ജീവാത്മാവിനെ 
ഈ നാമം കുറിക്കുന്നു എന്നും വ്യാഖ്യാനം. സച്ചിദാനന്ദസ്വരുപിണിയായ 
പരാശക്തിയും ലക്ഷണോജ്ജ്വലദിവ്യാംഗിയായ ജീവാത്മാവും തമ്മില്‍ 
ഭേദമില്ല. ജീവാത്മാവായി രൂപം കൊള്ളുമ്പോോം ലക്ഷണങ്ങാം 
സ്വീകരിക്കുന്നു. ചിഹ്നങ്ങളും നാമങ്ങളുമായി ബന്ധപ്പെടുന്നു. 


ഓം ലക്ഷണോജ്ജ്വലദിവ്യാംഗ്യൈ നമഃ 


70. ലക്ഷകോട്യണ്ഡനായികാ 


ലക്ഷകോടി ബ്രഹ്മാണ്ഡങ്ങാംക്കു നായിക ആയവാം. ലക്ഷം, കോടി 
എന്നീ പദങ്ങാം സംഖ്യകളെകുറിക്കുന്നവയാണെങ്കിലും ഇവിടെ അസംഖ്യം 
എന്നു അര്‍ത്ഥം. ഉണ്ടായതും ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകുന്നവയുമായി 
എത്ര .്രഹ്‌ മാണ്ഡങ്ങഠം. അവയുടെ കണക്കുണ്ടാക്കാന്‍ സാദ്ധ്യമല്ല 
എന്നതുകൊണ്ട്‌ “ലക്ഷകോടി” എന്ന പ്രയോഗം. 


“അണ്ഡം' എന്ന പ്രയോഗം ബ്രഹ്‌ മാണ്ഡത്തെക്കുറിക്കുന്നു. 
സൃഷ്ടിയെയും പ്രപഞ്ചപരിണാമത്തെയും കുറിക്കുന്ന ഒരു സാങ്കേതിക പദമാ 
ണു്‌ “ബ്രഹ്മാണ്ഡം”. പ്രപഞ്ചം ഒരു മുട്ടയില്‍ നിന്നുണ്ടായി എന്നു 
സാകര്യത്തിനുവേണ്ടി സങ്കല്പിക്കുന്നു. അരുൂപവും അവ്യാകൃതവും 
ഗുണങ്ങളില്ലാത്തതുമായ ്രഹ്മത്തില്‍ ഉണ്ടായ സൃഷ്ട്യഭിവാഞ്ഛ 
ഘനീഭൂതമായതാണു ബ്രഹ്മാണ്ഡം എന്ന്‌ ആചാര്യന്മാര്‍ അഭിപ്രായ 


1 


(ധാലളിതാര്രിശത? 


പ്പെടുന്നു. ബ്രഹ്മസംഭൂതമായ ഈ അണ്ഡത്തില്‍ നിന്നു്‌ അനന്തകോടി 
ആദിത്യന്മാരുടെ പ്രകാശത്തോടെ ഒരു പുരുഷനുണ്ടായി. സ്ഥൂലങ്ങളില്‍ 
സ്ഥൂലവും അണുക്കളില്‍ അണുവുമായ ഈ പുരുഷനെ പുരാണങ്ങളില്‍ 
*“മഹാവിരാട്‌” എന്നു വിളിക്കുന്നു. മഹാവിരാട്ടിന്‍െറ രോമകൂപങ്ങളില്‍ നിന്നു്‌ 
നിരവധി ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഉണ്ടായി. ഓരോ ബ്രഹ്മാവും 
സൃഷ്ടിയുടെ വിധാതാവായി. ഓരോ ബ്രഹ്മാണ്ഡത്തിലും പതിനാലു 
ലോകങ്ങാം വീതം സൃഷ്ടിക്കപ്പെട്ട. ഇങ്ങനെ ഉണ്ടാകുന്ന ബ്രഹ്മാണ്ഡങ്ങാം 
കാലം കൊണ്ടുമഹാവിരാട്ടില്‍ ലയിക്കുന്നു. 


മഹാവിരാട്ടായി രൂപം കൊണ്ടതും ബ്രഹ്മാണ്ഡങ്ങളായതും അവയെ 
നിയന്ത്രിക്കുന്നതും നിലനിറുത്തുന്നതും ഒടുവില്‍ സംഹരിച്ച്‌ തന്നില്‍ത്തന്നെ 
ലയിപ്പിക്കുന്നതും ലളിതാംബികയായ പരാശക്തിയാകയാല്‍ ബ്രഹ്മാ 
ണ്ഡങ്ങളുടെ നായികയായി നാമം കീര്‍ത്തിക്കുന്നു. 


ഓം ലക്ഷകോട്യണ്ഡനായികായൈ നമഃ 


71. ലക്ഷ്യാര്‍ഥാ 


ലക്ഷ്യമായ അര്‍ത്ഥം സ്വരൂപമായവാം. വേദങ്ങാം, വേദശിരസ്സുകളായ 
ഉപനിഷത്തുകാം, ഉപനിഷത്തുകളിലെ മഹാവാക്യങ്ങാം, കോടിക്കണ 
ക്കിനുള്ള മ്രന്തങ്ങാം, പുരാണേതിഹാസങ്ങാം, ആചാര്യന്മാരുടെ 
ഉപദേശങ്ങാം, തത്ത്വശാസ്ത്രങ്ങാം തുടങ്ങിയവയെല്ലാം ഒരൊറ്റ അര്‍ത്ഥത്തെ 
യാണ്‌ ലക്ഷ്യമാക്കുന്നതു്‌. ആ ആശയം കുറിക്കാന്‍ പല രീതിയില്‍ 
പറയുന്നുവെന്നേയുള്ളു. “ഏകം സത്‌ വിപ്രാ ബഹുധാ വദന്തി” എന്നു്‌ 
ആപ്തവാക്യം. പ്രണവം ധനുസ്സും ആത്മാവ്‌ ശരവും ആ ശരത്തിന്‍െറ ലക്ഷ്യം 
ബ്രഹ്മവുമാണെന്ന്്‌ മുണ്ഡകോപനിഷത്തു പറയുന്നു. മുന്നിലും പിന്നിലും 
വശങ്ങളിലും മുകളിലും താഴെയും നിറഞ്ഞുനിലക്കുന്നതെങ്കിലും കാണാനോ 
സ്പര്‍ശിക്കാനോ കോക്കാനോ ഫ്രാണിക്കാനോ കഴിയാത്ത പരമസത്തയാ 
ണ്‌ പര്രബഹ്മരൂപിണിയായ പരാശക്തി. പല രീതിയിലുള്ള ആരാധനകാം, 
യോഗസ്രമ്പദായങ്ങാം, ധ്യാനമനനാദികാം, തപനസ്സ്റ്‌ തുടങ്ങിയ 
മാര്‍ഗ്ഗങ്ങളിലൂടെ ഭക്തരും യോഗിമാരും തപസ്ധികളും ജ്ഞാനികളും തേടുന്ന 
ഉണ്മയായ ദേവിയാണ്‌; ഇവയ്ക്കെല്ലാം ലക്ഷ്യമായ അര്‍ത്ഥം. 


“തദ്പദലക്ഷ്യാര്‍ഥാ” എന്നു ലളിതാസഹസ്രനാമം. 


ഓം ലക്ഷ്യാര്‍ഥായൈ നമഃ 


52 


ശ്രീലളിതാധ്രിശത? 


72. ലക്ഷണാഗകമ്യാ 


ലക്ഷണങ്ങളാല്‍ അറിയപ്പെടാനാകാത്തവഠം. ഒരു വൃക്തിയെയോ 
വസ്തുവിനെയോ അറിയുന്നത്‌ അതിന്‍െറ ഗുണങ്ങളെക്കൊണ്ടാണ്വ്‌. 
വലുത്‌, ചെറുത്‌, വളഞ്ഞത്‌, നിവര്‍ന്നത്്‌, ഇന്നയിടത്തുള്ളതു്‌, 
ഇങ്ങനെയുള്ളതു്‌, ഉണ്ടായിരുന്നത്‌, ഉണ്ടാകാനിടയുള്ളത...... എന്നിങ്ങനെ. 
അനാദിയും നിര്‍ഗ്ഗുണവുമായ പരാശക്തിയെ ഇപ്രകാരത്തില്‍ ലക്ഷണ 
നിര്‍ണ്ണയം ചെയ്യാനാവില്ല. ““നായമാത്മാ പ്രവചനേന ലഭ്യാ”” എന്നു 
കഠോപനിഷത്ത്‌. പരമചൈതന്യത്തെ നിര്‍വചിക്കാനോ പ്രവചിക്കാനോ 
സാദ്ധ്യമല്ല. 


ലക്ഷണനിര്‍ണ്ണയം ചെയ്ത്‌ മറ്റൊരാഠാംക്കു പറഞ്ഞുകൊടുക്കു 
ന്നതിനുള്ള ഉപാധി ഭാഷയാണ്റ്‌. വാക്കുകളുടെ പരസ്പരബന്ധം കൊണ്ടും 
അവയുടെ അഭിധ, ലക്ഷണ തുടങ്ങിയ വ്യാപാരങ്ങാം കൊണ്ടും വാക്യങ്ങളില്‍ 
പ്രവര്‍ത്തിക്കുന്ന പദങ്ങാം ലക്ഷ്യമായ വസ്തുവിനെയോ ആശയത്തെയോ 
പ്രതീയമാനമാക്കുന്നു. നാമരൂപവിവര്‍ജ്ജിതയായ ലളിതാംബികയെ 
വര്‍ണ്ണിക്കാനോ വിവരിക്കാനോ അഭിധ, ലക്ഷണ, വ്യജ്ഞന തുടങ്ങിയ 
പദവ്യാപാരങ്ങാംക്കു കഴിവില്ല. കേവലം ചിന്മാത്രവും നിരുപാധികവുമായ 
ദേവീചൈതന്യം വാക്കുകരംക്കു വഴങ്ങുന്നതല്ല. വശിനി തുടങ്ങിയ 
വാഗ്ദേവതകാം തങ്ങളുടെ കഴിവുകളുടെ സമഷ്ടിരുപത്തില്‍ ആവിഷ്കരിച്ച 
ദേവിയുടെ സഹസ്രനാമം ദേവിയുടെ വിഭൂതികളുടെ അലപാംശം പോലും 
ആവിഷ്കരിക്കുന്നില്ല. 


ശുദ്ധചൈതന്യമാത്രസ്വരൂപവും സ്വയംപ്രകാശവുമായ ലളിതാദേവിയെ 
ലക്ഷണങ്ങാംകൊണ്ട്‌ അറിയാനാകാത്തതിനാല്‍ ലക്ഷണാഗമ്യാ എന്നു 
നാമം. 


ഓം ലക്ഷണാഗമ്യായൈ നമഃ 


73. ലബ്ധകാമാ 


കാമങ്ങഠം ലഭിച്ചവാം. കാമശബ്ദത്തിന്്‌ ഇച്ഛ, ആഗ്രഹം എന്നു 
സാമാന്യമായി അര്‍ത്ഥം. ആഗ്രഹിക്കപ്പെടുന്നതയ്‌. ഐഹികവും ആമുഷ്മിക 
വുമായ എല്ലാ ആഗ്രഹങ്ങളും അതില്‍പ്പെടും. ലോകമാതാവായ ലളിതാംബികാ 
ദേവിക്ക്‌ കാമിക്കപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ല എന്നു എടുത്തു പറയേണ്ട 
കാര്യമില്ല. 


53 


ശ്രറലളിതാധതിശത? 


മൂലപ്രകൃതിയായി രൂപം സ്വീകരിക്കുമ്പോഠം പ്രപഞ്ചസൃഷ്ടി 
ദേവിയുടെ കാമമായിത്തീരുന്നു. ഇച്ഛാമാത്രം കൊണ്ട്‌്‌ ബ്രഹ്മാണ്ഡ 
കോടികളെ ജനിപ്പിക്കുമ്പോഠം അവയുടെ സുസ്ഥിതി ദേവിയുടെ കാമ 
മായിത്തീരുന്നു. കാരുണ്യത്തോടെ തന്‍െറ സൃഷ്ടികളെ പരിപാലിക്കുന്ന 
അമ്മയ്ക്ക്‌ അവയെ തന്നില്‍ ലയിപ്പിക്കുന്നതും കാമമായിത്തീരുന്നു. 
ഇവയെല്ലാം അനായാസമായി ദേവി നിര്‍വഹിക്കുന്നു. 


ഭണ്ഡാസുരവധത്തിനായി ദേവന്മാരുടെ അപേക്ഷപ്രകാരം ദേവി 
ലളിതാംബികയായി രൂപം ധരിച്ചത്‌ ലളിതോപാഖ്യാനത്തില്‍ വിവരി 
ക്കുന്നുണ്ട്‌. കോടിസൂര്യപ്രതീകാശയുംചന്ദ്രകോടിസുശീതളയും ജഗദുജ്ജീ 
വനാകാരയും സന്ദര്യസാരസീമാന്തയും ആനന്ദരസസാഗരയും ശ്ൃംഗാ 
രൈകരസാലയയും ആയാണ്്‌ ദേവി ആവിര്‍ഭവിക്കുന്നത്്‌. സര്‍വദേവന്മാരും 
നിറഞ്ഞ സദസ്സില്‍ രതീദേവിയുടെ ദുഃഖം കണ്ട്‌ കാരുണ്യത്തോടെ ദേവി 
കാമേശ്വരനെ കടാക്ഷിച്ചപ്പോഠം ആ നോട്ടത്തില്‍ നിന്ന്‌ കാമദേവന്‍ 
ജനിച്ചതായി ആ പുരാണം വിവരിക്കുന്നു. ശിവന്‍െറ നേത്രാഗ്നിയില്‍ മുമ്പു 
ദഹിച്ച കാമദേവന്‍ ദേവിയുടെ കടാക്ഷത്തില്‍ നിന്നു വീണ്ടും ജനിച്ചു. ആ 
കാമദേവന്‍െറ സാഹായുത്താല്‍ ദേവി കാമേശ്വരന്‍െറ അര്‍ദ്ധാംഗത്തിന്്‌ 
അവകാശിനിയായി ശിവനെ അര്‍ദ്ധനാരീശ്വരനാക്കിത്തീര്‍ത്തു. കാമനെ 
ലഭിച്ചവാം എന്നും കാമേശ്വരനെ ലഭിച്ചവഠം എന്നും ഈ നാമത്തെ വ്യാഖ്യാ 
നിക്കാം. 


ആ പുരാണത്തില്‍ അതേ സന്ദര്‍ഭത്തില്‍ നടന്ന മറ്റൊരു സംഭവത്തെ 
ഈ നാമം കുറിക്കുന്നു എന്നും വ്യാഖ്യാനിക്കാം. ദേവി ബ്രഹ്മാവിനെ 
നോക്കിയ നോട്ടത്തില്‍ നിന്നു സരസ്വതീദേവിയും വിഷ്ണുവിനെ നോക്കിയ 
നോട്ടത്തില്‍ നിന്നു മഹാലക്ഷ്മിയും ജനിച്ചു. “കാ” എന്നതിനു സരസ്വതി 
എന്നും “മാ” എന്നതിനു ലക്ഷ്മി എന്നും അര്‍ത്ഥം. അവരിരുവരും ദേവിയെ 
സേവിച്ചുനിന്നു. സരസ്വതിയെയും ലക്ഷ്മിയെയും ലഭിച്ചവാം എന്നും 
നാമത്തിനര്‍ത്ഥം. 


ഉപാസകപക്ഷത്തില്‍ ലളിതാംബികയെ ആരാധിക്കുന്നവര്‍ക്കയ എല്ലാ 
കാമങ്ങളും ലഭിക്കും എന്ന്‌ സൂചന. 


ലളിതാസഹസ്രനാമത്തില്‍ “കാമാക്ഷീ, കാമദായനീ, കാമധുക്‌" 
തുടങ്ങിയ നാമങ്ങാം ഈ ആശയം ഉഠാംക്കൊള്ളുന്നു. 


ഓം ലബ്ധകാമായൈ നമഃ 


54. 


ശ്രീലളിതാധ്തിശത? 


74. ലതാതനുഃ 


പൂവള്ളിപോലെ മനോഹരവും സര്‍വ്വാകര്‍ഷകവുമായ ര,പമുദ്ളവഠം. 
സ്ഥുലരുപവര്‍ണ്ണനയില്‍ പെടുത്താവുന്ന നാമമാണിതൃയ. സ്ര്രീകള്യം 
സന്ദര്യം കുറിക്കാന്‍ അവരുടെ ശരീരത്തെ വള്ളിയോട്‌ ഉപമിക്കുസതു 
പ്രസിദ്ധമായ കവിസങ്കേതം. സൌന്ദര്യാധിക്യം കുറിക്കുന്നു. 


“ലത” എന്ന പദം ഇവിടെ കല്പലതയെ കുറിക്കുന്നു എന്നു 
ശങ്കരാചാര്യര്‍ വ്യാഖ്യാനിക്കുന്നു. ഭക്തന്‌ സകലപുരുഷാര്‍ത്ഥങ്ങളും ദാനം 
ചെയ്യുന്ന കല്പവല്ലി ആണു ദേവി എന്നു്‌ വ്യംഗ്യം. ഈ വ്യാഖ്യാനം കൂടുതല്‍ 
യോജിക്കുന്നു. 

ലത മരത്തെ ആശ്രയിച്ചു പടര്‍ന്നുയരുന്നു. കവികഠം ലതയെ 
സ്ത്രീയായും വൃക്ഷത്തെ പുരുഷനായും സങ്കല്‍പ്പിച്ചു വര്‍ണ്ണിക്കാറുണ്ടു്‌. 
ശിവലിംഗത്തെ ചുറ്റി ആലിംഗനം ചെയുന്ന പൂവല്ലിയായി ദേവിയെ 
വര്‍ണ്ണിച്ചിട്ടുണ്ടു്‌. ആ സങ്കല്പവും സന്ദര്‍ഭത്തില്‍ യോജിക്കും. 


ഓം ലതാതനവേ നമഃ 


75, ലലാമരാജദലികാ 


ലലാമം കൊണ്ടു പ്രകാശിക്കുന്ന അലികത്തോടുകൂടിയവാം. ലലാമം 
തിലകത്തെ കുറിക്കുന്നു. അലികം നെറ്റിയെയും. സ്ഥുലരൂപവര്‍ണ്ണന 
യില്‍പ്പെടുന്ന നാമം. ദേവി അണിഞ്ഞിട്ടുള്ള കസ്തൂരീതിലകം കൊണ്ടു്‌ ദേവി 
യുടെ നെറ്റിത്തടം കൂടുതല്‍ ശോഭയുള്ളതായിത്തീര്‍ന്നിരിക്കുന്നു. സ്വാഭാവിക 
മായിത്തന്നെ അഷ്ടമീചന്ദ്രനെപ്പോലെ ശോഭയുള്ളതാണു്‌ ദേവിയുടെ 
നെറ്റിത്തടം. 


ലളിതാസഹ.സനാമത്തില്‍ “അഷ്ടമീപ്നദ്രബിദശ്രാജദലിക സ്ഥല 
ശോഭിതാ, മുഖചന്ദ്രകലങ്കാഭമൃഗനാഭിവിശേഷകാ' എന്നു രണ്ട; നാമംങ്ങം 
കൊണ്ടു്‌ ദേവിയുടെ ലലാടവും കസ്തൂരീതിലകവും വര്‍ണ്ണിക്കുന്നു. 


ഓം ലലാമരാജദലികായൈ നമഃ 


76. ലംബിമുക്താലതാഞ്ചിതാ 

തൂങ്ങിക്കിടക്കുന്ന മുത്തുമാലകളാല്‍ മനോഹാരിണി ആയവംം. 
മുത്തുമാലകരം ദേവിയുടെ കിരീടം, നെറ്റി, കഴുത്ത്‌, ഒഡ്യാണം, പാദകടകം 
തുടങ്ങിയവയിലെല്ലാം അലങ്കാരമായി ചേര്‍ത്തിട്ടുണ്ടുു. സര്‍വാഭരണങ്ങളിലും 


റി 


ശ്രിലളിതായതിശത? 


ചേര്‍ത്തിട്ടുള്ള മുത്തുമാലകാം ഒരു വള്ളിയെന്നപോലെ സര്‍വാംഗങ്ങളിലും 
വ്യാപിച്ച്റ്‌ ദേവിയുടെ അരുണവര്‍ണ്ണത്തെ ബഹുവര്‍ണ്ണങ്ങളാക്കി 
പ്രതിഫലിപ്പിച്ച്‌ ദേവിയുടെ ശോഭാപരിവേഷത്തെ ആകര്‍ഷകമാക്കുന്നു. 


“രത്തഗ്രൈവേയചിന്താകലോലമുക്താഫലാന്ധിതാ, സര്‍വാഭരണ 
ഭൂഷിതാ” എന്നു ലളിതാസഹ്രസനാമത്തിലും വര്‍ണ്ണിച്ചിരിക്കുന്നു. 


ഓം ലംബിമുക്താലതാഞ്ചിതായൈ നമഃ 


77, ലംബോദരപ്രസൂ 


ലംബോദരനായ മഹാഗണപതിയെ പ്രസവിച്ചുവഠം. നമുക്കെന്നപോലെ 
സര്‍വലോകേശ്വരനായ ഗണേശ്വരനും അമ്മയായവാ. 


“കാമേശ്വരമുഖാലോകകല്പിതശ്രീഗണേശ്വരാ' എന്നു ലളിതാസഹസ്ര 
നാമം. 


ഓം ലംബോദരപ്രസുവേ നമഃ 


78. ലഭ്യാ 


ലഭിക്കപ്പെടാവുന്നവഠം, ഭക്തര്‍ക്ക്‌ പ്രാപിക്കപ്പെടാവുന്നവഠം. 
ലൌകികജീവിതത്തിന്‍െറ മായാവരണത്താല്‍ മറഞ്ഞിരിക്കുന്നവളാണെങ്കിലും 
ശ്രവണമനനനിദിധ്യാസാദികളായ യത്നങ്ങളാല്‍ ഉള്ളിലും പുറത്തും 
സദാസന്നിഹിതയായ ദേവിയെ സ്മരിക്കാനും സാക്ഷാത്കരിക്കാനും കഴിയും. 
കഴുത്തില്‍ അണിഞ്ഞിരിക്കുന്ന മാല ശരീരത്തിന്‌ ആഭരണമായി അതിനെ 
പ്രശോഭിപ്പിച്ചുകൊണ്ടിരിക്കെത്തന്നെ അണിയുന്നയാരം അതിനെ വിസ്മ 
രിക്കുന്നതുപോലെയാണ്്‌ മായാമുഗ്ദ്ധരായ മനുഷ്യര്‍ “ആബാലഗോപ 
വിദിത'യായ ജഗദീശ്വരിയെ വിസ്മരിക്കുന്നത്‌. മാലയെക്കുറിച്ചറ്‌ ആരെങ്കിലും 
സൂചിപ്പിച്ചാല്‍ ഓര്‍മ്മവരും. കണ്ണാടിക്കുമുന്നില്‍ ചെന്നാല്‍ കണ്ണില്‍പ്പെടും. 
അതുപോലെ ശ്രവണമനനാദിസംസ്‌കാരങ്ങളാല്‍ ദേവീസ്മരണയുണ്ടാകും. 


വിവിധസ്ര്രദായങ്ങളിലുള്ള ആരാധനകളാല്‍ ലഭിക്കപ്പെടാവുന്ന 
വളാകയാല്‍ ലഭ്യാ. 


ഓം ലഭ്യായൈ നമഃ 


79. ലജ്ജാവഭ്യാ 


ലജ്ജകൊണ്ട്‌ ആഷ്യയായവാം, ലജ്ജയാകുന്ന സമ്പത്തുള്ളവഠം. 


50 


ശ്രാലളിതാധര്രിശതീ 


അവിഹിതമായ എന്തെങ്കിലും ചെയ്തു എന്നു മറ്റുള്ളവര്‍ അറിയുമ്പോഴു 
ണ്ടാകുന്ന ആത്മനിന്ദയാണ്്‌ ലജ്ജ. പ്രിയന്‍െറ സാമീപ്യം കൊണ്ട്ട്‌ 
സ്ത്രീക്കുണ്ടാകുന്ന മന്ദാക്ഷം, സ്തംഭം, രോമാഞ്ചം തുടങ്ങിയവയ്ക്കു 
കാരണമായ ബ്രീഡയും ലജ്ജയാണ്്‌. 


ലജ്ജാരുപത്തില്‍ എല്ലാ മനുഷ്യരുടെയും ഉള്ളില്‍ സ്ഥിതിചെയ്തു്‌ 
അവിഹിതപാപകര്‍മ്മങ്ങാം ചെയ്യാതെ ദേവി നേര്‍വഴിക്കു നയിക്കുന്നു. 

സ്ത്രീക്ക്‌ പ്രിയന്‍െറ നേര്‍ക്കുള്ള അനുരാഗം മന്ദാക്ഷാദികളായ 
വ്യഭിചാരീഭാവങ്ങളായി പ്രത്ൃക്ഷപ്പെടുമ്പോഠം ലജ്ജ സ്ത്രീയുടെ സന്ദര്യം 


വര്‍ദ്ധിപ്പിക്കുന്ന ഭൂഷണമായിത്തീരുന്നു. ലജ്ജാരുപത്തില്‍ കുലസ്ത്രീകളില്‍ 
ദേവി കുടികൊള്ളുന്നു. 


“യാ ദേഹി സര്‍വഭുതേഷു ലജ്ജാരുപേണ സംസ്ഥിതാ 
നമസ്തസ്്യ നമസ്തമെസ്യ നമസ്തസ്ധ്യെ നമോ നമഴ്‌* 

എന്നും “യാ ശ്ര? സ്വയം സുകൃതിനാം ഭവനേഷ്ചലക്ഷ്മ? 
പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധിഃ 

ശ്രദ്ധാ സതാം കുലജനപ്രഭവസ്യ ലജ്ജാ 

താം ത്വാം നതാഃ സ്മ, ചരിപാലയ ദേവി വിശ്വം” 

എന്നും ദേവീ മാഹാത്മ്യം ദേവിയെ ലജ്ജാരുപിണിയായി വിവരിക്കുന്നു. 


പ്രകൃതത്തില്‍ ലജ്‌ ജയാകുന്ന സമ്പത്തുള്ളവളായി ദേവിയെ 
ആവിഷ്കരിക്കുന്നു. “ഹ്രീം” എന്ന ബീജാക്ഷരത്തെ കുറിക്കാന്‍ “ലജ്ജാ” 
എന്ന പദം മന്ത്രശാസ്‌ ര്രചര്‍ച്ചകളില്‍ പ്രയോഗിച്ചുകാണുന്നു. ആ 
അര്‍ത്ഥത്തില്‍ ഫ്രീംകാരമാകുന്ന സമ്പത്തുള്ളവാം, ഫ്രീംകാരരൂപിണി 
എന്നര്‍ത്ഥം. 


ലജ്ജാവതിയായ കുലസ്ത്രീ മറഞ്ഞുനില്‍ക്കുന്നതുപോലെ സര്‍വ്വ 
വ്യാപ്തയെങ്കിലും ദേവി അര്‍ഹതയില്ലാത്തവരില്‍ നിന്നു മറഞ്ഞു നില്‍ക്കുന്ന 
വളാണ്യ്‌. 


ലളിതാസഹസ്രനാമത്തിലെ “ലജ്ജാ, ഫ്രീംകാരീ, ഫ്രീംമതി” എന്നീ 
നാമങ്ങഠം ഈ ആശയം ഉഠംക്കൊള്ളുന്നു. 


ഓം ലജ്ജാഡ്ട്യായെ നമഃ 


ട്‌ി 


(രരീല്ളിതാക്രിശത? 


80. ലയവര്‍ജിതാ 


ലയം ഇല്ലാത്തവാം, നാശമില്ലാത്തവാം, പരബ്രഹ്മസ്വരുപിണി. “സത്യം 
ജ്ഞാനമനന്തം ബ്രഹ്മ” എന്ന ശ്രുതിവാക്യം കൊണ്ടു നിര്‍ദ്ദേശിക്കപ്പെടു 
ന്നവാം. ഉത്പത്തിയും നാശവും ഇല്ലാത്ത പരാശക്തി. 


ഓം ലയവര്‍ജിതായൈ നമഃ 


ശ്രീവിദ്യാമ്ര്രത്തിനെറ നാലാമത്തെ അക്ഷരമായല' കൊണ്ടു 
തുടങ്ങുന്ന ഇരുപതുനാമങ്ങാഠം കഴിഞ്ഞു. അഞ്ചാമത്തെ 
അക്ഷരമായ ഫ്രീിം കൊണ്ടു തുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


81. ്രീംകാരരൂപാ 


പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ അഞ്ചാമത്തെ 
അക്ഷരമായ ഫ്രീംകാരം സ്വരൂപമായവാം. 'ഹ്രീം' എന്ന ബീജാക്ഷരം കൊണ്ടു 
നിര്‍ദ്ദേശിക്കപ്പെടുന്നവാം, ഹീംകാരോച്ചാരണം കൊണ്ടു പ്രസാദിക്കുന്നവാം. 


ഹ്രീംകാരം ഭുവനേശ്വരീബീജമാണ്റ്‌. ആ മന്ത്രാര്‍ത്ഥമാണ്‌്‌ ഇനിയുള്ള 
പത്തൊന്‍പതു നാമങ്ങളിലും വ്യാപരിക്കുന്നതും. മ്ര്താര്‍ത്ഥം വിശകലന 
ത്തിനും വ്യാഖ്യാനത്തിനും വഴങ്ങുന്നതല്ല. ്രീംകാരത്തിലെ “ഹകാരം" 
മായയെയും “രകാരം' മായാവച്ഛിന്നചൈതന്യത്തെയും “ഈ ' ശുദ്ധ 
ചൈതന്യത്തെയും അനുസ്വാരം അളക്കപ്പെടുന്നതു എന്ന ആശയത്തെയും 
കുറിക്കുന്നു എന്നു സാമാന്യമായി പറയാം. 


ഓം ഫ്രീംകാരരൂപായൈ നമഃ 


82. പ്രീംകാരനിലയാ 


ഹ്രീംകാരം നിലയമായുള്ളവാം “നി ലീങ്‌ ശ്ലേഷണേ' എന്ന നിര്‍വചന 
പ്രകാരം ചേര്‍ന്നിരിക്കാനുള്ള - ലയിക്കാനുള്ള - സ്ഥലമാണ്‌; നിലയം. 
വിശ്രമിക്കാനും സ്വകാര്യമായി പ്രവര്‍ത്തിക്കാനുമുള്ള ഇടം. എവിടെ 
സ്ഥിരമായി താമസിച്ചുകൊണ്ട്‌ തന്‍െറ പ്രവര്‍ത്തനങ്ങാം നടത്തുന്നുവോ 
അവിടം നിലയനം. മനുഷ്യര്‍ക്കു ഗൃഹം, പക്ഷികയംക്കു കൂടു, 
വന്യമൃഗങ്ങാംക്കു ഗുഹ, ഇഴജന്തുക്കാംക്കു മാളം എന്നിവ പോലെ. 


ഈ നാമത്തില്‍ ഫ്രീംകാരത്തെ ദേവിയുടെ വാസസ്ഥാനമായി 
കല്പിച്ചിരിക്കുന്നു. . 


ഓം ഫ്രീംകാരനിലയായൈ നമഃ 


ടര്‍ 


ശ്രീല്ളിതായ്തിശത? 


33. പ്രീംപദപ്രിയാ 


"ഹ്രീം" എന്ന പദത്തില്‍ പ്രിയമുള്ളവാം. ഭാഷാവ്യാപാരത്തില്‍ 
“വര്‍ണ്ണസമുദായഃ പദം” എന്നു നിര്‍വചനം. ഉച്ചരിതവര്‍ണ്ണങ്ങാം ചേര്‍ന്നത്‌. 
എങ്ങനെയെങ്കിലും കുറേ വര്‍ണ്ണങ്ങഠം ചേര്‍ന്നാല്‍ പോര, ആശയവ്യഞ്ജകമാം 
വണ്ണം ചേരണം. അതിനാല്‍ “ശക്തം പദം” എന്നു്‌ ആദ്യത്തെ നിര്‍വചനത്തെ 
വിശേഷിപ്പിച്ചു കാണുന്നു. “” പദ്യതേ ഗമ്യതേ ജ്ഞായതേ അനേനേതിപദം”” 
ഏതൊന്നുകൊണ്ടു്‌ അറിയുന്നുവോ അത്‌. “ഫ്രീം' എന്നത്‌ ഹകാരം, രേഫം, 
ഈകാരം, അനുസ്വാരം എന്ന നാലു വര്‍ണ്ണങ്ങഠം ചേര്‍ന്നുണ്ടാകുന്നതാകയാല്‍ 
അതു്‌ വര്‍ണ്ണസമുദായമാണു്‌. ശ്രീംശബ്ദത്തിന്‍െറ ഘടകങ്ങളെല്ലാം 
മന്ത്രാവയവങ്ങളെന്ന നിലയില്‍ ദേവതകളെ കുറിക്കുന്നു. ഉച്ചരിക്കുന്നയാളെ 
മന്ത്രദേവതകളുടെ നേര്‍ക്കുനയിക്കുന്നു. തുടര്‍ച്ചയായ ജപം കൊണ്ടു്‌ 
മന്ത്രദേവതകളെ സാക്ഷാത്കരിക്കുകയും സ്വാധീനിക്കുകയും ചെയുന്നു. 
അതിനാല്‍ “ശക്തം പദം” എന്ന വിശേഷണവും യോജിക്കുന്നു. 


“പദം ശബ്ദേ ച വാക്്യേ ച വ്യവസായോപദേശയോ? 
പാദത? ചിഹ്നയേ?ഃ സ്ഥാന്രതാണയോരങ്കവസ്തുനോ”” 


എന്നു മേദിനീനിഘണ്ടു. ഇതുപ്രകാരം മുന്‍പു പറഞ്ഞതിനുപരി 
പ്രവര്‍ത്തനം, ഉപദേശം, കാലടിപ്പാട്ട്‌, രക്ഷ, എന്നും പദത്തിന്‌ അര്‍ത്ഥം. ഇവ 
സ്വീകരിച്ചാല്‍ പഫ്രീംകാരത്തിന്‍െറ വിശ്വനിയാമകമായ പ്രവര്‍ത്തനത്തില്‍ 
പ്രിയമുള്ളവാം, ഗുരു ശിഷ്യനുനല്‍കുന്ന ഫ്രീംകാരമന്ത്രോപദേശത്തില്‍ 
പ്രീതിയുള്ളവാം, ,്ഹീംകാരമന്ത്രദേവതയുടെ കാലടിപ്പാടുകഠം 
വിശ്വവ്യാപ്തമായി കണ്ടു സന്തോഷിക്കുന്നവാം, ഫ്രീംകാരം ലോകത്തെ 
രക്ഷിക്കുന്നതില്‍ സന്തുഷ്ടയായവാം എന്നിങ്ങനെ വ്യാഖ്യാനം. 


“കിരണം"” എന്നു കൂടി മേദിനീനിഘണ്ടു “പദ'ത്തിന്റ്‌ അര്‍ത്ഥം 
പറയുന്നു. കിരണരൂപത്തില്‍ പ്രകാശരശ്മികളായി ബാഹ്യപ്രപഞ്ചത്തെയും 
ജ്ഞാനരുപമായി അന്തഃകരണങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ര്രീംകാരത്തെ 
ഇഷ്ടപ്പെടുന്നവാം എന്നും വ്യാഖ്യാനം. 


ഓം ഫ്രീംപദപ്രിയായെ നമഃ 


84, ഫ്രീംകാരബീജാ 


്രീംകാരമാകുന്ന ബീജാക്ഷരത്തില്‍ സ്ഥിതി ചെയുന്നവാം. 
“ജ്ഞാപകം ദേവതാനാം യദ്‌ ബീജമക്ഷരമുച്യതേ” വിത്തില്‍ മരം അടങ്ങിയിരി 


9 


ശ്രാലളിതാധതിശത? 


ക്കുന്നതുപോലെ മന്ത്രത്തിന്‍െറ ബീജാക്ഷരത്തില്‍ മന്ത്രദേവതാശക്തി 
അടങ്ങിയിരിക്കുന്നു. മണ്ണ്‌, വെള്ളം, സൂര്യപ്രകാശം തുടങ്ങിയവയുടെ 
സാഹചര്യത്തില്‍ വിത്തുമുളച്ചട്‌ ശാഖോപശാഖകളോടെ വളര്‍ന്ന്‌ പുഷ്പിച്ച്‌ 
ഫലമുണ്ടാകുന്നു. അതുപോലെ നിരന്തരമായ അനുസന്ധാനം കൊണ്ട്‌ 
ആത്മശുദ്ധി നേടിയ ഉപാസകന്‌ ദേവതാശക്തിയെ സ്ഥുലരൂപത്തിലും 
സൂക്ഷ്മരുപത്തിലും സാക്ഷാത്കരിക്കാന്‍ കഴിയുന്നു. ഫ്രീംകാരത്തില്‍ ബീജ 
മായി അവ്യക്തയായി അന്തര്‍ഹിതയായ ലളിതാദേവി മന്ത്രജപം കൊണ്ടു്‌, 
അഭിവ്യക്തയായിത്തീരും. നാമരൂപങ്ങഠം കൊണ്ടു നിര്‍ദ്ദേശിക്കാവുന്ന 
വിവിധരൂപങ്ങളോടെ പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്ന പരാശക്തി 
ബീജരുപത്തില്‍ പഫ്രീംകാരമെന്ന മന്ത്രാക്ഷരത്തില്‍ സ്ഥിതി ചെയുന്നു. 


ഓം പഫ്രീംകാരബീജായൈ നമഃ 


85. ഫ്രീംകാരമന്ത്രാ 


““മനനാത്‌ ത്രായതേ ഇതി മന്ത്രഃ?” എന്ന നിര്‍വചനപ്രകാരം മനനം 
ചെയ്യുന്നവരെ രക്ഷിക്കുന്നതാണു മ്ര്രം. സര്‍വരക്ഷാകരവും സര്‍വ 
പുരുഷാര്‍ത്ഥങ്ങളും നല്‍കുന്നതുമായ ഫ്രീംകാരം അനേകം മന്ത്രങ്ങളുടെ 
ഭാഗമായി ഉപയോഗിച്ചു കാണുന്നു. ഒറ്റയ്ക്കും മറ്റു മന്ത്രാക്ഷരങ്ങളുമായി 
ചേര്‍ന്നും ലോകരക്ഷ ചെയ്യുന്ന ഫ്രീംകാരം ദേവി തന്നെയാണെന്ന്‌ 
ആചാര്യമതം. 


ഓം ഫ്രീംകാരമന്ത്രായൈെ നമഃ 


36. ്രിംകാരലക്ഷണാ 


തിരിച്ചറിയാന്‍ ഉപകരിക്കുന്ന സവിശേഷതയാണ്‌ ലക്ഷണ. 
അറിവുതരുന്നത്്‌, കാണിച്ചുതരുന്നതറ്റ്‌, അടയാളമായതററ്‌ എന്നു 
വ്യാഖ്യാനിക്കാം. ഫ്രീംകാരം കൊണ്ട്‌ അറിയപ്പെടുന്നവാഠം, ഫ്രീംകാരം കൊണ്ടു്‌ 
അറിവുതരുന്നവാം എന്നു രണ്ടു തരത്തില്‍ വ്യാഖ്യാനിച്ചു കാണുന്നു. രണ്ടും 
തമ്മില്‍ തത്ത്വത്തില്‍ ഭേദമില്ല. ദേവശക് തികളുമായി ബന്ധപ്പെടുത്തി 
ശ്രീശങ്കരാചാര്യര്‍ ഫ്രീംകാരത്തെ ഇങ്ങനെ വിവരിക്കുന്നു. ““ഹകാരഃ ശിവഃ 
ആകാശബീജത്വാദാകാശവന്നിര്‍ലേപഃ രേഫഃ വഹ്നിബീജം, കാ 
ര്യോത്പാദസംനിഹിതശക്തിമദീശ്വരവാചകം. തഥാച ഹകാരയുക്ത രേഫഃ 
ശുദ്ധചൈതന്യമേവ കാരണതാവച്ഛിന്നം ............ ഈ കാരഃ മന്മഥബീജം 
തത്കാരണലക്ഷകതയാ സ്ഥിതിഹേതുവിഷ്ണുരൂപ ചൈതന്യമഭിധാതി. 


60 


ശ്രീലളിതാത്രിശത? 


അനുസ്വാരസ്തസ്മിന്നേവപദാര്‍ഥേ അഭിന്നനിമത്തോപാദാനേ ലയം വക്തി. 
തഥാ ച ഫ്രീമിത്യുക്തേ ജഗദുത്പത്തിസ്ഥിതിലയകാരണം ചൈതന്യം 
ശക്ത്യാ വാച്യാര്‍ഥഃ പ്രതീയതേ””. 


( ഹകാരം ശിവന്‍, ആകാശം ബീജം. രേഫം അഗ്നിബീജം. 
കാര്യോത്പാദകമായ ശക്തിതത്ത്വവാചകം. ഹ്‌, ൪ എന്നിവ ചേര്‍ന്നുണ്ടാകുന്ന 
“ഹര്‌” ശുദ്ധ ചൈതന്യത്തെയും സൃഷ്ടിക്ക്‌ ഉന്മുഖമായ ശിവതത്ത്വത്തെയും 
കുറിക്കുന്നു. ഈകാരം മന്മഥബീജം. അത്‌ സ്ഥിതിക്കുകാരണമായ വിഷ്ണു 
ചൈതന്യം. നിര്‍ല്ലേപമായ ആകാശതത്ത്വവും - ശിവതത്ത്വവും, സൃഷ്ടി 
കാരണമായ അഗ്നിതത്ത്വവും സ്ഥിതികാരണമായ ഈകാരവും ചേര്‍ന്ന്‌ 
“ഫ്രീ” എന്നായി. അനുസ്വാരം ലയശക്തി. “ഫ്രീ” എന്നതിനോട്‌ അനുസ്വാരം 
ചേര്‍ന്നപ്പോഠാം “ഹ്രീം' എന്നായി. അതു്‌ സൃഷ്ടിക്കു പൂര്‍വ്വമായ ബ്രഹ്മ 
ചൈതന്യത്തെയും സൃഷ്ടിസ്ഥിതിലയശക്തികളെയും സമഷ്ടിയായി 
സൂചിപ്പിക്കുന്നു. ഇക്കാരണത്താലാണ്‌ പ്രണവം പോലെ മിക്ക ദേവതാ 
മന്ത്രങ്ങളിലും ഫ്രീംകാരം ചേര്‍ത്തു കാണുന്നത്‌. അങ്ങനെയുള്ള ഫ്രീംകാരം 
ലക്ഷണമായുള്ളവഠം. 


ഓം ഫ്രീംകാരലക്ഷണായൈ നമഃ 


87. ഫ്രീംകാരജപസുപ്രീതാ 


ഹ്രീംകാരത്തിന്‍െറ ജപം കൊണ്ട്‌്‌ വേഗത്തില്‍ സന്തോഷിക്കുന്നവാം. 
ഫ്രീംകാരം മാത്രമായി ജപിക്കുന്നതുകൊണ്ടും ഫ്രീംകാരം ചേര്‍ന്നിട്ടുള്ള 
മന്ത്രങ്ങാം, സ്തോത്രങ്ങാം തുടങ്ങിയവ കൊണ്ടും ദേവി വേഗത്തില്‍ 
പ്രസാദിക്കും. 


ഓം ഹ്രീംകാരജപസുപ്രീതായൈ നമഃ 


88. ഫ്രീംമതീ 


“ര്രീം” എന്ന മന്ത്രം കൊണ്ടു്‌ പ്രസാദിക്കുന്നവാം എന്നു മുന്‍ നാമത്തില്‍ 
പറഞ്ഞു. ഫ്രീംകാരം രൂപമായവളും “ഫ്രീം' എന്ന പദത്തിന്‍െറ പൊരുളായവളും 
ഫ്രീംകാരം കൊണ്ടു കുറിക്കുന്ന ബ്രഹ്മചൈതന്യവും സൃഷ്ടിസ്ഥിതി 
ലയങ്ങളും താന്‍ തന്നെ ആയവളും എന്ന? നാമത്തിനര്‍ത്ഥം. 


ഓം പഫ്രീംമത്ര്യൈ നമഃ 


89. ഫ്രീംവിഭൂഷണാ 


61 


ശ്രീലളിതാധ്രിശത? 


ഹ്രീംകാരം ഭൂഷണമായുള്ളവാം, ഫ്രീംകാരത്തെ ഭൂഷണമാക്കിയവാം. 


ഹ്രീംകാരത്തിലെ ഹകാരം ശ്വേതവര്‍ണ്ണത്തെയും രേഫം രക്ത 
വര്‍ണ്ണത്തെയും ഈകാരം നീലവര്‍ണ്ണത്തെയും കുറിക്കുന്നു. ഹ്‌, ര്‍, ഈ എന്നിവ 
യഥാക്രമം സത്വം രജസ്സ്‌, തമസ്സ്‌ എന്നീ ഗുണങ്ങളെ കുറിക്കുന്നു. ഈ 
അര്‍ത്ഥത്തില്‍ ഫ്രീംകാരം മായാവാചകമാണ്്‌. ത്രിഗുണസംഘാതമായ 
പ്രപഞ്ചത്തില്‍ ചൈതന്യമായി, പ്രകാശമായി, സത്യമായി അനുസ്വാര 
രൂപത്തില്‍ ലയിച്ചിരിക്കുന്ന ജഗദീശ്വരി അതിനു ഭൂഷണമായിരിക്കുന്നു. 
സര്‍വ്വാഭരണഭൂഷിതമായി സങ്കല്പിക്കപ്പെടുന്ന ദേവിയുടെ സ്ഥുലരൂപം 
സര്‍വാനന്ദമയമാണ്്‌. ഫ്രീംരൂപത്തില്‍ ദേവിയെ ധ്യാനിക്കുകയും സ്തുതി 
ക്കുകയും ചെയ്യുന്നവര്‍ക്ക്‌ അഷ്ടൈശ്വര്യസിദ്ധികളും അനായാസമായി 
ലഭിക്കും. 


ഓം ഫ്രീംവിഭൂഷണായെ നമഃ 


90. പ്രീംശീലാ 


ഹ്രീം ശീലമായുള്ളവാം. ശീലം എന്നതിനെ “ശീലംസ്വഭാവേ സദ്യ 
ത്തേ” എന്നു്‌ വിശ്വകോശം നിര്‍വചിക്കുന്നു. “നിഷ്ഠാ ച ശീലം ചാരിത്രം” 
എന്നു രത്നകോശം. സദ്ധ്ൃത്തി, നിഷ്ഠ, സ്വഭാവം, ധര്‍മ്മം എന്നിവയെല്ലാം 
“ശീലം എന്ന പദം കുറിക്കുന്നു. ്രീംകാരം നിര്‍ഗ്ഗുണമായ ബ്രഹ്മത്തെയും 
ബ്രഹ്മാവിഷ്ണുമഹേശ്വരന്മാരെയും സത്വരജസ്തമോഗുണങ്ങളെയും 
കുറിക്കുന്നതായി മുമ്പു പറഞ്ഞു. സൃഷ്ടിസ്ഥിതിലയതിരോധാനാനു 
ഗ്രഹങ്ങാം സ്വഭാവമായുള്ളവാം എന്നും സത്വരജസ്തമോഗുണങ്ങളുടെ 
രൂപത്തില്‍ വര്‍ത്തിക്കുന്നവാം എന്നും സച്ചിദാനന്ദം ശീലമായവാം എന്നും 
വ്യാഖ്യാനം. 


“സൃഷ്ടികര്‍ത്രീ, ്രഹ്മരുപാ, ഗോപ്ര്രീ, ഗോവിന്ദരൂപിണീ, 
സംഹാരിണീ, രുദ്രരൂപാ, തിരോധാനകരീ, ഈശ്വരീ” എന്നീ നാമങ്ങാം വിശേ 
ഷേണയും ആയിരംനാമങ്ങളും സാമാന്യമായും ലളിതാസഹ്സസനാമത്തില്‍ 
ഈ ആശയം വ്യക്തമാക്കുന്നു. 


ഓം ഫ്രിംശീലായൈ നമഃ 


91. പ്രീംപദാരാധ്യാ 


62. 


ശ്രീലളിതാശ്രിശത? 


ഹ്രീം എന്ന പദം കൊണ്ടു്‌ ആരാധിക്കപ്പെടുന്നവഠം. ഫ്രീം എന്ന 
പദത്താല്‍ ആരാധിക്കപ്പെടാവുന്നവാം. ്രീം ഏകാക്ഷരപദമാണ്റ്‌. ഒരക്ഷരം 
മാത്രമുള്ള പദം. ദേവീസ്തുതിപരമായും അന്യദേവതാസ്തുതിപരമായുമുള്ള 
അതിന്‍െറ അര്‍ത്ഥം മുമ്പു പറഞ്ഞു. ഹ്രീം എന്ന ബീജാക്ഷരം മാത്രം കൊണ്ടു്‌ 
ദേവിയെ ആരാധിക്കാം. അതിനായി ഫ്രീംകാരത്രിശതി പോലുള്ള 
സ്തോത്രങ്ങഠം ആചാര്യന്മാര്‍ നിര്‍മ്മിച്ചിട്ടുണ്ടു്‌. ഫ്രീംകാരം ഘടിപ്പിച്ചിട്ടുള്ള 
സ്തോത്രങ്ങഠം വേറെയുമുണ്ട്‌. ശ്രീംകാരം ഒന്നുകൊണ്ടുമാത്രം ദേവി 
പ്രസാദിച്ച്റ്‌ ഭുക്തിയും മുക്തിയും നല്‍കും എന്ന്റ്‌ ശങ്കരഭഗവത്പാദര്‍ 
ഭുവനേശ്വരീകല്‍പം ഉദ്ധരിച്ചുകൊണ്ട്‌ സ്ഥാപിക്കുന്നു. 


“(ഹം കാരേണൈവ സംസിദ്ധോ ഭുക്തം മുക്തിം ച വിന്ദതി” 


ഓം ഫ്രീംപദാരാധ്യായെ നമഃ 


92. ഫ്രീംഗര്‍ഭാ 


“ഹ്രീം” എന്ന ഏകാക്ഷരബീജമന്ത്രത്തില്‍ അന്തര്‍ഹിതയായി സ്ഥിതി 
ചെയ്ുയുന്നവാം. 


ശ്രീംകാരം കൊണ്ടു നിര്‍ദ്ദിഷ്ടമായ ശക്തികളെ ഗര്‍ഭത്തില്‍ 
ധരിക്കുന്നവഠം. ബ്രഹ്മാവിഷ്ണുമഹേശ്വരന്മാരും അവര്‍ക്കു കാരണമായ 
മൂലപ്രകൃതിയും സൃഷ്ടിയുടെ പരിണാമഗതിക്കുകാരണമായ സത്വര 
ജസ്തമോഗുണങ്ങളും അവയുടെ പതിഭാസമായ പ്രപഞ്ചവും ദേവിയില്‍ 
നിന്നുണ്ടായി. ഇതെല്ലാം ദേവി ഗര്‍ഭത്തില്‍ ധരിക്കുന്നു. ജഗത്തും 
ജഗജ്ജനനിയായ ലളിതാംബികയും തമ്മിലുള്ള അവിനാഭാവബന്ധത്തെ ഈ 
നാമം കുറിക്കുന്നു. 


'മമ യോനിര്‍ മഹദ്(ബഹ്മ തസ്മിന്‍ ഗര്ഭം ദധാമൃഹം”” എന്നു 
തുടങ്ങുന്ന പതിനഞ്ചു ശ്ലോകങ്ങളില്‍ ഭഗവാന്‍ ഗീതയില്‍ ഈ ആശയം 
ഭംഗ്യന്തരേണ ചര്‍ച്ചചെയ്തിട്ടുണ്ടു്‌. (ഭഗവദ്ഗീത 14-ാം അദ്ധ്യായം) 


ഓം പഫ്രീംഗര്‍ഭായൈ നമഃ 


93. പഫ്രീംപദാഭിധാ 


“ഹ്രീം എന്ന അഭിധ ഉള്ളവാം. “അഭിധാ” എന്നതിന്റ്‌ പേര്‌, നാമം, 
എന്നു്‌ സാമാന്യമായ അര്‍ത്ഥം. “ഹ്രീം” എന്ന ഏകാക്ഷരം ദേവിയുടെ സമഷ്ടി 


63 


ശ്രിലളിതാര്രിശത? 


നാമമാണ്റ്‌. ഒരു വസ്തുവിനെയോ ആശയത്തെയോ കുറിക്കാന്‍ ഒരു നാമം 
ഉപയോഗിക്കുമ്പോം ലക്ഷ്യമായ വസ്തുവിന്‍െറയോ ആശയത്തിന്‍െറയോ 
ഏതെങ്കിലും സവിശേഷതയെ ആയിരിക്കും ആ നാമം കുറിക്കുന്നത്‌. 
ഗജാനനന്‍, വിഘ്നേശ്വരൻ, ഏകദന്തന്‍, വ്രകതുണ്ഡന്‍ തുടങ്ങിയ 
ഗണേശനാമങ്ങാം നോക്കുക. ആനയുടെ തലയുള്ളവന്‍, വിഘ്നങ്ങളെ 
നിവാരണം ചെയുന്നവന്‍, ഒറ്റക്കൊമ്പുള്ളവന്‍, വളഞ്ഞ തുമ്പിക്കൈയുള്ളവന്‍, 
എന്ന്‌ ഭഗവാന്‍െറ ചില പ്രത്യേകതകളെ ഓരോനാമവും കുറിക്കുന്നു. 
ദേവന്‍െറ സമസ്തവിഭൂതികളും ഒരു നാമം ഉഠംക്കൊള്ളുന്നില്ല. 


അതുപോലെ ദേവിയെ കുറിക്കുന്ന ആയിരമായിരം പദങ്ങളില്‍ ഒന്നും 
ദേവിയുടെ വിഭൂതികളെയെല്ലാം നിര്‍ദ്ദേശിക്കുന്നില്ല. “ശ്രീം” എന്ന 
ഏകാക്ഷരമന്ത്രപദം ദേവീപരമായ എല്ലാ വിഭുതികളെയും സമഷ്ടിയായി 
പ്രതിനിധാനം ചെയുന്നതിനാല്‍ “ഫ്രീംപദാഭിധാ” എന്ന പ്രയോഗം. 


ഓം പഫ്രീംപദാഭിധായൈ നമഃ 


94. ഫ്രീംകാരവാച്യാ 


ഫ്രീംകാരം കൊണ്ടു വചിക്കപ്പെടാവുന്നവഠം. ശബ്ദവ്യാപാരങ്ങളെ 
ക്കുറിച്ചുള്ള ചര്‍ച്ചയില്‍ ആചാര്യന്മാര്‍ അഭിധ, ലക്ഷണ, വ്യഞ്ജന, എന്നു 
മൂന്നു വ്യാപാരങ്ങാം മുഖ്യമായി പറയാറുണ്ട്യ്‌. ഒരു പദം കോംക്കുമ്പോഠം 
ഏതൊരു അവബോധമാണോ ഉണ്ടാകുന്നത്‌? അത? അഭിധാവ്യാപാരം. 
മുന്‍നാമത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ സൂചിപ്പിച്ചത്‌ അഭിധാവ്യാപാരമാണ്ു. 
അഭിധാവ്യാപാരത്തിന്റ്‌ രൂഡി, യോഗം, യോഗരുഡി എന്നു മൂന്നു വിഭാഗങ്ങാം 
കല്‍പിക്കുന്നു. ഒരു പദം മറ്റൊന്നിന്‍െറയും സാഹചര്യമില്ലാതെ കോക്കുന്ന 
മാത്രയില്‍ ഉണ്ടാക്കുന്ന പ്രതീതിയെ “രൂഡ്ടി” എന്നു പറയുന്നു. “ഫ്രീം' 
പദത്തിന്‍െറ പ്രസിദ്ധമായ അര്‍ത്ഥം “പരാശക്തി” എന്നാണ്റെ. “ഹ്രീം ” എന്ന 
പദം കോക്കു മ്പോഠം മറ്റൊന്നിന്‍െറയും സാഹചര്യമില്ലാതെ ദേവീ 
സ്മരണയുണ്ടാകും. മറ്റൊരുതരത്തില്‍ പറഞ്ഞാല്‍ ഹ്രീംകാരം മറ്റു 
ദേവതാശക്തികളെയും കുറിക്കും. അപ്പോം മറ്റു പദങ്ങളുടെ സാഹചര്യം 
വേണ്ടിവരും. ഫ്രീംകാരം രൂഡ്മിയായി ലളിതാംബികയെ കുറിക്കുന്നു. 


ഓം ഹ്രീംകാരവാച്യായൈ നമഃ 


95. പ്രീംകാരപൂജ്യാ 


ഹ്രീംകാരത്താല്‍ പുഴിക്കപ്പെടാവുന്നവഠം. സഗുണമൂര്‍ത്ത്യാ 
രാധനയില്‍ ““മൂലമന്ത്രേണ പുജയേത്‌”' എന്നാണു വിധി. മൂലമന്ത്രം കൊണ്ടു 


64. 


ശ്രിീലളിതാര്രിശത? 


പൂജിക്കണം. ത്ര്ത്രശാസ്ത്രവിധിപ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളില്‍ 
“അന്യമന്ത്രം” കൊണ്ടു പൂജിക്കരുത്റ്‌ എന്നും വിധിയുണ്ട്‌. “മൂലമന്ത്രശ്ച 
ദേവതായാഃ സ്വയം നാമം" - മൂലമന്ത്രം ദേവതയുടെ സ്വന്തം നാമമാണ്‌. 
അതു ദേവതയുടെ മന്ത്രരൂപമായ ശരീരമാണ്‌. നമഃശബ്ദം ചേര്‍ത്ത്‌ “ഹ്രീം 
നമഃ”” എന്ന്‌ ഗുരൂപദിഷ്ടമായ സമ്പ്രദായമനുസരിച്ചറ്‌ ശ്രീച്രകാദികളില്‍ 
പൂജിക്കുന്നത്റു്‌ ലളിതാംബികയ്ക്കു്‌ പ്രീതികരമാണ്‌. സാധാരണയായി മന്ത്രം 
ഉച്ചരിക്കുമ്പോഠം പ്രണവം ചേര്‍ത്ത “ഓം ഫ്രീം നമഃ എന്നു മ്ര്ത്രരൂപം 
കല്‍പിക്കാറുണ്ടെങ്കിലും “ഹ്രീം' പ്രണവത്തില്‍ നിന്ന്‌ ഭിന്നമല്ലാത്തതിനാല്‍ 
“രീം” എന്ന മന്ത്രാക്ഷരത്തിന പ്രണവം ചേര്‍ക്കണം എന്നില്ലെന്നും പക്ഷം. 
മന്ത്രാധികാരചര്‍ച്ചയില്‍ ഹ്രീംകാരജപത്തിന്റ്‌ അധികാരിഭേദം ഇല്ലെന്നും 
അഭിപ്രായമുണ്ട്‌. ഫ്രീംകാരം കൊണ്ടു പൂജിക്കാന്‍ ഏവര്‍ക്കും അധികാര 


മുണ്ടെന്നു പക്ഷം. 
ഓം ഫ്രീംകാരപൂജ്യായൈ നമഃ 


96. ഫ്രീംകാരപീഠികാ 

്രീംകാരത്തിനു പീഠികയായുള്ളവരം. “പീഠിക” എന്നതിന്‌ 
ആധാരമായുള്ളത്്‌ എന്ന്‌ മുഖ്യമായ അര്‍ത്ഥം. വിഗ്രഹങ്ങളുടെയും മറ്റും 
ആധാരമായ പീഠം. ഫ്രീംകാരം പരാശക്തിയുടെയും പ്രപഞ്ചത്തിന്‍െറയും 
പ്രതീകമാണ്‌. മൂലമാതൃകയെ ആധാരമാക്കിയേ പ്രതീകത്തിനു 
നിലനിലപുള്ളു. ഫ്രീംകാരം എന്ന മരന്തബീജാക്ഷരം പരാശക്തിയായ 
ലളിതാംബികയാകുന്ന ആധാരത്തെ ആശ്രയിക്കുന്നതിനാല്‍ ഫ്രീംകാര 
പീഠികാ. 


ഹ്രീംകാരമാകുന്ന പീഠികയോടുകുടിയവാം എന്നും വ്യാഖ്യാനിക്കാം. 
ഒരു ഗ്രന്ഥത്തിന്‍െറയോ ചര്‍ച്ചയുടേയോ തുടക്കത്തില്‍ അതിനെക്കുറിച്ച്‌ 
ചേര്‍ക്കുന്ന വിവരങ്ങളടങ്ങുന്ന ആമുഖത്തെ പൂര്‍വ്വപീഠിക എന്നും പീഠിക 
എന്നും പറയും. ലളിതാംബികയെ അറിയുന്നതിന്‌ ശ്രീംകാരജപം, 
ഫ്രീംകാരാര്‍ച്ചന, ഫ്രീംകാരധ്യാനം തുടങ്ങിയവ പീഠികയായി വര്‍ത്തിക്കു 
ന്നതിനാൽ ഫ്രീംകാരമാകുന്ന പീഠികയോടുകൂടിയവാം എന്നു വ്യാഖ്യാനം. 


ഓം ഫ്രീംകാരപീഠികായൈ നമഃ 


97. പ്രീംകാരവേദ്യാ 


ഹ്രീംകാരം കൊണ്ട്‌ അറിയപ്പെടാവുന്നവഠം. ്രീംകാരമാകുന്ന 
പീഠികയോടുകൂടിയവാഠം എന്നു മുന്‍നാമത്തില്‍ പറഞ്ഞു. പീഠിക 


65 


ശ്രീലളിതാത്രിശത? 


അനുവാചകനെ ഗ്രന്ഥത്തിലേയ്ക്കു നയിക്കുന്നു. അതുപോലെ ഫ്രീംകാരം 
ഉപാസകനെ ദേവിയിലേയ്ക്കു നയിക്കുന്നു. ഇവിടെ ആധാരവും ആധേയവും 
തമ്മില്‍ ഭേദമില്ല. വിദ്യാരൂപിണിയായ ലളിതാംബിക തന്നെ അവിദ്യാരുപത്തില്‍ 
മായാരൂപത്തില്‍ -- സ്വയം മറയ്ക്കുന്നു. ആ മറ നീങ്ങിയാലേ ദേവിയെ 
ദര്‍ശിക്കാന്‍ കഴിയു. അജ്ഞാനമാകുന്ന ആവരണം ദേവിതന്നെ ആകയാല്‍ 
അതുമാറ്റാന്‍ നമുക്കു സാദ്ധ്യമല്ല. ദേവീകാരുണ്യം കൊണ്ടേ ജ്ഞാനം ഉണ്ടാകു. 
അതിനുള്ളമാര്‍ഗ്ഗം ദേവിയെത്തന്നെ ആശ്രയിക്കുകയാണ്്‌. 


““ദൈവീഹ്വേഷാ ഗുണമയ? മമ മായാ ദുരത്യയാ 


മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തമി തേ" 


എന്നു ഗീതയില്‍ ഭഗവാന്‍ അരുളിച്ചെയുന്നു. ദേവിയെ ആശ്രയിച്ച്‌ 
ദേവിയുടെ അജ്‌ ഞാനാവരണം മാറ്റാനുള്ള മാര്‍ഗ്ഗവും ഈ നാമം 
നിര്‍ദ്ദേശിക്കുന്നു. ്രീംകാരം കൊണ്ടുതന്നെ ഫ്രീംകാരജ്ഞാനം നേടുക. 
““ഫ്രീംകാരേണ ഗുരുമുഖോദ്ഭൂതേന വേദ്യാ”” എന്നു ശങ്കരാചാര്യര്‍ ഈ 
നാമത്തെ വ്യാഖ്യാനിക്കുന്നു. സദ്ഗുരുവിനെ സേവിച്ച്‌ ഗുരുവിനാല്‍ 
നിര്‍ദ്ദേശിക്കപ്പെട്ട രീതിയില്‍ ഫ്രീംകാരമന്ത്രം കൊണ്ടു്‌ ദേവിയെ ആരാധിച്ചാല്‍ 
ഹ്രീംകാരജപസുപ്രീതയായ ലളിതാംബിക ഉപാസകന്‍െറ അജ്ഞാനാവരണം 
നീക്കി സ്വയം പ്രകാശിക്കും. ദേവീസാക്ഷാത്കാരം ഉപാസകനുണ്ടാകും. 


ഓം ഫ്രീകാരവേദ്യായൈ നമഃ 


98. ഫ്രീംകാരചിന്ത്യാ 


ഫ്രീംകാരം കൊണ്ടു ചിന്തിക്കത്തക്കവാം. ഫ്രീംകാരം ഓംകാരം പോലെ 
പ്രണവസ്വരൂപമാണ്‌.. ““പ്രാണാന്‍ സര്‍വാന്‍ പരമാത്മനി പ്രണമയതി ഇതി 
പ്രണവഃ'" എല്ലാ പ്രാണങ്ങളെയും പരമാത്മാവില്‍ പ്രകര്‍ഷേണ നമിപ്പിക്ക] 
ന്നതു പ്രണവം. ലളിതാംബിക പരാശക്തിയാണ്‌്‌. അപരാശക്തി യുമാണ്‌. 
പര്രഹ്മമായി സ്ഥിതിചെയുന്ന അനാദൃന്തയായ പരാശക്തി തന്നെ 
ഉത്പത്തിയും നാശവുമുള്ള പ്രപട്ചരുപത്തിലും പ്രതിഭാസിക്കുന്നു. 
ഹ്രീംകാരം പര്രഹ്‌മോപാസനയ്ക്കും അപരബ്രഹ്‌ മോപാസനയ്ക്കും 
സാധനമാണ്‌. 


ഉപാസകപക്ഷത്തില്‍ ഭൌതികസുഖങ്ങാം നേടാനും മോക്ഷ 
പ്രാപ്തിക്കും ഫ്രീംകാരജപം ഉപകരിക്കുന്നു. 


ഓം ഫ്രീംകാരചിന്ത്യായൈ നമഃ 


66 


ശ്രദ്ലളിതാധസ്രിശത? 


99. പഫ്രീം 


വ്യാഖ്യാനത്തിനു വഴങ്ങാത്തതും അറിയാനാകാത്തതും യോഗികാക്ക്്‌ 
അനുദവൈകവേദ്യവും മന്ത്രങ്ങഠംക്കുമാതൃകയും തന്ത്രങ്ങാംക്കു അധി 
ഷ്ഠാനവും പ്രപഞ്ചത്തിന്‍െറ പ്രാണനും ഉപാസകന്റ്‌ നിരതിശയമായ ആനന്ദം 
നല്‍കുന്നതുമായ ഫ്രീം രുപമായുള്ളവാം. 


“ഹൃഞ്ഹരണേ' എന്ന ധാതുപാഠപ്രകാരം ഫ്രീംകാരത്തെ നിഷ്പാ 
ദിപ്പിച്ച്റ്‌ ഉപാസകന്‍െറ അവിദ്യയെ നശിപ്പിച്ച്‌ ശുദ്ധവിദ്യനല്‍കുന്നവാം എന്നും 
ദുഃഖങ്ങളെ നശിപ്പിച്ച്‌ പരമാനന്ദം നല്‍കുന്നവാം എന്നും വ്യാവഹാരിക 
സംസ്കൃതത്തില്‍ ഫ്രീംപദത്തെ വ്യാഖ്യാനിക്കുന്നു. മന്ത്രാര്‍ത്ഥത്തില്‍ നിന്ന്‌ 
ഈ വ്യാഖ്യാനം ഭിന്നമല്ല.”” ഹൃഞ്ഹരണേ ഇതി ധാതുപാഠാത്‌ 
സമസ്‌ തവിദ്ദശ്വര്യപ്രദാനാദി ശക്ത്യാരോപാധിഷ്ഠാനത്വേ സതി 
അപവാദാവശേഷിതപരമാനന്ദമുക്തിരിത്യര്‍ഥ”” എന്നു ശാങ്കരഭാഷ്യം. എല്ലാ 
വിദ്യകളും ഐശ്വര്യങ്ങളും ദാനം ചെയ്യാനുള്ള ശക്തി ഫ്രീംകാരത്തില്‍ 
ആരോപിതമാണ്‌്‌. അപ്രകാരം ആരോപിതമായ ശക്തികളെ അപഹരിച്ചു 
കൊണ്ടു്‌ വിദ്യ, ഐശ്വര്യം തുടങ്ങിയവയ്ക്കു അപവാദമായ (വിരുദ്ധമായ) 
പരമാനന്ദമുക്തിയായി വിളങ്ങുന്നവാം. 


ഓം ഫ്രീം നമഃ 


100. ്രീംശരീരിണീ 


ഫ്രീംകാരവും മൂന്നു ്രീംകാരങ്ങളോടുകുടിയ പഞ്ചദശാക്ഷരീമന്ത്രവും 
ദേവിയുടെ മന്ത്രശരീരമായി പറയപ്പെടുന്നു. (്രീംകാരമന്ത്രമാകുന്ന 
ശരീരമുള്ളവാം. മുലമന്ത്രാത്മിക. 


ഓം ഫ്രീംശരീരിരിണ്ദയ നമഃ 


ശ്രീവിദ്യാമ്ര്ത്രത്തിനെറ അഞ്ചാമത്തെ അക്ഷരമായ പഫ്രിംകാരം 
കൊണ്ടു തുടങ്ങുന്ന ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. ആറാമത്തെ 
അക്ഷരമായ “ഹ ' കൊണ്ടുതുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 
101, ഹകാരരരൂപാ 
പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ ആറാമത്തെ അക്ഷരമായ 
ഹകാരമായി രുപം പുണ്ടവഠം. ഹകാരം കൊണ്ട്‌്‌ നിര്‍ദ്ദേശിക്കപ്പെടുന്നവാം. 
മുമ്പ്‌ ഇരുപതു നാമങ്ങളിലായി വിവരിച്ച “ഫ്രീം' എന്ന മന്ത്രാക്ഷരത്തിന്‍െറ 


67 


ശ്രിലളിതാത്രിശത? 


ആദ്യഘടകമായ ഹകാരത്തിന്‍െറ രൂപത്തില്‍ വര്‍ത്തിക്കുന്നവാം. 


“ഹ' എന്നതിന്‌ വ്യാവഹാരികഭാഷയില്‍ വലിയ അര്‍ത്ഥവ്യാപ്തി 
യുണ്ട്‌. നപുംസകലിംഗത്തില്‍ അതു്‌ ബ്രഹ്മവാചിയാണ്റ്‌. ആനന്ദം, രത്ന 
ത്തിന്‍െറ പ്രകാശം, വീണപോലുള്ള തന്ത്രിവാദ്യങ്ങളുടെ നാദം, ആയുധം 
എന്നീ അര്‍ത്ഥങ്ങളുമുണ്ടു്‌. പുല്ലിംഗത്തില്‍ ഭൈരവരുപിയായ ശിവന്‍, വിഷ്ണു, 
ധ്യാനം, ശുഭം, ആകാശം, സ്വര്‍ഗ്ഗം, ജ്ഞാനം, ചന്ദ്രന്‍, കുതിര, രക്തം, യുദ്ധം, 
മരണം, രോമാഞ്ചം, ദര്‍പ്പം, വൈദ്യന്‍, കാരണം തുടങ്ങി പല അര്‍ത്ഥങ്ങാം. 
സ്ത്രീലിംഗത്തില്‍ രതിബന്ധമെന്നും വീണ എന്നും അര്‍ത്ഥം. 


അവ്യയരുപത്തില്‍ പാദപുരണത്തിനും സംബോധനയ്ക്കും തീര്‍ച്ച 
യെന്നു ഉറപ്പിച്ചു പറയാനും ഹകാരം ഉപയോഗിക്കുന്നു. കൊല്ലുക 
എന്നര്‍ത്ഥമുള്ള ധാതുവുമാണ്്‌. ഉപേക്ഷിക്കല്‍, തൃജിക്കല്‍ എന്നും അര്‍ത്ഥം. 
“ഹ സ്യാത്സംബോധനേ പാദപുരണേച ഹ നിഗ്രഹേ നിയോഗേചക്ഷിപായാം 
സ്യാത്‌ കുത്സായാമപി ദൃശ്യതേ” എന്നു മേദിനീനിഘണ്ടു. 


ഈ അര്‍ത്ഥങ്ങളെല്ലാം ദേവീസ്തുതിപരമായി യോജിക്കും. ദേവി 
ബ്രഹ്മസ്വരൂപിണിയും ആനന്ദരുപിണിയുമാണ്ട്‌. രത്തത്തില്‍ പ്രകാശ 
മെനനപോലെ സകലചരാചരങ്ങളിലും ചൈതന്യമായി ദേവി കുടികൊള്ളുന്നു. 
വീണപോലുള്ള വാദ്യങ്ങളുടെ നാദം ദേവിയാണ്ട്‌. സംഗീതമായി 
സര്‍വാനന്ദകരിയായി വര്‍ത്തിക്കുന്നതും നാദബ്രഹ്മരുപത്തില്‍ പ്രപഞ്ചമായി 
പ്രകാശിക്കുന്നതും ദേവിയാണ്‌. സംഹാരത്തിന്‍െറ ഉപാധിയായി 
ആയുധരൂപത്തില്‍ പ്രവര്‍ത്തിക്കുന്നതും ദേവിയാണ്റ്‌. 


ഭൈരവരൂപം കൈക്കൊണ്ട ശിവനും ലോകരക്ഷകനായ വിഷ്ണുവും 
ലളിതാംബിക തന്നെ. ധ്യാനവും മംഗളവും ദേവിയുടെ വിഭൂതികളാണ്്‌. 
ജ്‌ ഞാനസ്വരൂപിണിയാണ്ട്‌ ജഗദംബ അമൃതസ്ൃന്ദിയായ ചന്ന്രനായി 
ആകാശത്തും മനുഷ്യശരീരത്തിനുള്ളില്‍ കുളപഥത്തിലും അമ്മ രൂപം 
സ്വീകരിക്കുന്നു. 


മുകളില്‍ പറഞ്ഞ മറ്റര്‍ത്ഥങ്ങളും ദേവീപരമായി വ്യാഖ്യാനിക്കാം. 
ഇപ്രകാരമുള്ള ഹകാരം സ്വരുപമായവാം. 


ഓം ഹകാരരൂപായൈൈ നമഃ 


68 


ശ്രീലളിതായതിശത? 


102. ഹലധൃത്പൂജിതാ 


് 


ഈ നാമത്തിന്‌ “ഹലധ്യക്പുജിതാ”” എന്നു പാഠഭേദം കാണുന്നു. 
രണ്ടും തമ്മില്‍ അര്‍ത്ഥഭേദമില്ല. 


ഹലം കലപ്പ. കലപ്പ ആയുധമായി ധരിക്കുന്നവന്‍ ബലരാമന്‍. അനന്തന്‍ 
ബലരാമനായി അവതരിച്ചതായി പുരാണങ്ങാം. അനന്തമായ ബലവീര്യ 
വേഗങ്ങളും അനന്തമായ ജ്ഞാനവുമുള്ള ബലരാമന്‍െറ ആയുധങ്ങാം 
കലപ്പയും നുകവുമായിരുന്നു. ബലരാമന്‍ ശ്രീദേവ്യുപാസകനായിരുന്നു. 
ബലരാമനാല്‍ പൂഴജിക്കപ്പെട്ടവഠം. 


കൃഷിക്കാരന്‍ എന്ന അര്‍ത്ഥത്തിലും “ഹലധുത്‌” എന്ന പദത്തെ 
വ്യാഖ്യാനിക്കാം. കര്‍ഷകനാല്‍ പുജിക്കപ്പെടുന്നവഠം. നിലം ഉഴുന്നതിനു മുമ്പ്‌ 
ഭൂമീദേവിയെയും ശ്രീദേവിയെയും പൂജിക്കുന്ന പതിവ്‌ ഇപ്പോഴും നല്ല കൃഷി 
ക്കാര്‍ പിന്തുടരുന്നുണ്ട്‌. വിളവു നന്നാകാനും അതിവൃഷ്ടി, അനാവൃഷ്ടി 
തുടങ്ങിയ ഈതിബാധകാം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്‌ ഈ പൂജ. 


ഓം ഹലധ്ൃത്പൂജിതായൈ നമഃ 


103. ഹരിണേക്ഷണാ 


മാനിന്‍െറ കണ്ണുപോലെ മനോഹരമായ കണ്ണുകളുള്ളവാം, സുന്ദരി. 
സുന്ദരികളായ സ്ത്രീകളെ വര്‍ണ്ണിക്കുമ്പോഠം അവരുടെ കണ്ണുകളെ 
പേടമാനിന്‍െറ കണ്ണുകളോടുപമിക്കുന്നത്റ്‌ കവിസങ്കേതം. പേടമാനിന്‍െറ 
കണ്ണുകഠം വിശാലായതങ്ങളും ചലിക്കുന്നവയുമാണ്. മുന്നിലുള്ളതെല്ലാം 
കാണാന്‍ കഴിയുന്ന വിശേഷഗുണവും അവയ്ക്കുണ്ട്‌. ഭയന്നപോലുള്ള 
കാതരഭാവവും മാനിന്‍െറ കണ്ണുകാാംക്കുണ്ടു്‌. ഇതെല്ലാം സ്ത്രീക്കും ശോഭ 
നല്‍കുന്നു. സ്ഥൂലരൂപവര്‍ണ്ണനയില്‍ ദേവിയുടെ സൌന്ദര്യം വ്യംഗ്യം. 


എല്ലായ്‌പ്പോഴും എല്ലായിടത്തും വ്യാപിക്കുന്ന കണ്ണുകളുള്ളവാം, 
സര്‍വസാക്ഷിണി എന്നും വ്യാഖ്യാനം. ഭക്തരെ ആകര്‍ഷിക്കുന്ന 
ഈക്ഷണങ്ങളുള്ളവാം. 


ഓം ഹരിണേക്ഷണായെൌെ നമഃ 


104. ഹരപ്രിയാ 


ഹരന്ദറ്‌ പ്രിയയായവാം. ശിവപത്തീരുപത്തില്‍ വര്‍ത്തിക്കുന്നവാം. 
ശിവന്‍െറ ശക്തിയായി, ശിവന്‍െറ അര്‍ദ്ധാംഗിയായി, പ്രകാശിക്കുന്നവാം. 


69 


ശ്രാല്ളിതാധ്രിശത? 


ഹരനെ പ്രിയമുള്ളവാം എന്നും വിഗ്രഹിക്കാം. തത്ത്വത്തില്‍ അര്‍ത്ഥദഭേദമില്ല. 


ഓം ഹരപ്രിയായൈ നമഃ 


105. ഹരാരാധ്യാ 

ഹരനാല്‍ ആരാധിക്കപ്പെടുന്നവഠം. ബ്രഹ്മാവും വിഷ്ണുവും 
ഹരനും ദേവിയെ ആരാധിച്ചുറ്റ്‌ ശക്തിനേടിയതായി പുരാണങ്ങാം. 
'“അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി (്രണന്തും സ്തോതും 
വാ കഥമക്യതപുണ്യയഃ പ്രഭവതി” എന്നു ശങ്കരഭഗവത്പാദര്‍ സൌന്ദര്യലഹരി 
ഒന്നാം ശ്ലോകത്തില്‍ സ്തുതിക്കുന്നു. 


ഓം ഹരാരാധ്യായൈ നമഃ 


106. ഹരിബ്രഹ്മേന്ദ്രവന്ദിതാ 
ഹരിയാലും ബ്രഹ്മാവിനാലും ഇന്ദ്രനാലും വന്ദിക്കപ്പെടുന്നവാം. 
“(്രഹ്മാ വിഷ്ണുസ്തദാ ശംഭുരീവാസലോ വരുണോ യമഃ? 
വായുരഗ്ന!॥ കുഖബേരശ്ച തവഷ്ടാ പുഷാ/ശഥിനൌ ഭഗഃ 
ആദിത്യാ വസവോ രുദ്രാ വിശ്വദേവാ മരുദ്ഗണാ? 
സരീവേ ഗ്യായന്തി താം ദേവം സൃഷ്ടിസ്ഥിത്യന്തകാരിണിം. ”” 


(ബ്രഹ്മാവ്‌, വിഷ്ണു, ശംഭു, വാസവന്‍, വരുണന്‍, യമന്‍, വായു, 
അഗ്നി, കുബേരന്‍, ത്വഷ്ടാവ്‌, പുഷാവ്$്‌, അശ്വിനീദേവകഠം, ഭഗന്‍, 
ആദിത്യന്‍, വസുക്കം, രുദ്രന്മാര്‍, വിശ്വദേവന്മാര്‍, മരുത്തുക്കഠം - എല്ലാവരും 
സൃഷ്ടിക്കും സ്ഥിതിക്കും അന്ത്യത്തിനും കാരിണിയായ ആ ദേവിയെ 
ധ്യാനിക്കുന്നു) എന്നു്‌ ദേവീഭാഗവതം. 


നാമത്തില്‍ ഹരി, ബ്രഹ്മാവ്‌, ഇന്ദ്രന്‍ എന്നു മുന്നു ദേവന്മാരെയേ 
പറഞ്ഞുള്ളു എങ്കിലും എല്ലാ ദേവന്മാരെയും അവര്‍ പ്രതിനിധാനം ചെയ്യുന്നു. 


”മുകുന്ദ്രബഹ്മേന്ദ്രസ്ഫുടമുകുടനീരാജിതപദ'"യായി സൌന്ദര്യലഹരി 
ദേവിയെ വര്‍ണ്ണിക്കുന്നു. 


“ഹരിബ്രഹ്മേന്ദ്രസേവിതാ' എന്നു ലളിതാസഹസ്രനാമം. 


ഓം പഫരിബ്രഹ്മേന്ദ്രവന്ദിതായൈ നമഃ 


70 


ശ്രാലളിതാത്രിശത? 


107. ഹയാരുഡ്ദാസേവിതാങ്യിഃ 


അശ്വാരൂദ്മാദേവിയാല്‍ സേഡവിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവാം, 
ലളിതാംബികാദേവിയുടെ തൃക്കൈയിലുള്ള പാശം എന്ന ആയുധത്തില്‍ 
നിന്ന്‌ അശ്വാരുഡാദേവി ഉണ്ടായതായി ലളിതോപാഖ്യാനം. അശ്വത്തിന്‍െറ 
പര്യായമായ ഹയശബ്ദം ചേര്‍ത്തു്‌ “ഹയാരുഡാ' എന്നു പ്രദയാഗിച്ചിരിക്കുന്നു. 


ഭണ്ഡാസുരവധത്തിന്റ്‌ ദേവി ഒരുങ്ങിയപ്പൊഴാണ്റ്‌ അശ്വാരുഡാ 
ദേവിയുടെ ആവിര്‍ഭാവം. അശ്വാരുഡാദേവിയെ ലളിതോപാഖ്യാനം ഇങ്ങനെ 
വര്‍ണ്ണിക്കുന്നു. 

*“അഥ ശ്രീലളിതാദേവ്യാഃ ശ്രാപാശായുമസംഭവാ 

അതിത്വരിതവിക്രാന്തിരശ്വാരുഡാചലല്‍ പുരഃ 

തയാ സഹ ഹയ്പ്രായം സൈന്യം ഹേഷാതരംഗിതം 

വ്യചലത്‌ ഖുരകുദ്ദാലനിര്‍ദ്ധാരിതമഹിതലം. 


(പിന്നീട്‌ ശ്രീലളിതാദേവിയുടെ ശ്രീപാശമെന്ന ആയുധത്തില്‍ 
നിന്നുണ്ടായവളും അതിയായ വേഗവും വിക്രമവും ഉള്ളവളും ആയ 
അശ്വാരുഡാദേവി സേനയുടെ മുന്‍ഭാഗത്തു സഞ്ചരിച്ചു. ആ ദേവിയോടുകൂടി 
ഹേഷാശബ്ദം കൊണ്ടു തിരയടിക്കുന്നതും കുളമ്പുകുത്തല്‍കൊണ്ടു 
ഭൂതലത്തെ പിളര്‍ക്കുന്നതുമായ വമ്പിച്ച അശ്വസേന സമുദ്രം പോലെ പരന്നു 
നീങ്ങി). ആ ദേവിയുടെ രൂപവും ആയുധങ്ങളും ലളിതോപാഖ്യാനം ഇങ്ങനെ 
വര്‍ണ്ണിക്കുന്നു. 

*ചതുര്‍ഭിര്‍ ബാഹുഭിഃ പാശമങ്കുശം വേരേമേവച 

ഹയവത്ഗാഞ്ച! ദധത? ബഹുവിക്രമശാലിന? 

തരുണാദിത്യസങ്കാശാ ജ്വലത്കാന്തിതരംഗിണ? 

സഞ്ചചാല ഹയാരുഡാ നരീത്തയന്ത?വ വാജിനം”” 


(നാലു ത്ൃക്കൈകളിലായി പാശാങ്കുശങ്ങളെയും ചമ്മട്ടി, കടിഞ്ഞാണ്‍ 
എന്നിവയെയും ധരിക്കുന്നവളും ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന 
കാന്തിതരംഗങ്ങാം പ്രസരിപ്പിക്കുന്നവളുമായ അശ്വാരുഡ്മാദേവി കുതിരയെ 
നൃത്തം ചെയ്യിക്കുന്നവളെന്നപോലെ സഞ്ചരിച്ചു.) 


“ഹയാരുഡാ' എന്ന പദത്തിന്‌ കുതിരപ്പുറത്തു കയറിയവാം 
എന്നര്‍ത്ഥം. അശ്വങ്ങാം ഇന്ദ്രിയങ്ങളെ കുറിക്കുന്നു. ഇന്ദ്രിയങ്ങളായ 


[| 


ശ്രിലളിതാസ്രിശതാ? 


കുതിരകളില്‍ കയറി അവയെ നിയന്ത്രിക്കുന്നതു മനസ്സ്റ്‌. അശ്വാരുദ്മാദേവി 
ജനിച്ചതും ലളിതാംബികയുടെ പാശം എന്ന ആയുധത്തില്‍ നിന്നാണ്‌. ആ 
പാശം രാഗസ്വരുപമാണ്റ്‌. “രാഗസ്വരുപപാശാഡ്ട്യാ"” എന്നു ലളിതാസഹസ്ര 
നാമത്തില്‍ ഇതു വൃക്തമാക്കിയിട്ടുണ്ടു. ജീവികളെ പരസ്പരം ബന്ധിക്കുന്ന 
രാഗത്തില്‍ നിന്നുണ്ടായ മനോവ്ൃത്തിനിയന്ത്രണരൂപയായ മഹാശക്തി 


യാണ്‌ അശ്വാരുഡാ എന്ന്‌ രഹസ്യാര്‍ത്ഥം. 


അശ്വാരുഡാാദേവി ലളിതാംബികയുടെ പാദസേവനം നടത്തുന്നു എന്നു്‌ 
നാമത്തിന്റ്‌ അര്‍ത്ഥം. അശ്വാരുഡം എന്നു പ്രസിദ്ധമായ ത്രയോദശാക്ഷരമന്ത്രം 
കൊണ്ടു സേവിക്കപ്പെടുന്ന അം്ലികളോടുകൂടിയവാം എന്നും അശ്വാ 
രൂഡഃമെന്ന യന്ത്രത്തില്‍ പുജിക്കപ്പെടുന്നവഠം എന്നും വ്യാഖ്യാനമുണ്ട്‌. 
താന്ത്രികവിദ്യയില്‍ പ്രാവീണ്യമുള്ള ഗുരുവിന്‍െറ അനുഗ്രഹം കൊണ്ട്‌്‌ ആ 
അര്‍ത്ഥങ്ങളുടെ വിശദാംശം അറിയേണ്ടതാണ്‌.. 


ഓം ഹയാരുഡാസേവിതാങ്ഘ്ര്യെ നമഃ 


108. ഹയമേധസമര്‍ചിതാ 


അശ്വമേധയാഗത്താല്‍ അര്‍ച്ചിക്കപ്പെടുന്നവാം. വൈവസ്വതമനുവിന്‍െറ 
പുത്രിയായ ഇള അശ്വമേധയാഗം കൊണ്ടു ദേവിയെ പ്രസാദിപ്പിച്ച്‌ പുരുഷത്വം 
നേടിയതായി പുരാണകഥ. “അശ്വമേധയാഗം” എന്ന്‌്‌ എടുത്തുപറഞ്ഞു 
വെങ്കിലും എല്ലാ യാഗങ്ങളെയും ഉഠാക്കൊള്ളുന്നതാണ്്‌; ഈ നാമം. എല്ലാ 
യാഗങ്ങളും അര്‍ച്ചിക്കുന്നത്‌ പരാശക്തിയെയാണ്റു. ഇവിടെ യാഗം എന്ന 
ശബ്ദം ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാ ആരാധനാരീതികളെയും 
കുറിക്കുന്നു. 


ഓം ഹയമേധസമര്‍ചിതായൈ നമഃ 


109. ഹര്യക്ഷവാഹനാ 


ഹര്യക്ഷം സിംഹപര്യായമാണ്്‌. സിംഹത്തെ വാഹനമാക്കിയവാം. 
ദൂര്‍ശ്ലാദേവി. 


മഹിഷാസുരവധത്തിനായി എല്ലാ ദേവന്മാരുടെയും തേജസ്സുകഠം 
ഏകീദഭവിച്ചരുപത്തില്‍ ദേവി അവതരിച്ചതായി ദേവീമാഹാത്മ്യം 
വിവരിക്കുന്നു. സമസ്തദേവന്മാരുടെയും തേജോരാശിയില്‍ നിന്നുണ്ടായ 
ദേവിക്ക്‌ ദേവന്മാര്‍ അവരവരുടെ ആയുധങ്ങളും ഭൂഷണങ്ങളും കാഴ്ചവച്ചു. 


72 


ശ്രീല്ളിതാര്രിശത? 


കൂട്ടത്തില്‍ ഹിമവാന്‍ വിവിധങ്ങളായ രത്‌നങ്ങളും വാഹനമായി 
സിംഹത്തെയും കൊടുത്തു. അങ്ങനെ ദേവി സിംഹവാഹനയായി. 


ഓം ഹര്യക്ഷവാഹനായൈ നമഃ 


110. ഹംസവാഹനാ 


ഹംസം വാഹനമായുള്ളവരം. മഹാസരസ്വതീരൂപത്തില്‍ പ്രകാശി 
ക്കുത്നവാം, സര്‍വിദ്യാസ്വരുപിണി 


ഹംസശബ്ദത്തിന്റ്‌ പല അര്‍ത്ഥങ്ങളുണ്ട്‌. 

““ഹംസോ വിഹംഗഭേദേ സ്യാദരീകേ വിഷ്ണഈൌഈ ഹയാന്തരേ 

യോഗിമ്രന്താദി്‌ ഭദേദേഷു പരമാത്മന്യമത്സരേ 

നിരീല്ലോഭന്യപത ഹംസ? ശാതീരമരുദന്തരേ”” എന്നു വിശ്വകോശം. 
ഇതില്‍ പല അര്‍ത്ഥങ്ങളും ഉപയോഗിച്ച്‌ ഈ നാമത്തെ വ്യാഖ്യാനിക്കാം. 
സൂര്യനും പ്രാണങ്ങളും ദേവിയുടെ വാഹനമായി കരുതിയാല്‍ 
കാലനിയാമകമായും ജീവികളില്‍ ജീവനായും വര്‍ത്തിക്കുന്ന “ചിച്ഛക്തി” 
എന്നര്‍ത്ഥം. “കുതിര” എന്ന അര്‍ത്ഥം സ്വീകരിച്ചാല്‍ 107 - 0ം നാമത്തില്‍ 
വിവരിച്ചു ഹയാരുഡ്മാദേവിയെ കുറിക്കുന്നതായി വ്യാഖ്യാനം. “മന്ത്രം” എന്ന 
അര്‍ത്ഥം സ്വീകരിച്ചാല്‍ ത്രയോദശാക്ഷരിയായ അശ്വാരുഡമന്ത്രസ്വരൂപിണി 
എന്നു വ്യാഖ്യാനം. “ഹംസ ശബ്ദത്തിന്റ്‌ “യോഗി” എന്ന അര്‍ത്ഥം. 
സ്വീകരിച്ചാല്‍ “ഹംസരെ' യോഗമാര്‍ഗ്ഗത്തില്‍ വഹിച്ചു കൊണ്ടു പോകുന്നവാം, 
നയിക്കുന്നവാം എന്നു വ്യാഖ്യാനം. “പരമാത്മാവ്‌” എന്ന അര്‍ത്ഥം 
സ്വീകരിച്ചാല്‍ പരമാത്മാവിന?്‌ ആധാരമായ പരാശക്തി, പരബ്രഹ്മ 
സ്വരൂപിണി എന്നര്‍ത്ഥം. 


ഓം ഹംസവാഹനായൈ നമഃ 


111. ഹതദാനവാ 


ദാനവന്മാരെ വധിച്ചവഠം. ദനുവിന്‍െറ പുത്രര്‍ ദാനവര്‍ - അസുരന്മാര്‍. 
മഹിഷന്‍, സുംഭനിസുംഭന്മാര്‍, ഭണ്ഡാസുരന്‍ തുടങ്ങിയ അസുരന്മാരെ 
സംഹരിക്കാനായി പല രൂപങ്ങളില്‍ ദേവി അവതരിച്ചുതായി പുരാണങ്ങാഠം. 


ദാനവര്‍ വ്യക്തികളുടെ ഉള്ളിലുള്ള കാമക്രോധലോഭമോഹമദ 
മാത്സര്യാദികളാണെന്നും ഭക്തിജ്ഞാനവൈരാഗ്യരൂപങ്ങാം ധരിച്ച്‌ ദേവി 


73 


ശ്രീലളിതാധതിശത? 


ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നു എന്നും വ്യാഖ്യാനം. 


ഓം ഹതദാനവായൈ നമഃ 


112. ഹത്യാദിപാപശമനീ 


ഹത്യ തുടങ്ങിയ പാപങ്ങളെ നശിപ്പിക്കുന്നവഠം. ധര്‍മ്മവിരുദ്ധമായ 
കര്‍മ്മം - പാപം. പാപങ്ങഠം ഏതൊക്കെയെന്നു എണ്ണിപ്പറയാന്‍ എളുപ്പമല്ല. 
സാമാന്യബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യര്‍ക്കെല്ലാം പാപം എന്തെന്നറിയാം. 
അരുതാത്തതു], പാടില്ലാത്തതു എന്നു സാമാന്യമായി പറയാം. ““പരോപകാരമേ 
പുണ്യം പാപമേ പരപീഡനം”” എന്ന ആപ്തവാക്യം പാപത്തെ പരപീഡനം 
എന്നു നിര്‍വചിക്കുന്നു. പരപീഡനത്തെ പ്പോലെ ആത്മപീഡനവും 
പാപമാണ്‌.. 


എല്ലാ കര്‍മ്മങ്ങാംക്കും ഹലമുണ്ടെന്നുള്ളത്റ്‌ സനാതനനിയമമാകയാല്‍ 
പാപകർമ്മങ്ങാം ചെയ്യുന്നവര്‍ക്ക്‌ പാപഫലം അനുഭവിക്കാതെ തരമില്ല. 
പാപഫലം ദുരിതമാണ്‌. പാപത്തിന്‍െറ ഗാരവമനുസരിച്ച്റ്‌ പാപഫലമായ 
ദൂരിതത്തിന്‍െറ വ്യാപ്തി കൂടും. മഹാപാപങ്ങളുടെ ഫലം ചിലപ്പോഴം 
ജന്മാന്തരങ്ങളെത്തന്നെ ദുരിതമയമാക്കും. പാപങ്ങാംക്കു കാരണം ഉള്ളില്‍ 
തന്നെയുള്ള കാമക്രോധലോഭാദികളാണ്റ്‌. വാസനാരുപത്തില്‍ ചിന്തയെയും 
പ്രവൃത്തിയെയും ഇവ പ്രേരിപ്പിക്കുന്നതുമുൂലം അറിഞ്ഞും അറിയാതെയും 
മനുഷ്യന്‍ പാപം ചെയ്തുപോകും. ഇതില്‍ നിന്നു മോചനത്തിനുള്ള വഴി ഈ 
നാമം നിര്‍ദ്ദേശിക്കുന്നു. ദേവിയെ സ്മരിക്കുക, പൂജിക്കുക, ധ്യാനിക്കുക, 
സേവിക്കുക. 


“കൃതസ്യാഖില പാപസ്യ ജ്ഞാനതേ2/ജ്ഞാനതോചി വാ 
പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തേ? പദസ്മ്ൃതിഃ” 


എന്നു ബ്രഹ്‌ മാണ്ഡപുരാണം. പാപം എന്തുതന്നെ ആകട്ടെ 
ജഗന്മാതാവും ലളിതാംബികാരൂപിണിയുമായ പരാശക്തിയുടെ പാദം 
സ്മരിക്കുന്ന നിമിഷത്തില്‍ അവ നശിക്കും. 


നാമത്തില്‍ ഹത്യാദിപാപങ്ങാഠം എന്നു എടുത്തു പറയുന്നു. ഹത്യ, 
പതേയകിച്ചുരഹ്മഹത്യ,മഹാപാപമാണ്‌്‌. ദേവരാജാവായ ഇന്ദ്രനും 
യോഗീശ്വരേശ്വരനായ ശ്രീ പരമേശ്വരനും പോലും ബ്രഹ്മഹത്യാപാപത്താല്‍ 
പീഡയനുഭവിച്ചതായി പുരാണങ്ങാം പറയുന്നു. ബ്രഹ്മഹത്യാദിപാപങ്ങാം 


74 


ശരിലളിതാത്രിശത? 


ചെയ്തുപോയാലും അവയെ ശമിപ്പിച്ചു! ഭക്തനെ ഉദ്ധരിക്കുന്നവാം എന്നു 
നാമത്തിന്റ്‌ അര്‍ത്ഥം. “പാപനാശിനീ, പാപാരണ്യദവാനലാ' തുടങ്ങിയ 
നാമങ്ങാം ലളിതാസഹ്രസസനാമത്തില്‍ ഈ ആശയം പ്രതിഫലിപ്പിക്കുന്നു. 


ഓം ഹത്യാദിപാപശമന്യ നമഃ 


113. ഹരിദശ്വാദിസേവിതാ 


ഹരിദശ്വന്‍ തുടങ്ങിയവരാല്‍ സേവിക്കപ്പെടുന്നവഠം.”“ഭാസ്വദ്വിവ 
സ്വത്സപ്താശ്വഹരിദശ്വോഷ്ണരശ്മയഃ”” എന്ന അമരകോശവാക്യപ്രകാരം 
ഹരിദശ്വന്‍ സൂര്യന്‍, പച്ചനിറമുള്ള കുതിരകളുള്ളവന്‍ എന്നു പദാര്‍ത്ഥം. 
ഹരിദശ്വന്‍ ഇന്ദ്രന്‍ എന്നു ശാങ്കരഭാഷ്യം. സുര്യന്‍ തുടങ്ങിയ എന്നോ, ഇന്ദ്രന്‍ 
തുടങ്ങിയ എന്നോ വ്യാഖ്യാനിക്കാം. ഹരിദശ്വന്‍ തുടങ്ങിയ ദേവന്മാര്‍ ദേവിയെ 
സേവിച്ചു നില്‍ക്കുന്നവരാണ്റ്‌. 


ദേവിയെ 'മുകുന്ദരബഹ്‌ മേന്ദ്രസ്‌ഫുടമകുടനീരാജിതപദ'യായി 
ശങ്കരഭാഗവത്പാദര്‍ സൂൌന്ദര്യലഹരിയില്‍ വര്‍ണ്ണിക്കുന്നു. 


“ഹരിബ്രഹ്മേന്ദ്രസേവിതാ. ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദിദേവസംസ്തുത 
വൈഭവാ' തുടങ്ങിയ നാമങ്ങഠം ലളിതാസഹ്രസനാമത്തില്‍ ഇക്കാര്യം 
സൂചിപ്പിക്കുന്നു. 


ഓം ഹരിദശ്വാദിസേവിതായൈ നമഃ 


114. ഹസ്തികുംഭോത്തുംഗകുചാ 


ഹസ്തികുംഭം പോലെ ഉത്തുംഗമായ കുചങ്ങാം ഉള്ളവാം. ആനയുടെ 
മസ്തകത്തോട്‌ കുചങ്ങളെ ഉപമിക്കുന്നത്‌ കവിസങ്കേതം. സുന്ദരി എന്നു 
ഫലിതാര്‍ത്ഥം. സ്ഥൂലരൂപവര്‍ണ്ണനയില്‍പ്പെട്ട നാമം. 


ഓം ഹസ്തികുംഭോത്തുംഗകുചായൈ നമഃ 


115. ഹസ്തികൃത്തിപ്രിയാങ്ഗനാ 


ഹസ്തികൃത്തിയെ ഇഷ്ടപ്പെടുന്നവന്‍ ശിവന്‍. ഗയന്‍ എന്ന ഒരു 
അസുരന്‍ ആനയുടെ രൂപത്തില്‍ ജഷിമാരെ ഉപ്ദ്രവിച്ചിരുന്നു. ശ്രീപരമേ 
ശ്വരന്‍ ഗജരൂപം പൂണ്ട അസുരനെ വധിച്ച്‌ അതിന്‍െറ തോല്‍ വസ്ത്രമായി 
ധരിച്ചു. ആനത്തോല്‍ വസ്ത്രമായി ധരിക്കാന്‍ ഇഷ്ടമുള്ള ശ്രീപരമേശ്വ 
രന്‍െറ അംഗന. ശ്രീപരമേശ്വരന്‍െറ പത്നിയും അര്‍ദ്ധാംഗിയും ആയ 


[) 


ശ്രാല്ളിതാധ്രിശത? 


ശ്രീപാര്‍വ്വതി. 


*“ശിവപ്രിയാ, ശിവപരാ, ശിവശക്ത്യൈകൃരൂപിണീ, ശിവകാമേശ്വരാ 
ങകസ്ഥാ, ശംഭുമോഹിനീ' തുടങ്ങി അനേകം നാമങ്ങാഠം കൊണ്ടു 
ലളിതാസഹസ്രനാമം ഈ ആശയം അവതരിപ്പിക്കുന്നു. 


ഓം ഹസ്തികൃത്തിപ്രിയാംഗനായൈ നമഃ 


116. ഹരിദ്രാകുങ്കുമാദിഗ്ധാ 


ഹരിദ്രാ - മഞ്ഞാം. മഞ്ഞളും കുങ്കുമവും പുരണ്ട ശരീരമുള്ളവാം. 
മഞ്ഞളും കുങ്കുമവും സ്ത്രീകാം സൌന്ദര്യസംവര്‍ദ്ധകമായി ഉപയോഗിക്കുന്ന 
വസ്തുക്കളാണ്‌. അവ അണിഞ്ഞവാഠം, സുന്ദരി എന്നു വ്യവഹാരിക 
തലത്തില്‍ അര്‍ത്ഥം പറയാം. സ്ഥുലരുപവര്‍ണ്ണനയില്‍ മനുഷ്യരു 
പയോഗിക്കുന്ന പ്രസാധനവസ്തുക്കഠം അണിയുന്ന രൂപത്തില്‍ വര്‍ണ്ണി 
ക്കാറുണ്ട്‌്‌. ത്രിപുരസുന്ദരിയായ ലളിതാംബികയ്ക്കു പ്രസാധനവസ്തുക്കരം 
ആവശ്യമില്ല. 


തന്ത്രശാസ്ത്രവിധിപ്രകാരമുള്ള പൂജകളില്‍ മഞ്ഞളും കുങ്കുമവും 
ഭക്തന്മാര്‍ ദേവിക്ക്‌ അര്‍പ്പിക്കാറുണ്ടു]്‌. ഇപ്പോം എല്ലാ പുജകാംക്കും ദേവിയെ 
അര്‍ച്ചിക്കാന്‍ പുഷ്പങ്ങാം, മഞ്ഞാംപ്പൊടി, കുങ്കുമം എന്നിവ ഉപയോഗി 
ക്കുന്നു. ഭക്തിപൂര്‍വ്വം അര്‍പ്പിക്കപ്പെടുന്നതെന്തും കരുണാമൂര്‍ത്തിയായ 
ഭഗവതി സന്തോഷത്തോടെ ഏറ്റ്‌ ഭക്തരെ അനുഗ്രഹിക്കുന്നു. 
പൂജാവിധികളില്‍ ഭക്തന്മാര്‍ അര്‍പ്പിക്കുന്ന മഞ്ഞളും ചന്ദനവും പുരണ്ടവരം. 
ഭക്തപ്രിയയും കരുണാമൃതസാഗരയും ആയവാം. 


ഓം ഹരിദ്രാകുങ്കുമാദിഗ്ധായൈ നമഃ 


117. ഹരൃശ്വാദ്യമരാര്‍ചിതാ 


ഹരൃശ്വന്‍ തുടങ്ങിയ അമരന്മാരാല്‍ അര്‍ച്ചിക്കപ്പെടുന്നവാം. 
ഹരൃശ്വന്മാര്‍ തുടങ്ങിയ അമരന്മാരാല്‍ അര്‍ച്ചിക്കപ്പെടുന്നവഠം എന്നും 
വ്യാഖ്യാനിക്കാം. 


ഹരൃശ്വന്‍ എന്ന പദത്തിന്‌ ഇന്ദ്രന്‍ എന്നും ശിവന്‍ എന്നും അര്‍ത്ഥം. 
ഇന്ദ്രന്‍ തുടങ്ങിയ ദേവന്മാര്‍ ലളിതാദേവിയെ സേവിച്ചു പൂജിക്കുന്നു എന്നോ 
ശിവന്‍ തുടങ്ങിയ ദേവന്മാര്‍ അര്‍ച്ചിക്കുന്നു എന്നോ അര്‍ത്ഥം. എല്ലാ ദേവന്മാരും 
ത്രിമൂര്‍ത്തികളും പരാശക്തിയായ ദേവിയില്‍ നിന്നുണ്ടായവരും ദേവിയെ 


76 


ശരറലഭിതാര്രിശത? 


ആരാധിച്ചു ശക്തിനേടിയവരുമാണെന്നു മുമ്പു പറഞ്ഞു. 


ദക്ഷപ്രജാപതിക്ക്‌; അസിക്നിയില്‍ ജനിച്ച പതിനായിരം പുത്രന്മാരെ 
പൊതുവായി ഹരൃശ്വന്മാര്‍ എന്നു പറയാറുണ്ട്‌. ഹരൃശ്വന്മാര്‍ തുടങ്ങിയ 
ദേവന്മാരാല്‍ ആരാധിക്കപ്പെടുന്നവഠം എന്ന്‌ ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. 


ഓം ഹരൃശ്വാദ്യമരാര്‍ചിതായൈ നമഃ 


118. ഹരികേശസഖീ 


ഹരികേശന്‍ - ശിവന്‍, ശ്രീപരമേശ്വരന്‍. ശ്രീപരമേശ്വരന്‍െറ സഖിയായി 
വര്‍ത്തിക്കുന്നവാം. ഹരികേശന്‍ എന്ന പദത്തെ രണ്ടുതരത്തില്‍ ശാങ്കരഭാഷ്യം 
വ്യാഖ്യാനിക്കുന്നു. ഹിരണൃശ്മശ്രുവും ഹിരണ്യകേശനുമാകയാല്‍ 
(സ്വര്‍ണ്ണവര്‍ണ്ണമായ മീശയും ജടയും ഉള്ളതിനാല്‍) ശ്രീപരമേശ്വരന്‍ 
ഹരികേശനാണെന്ന? ഒരു വ്യാഖ്യാനം. വിഷ്ണുവിനുതുല്യമായ നിറമുള്ള 
കേശം -- കറുത്ത നിറമുള്ള കേശം - ഉള്ളതിനാല്‍ ഹരികേശന്‍ എന്നു 
രണ്ടാമത്തെ വ്യാഖ്യാനം. സര്‍വാംഗസുന്ദരനും നിത്യയാവനയുക്തനും 
ചിദ്രുപനും ആയ കാമേശ്വരനെ രണ്ടാമത്തെ വ്യാഖ്യാനം കുറിക്കുന്നു. കാമേ 
ശ്വരരൂപത്തിലാണ്‌ ശ്രീപരമേശ്വരന്‍ ലളിതാംബികയെ പരിണയിക്കുന്നതു. 
കാമേശ്വരന്‍െറ വിവാഹാവസരത്തിലെ രൂപം ലളിതോപാഖ്യാനത്തില്‍ 
വര്‍ണ്ണിക്കുന്നത്‌. 

““കോടികന്ദര്‍പലാവണ്വയയുക്തോ ദിഖ്യശരീരവാന്‍ 

ദിവ്യാംബരധരഃ സ്രഗഗ്‌ ദിവ്യഗന്ധാനുലേപന? 

കിര?ടഹാരകേയുരകുണ്ഡലാദ്യൈരലങ്ക്യതഃ 

പ്രാദുര്‍ബഭുവ പുരുഷോ ജഗന്മോഹനരുപചധ്യക്‌”” 


കോടി കുന്ദര്‍പ്പന്മാരുടെ ലാവണ്യമുള്ളവനും ദിവൃശരീരമുള്ളവനും 
ദിവ്യവസ്‌ ര്രങ്ങാം ധരിച്ചവനും വിശിഷ്ടമായ പുഷ്പഹാരങ്ങഠം 
അണിഞ്ഞവനും ദിവ്യസുഗന്ധവസ്തുക്കാം പുശിയവനും കിരീടം, ഹാരം, 
കേയുരം, കുണ്ഡലം തുടങ്ങിയവകൊണ്ട്‌ അലംകൃതനും ആയി ജഗത്തിനെ 
ആകെ മോഹിപ്പിക്കുന്ന പുരുഷരൂപം ധരിച്ചാണ്‌ ഭഗവാന്‍ ആവിര്‍ഭവിച്ചത്യു്‌. 
ആ രൂപത്തില്‍ ഭഗവാന്‍ പിംഗകേശനല്ല. നല്ല കറുത്തകേശമുള്ളവനാണ്്‌ 
എന്നു ശങ്കരാചാര്യര്‍ സൂചിപ്പിക്കുന്നു. പിംഗകേശനായാലും കൃഷ്ണകേശ 
നായാലും ശ്രീപരമേശ്വരന്‍െറ സഖിയാണ്ട്‌ ദേവി. 


ഓം ഹരികേശസഖ്്യൈ നമഃ 


77 


ശ്രിലളിതാര്തിശത? 


119. ഹാദിവിദ്യാ 


“ഹാദിവിദ്യാ” എന്ന മന്ത്രം സ്വരുപമായവാം. ശ്രീവിദ്യാമന്ത്രത്തിന്റ്‌ 
രണ്ടുരൂപങ്ങഠം പ്രസിദ്ധമായുണ്ടു്‌. കാദിവിദ്യ, ഹാദിവിദ്യ എന്ന്‌ ഇവയ്ക്കു. 
പേര്യ്‌ വാഗ്ഭവകൂടത്തിലെ മന്ത്രാക്ഷരവിന്യാസത്തിലാണ്റ്‌ ഇവയ്ക്കു തമ്മില്‍ 
ഭേദം. “കാദിവിദ്യ' എന്നതിന്‌ “ക” കൊണ്ടു തുടങ്ങുന്ന ശ്രീവിദ്യാമന്ത്രം എന്നും 
“ഹാദിവിദ്യ” എന്നതിന്‌ “ഹ” കൊണ്ടു തുടങ്ങുന്ന ശ്രീവിദ്യാമന്ത്രം എന്നും 
അര്‍ത്ഥം. മന്മഥന്‍, ദുര്‍വാസാവു തുടങ്ങിയവര്‍ കാദിവിദ്യാരൂപത്തിലാണു 
ദേവിയെ സാക്ഷാത്കരിച്ചത്‌. അഗസ്തൃപത്നിയായ ലോപാമുദ്ര 
ഹാദിവിദ്യകൊണ്ട്‌്‌ ദേവിയെ സാക്ഷാത്കരിച്ചു. അതുകൊണ്ടു അതിനു 
“ലോപാമുദ്രാവിദ്യ” എന്നും പേരുണ്ടു്‌. രണ്ടു രൂപത്തിലുമുള്ള അക്ഷര 
വിന്യാസം ഇപ്രകാരമാണ്‌. 

കാദിവിദ്യ - ക ഏ ഈ ല ഫ്രീം ഹസകഹല്രഹീം സകല ഫ്രീം 

ഹാദിവിദ്യ - ഹസ കല പഫ്രീം ഹസകഹലഹ്രീം സകല ഹ്രീം 


ലളിതാത്രിശതീസ്തോത്രം കാദിവിദ്യയാണു സ്വീകരിച്ചിട്ടുള്ളത്്‌ 
ലോപാമുദ്രാദേവിയാല്‍ ഹാദിവിദ്യകൊണ്ടു്‌ ആരാധിക്കപ്പെട്ടവാം, 
ഹാദിവിദ്യാരൂപിണി 


ഓം ഹാദിവിദ്യായൈ നമഃ 
120. ഹാലാമദാലസാ 


“ഹാലാ” എന്നതിന്‌ മദ്യം എന്നര്‍ത്ഥം. മദ്യപാനം കൊണ്ടു്‌ 
അലസയായവാം. മദ്യപാനം കൊണ്ട്‌്‌ കണ്ണുചെമക്കുക, രോമാഞ്ചമുണ്ടാകുക, 
ശരീരംകുഴയുക തുടങ്ങിയവയുണ്ടാകും. ആ ഭാവങ്ങാം ഉള്ളവാം. 


പാലാഴി കടഞ്ഞപ്പോഠം അതില്‍ നിന്നുണ്ടായ മധു സേവിച്ചു മദിച്ചവഠം 
എന്നു ശാങ്കരഭാഷ്യം. 


“മാധ്വീപാനാലസാ' എന്നു ലളിതാസഹസ്രനാമം. 


ഓം ഹാലാമദാലസായൈ നമഃ 
ശ്രീവിദ്യാമ്രത്ത്തിന്‍െറ ആറാമത്തെ അക്ഷരമായ “ഹ” കൊണ്ടു 


തുടങ്ങുന്ന ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. ഏഴാമത്തെ അക്ഷരമായ 
“സ” കൊണ്ടുതുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


78 


ശ്രില്ളിതാ(്രിശത? 


121. സകാരരുൂപാ 


പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ ഏഴാമത്തെ അക്ഷരമായ 
“സ സ്വരുപമായവാം. 


സകാരത്തിനു വിഷ്ണു എന്നും ശിവന്‍ എന്നും അര്‍ത്ഥമുണ്ട്‌. 
സ്ത്രീലിംഗത്തില്‍ അത്‌ മഹാലക്ഷ്മിയേയും ഗാരിയെയും കുറിക്കുന്നു. 
നപുംസകലിംഗത്തില്‍ ജ്ഞാനമെന്നും ധ്യാനമെന്നും അര്‍ത്ഥം. സംഗീതത്തില്‍ 
അതു ഷഡ്ജസ്വരത്തെ കുറിക്കുന്നു. 


വിഷ്‌ ണുരു പിണി, ശിവന്‍െറ രൂപത്തില്‍ വര്‍ത്തിക്കുന്നവാം, 
മഹാലക്ഷ്മിയായും ഗൌരിയായും രൂപം പൂണ്ടവാം, ജ്ഞാനമായും ധ്യാനമായും 
വര്‍ത്തിക്കുന്നവാം, സംഗീതകലാദേവതയായ സരസ്വതിയുടെ രൂപം 
ധരിച്ചവാം എന്നിങ്ങനെ വ്യാഖ്യാനം. 


ഓം സകാരരൂപായൈ നമഃ 


122, സര്‍വജ്ഞാ 


എല്ലാം അറിയുന്നവഠം. എല്ലാ അറിവും ദേവിയില്‍ നിന്നുണ്ടാകുന്നു. 
പണ്ഡിതന്മാര്‍ ദേവി അനാവരണംചെയുന്നിടത്തോളം മാത്രമേ അറിയുന്നു 
കുളു. എല്ലാം അറിയുന്നവളായി ദേവി മാത്രമേ ഉള്ളൂ. ഓരോ പ്രാണിയുടെയും 
ശുഭവും അശുഭവുമായ കര്‍മ്മങ്ങാം അറിഞ്ഞ്‌ അവയ്ക്കു യോജിച്ച ഫലം 
നല്‍കുന്നവാം. 


ഓം സര്‍വജ്ഞായൈ നമഃ 


123. സര്‍വേശീ 


എല്ലാത്തിനും ഈശ്വരിയായവാം. പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിസ്ഥിതി 
ലയങ്ങാം ദേവിയുടെ ഉന്മേഷനിമേഷങ്ങാംക്കനുസരിച്ചുണ്ടാകുന്നു. 
പ്രപഞ്ചത്തിലുള്ള സര്‍വവസ്തുക്കളും ജീവികളും പ്രതിഭാസങ്ങളും 
ജഗജ്ജനനിയുടെ നിയമങ്ങാംക്കുവിധേയമായി പ്രവര്‍ത്തിക്കുന്നു. ദേവിക്ക്‌ 
അതീതമായി മറ്റൊരുശക്തിയും ഇല്ല അതിനാല്‍ സര്‍വേശീ എന്നു നാമം. 


*“സര്‍വേശീ , സര്‍വലോകേശീ' എന്നു ലളിതാസഹസ്രനാമം. 


ഓം സര്‍വേശ്യൈ നമഃ 


79 


ശ്ര്ല്ളിതാധതിശത? 


124. സര്‍വമംഗലാ 
എല്ലാ മംഗളങ്ങളും നല്‍കുന്നവാം, എല്ലാമംഗളങ്ങളും രൂപം പൂണ്ടവാം. 


*“സരീവാണ്‌ ഹൃദയസ്ഥാനി മംഗലാനി ശുഭാനി ച 
ഈപ്സിതാനി ദദാത?തി] തേന സാ സരീവമംഗലാ 
ശോഭനാനി ച ശ്രേഷ്ഠാനി യാ ദേവ്‌ ദദതേ ഹരേ 
ഭക്തനാമാരതിഹരണാ? തേനേയം സര്‍വമംഗലാ”” 


എല്ലാവരും അഭിലഷിക്കുന്ന മംഗലങ്ങളെയും ശുഭങ്ങളെയും 
ആഗ്രഹങ്ങളെയും നല്‍കുന്നതുകൊണ്ടും ശോഭനങ്ങളും ശ്രേഷ്ഠങ്ങളും 
ആയവ നല്‍കുന്നതുകൊണ്ടും ഭക്തന്മാരുടെ ആര്‍ത്തിയെ നശിപ്പിക്കുന്നതു 
കൊണ്ടും ദേവി സര്‍വമംഗലയാണെന്നു ദേവീപുരാണം. എല്ലാവര്‍ക്കും മംഗളം 
നല്‍കുന്നവളും എല്ലാ മംഗളങ്ങളും നല്‍കുന്നവളും. 


““സരീവമംഗലമംഗല്ലേ ശിവേ സരവാര്‍ഥസാധികേ 
ശരണ്യേ (ത്യംബകേ ഗൌരി നാരായണി നമോസ്തുതേ” 


എല്ല്ലാ മംഗളങ്ങളെയും മംഗളമാക്കിത്തീര്‍ക്കുന്നവളും സര്‍വാര്‍ത്ഥ 
ങ്ങളെയും സാധിക്കുന്നവളും ശരണ്യയും (്രിനയനയും ശിവയുമായ 
നിന്തിരുവടിക്കു നമസ്‌കാരം എന്ന്‌ ദേവീമാഹാത്മൃത്തിലെ മരന്തഭൂതമായ 
ശ്ലോകം പ്രസിദ്ധം. ഈ നാമം ലളിതാസഹ്രസനാമത്തിലും ഉണ്ടു്‌. 


ഓം സര്‍വമംഗലായൈ നമഃ 


124. സര്‍വകര്‍ത്രീ 


എല്ലാം ചെയ്യുന്നവഠം. “താനൊന്നും ചെയ്യാതെ സര്‍വ്വം ചെയ്തീടുന്ന 
ദീനദയാലോ തൊഴുന്നേന്‍ നിന്നെ” എന്നു യോഗി ബാലദണ്ഡായുധപാണി 
സ്വാമികാം ദേവിയെ സ്തുതിക്കുന്നു. ലോകസൃഷ്ടി ബ്രഹ്മാവു ചെയുന്നു. 
വിഷ്ണു പാലിക്കുന്നു. രുദ്രന്‍ പ്രപഞ്ചത്തെ തന്നില്‍ ലയിപ്പിക്കുന്നു. 
സദാശിവന്‍ ദേവിയുടെ പുരികക്കൊടികളുടെ അലപചലനരുപമായ ആജ്ഞ 
അനുസരിച്ച്‌ സൃഷ്ടി കര്‍മ്മത്തിന്‍െറ ആവര്‍ത്തനത്തിന്റ്‌ അനുഗ്രഹിക്കുന്നു. 
(സൌന്ദര്യലഹരി. ശ്ലോ. 24). ഇങ്ങനെ എല്ലാ പ്രവര്‍ത്തനങ്ങളും ദേവിയുടെ 
ആജ്ഞ അനുസരിച്ച; നടക്കുന്നു. ഈ കര്‍മ്മങ്ങളെല്ലാം നടത്തുന്ന ശക്തികാം 
ദേവിയുടെ രൂപഭേദങ്ങളാണ്്‌. ദേവി സ്വയം ഒന്നും ചെയുന്നില്ലെങ്കിലും എല്ലാ 


80 


ശ്ര്ലളിതാധ്രിശത? 


കര്‍മ്മങ്ങളും ചെയുന്നത്‌ ദേവി തന്നെയാണ്‌. 


“സൃഷ്‌ ടികര്‍ത്രീ, ബ്രഹ്മരുപാ, ഗോപ്ത്രീ, ഗോവിന്ദരുപിണീ, 
സംഹാരിണീ, രുദ്രരുപാ, തിരോധാനകരീ, ഈശ്വരീ, സദാശിവാ, അനുഗ്ര 
ഹദാ, പഞ്ചകൃത്യപരായണാ എന്നീ നാമങ്ങാം കൊണ്ട്‌്‌ വാഗ്ദേവതകാഠം 
ലളിതാസഹ്സ്സനാമത്തില്‍ ഈ ആശയം വിവരിക്കുന്നു. 


ഓം സര്‍വകര്‍ത്തര്ൈെ നമഃ 


126. സര്‍വഭര്‍മത്രീ 


എല്ലാത്തിനെയും ഭരിക്കുന്നവഠം. മുന്‍നാമത്തില്‍ എല്ലാം 
ചെയ്യുന്നവളായി ദേവിയെ സ്തുതിച്ചു. ഈ നാമത്തില്‍ ഭരിക്കുന്നവളായി 
സ്തുതിക്കുന്നു. മുന്‍നാമത്തിന്‍െറ വ്യാഖ്യാനം ഈ ആശയം ഉഠംക്കൊള്ളുന്നു. 
“ഗോപ്ത്രീ' എന്നു ലളിതാസഹസ്രനാമം. 


ഓം സര്‍വദര്‍ത്ര്യൈ നമഃ 


127, സര്‍വഹന്ത്രീ 


എല്ലാത്തിനെയും സംഹരിക്കുന്നവാം. രുദ്രരൂപത്തില്‍ എല്ലാത്തിനെയും 
തന്നില്‍ ലയിപ്പിക്കുന്നവാം. ഈ മുന്നു നാമങ്ങഠം കൊണ്ടു്‌ രജോഗുണ 
പ്രധാനനായ ഈശ്വരന്‍െറയും സത്വഗുണപ്രധാനനായ ഈശ്വരന്‍െറയും 
തമോഗുണപ്രധാനനായ ഈശ്വരന്‍െറയും രൂപത്തില്‍ ദേവി പ്രവര്‍ത്തിക്കുന്നു 
എന്നു സൂചിപ്പിച്ചു. 


ഓം സര്‍വഹന്ത്ത്യൈ നമഃ 


128. സനാതനീ 


ശാശ്വതമായും സ്ഥിരമായും ഉള്ളതു സനാതനം. സനാതനയായവാം 
സനാതനി. എന്നും ഉണ്ടായിരുന്നവാം, എന്നും ഉണ്ടായിരിക്കുന്നവാം, 
ഉത്പത്തിയും നാശവും ഇല്ലാത്തവഠം. പരപ്രഹ്മസ്വരൂപിണി. ““നിത്യഃ 
സര്‍വഗത സ്ഥാണുരചലോയം സനാതനഃ”' എന്ന ഗീതാവാക്യം ഈ 
ആശയം വ്യക്തമാക്കുന്നു. 


ഓം സനാതന്യ്ൈ നമഃ 


81 


ശ്രീലളിതാസത്രിശതാ 


129. സര്‍വാനവദ്യാ 


എല്ലാം അനവദ്യമായുള്ളവാം, ഒരു ന്യൂനതയും ഒരു കാര്യത്തിലും 
ഇല്ലാത്തവാം. സ്ഥൂലരൂപത്തില്‍ സര്‍വാംഗസുന്ദരി. കര്‍മ്മങ്ങളിലോ 
ശക്തിയിലോ കുറ്റം പറയാവുന്നതായി ഒന്നും ഇല്ലാത്തവാം. സ്വയം പൂര്‍ണ്ണ 
ആയവാം. 


* അനവദ്യാംഗീ” എന്നു ലളിതാസഹസ്രനാമം. 
ഓം സര്‍വാനവദ്യായൈ നമഃ 


130. സര്‍വാംഗസുന്ദരീ 

എല്ലാ അംഗസൂന്ദര്യവും പൂര്‍ണ്ണമായുള്ളവാം. സ്ഥൂലരൂപ 
വര്‍ണ്ണനയില്‍ പാദാദികേശം ഓരോ അവയവത്തിനും സാമുദ്രികാശാസ്ത്രം 
വിവരിക്കുന്ന എല്ലാ ശുഭലക്ഷണങ്ങളും ഉള്ളവര. 


എല്ലാ ജീവികാംക്കും സൌന്ദര്യമുണ്ട്‌. ജീവികളുടെ അംഗങ്ങളില്‍ 
സൌന്ദര്യമായി കാണുന്നത്‌ പരധ്രഹ്‌ മസ്വരുപിണിയായ ദേവിയുടെ 
ചൈതന്യം തന്നെയാണ്റ്‌. സര്‍വ്വജീവികളുടെയും അംഗങ്ങളില്‍ സൌന്ദര്യമായി 
വര്‍ത്തിക്കുന്നവാം. 


മഹാലാവണ്ൃശേവധി” എന്നു ലളിതാസഹ:സനാമം. 
ഓം സര്‍വാംഗസുന്ദര്യൈ നമഃ 


131. സര്‍വസാക്ഷിണീ 


എല്ലാത്തിനും സാക്ഷി ആയവാംം. പ്രപഞ്ചത്തിന്‍െറ സൃഷ്ടി തൊട്ടു 
അതിലുണ്ടാകുന്ന എല്ലാം കാണുന്നവളാണ്യ്‌ ദേവി. മഹാപ്രളയകാലത്തൃ 
ശ്രീപരമേശ്വരന്‍ നടത്തുന്ന സംഹാരതാണ്ഡവത്തിനും ദേവിതന്നെയാണ്്‌ 
സാക്ഷി. പ്രപഞ്ചത്തിലുണ്ടാകുന്ന ചരവും അചരവുമായ എല്ലാത്തിലും 
ദേവീചൈതന്യം പ്രവര്‍ത്തിക്കുന്നതിനാല്‍ ഓരോ ജീവിയുടെയും ചിന്തയും 
വ്യാപാരവും ദേവി അറിയുന്നു. “ഈക്ഷിത്രീ” എന്ന നാമത്തിന്‍െറ വ്യാഖ്യാനം 
കൂടിനോക്കുക. 


സാക്ഷിണി എന്നു പറഞ്ഞതുകൊണ്ട്‌ ലളിതാംബിക സ്വയം ഒന്നും 
ചെയ്യുന്നില്ല എന്നു കൂടി മനസ്സിലാക്കണം. “താനൊന്നും ചെയ്യാതെ സര്‍വ്വം 


32 


ശ്രീലളിതാധതിശത? 


ചെയ്‌ തീടുന്ന'” എന്നു മുമ്പുദ്ധരിച്ച വരിയുടെ സാരസ്യം ഇവിടെ 
പ്രസക്തമാണ്‌. പരബഹ്‌ മസ്വരൂപിണിയായ ദേവി നിരാകാരയും 
നിര്‍ഗ്ഗുണയും ആണ്ട്‌. തന്നില്‍ നിന്നുദ്ഭവിച്ച സത്വരജസ്തമോഗുണ 
പ്രധാനരായ മൂര്‍ത്തികളുടെ സൃഷ്ടി തുടങ്ങിയ പ്രവര്‍ത്തനങ്ങഠം 
കുഞ്ഞുങ്ങളുടെ ലീലകരം കണ്ടു രസിക്കുന്ന അമ്മയെപ്പോലെ ദേവി 
വാത്സല്യത്തോടെ നോക്കി രസിക്കുന്നു. അവരുടെ പ്രവര്‍ത്തനങ്ങാം 
അത്യാവശ്യം വരുമ്പോം മാത്രം നിയന്ത്രിക്കുന്നു. 


“മഹേശ്വരമഹാകല്‍പമഹാതാണ്ഡവസാക്ഷിണീ, വിശ്വസാക്ഷിണീ, 
സാക്ഷിവര്‍ജിതാ, മഹാപ്രളയസാക്ഷിണീ' തുടങ്ങിയ പല നാമങ്ങാം 
ലളിതാസഹൃസസനാമത്തില്‍ ഈ ആശയം ഉദാംക്കൊള്ളുന്നു. 


ഓം സര്‍വസാക്ഷിണ്ര്യൈ നമഃ 


132. സര്‍വാത്മികാ 


എല്ലാത്തിനും ആത്മാവായവാം. ആത്മശബ്ദത്തിന്‍െറ അര്‍ത്ഥവ്യാപ്തി 
വലുതാണ്‌. “അത സാതതൃഗമനേ”' എന്ന നിര്‍വചനപ്രകാരം എപ്പോഴും 
ഗമിച്ചുകൊണ്ടിരിക്കുന്നത്‌ എന്നര്‍ത്ഥം. യത്നം, ധൃതി, ബുദ്ധി, സ്വഭാവം, 
ബ്രഹ്മം, ശരീരം, പരമാത്മാവ്‌, ജീവാത്മാവ്‌, ചിത്തം, എന്നിവയെയെല്ലാം 
സന്ദര്‍ഭാനുസാരം ഈ പദം കുറിക്കും. ഈ അര്‍ത്ഥങ്ങളെല്ലാം ദേവീപക്ഷത്തില്‍ 
യോജിക്കും. അദ്ധ്യാത്മികമായി വ്യാഖ്യാനിക്കുമ്പോഠം ആത്മശബ്ദത്തിന്റ്‌ 
ശാങ്കരഭാഷ്യം നല്‍കുന്ന സൂചന മേല്‍പറഞ്ഞതെല്ലാം ഉംക്കൊള്ളുന്നു 
വെങ്കിലും കൂടുതല്‍ പൂര്‍ണ്ണമാണ്‌. “യച്ചാപ്നോതി യദാദത്തേയച്ചാത്തി 
വിഷയാനിഹ-. യച്ചാസൃസന്തതോഭാവസ്തസ്മാദാത്മേവ ഗീയതേ” എന്നു്‌ 
അഭിയുക്തവചനം നിര്‍ദ്ദേശിക്കുകയാണ്്‌ ആചാര്യന്‍ ചെയ്തിട്ടുള്ളത്‌. 
ആത്മാവിനെക്കുറിച്ചുള്ള സവിസ്തരചര്‍ച്ച ഈ അവസരത്തില്‍ പ്രസക്തമല്ല. 
പ്രാപിക്കുകയും ആദാനം ചെയ്യുകയും പ്രപഞ്ചവിഷയങ്ങാം ഭുജിക്കുകയും 
ചെയ്യുന്നതായി ജീവിയില്‍ പ്രവര്‍ത്തിക്കുന്ന ചൈതന്യത്തെ ജീവാത്മാവെന്നു 
പറയാം. ജീവിയുടെ ഉദ്ഭവം തൊട്ട്‌ അന്തംവരെ അത്‌ ഉണ്ടായിരിക്കുകയും 
ചെയ്യും. അതു്‌ ഇല്ലാതായാല്‍ ജീവി ഇല്ലാതെയാകും. ഇതുതന്നെ 
പ്രപഞ്ചവ്യാപ് തമായി സങ്കല്‍പിച്ചാല്‍ പരമാത്മാവ്‌ എന്നുപറയാം. 
പ്രപഞ്ചമായി രൂപം കൊള്ളുകയും പ്രപഞ്ചഘടകങ്ങളില്‍ ഓരോന്നിനും 
അതതിന്‍െറ ഗുണങ്ങാം നല്‍കുകയും പ്രപഞ്ചവിഷയങ്ങളെ ഭുജിക്കുകയും 
പ്രപഞ്ചോര്‍പ്പത്തി മുതല്‍ അതുള്ളിടത്തോളം കാലം ഉണ്ടായിരിക്കുകയും 


ര 


ശ്രിലളിതാത്രിശത? 


ചെയ്യുന്ന ചൈതന്യം. ജീവചൈതന്യമായി ജീവിയിലും പരമാത്മ 
ചൈതന്യമായി ജഗദ്വ്യാപ്തയായും വര്‍ത്തിക്കുന്നത്‌ പരപബ്രഹ്മസ്വരൂപിണി 
യായ പരാശക്തി തന്നെയാകയാല്‍ “സര്‍വാത്മികാ” എന്നുനാമം. 


ഓം സര്‍വാത്മികായൈ നമഃ 


133. സര്‍വസൂഖ്യദാത്രീ 


എല്ലാ സഈഖ്യങ്ങളും നല്‍കുന്നവാം, എല്ലാവര്‍ക്കും സൌഖ്യം 
നല്‍കുന്നവാം. സുഖിയുടെ അനുഭവം സഖ്യം. പ്രിയം, മോദം, പ്രമോദം, 
ആനന്ദം എന്നിവ സുഖത്തിന്‍െറ പല ഭാവങ്ങാം. ഇഷ്ടപ്പെട്ടതിനെ 
കാണുകയോ കേഠാക്കുകയോ സ്പര്‍ശിക്കുകയോ ഭുജിക്കുകയോ 
(ഘാണിക്കുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭൂതി പ്രിയം. 
ഇന്ദ്രിയവിഷയമായ അനുഭൂതിയാണ്‌ ഇത്‌. ഇപ്രകാരം ഇഷ്ടപ്പെട്ട വസ്തു 
തന്‍േറതാകണം എന്ന ആഗ്രഹം “മോദം”. ഇഷ്ടപ്പെട്ടതു സ്വന്തമായി 
ക്കഴിഞ്ഞാല്‍ അതിനെ അനുഭവിക്കുന്നത്‌ “പ്രമോദം”. ഈ മുന്നിന്‍െറയും 
സമഷ്ടിയായ ഭാവം ആനന്ദം. പ്രിയം, മോദം, പ്രമോദം, ആനന്ദം എന്നിവയെ 
മൊത്തത്തില്‍ കുറിക്കുന്ന പദമാണ്‌ സഖ്യം. എല്ലാ സവഖ്യങ്ങളും 
തരുന്നവാം. 


മേല്‍വിവരിച്ചത്്‌ ഇന്ദ്രിയവിഷയമായ സുഖമാണ്‌. ഈ സുഖങ്ങളെല്ലാം 
താത്‌ കാലികമാണ്ട്‌ ഏത്റ്റ്‌ ഇന്ദ്രിയം വഴിയാണോ സുഖാനുഭൂതി 
ഉണ്ടാകുന്നത്‌ അതിന്‍െറ പ്രവര്‍ത്തനം ഇല്ലാതായാല്‍ സുഖാനുഭൂതിയും 
നഷ്ടമാകും. യഥാര്‍ത്ഥത്തില്‍ സുഖമല്ല, സുഖത്തിന്‍െറ പ്രതീതിയാണ്‌ 
വൈഷയികസുഖം. 


ശരീരബന്ധമില്ലാത്ത സുഖം ബുദ്ധിയുടെയും ചിത്തത്തിന്‍െറയും 
പ്രവര്‍ത്തനം മൂലം ഉണ്ടാകാമെന്നു വാദിക്കാം. ഒരു ഗവേഷകനയ തന്‍െറ 
അന്വേഷണങ്ങാം വിജയിക്കുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദം, ഒരു യോദ്ധാവിന്‌ 
ശ്ര്രുവിനെ തോല്‍പിക്കുമ്പോഴുണ്ടാകുന്ന ഹര്‍ഷം തുടങ്ങിയവ. ഇവയും 
താത്കാലികമാണ്്‌. “സുഖവും ദുഃഖവുമനുഭവകാലം പോയാല്‍ സമമിഹ 
നാരായണജയ”' എന്ന്‌്‌ ഭാഗവതകീര്‍ത്തനത്തില്‍ പറയുന്നു. 


താല്‍ക്കാലികമായുണ്ടാകുന്ന സുഖാനുഭൂതിക്കപ്പുറത്തും സുഖമുണ്ട്ു്‌. 
ഇന്ദ്രിയപ്രവര്‍ത്തനങ്ങാം അടങ്ങി വികാരങ്ങളില്ലാതെ ശാന്തമനസ്സാകുന്ന 
അവസ്ഥ. പ്രപഞ്ചാതീതമായ പരാശക്തിയില്‍ മനസ്സു ചെന്നെത്തുന്ന 


പി 


ശ്രാലളിതാ(്രിശത? 


കൈവല്യം. അതുസാധിച്ചാല്‍ ശരീരപഞ്ജരബദ്ധമായ അവസ്ഥയിലും 
സാവഖ്യം അനുഭൂതമാകും. ആ അവസ്ഥയെ പരാനന്ദമെന്നോ 
പരമാനന്ദമെന്നോ പറയാം. 


ലളിതാംബികയെ സ്മരിക്കുകയും ആശ്രയിക്കുകയും ആരാധിക്കുകയും 
ചെയ്യുന്നവര്‍ക്ക്‌ മുമ്പു വിവരിച്ച മുന്നുവിധത്തിലുള്ള സുഖവും 
അനായാസമായി ലഭിക്കും. ആബ്രഹ്മസ്തംബപര്ൃന്തം എല്ലാത്തിനും 
എല്ലാവര്‍ക്കും അര്‍ഹിക്കുന്ന സുഖാനുഭൂതി നല്‍കുന്നവളാകയാല്‍ 
“സര്‍വസഖ്യദാത്രീ” എന്നു നാമം. 


ഓം സര്‍വസൌവഖ്യദാത്ര്യൈ നമഃ 


134. സര്‍വവിമോഹിനീ 


എല്ലാത്തിനെയും മോഹിപ്പിക്കുന്നവാം. മായാരൂപത്തില്‍ വര്‍ത്തിക്കുന്ന 
ഭഗവതിയുടെ ആവരണശക്തിക്കുവിധേയമാകാത്തതായിഒന്നും തന്നെ ഇല്ല. 
എല്ലാം അറിയുന്ന ജ്ഞാനികളും മായാശക്തിക്കു വഴിപ്പെട്ടുപോകുന്നു. 
““അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ”” എന്നും “ദൈവീ 
ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ”” എന്നും ഭഗവാന്‍ ഗീതയില്‍ 
അരുളിച്ചെയുന്നു. “ജ്ഞാനിനാമപിചേതാംസി ദേവീ ഭഗവതീ ഹി സാ 
ബലാദാകൃഷ്യ മോഹായ മഹാമായാ പ്രയച്ഛതി” എന്നു ദേവീമാഹാത്മ്യം. 
മമതയാകുന്ന ചുഴിയുള്ള മോഹഗര്‍ത്തത്തില്‍ വീഴ്ത്തി ജനനമരണങ്ങളുടെ 
ആവര്‍ത്തനത്തില്‍ അകപ്പെടുത്തുന്ന മോഹിനീശക്തിതന്നെയാണ്ു ജീവിയെ 
മോക്ഷത്തിലേയ്ക്കു നയിക്കുന്നതും. ജഗദാധാരവും ശാശ്വതവും 
നിര്‍വികാരവുമായ പരമാത്മചൈതന്യമാണ്റ്‌ ലളിതാംബിക. ആ പരാശക്തി 
തന്നെ മഹാമായാരുപത്തില്‍ കാമക്രോധമോഹമദമാത്സര്യാദിരുപത്തില്‍ 
ജീവികളെ മോഹിപ്പിച്ച്‌ പ്രപഞ്ചപ്രവര്‍ത്തനം നടത്തുന്നു. മായാശക്തിയില്‍ 
നിന്നു ബ്രഹ്മാദികഠം പോലും മുക്തരല്ല. അതിനാല്‍ “സര്‍വവിമോഹിനീ” 
എന്നു നാമം. 


ലളിതാസഹൃസ്രനാമത്തില്‍ “സര്‍വമോഹിനീ' എന്നു നാമമുണ്ട്‌. 
ഓം സര്‍വവിമോഹിന്വ്യൈ നമഃ 


135. സര്‍വാധാരാ 


എല്ലാത്തിനും ആധാരമായവാം. ആധാരാധേയബന്ധം ഇല്ലാത്തതായി 


35 


ശ്രിലളിതാ്തിശത? 


പ്രപഞ്ചത്തില്‍ ഒന്നും തന്നെയില്ല. വസ്തുക്കളെയും ആശയങ്ങളെയും കുറിച്ച്‌ 
പഠിക്കുമ്പോ ഒന്നിനു മറ്റൊന്ന്റ്‌ ആധാരമായി കാണാം. ആധാരമായതിന്റ്‌ 
മറ്റൊന്നു ആധാരമായികണ്ടെത്താം. ഈ അന്വേഷണം തുടര്‍ന്നു 
പോകുനമ്പോഠം എല്ലാത്തിനും ആധാരമായ ഒരു ശക്തിയില്‍ ചെന്നെത്തും. 
ആ ശക്തിയെ മറ്റെല്ലാത്തിനും ആധാരമാകയാല്‍ പരാശക്തി എന്നു 
വിളിക്കുന്നു. പരാശക്തിക്ക് ആധാരമായി മറ്റൊരു ശക്തി ഇല്ലാത്തതിനാല്‍ 
ലളിതാസഹ്രസസനാമം ദേവിയെ “നിരാധാരാ' എന്നു സ്തുതിക്കുന്നു. 

“(്രഹ്മണോഹി്‌ പ്രതിഷ്ഠാ ഹമമൃതസ്യാവ്യയസ്യ ച 

ശാശ്വതസ്യ ച ധര്‍മസ്യ സുഖസ്ധ്യൈകാന്തികസ്യ ച” 


എന്നു ഭഗവദ്ഗീത. 


ഓം സര്‍വാധാരായൈ നമഃ 


136. സര്‍വഗതാ 


എല്ലാത്തിനെയും പ്രാപിച്ചിരിക്കുന്നവഠം, സര്‍വാന്തര്യാമിനി. ചരവും 
അചരവും ചേതനയുള്ളതും ജഡവുമായി പ്രപഞ്ചത്തില്‍ ഉള്ളതെല്ലാം 
ദേവീചൈതന്യത്തിന്‍െറ രൂപഭേദങ്ങളാണ്‌്‌. വസ്തുക്കളെ വേര്‍തിരിക്കുന്ന 
രൂപരസഗന്ധാദികളായ ഗുണങ്ങളും ദേവീസ്വരൂപമാണ്്‌. പ്രപഞ്ചത്തില്‍ 
വസ്തുക്കളായും അവയുടെ ഗുണചര്യാദികളായും വര്‍ത്തിക്കുന്നവാം. 

“ദേവ്യാ വാ ഏഷ സിദ്ധാന്ത? പരമാരീഥോ മഹാമതേ 

ഏഷാ വേദാശ്ച യജ്ഞാശ്ച സ്വര്‍ഗശ്ചൈവ ന സംശയ? 

ദേവ്യാ വ്യാപ്തമിദം സര്‍വം ജഗത്സ്ഥാവരജംഗമം 

ഈഡ്യതേ പുജ്യതേ ദേവ? അന്നപപാനാത്മികാച സാ 

സരീവ്രത ശാംകരിദേവ? തനുഭിര്നാമഭിശ്ച സാ 

വ്ൃക്ഷേഷുരവ്യാം തഥാ വായ ല്വ്യോമ്ന്യച്സ്വഗ്നൌാച സര്‍വഗാ 

ഏവം വിധാഹ്യസൂ ദേവീ സദാ പുജ്യാ വിധാനതഃ? 

ഈദ്യശം വേത്ത? യസ്ത്വേനാം സ തസ്വാമേവ ലീയതേ”” 


എന്നു ദേവീപുരാണം. 


വേദങ്ങളും യജ്ഞങ്ങളും സ്വര്‍ഗ്ഗവും ദേവി തന്നെയാണ്‌. 
സ്ഥാവരജംഗമരുപമായ ഈ ജഗത്താകെ ദേവിയാല്‍ വ്യാപ്തമായിരിക്കുന്നു. 


86 


ശ്രീലളിതാത്രിശത? 


അന്നങ്ങളായും പാനങ്ങളായുംവര്‍ത്തിക്കുന്നതും ദേവിതന്നെ. വിവിധ 
ശരീരങ്ങളും നാമങ്ങളും സ്വീകരിച്ചു്‌ ഭൂമിയിലും വൃക്ഷങ്ങളിലും വായുവിലും 
വ്യോമത്തിലും ജലത്തിലും അഗ്നിയിലും വ്യാപിച്ചിരിക്കുന്നത[ സര്‍വഗയായ 
ദേവിയാണ്‌. ലളിതാസഹസ്രനാമത്തില്‍ ““സര്‍വഗാ, സര്‍വമയീ”' എന്നു 


നാമങ്ങം. 


ഓം സര്‍വഗതായൈ നമഃ 


137. സര്‍വാവഗുണവര്‍ജിതാ 


എല്ലാ അവഗുണങ്ങളും വര്‍ജ്ജിച്ചവാം, അവഗുണങ്ങരം ഇല്ലാത്തവാം. 
“അവ എന്ന ശബ്ദത്തിന്റ്‌ താഴ്ന്നത്‌, മോശപ്പെട്ടത്റ്‌ എന്നര്‍ത്ഥം. സത്വരജ 
സ്തമോഗുണങ്ങളെയാണ്്‌ ഇവിടെ അവഗുണങ്ങാം എന്നു പറഞ്ഞതു്‌. 


ഗുണാതീതയാണ്്‌്‌ ലളിതാംബിക. 
ദേഹിയെ ദേഹവുമായും അതുവഴി വിഷയഭോഗങ്ങളുമായും 
ബന്ധിക്കുന്നത്‌ ത്രിഗുണങ്ങളാണ്റ.. 
““സത്ത്വം രജസ്തമ ഇതി ഗുണാഃ പ്രകൃതിസംഭവാഃ 
നിബമ്നന്തി്‌ മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം 
ത്രത സത്ത്വം നിര്മചത്വാത്‌ പ്രകാശകമനാമയം 
സ്പുഖസംഗേന ബധ്നാത? ജ്ഞാനസംഗേന ചാനഘ 
രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം 
തന്നിബധ്നാതി കൌന്തേയ കര്‍മസംഗേന ദേഹിനം 
തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സര്‍വദേഹിനാം 
പ്രമാദാലസ്യനിദ്രാഭിസ്തന്നിബധ്നാതി ഭാരത 
സത്ത്വം സുഖേ സംജയതി രജഃ കര്‍മണി ഭാരത 


ജ്ഞാനമാവ്ൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുത”” 


(്രഗവദ്ഗീത 74.5 - 9) 


(മഹാബാഹുവായ അര്‍ജ്ജുന, സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ 


87 


ശ്രരാലളിതാസ്രിശത? 


ഗുണങ്ങാം പ്രകൃതിയില്‍ നിന്നുണ്ടായി. അവ അവ്യയനായ ദേഹിയെ 
ദേഹത്തില്‍ ബന്ധിക്കുന്നു. ദേഹാഭിമാനിയായിത്തീരുന്ന ജീവന്‍ അവ്യയമായ 
ബ്രഹ്മം തന്നെയാണെങ്കിലും ബദ്ധനാണെന്നു ധരിക്കുന്നു. ത്രിഗുണങ്ങളില്‍ 
സത്ത്വം നിര്‍മ്മലത്വം കൊണ്ടു പ്രകാശകവും ദുഃഖസംബന്ധമില്ലാത്തതും 
ആണെങ്കിലും അതു്‌ സുഖത്തിലും ജ്ഞാനത്തിലും സംഗമുണ്ടാക്കി ദേഹിയെ 
ബന്ധിക്കുന്നു. രജസ്സ്‌ രാഗാത്മകമാണെന്നറിയുക. തൃഷ്ണയ്ക്കും 
സംഗത്തിനും അതു കാരണമാകുന്നു. കിട്ടാത്തതുകിട്ടാനും കിട്ടിയവ 
കൈവിട്ടുപോകാതിരിക്കാനുമുള്ള വിഷയാഭിലാഷത്താല്‍ അത്‌ ദേഹിയെ 
കര്‍മ്മാസക്തനാക്കി ബന്ധിക്കുന്നു. അജ്ഞാനജമായ തമോഗുണം സര്‍വ 
ദേഹികളേയും മോഹിപ്പിക്കുന്നതാണ്‌. അതറ്റ്‌ പ്രമാദം, ആലസ്യം, നിദ്ര 
എന്നിവ കൊണ്ട്‌്‌ ദേഹിയെ ബന്ധിക്കുന്നു. സത്വഗുണം ജീവികളെ സുഖാ 
സക്‌ തരാക്കുന്നു. രജോഗുണം കര്‍മ്മാസക് തരാക്കുന്നു. തമോഗുണം 
വിവേകത്തെ മറച്ച്‌ പ്രമാദവുമായി യോജിപ്പിക്കുന്നു.) 

ഇങ്ങനെ ഭഗവാന്‍ വിവരിക്കുന്ന ഈ മുന്നുഗുണങ്ങളും ദേഹിയെ 
ദേഹവുമായി ബന്ധിപ്പിക്കുന്നതാകയാലാണു അവഗുണങ്ങാം എന്നു 
പറഞ്ഞത്‌. അവ ഇല്ലാത്തവാം. സൂര്യന്‍െറ രശ്മികാം ഭൂമണ്ഡലമാകെ 
പ്രകാശിപ്പിക്കുന്നുവെങ്കിലും ഭൂമിയിലുള്ള ഒന്നും സൂര്യനെ ബാധിക്കുന്നില്ല 
എന്നപോലെ ദേവിയില്‍ നിന്നുണ്ടായ ഗുണങ്ങാം ദേവിയെ ബാധിക്കുന്നില്ല. 
ലളിതാംബിക ഗുണനിധിയും ഗുണാതീതയുമാണെന്നു സഹസ്രനാമ 
സ്തോത്രം. 


ഓം സര്‍വാവഗുണവര്‍ജിതായൈ നമഃ 


138. സര്‍വാരുണാ 

എല്ലാം അരുണവര്‍ണ്ണമായവാം. വസ്ത്രം, ആഭരണം, ശരീരം 
എന്നിങ്ങനെ എല്ലാം അരുണവര്‍ണ്ണമായവരം. ദേവിയുടെ ധ്യാനശ്ലോകങ്ങളില്‍ 
മിക്കതിലും അരുണവര്‍ണ്ണത്തിനു പ്രാധാന്യം നല്‍കിക്കാണാം. “സിന്ദൂരാ 
രുണവിഗ്രഹാം' എന്നും “അരുണാം കരുണാതരംഗിതാക്ഷീം” എന്നും 


തുടങ്ങുന്ന ധ്യാനശ്ലോകങ്ങാം പ്രസിദ്ധം. 


88 


ശര്ലളിതാധത്രിശത? 


അരുണവര്‍ണ്ണയായി ദേവിയെ ധ്യാനിക്കുന്നവര്‍ക്ക$്‌ സര്‍വപുരുഷാര്‍ത്ഥ 
ങ്ങളും ലഭിക്കുമെന്നു ആചാര്യമതം. ““ജഗ്രത്താതും ശംഭോര്‍ജ്ജയതി കരുണാ 
കാചിദരുണാ” എന്ന്റ്‌ ആചാര്യസ്വാമികാം സന്ദര്യലഹരിയില്‍ ദേവിയെ 
ജഗത്തിനെ ത്രാണനം ചെയ്യാനായി സര്‍വോത്കര്‍ഷേണ വര്‍ത്തിക്കുന്നതും 
അരുണവര്‍ണ്ണത്തോടുകൂടിയതുമായ പരമേശ്വരന്‍െറ കരുണയായി 
വര്‍ണ്ണിക്കുന്നു. 


“ഉദൃദ്ഭാനുസഹൃര്സാഭാ, നിജാരുണപ്രഭാപൂരമജ്‌ജദ്‌്രഹ്മാണ്ഡ 
മണ്ഡലാ, അരുണാരുണകൌഈസുംഭ വസ്ത്രഭാസ്വത്കടിതടീ, ആരക്തവര്‍ണ്ണാ, 
സര്‍വാരുണാ തുടങ്ങി അനേകം നാമങ്ങളില്‍ ദേവിയുടെ അരുണവര്‍ണ്ണം 
ലളിതാസഹ്രസനാമം വര്‍ണ്ണിക്കുന്നു. 


ഓം സര്‍വാരുണായൈ നമഃ 


139. സര്‍വമാതാ 


എല്ലാത്തിനും മാതാവായവാം. ചരാചരാത്മകമായ ഈ പ്രപഞ്ചം 
ലളിതാംബികയില്‍ നിന്നുണ്ടായി. മാത്ൃവാത്സല്യത്തോടെ അമ്മ അതിനെ 
സംരക്ഷിക്കുന്നു. അമ്മയുടെ മടിത്തട്ടില്‍ അഭയം തേടാന്‍ സന്താനങ്ങാംക്കു്‌ 
എപ്പോഴും അവകാശമുണ്ടു്‌. അമ്മ അത? അഭിലഷിക്കുന്നുമുണ്ടുു്‌. 
മാതൃഭാവത്തില്‍ ആര്‍ക്കും അമ്മയെ ആരാധിക്കാവുന്നതാണ്‌ു. മ്രന്ത 
ത്രത്രാദികഠം കൊണ്ട്‌്‌ ആരാധ്യയാണു ദേവിയെങ്കിലും അമ്മയുടെ 
കുഞ്ഞാണെന്ന ബോധത്തോടെ അമ്മയെ സമീപിക്കുന്ന ഭക്തനെ അമ്മ 
സദാ സംരക്ഷിക്കും എന്ന്‌ ഈ നാമം നിര്‍ദ്ദേശിക്കുന്നു. 


എല്ലാത്തിനെയും മാനം ചെയുന്നവാം, അളക്കുന്നവഠം എന്നും 
വ്യാഖ്യാനം. ജീവികളുടെ പുണ്യപാപങ്ങഠാം അളന്നറിഞ്ഞു്‌ കര്‍മ്മഫലങ്ങാം 
നല്‍കുന്നവാം, വിധാത്രി. പ്രപഞ്ചത്തിലെ സര്‍വവ്യാപാരങ്ങളും ദേവി 
അറിയുന്നു. ഓരോന്നിന്‍െറയും ഗുണവും ദോഷവും അളന്നെന്നപോലെ 
തിട്ടപ്പെടുത്തി പ്രവര്‍ത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. 


എല്ലാത്തിലും അനുമാനിച്ചറിയപ്പെടാവുന്നവരം എന്നു്‌ മറ്റൊരു 
തരത്തിലും ഈ നാമത്തെ വ്യാഖ്യാനിക്കാം. ““പ്രതിബോധവിദിതം"” എന്ന്‌ 
കേനോപനിഷത്തില്‍ ബ്രഹ്മത്തെക്കുറിച്ച്‌ പറയുന്നു. ബോധം തോറും 
അറിയപ്പെട്ടത്റു. ഓരോ വസ്തുവും ജീവിയും പ്രതിഭാസവും ബ്രഹ്മജ്ഞാന 


3 


ശ്രാലളിതാമയതിശത? 


ത്തിലേയ്ക്കു നയിക്കുന്നു. ഏതിനെക്കുറിച്ചു പഠിച്ചാലും ആ ജ്ഞാനം 
ആത്യന്തികമായി ബ്രഹ്‌ മജ്‌ ഞാനത്തില്‍ എത്തിക്കും. പരബ്രഹ്മ 
സ്വരൂപിണിയായ ലളിതാംബികയെ സാക്ഷാത്കരിക്കാന്‍ പ്രപഞ്ചത്തിലുള്ള 
ഏതിനെയും ഉപാധിയാക്കാം. ദേവീചൈതനൃമാണ്‌്‌ പ്രപഞ്ചമായി 
പ്രതിഭാസിക്കുന്നത്റ്‌. ഏതുകൊണ്ടും അനുമാനിക്കപ്പെടാവുന്നവാം എന്നു്‌ 
ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. ““സര്‍വേണകാര്യേണമീയതേ അനുമീയതേ ഭേ 
ദേനേതി തഥാ” എന്നു ശാങ്കരഭാഷ്യം. “ഇദം ജഗദ്‌ ബ്രഹ്മാഭിന്നം തത്സത്താ 
സ്ഫൂര്‍ത്തിര്‍നിയത സത്താപ്രകാശജ്ഞാനവിഷയത്വാത്‌”” എന്നു ആചാര്യന്‍ 
തുടര്‍ന്നു പറയുന്നു. നൂലുകൊണ്ട്‌ വസ്ത്രത്തിന്‍െറ ഗുണം നിര്‍ണ്ണയിക്കാം. 
വസ്ത്രത്തെ സമഷ്ടിയായി പരിശോധിച്ചാല്‍ നുലിന്‍െറ ഗുണം അറിയാം. 
നൂലും വസ്ത്രവും ഒരര്‍ത്ഥത്തില്‍ അഭിന്നമാണ്‌്‌. അതുപോലെ ഏതു 
ഉപാധികൊണ്ടും ദേവിയെക്കുറിച്ചറു്‌ അനുമാനിക്കാം. 


ഓം സര്‍വമാത്രേ നമഃ 


140. സര്‍വഭൂഷണഭൂഷിതാ 


എല്ലാ ഭൂഷണങ്ങളും കൊണ്ടു്‌ ഭൂഷിതയായവാം. ചൂഡാമണിമുതല്‍ 
പാദാംഗുലീയംവരെയുള്ള എല്ലാ ആഭരണങ്ങളും അണിഞ്ഞവളായി 
സ്ഥൂലരൂപവര്‍ണ്ണന. 


ഭക്തന്മാര്‍ ദേവിക്ക്‌ ഉപഹാരമായി അര്‍പ്പിക്കുന്നതെന്തും ദേവി 
ആഭരണമായി സ്വീകരിക്കുന്നു. അനേകകാലങ്ങളില്‍ അനേകദേശങ്ങളില്‍ 
ഭക്തന്മാര്‍ സ്തോത്രമന്ത്രാദികാം കൊണ്ടും പുരാണേതിഹാസ ചര്‍ച്ച 
കഠംകൊണ്ടും വിവിധകലകരം കൊണ്ടും ക്ഷേത്രപ്രാസാദങ്ങാം കൊണ്ടും 
ദേവിയെ അര്‍ച്ചിച്ചിട്ടുണ്ടു്‌. ആ പ്രക്രിയ ഇനിയും തുടര്‍ന്നുകൊണ്ടേ 


ഇരിക്കും. അതെല്ലാം ദേവിക്കു ഭൂഷണങ്ങളായി. 


** പ്രതം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛത? 


തദഹം ഭക്ത്യുപഹൃതമശ്നാമി പ്രയതാത്മനഴ?”” 


എന്നു ഗീതയില്‍ ഭഗവാന്‍ അരുളിച്ചെയുന്നു. 


0 


ശ്രിലളിതാക്രിശത? 


ദേവി സര്‍വാത്മിക ആയതിനാല്‍ എല്ലാവരും അണിയുന്ന 
ആഭരണങ്ങാം ദേവിയുടെ ശരീരത്തെത്തന്നെയാണ്‌്‌ അലങ്കരിക്കുന്നത്‌ 
എന്നു മറ്റൊരു വ്യാഖ്യാനം. പ്രപഞ്ചത്തില്‍ ചരവും അചരവും സ്വാഭാവികവും 
നിര്‍മ്മിതവുമായി ഉള്ളതെല്ലാം ദേവിയുടെ വിശ്വവ്യാപ്തമായ ശരീരത്തിന്‍െറ 
ആഭരണങ്ങളാണെന്നും അതിനാല്‍ ദേവി സര്‍വഭൂഷംനദഭുഷിതയാണെന്നും 
വ്യാഖ്യാനം. 


വേദവാക്യങ്ങഠം, ഉപനിഷത്സൂക്തങ്ങാം, ഉപനിഷത്തുകളിലുള്ള 
മഹാവാക്യങ്ങാം, വിവിധദര്‍ശനങ്ങാം, മ്ര്രങ്ങാം, യന്ത്രങ്ങഠം, ഉപാസനാ 
തന്ത്രങ്ങാം തുടങ്ങിയവയാണു ഭൂഷണങ്ങളെന്നും ആ ഭൂഷണങ്ങളാല്‍ 
ഭൂഷിതയാണു ദേവി എന്നും മറ്റൊരു വ്യാഖ്യാനം. 


ഓം സര്‍വ്വഭൂഷണദൂഷിതായൈ നമഃ 


പഞ്ചദശാക്ഷീമ്രന്്ത്തിനെറ ഏഴാമത്തെ അക്ഷരമായ “സ” കൊണ്ടു 
തുടങ്ങുന്ന ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. എട്ടാമത്തെ അക്ഷരമായ 
'ക ' കൊണ്ടു തുടങ്ങുന്ന നാമങ്ങഠാം ആരംഭിക്കുന്നു. 


141. കകാരാര്‍ഥാ 


പഞ്ചദശാക്ഷരീമന്ത്രത്തിന്‍െറ എട്ടാമത്തെ അക്ഷരമായ കകാരത്തി 
ന്‍െറ അര്‍ത്ഥം സ്വരുപമായവാം. ഒന്നാം നാമത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ 
കകാരത്തിന്‍െറ അര്‍ത്ഥവ്യാപ്തി സൂചിപ്പിച്ചു. പ്രകൃതത്തില്‍ “കം ബ്രഹ്മ” 
എന്ന ഛാന്ദോഗ്യോപനിഷത്തിലെ സൂക്തം നിര്‍ദ്ദേശിക്കുന്ന “ബ്രഹ്മം” എന്ന 
അര്‍ത്ഥം ശാങ്കരഭാഷ്യം സ്വീകരിക്കുന്നു. പര്രഹ്മസ്വരുപിണി എന്നര്‍ത്ഥം. 
മറ്റെല്ലാ അര്‍ത്ഥങ്ങളും ഇതില്‍ അടങ്ങുന്നവയാകയാല്‍ എടുത്തു 
പറയേണ്ടതില്ല. 


ഓം കകാരാര്‍ഥായൈ നമഃ 


142. കാലഹന്ത്രീ 


കാലത്തെ നശിപ്പിക്കുന്നവഠം. പ്രപഞ്ചത്തിലെ പല പ്രവര്‍ത്തനങ്ങളെ 
ആധാരമാക്കി പ്രതീയമാനമാകുന്ന ഭാവമാണു കാലം. ഉണ്ടാകുകയും 
നിലനില്‍ക്കുകയും നശിക്കുകയും ചെയുന്നത്‌ പ്രകൃതിയുടെ സ്വഭാവം. 
ഉണ്ടായതു നശിക്കുകയും പുതിയത്‌ ഉണ്ടാകുകയും ചെയ്യുന്നു. സംഭവങ്ങളും 
അപ്രകാരം പുതുതായി ഉണ്ടാകുമ്പോഠം കഴിഞ്ഞത്‌ സ്മരണകളായി 
അവശേഷിക്കുകയുംകാലഗതിയില്‍ വിസ്മൃതമാകുകയും ചെയുന്നു. പ്രപഞ്ച 


91 


ശ്രീലളിതായതിശത? 


ത്തിലുള്ള എല്ലാം കാലഗതിക്കു വിധേയമാണ്‌. പക്ഷെ ദേവി കാലാതീത 
യാണ്‌, ആകയാല്‍ കാലത്തെ നശിപ്പിക്കുന്നവളായി ദേവിയെ സ്തുതിക്കുന്നു. 


കാലത്തിന്‍െറ അധിദേവതയാണു കാലന്‍. യമധര്‍മ്മനായ കാലനെ 
ശ്രീപരമേശ്വരന്‍ വധിച്ചതായി പുരാണകഥ. തന്‍െറ ഭക്തനായ 
മാര്‍ക്കണ്ഡേയനെ രക്ഷിക്കാനായി കാലനെ സംഹരിച്ചു ശ്രീപരമേശ്വരന്‍ 
കാലഗതിയെയാണു സംഹരിച്ചത്യു്‌. ശ്രീ പരമേശ്വരരുപത്തില്‍ കാലനെ വധി 
ച്ചതു ദേവി തന്നെ ആകയാല്‍ കാലഹന്ത്രി എന്നു നാമം. തന്‍െറ ഭക്തരെ 
രക്ഷിക്കാനായി കാലഗതിയെപ്പോലും തടയുന്ന കാരുണ്യമുള്ളവഠം എന്നും 
വൃംഗ്യം. 


യോഗശാസ്ത്രപ്രകാരം പ്രാണാപാനന്മാരുടെ രൂപത്തില്‍ ശരീരത്തി 
നുള്ളില്‍ ച്ന്ദ്രസുര്യചൈതന്യങ്ങാം പ്രവര്‍ത്തിക്കുന്നുണ്ടു. അവയുടെ 
പ്രവര്‍ത്തനം കൊണ്ടു നിയമിതമാണ്ട്‌ ആയുസ്സ്‌. ബഹുസഹ്രസം 
നാഡീവ്യൂഹങ്ങളിലൂടെ ശരീരമാകെ വ്യാപിക്കുന്ന ചൈതന്യം ക്ഷയിക്കു 
മ്പോഠം ജീവനു ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നു. യോഗചര്യകളിലൂടെ ശരീ 
രക്ഷയത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്‌! അര്‍ഹതയുള്ള ചില യോഗികാക്കു 
ദേവി നല്‍കാറുണ്ട്‌. കാലം അവരെ ബാധിക്കുകയില്ല. ജരയും വാര്‍ദ്ധക്യവും 
ബാധിക്കാതെ ബഹുകല്പകാലം ലോകാനുഗ്രഹത്തിനായി അവര്‍ 
ജീവിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കാര്യത്തില്‍ ദേവി കാലത്തിന്‍െറ 
പ്രവര്‍ത്തനത്തെ ഹനിക്കുന്നു. അതിനാലും കാലഹന്ത്രീ എന്നു നാമം. 


ഓം കാലഹത്ത്ത്യൈ നമഃ 


143. കാമേശീ 


കാമേശ്വരനായ ശിവന്‍െറ പത്നിയായി കാമേശ്വരന്‍െറ ശരീരാര്‍ദ്ധമായി 
വര്‍ത്തിക്കുന്നവാം എന്നും കാമേശ്വരന്‍െറ രൂപത്തില്‍ വര്‍ത്തിക്കുന്നവാം 
എന്നും വ്യാഖ്യാനം. കാമങ്ങളെ കീഴടക്കിയതിനാലും കാമദേവനെ 
നശിപ്പിച്ചതിനാലും ഭക്തന്മാര്‍ക്ക്‌ എല്ലാ കാമങ്ങളും നല്‍കുന്നതിനാലും ശ്രീ 
പരമേശ്വരന്‌ കാമേശന്‍ എന്നു നാമം. ഈ അര്‍ത്ഥത്തിലെല്ലാം ലളിതാംബിക 
കാമേശിയാണ്റ്‌. തന്‍െറ കടക്കണ്‍നോട്ടത്തില്‍ നിന്നു മഹാദേവി കാമദേവനെ 
ജനിപ്പിച്ചു. അതിനാലും കാമേശീ എന്നു ദേവിക്കു പേരു്‌. 


ദേവിയുടെ രണ്ടു കണ്ണുകളില്‍ നിന്നു മഹാസരസ്വതിയും മഹാ 
ലക്ഷ്മിയും ജനിച്ച കഥ മുന്‍പു പറഞ്ഞു. അപ്രകാരം ജനിച്ച സരസ്വതിയും 


൭2 


ശ്രാലളിതാധ്രിശത? 


ലക്ഷ്മിയും ദേവിയെ സേവിക്കുന്നു. സരസ്വതിക്കും ലക്ഷ്മിക്കും ഈശ 
ആയതിനാലും ദേവിക്കു കാമേശീ എന്നു നാമം. 


ഉപാസകപക്ഷത്തില്‍ കാമങ്ങളെ ദാനം ചെയുന്ന കാരുണ്യമുള്ളവാം 
എന്നും വ്യംഗ്യസൂചന. 


“കാമേശബദ്ധമാംഗല്യസൂധര്രശോഭിതകന്ധരാ, കാമേശജ്ഞാത 
സൌഈഭാഗ്യമാര്‍ദ്ദവോരുദ്വയാമ്ധിതാ, കാമേശ്വരപ്രാണനാഡീ, കാമേശ്വര 
പ്രേമരത്തമണിപ്രതിപണസ്തനീ, കാമേശ്വരമുഖാലോകകല്‍പിത ശ്രീഗണേ 
ശ്വരാ, കാമാക്ഷീ” തുടങ്ങിയ നാമങ്ങാം ലളിതാസഹ്ൃസ്രനാമത്തില്‍ ഈ 
ആശയം. കുറിക്കുന്നു. 


ഓം കാമേശ്ധയ്യെ നമഃ 


144. കാമിതാര്‍ഥദാ 


കാമിക്കപ്പെടുന്ന അര്‍ത്ഥങ്ങളെ നല്‍കുന്നവാം. അര്‍ത്ഥം എന്ന പദം 
പുരുഷാര്‍ത്ഥങ്ങളെ കുറിക്കുന്നു. ധര്‍മ്മാര്‍ത്ഥകാമമോക്ഷങ്ങഠം. ഇവയെല്ലാം 
എല്ലാവരും എല്ലാ കാലത്തും ആഗ്രഹിക്കണമെന്നില്ല. വാസനയും 
കര്‍മ്മബന്ധങ്ങളുംസാഹചര്യങ്ങളുമനുസരിച്ച്റ്‌ ഓരോ ഘട്ടത്തില്‍ ഒരു 
പുരുഷാര്‍ത്ഥത്തെയോ പലതിനെയോ ആഗ്രഹിച്ചു എന്നു വരാം. 
കൌനമാരപ്രായത്തിലുള്ള ആഗ്രഹങ്ങഠം യവനത്തില്‍ മാറും. യവനകാലത്ത്‌ 
അഭിലഷണീയമായി തോന്നുന്നവ വാര്‍ദ്ധക്യത്തില്‍ അനഭിലഷണീയമാകും. 
തന്‍െറ ഭക്തന്‍െറ കാമിതം എന്തുതന്നെ ആയാലും അതു സാധിച്ചു 
കൊടുക്കുന്ന മാതൃസ്നേഹം ജഗന്മാതാവായ ദേവിക്കുണ്ട്‌. കാമിതങ്ങഠാം 
ഭക്തനു ദോഷകരമാണെങ്കില്‍ ആ കാമിതത്തെ ദേവി ഭക്തന്‍െറ മനസ്സില്‍ 
നിന്നു മാറ്റിക്കൊള്ളും. ദേവീഭക്തന്‍െറ ഉള്ളില്‍ ന്യായമായ കാമിതങ്ങളേ 
ഉദിക്കുകയുള്ളു. ഉണ്ടാകുന്ന അഭിലാഷങ്ങം ദേവി നിറവേറ്റും. 


ആത്യന്തികമായി ജ്ഞാനം ഉദിക്കുമ്പോഠം ഏത്‌; ഉപാസകന്‍െറയും 
കാമിതം മോക്ഷപ്രാപ്തി ആയിരിക്കും. അതു നല്‍കി അനുഗ്രഹിക്കുന്ന 
കരുണാമൂര്‍ത്തി. 


“കാമദായിനീ” എന്നു ലളിതാസഹ്രസനാമം. 


ഓം കാമിതാര്‍ഥദായൈ നമഃ 


൭3 


ശ്രിലളിതാധ(്തിശത? 


145. കാമസഞ്ജീവനീ 

കാമനെ ജീവിപ്പിച്ചവഠം. ശിവന്‍െറ ന്റേരതാഗ്നിയില്‍ ദഹിച്ച കാമദേവന്‌ 
വീണ്ടും ജീവന്‍ കൊടുത്തവാഠം. ലളിതാംബികാദേവിയുടെ കടാക്ഷത്തില്‍ 
നിന്നും പൂര്‍വാധികം സുന്ദരനും തേജസ്വിയുമായി കാമദേവന്‍ പുനര്‍ജ്ജനിച്ച 
കഥ മുമ്പു വിവരിച്ചു. “കന്ദര്‍പജനകാപാംഗവീക്ഷണാ”' എന്ന 13-ാം നാമ 
ത്തിന്‍െറ വ്യാഖ്യാനം നോക്കുക. 


ഓം കാമസഞ്ജീവന്യൈ നമഃ 


146. കല്യാ 


*കല്യം സരിഗേ പ്രഭാതേ ച കല്യോ നിരോഗദക്ഷയേ?? 
കല്യാ കല്യാണവാച സ്യാത്‌ കാദംബര്യാമപചി സ്മൃതാ" 


എന്നു വിശ്വകോശം. കലാവിദ്യകളില്‍ നൈപുണ്യമുള്ളവരം “കല്യാ”. 
സരസ്വതീരുപത്തില്‍ എല്ലാ കലകാംക്കും അധിഷ്ഠാത്രി ആയവരം. 


കല്യശബ്ദത്തിന്റ്‌ “സൃഷ്ടി” എന്നര്‍ത്ഥമുള്ളതിനാല്‍ സൃഷ്ടികര്‍ത്രീ 
എന്നും സൃഷ്ടിരുപിണി എന്നും വ്യാഖ്യാനം. 
“നീരോഗത - രോഗമില്ലായ്മ "എന്ന അര്‍ത്ഥത്തില്‍ നിന്ന്‌ ഉപാസകരുടെ 


കായികവും ആദ്ധ്യാത്മികവുമായ രോഗങ്ങളെ നശിപ്പിക്കുന്നവഠം എന്നും 
വ്യാഖ്യാനം. 


“സാമര്‍ത്ഥ്യം” എന്ന അര്‍ത്ഥത്തില്‍ നിന്ന? സൃഷ്ടിസ്ഥിതിലയരുപ 
മായ പ്രപഞ്ചപ്രവര്‍ത്തനത്തില്‍ സാമര്‍ത്ഥയമുള്ളവാം എന്നും ഉപാസകര്‍ക്ക്‌ 
സര്‍വകര്‍മ്മങ്ങളിലും സാമര്‍ത്ഥ്യം നല്‍കി അനുഗ്രഹിക്കുന്നവാം എന്നും 
വ്യാഖ്യാനിച്ചു കാണുന്നു. 


“പ്രഭാതം” എന്ന അര്‍ത്ഥത്തെ ആശ്രയിച്ച്‌ ഉഷഃകാലസന്ധ്യാരൂപിണി 
എന്നും ഉപാസകര്‍ക്കു ശുഭോദയം നല്‍കുന്നവഠം എന്നും വ്യാഖ്യാനം. 


കല്യശബ്ദം മംഗളവാചിയാകയാല്‍ എല്ലാം മംഗളങ്ങളും ദേവീ 
രൂപമാണെന്നും ലളിതാംബിക ഉപാസകര്‍ക്കു എല്ലാ മംഗളങ്ങളും 
നല്‍കുന്നവളാണെന്നും സിദ്ധിക്കുന്നു. 


“ലളിതാസഹൃസ്സനാമത്തിലും “കല്യാ” എന്ന നാമം ഉരാപ്പെടുന്നു. 


ഓം കല്യായൈ നമഃ 


94. 


ശ്രിലളിതാത്രിശത? 


147. കഠിനസ്തനമണ്ഡലാ 


കാഠിന്യമുള്ള സ്തനമണ്ഡലങ്ങളോടു കൂടിയവാം. ഇടതുൂര്‍ന്നതും 
കട്ടിയുള്ളതുമായ സ്തനങ്ങാം കവിസങ്കേതമനുസരിച്ചും സാമുദ്രികാശാസ്ത്ര 
പ്രകാരവും സൌന്ദര്യലക്ഷണമാണ്്‌. “അതിസുന്ദരി” എന്ന്‌ അര്‍ത്ഥം. 
സ്ഥൂലരൂപര്‍ണ്ണനയില്‍പ്പെടുന്ന നാമം. 


*“അരാലാ കേശേഷു പ്രകൃതിസരലാ മന്ദഹസിതേ 
ശിരറഷാഭാ ചിത്തേ ദൃഷദുചലശോഭാ കുചതടേ”” 


എന്നു സൌന്ദര്യലഹരിയില്‍ ആചാര്യസ്വാമികഠം ദേവിയുടെ 
സ്തനങ്ങളെ അമ്മിക്കുഴവിയുടെ കാഠിന്യമുള്ളവയായി വര്‍ണ്ണിക്കുന്നു. 


ഓം കഠിനസ്തനമണ്ഡലായെൈെ നമഃ 


148. കരഭോരുഃ 


കരഭതുല്യമായ ഈരുക്കളുള്ളവാം. ““മണിബന്ധാദാകനിഷ്ഠം കരസ്യ 
കരഭോ ബഹിഃ എന്ന നിര്‍വചനപ്രകാരം മണിബന്ധം മുതല്‍ ചെറുവിരലിന്‍െറ 
തുടക്കം വരെയുള്ള കൈപ്പത്തിയുടെ ബഹിര്‍ഭാഗമാണു കരഭം. തുടകളെ 
ആകൃതിസാമ്യം കൊണ്ട്ട്‌ കരദവുമായി ഉപമിക്കുന്നതു കവിസങ്കേതം. 
സുന്ദരമായ ഈരുക്കഠം ഉള്ളവാം, സുന്ദരി എന്നു നാമത്തിനര്‍ത്ഥം. 
സ്ഥൂലരൂപവര്‍ണ്ണനയില്‍ പെടുന്ന നാമം. 


ഓം കരഭോരവേ നമഃ 


149. കലാനാഥമുഖീ 


കലാനാഥനായ ചന്ദ്രനെപ്പോലെ സര്‍വാകര്‍ഷകമായ മുഖകാന്തി 
ഉള്ളവാം. ചന്ദ്രനു പതിനാറു കലകളുണ്ട്‌്‌. അവ തിഥികളായി അറിയപ്പെടുന്നു. 
അവയുടെ നാഥനാകയാല്‍ ചന്ദ്രനു കലാനാഥന്‍ എന്നു നാമം. ഈ 


അര്‍ത്ഥത്തില്‍ പൂര്‍ണ്ണചന്ദ്രനുമായി സാദൃശ്യം. സ്ഥൂലരൂപവര്‍ണ്ണനയില്‍ 
പെടുന്ന നാമം. 


അറുപത്തിനാലു കലകളും ജുക്‌, യജുസ്സ്‌, സാമം, അഥര്‍വം എന്നീ 
വേദങ്ങളും ലളിതാംബികയുടെ മുഖത്തു നിന്നുണ്ടായി. കലകാക്ക്്‌ 
ഉത്പത്തിസ്ഥാനമായ മുഖമുള്ളവാം എന്നും വ്യാഖ്യാനം. സര്‍വജ്ഞാന 
രൂപിണി എന്ന? അര്‍ത്ഥം. 


ഓം കലാനാഥമുഖ്യൈ നമഃ 


9൭5 


ശ്രീലളിതാരതിശത? 


150. കചജിതാംബുദാ 


കചം കൊണ്ടു്‌ അംബുദങ്ങളെ ജയിച്ചവാം. കചം തലമുടി, അംബുദം 
കാര്‍മേഘം. കാര്‍മേഘം ഇരുണ്ട വര്‍ണ്ണമുള്ളതാണു്‌. കാര്‍മേഘങ്ങളെ 
കൃഷ്ണവര്‍ണ്ണം കൊണ്ടു തോല്‍പിച്ചുവഠം കറുത്തിരുണ്ട കേശഭാരമുള്ളവാം. 
കാര്‍മേഘം മഴക്കാലത്ത്‌ ആകാശമാകെ വ്യാപിക്കുന്നതും ഇടതൂര്‍ന്നതും 
ആയിരിക്കും. ദേവിയുടെ കേശഭാരം ഇടതൂര്‍ന്നതും കൃഷ്ണവര്‍ണ്ണമുള്ളതും 
ആണെന്നു നിര്‍ദ്ദേശിക്കുന്നു. 


മേഘമാര്‍ഗ്ഗത്തെക്കാഠം ഉയരത്തില്‍ വ്യാപിക്കുന്ന കേശഭാരമുള്ളവരം. 
വ്യോമകേശി, ആകാശം കേശഭാരമായുള്ളവരം എന്നും വ്യാഖ്യാനം. ഈ 
പക്ഷത്തില്‍ ദേവിയുടെ സ്ഥുലവിരാഡ്രൂപം നിര്‍ദ്ദേശിക്കപ്പെടുന്നു. 


ഓം കചജിതാംബുദായൈ നമഃ 


151. കടാക്ഷസ്യന്ദികരുണാ 


കരുണ പ്രവഹിക്കുന്ന കടാക്ഷത്തോടുകൂടിയവാഠം. തന്‍െറ സന്താന 
ങ്ങളായ എല്ലാ ചരാചരങ്ങളെയും കാരുണ്യപൂര്‍ണ്ണമായ കടാക്ഷവീക്ഷണം 
കൊണ്ടു പോറ്റുന്നവഠം. അജ്‌ ഞതകൊണ്ടോ അവിവേകം കൊണ്ടോ 
അപ്രാപ്തികൊണ്ടോ ചെയ്തുപോകുന്ന തെറ്റുകാം പൊറുത്ത്‌ അനുഗ്രഹി 
ക്കുന്നവാം. 


“കരുണാരസസാഗരാ' എന്നു ലളിതാസഹസ്രനാമം. 
ഓം കടാക്ഷസ്യന്ദികരുണായൈ നമഃ 


152. കപാലിപ്രാണനായികാ 


കപാലിയായ ശ്രീപരമേശ്വരന്‍െറ പ്രാണനായിക, ശ്രീ പാര്‍വതി. കപാലം 
കയ്യിലുള്ളവന്‍ കപാലി. കള്ളം പറഞ്ഞതിനുശിക്ഷയായി ശ്രീപരമേശ്വരന്‍ 
ബ്രഹ്മാവിന്‍െറ അഞ്ചു ശിരസ്സുകളില്‍ ഒന്നു ഛേദിച്ചുതായി പുരാണകഥ. 
മുറിച്ചെടുത്ത ബ്രഹ്മകപാലം ഈശ്വരന്‍െറ കയ്യില്‍ ഉള്ളതിനാല്‍ കപാലി 
എന്നു പേര്‌. ഭിക്ഷുവേഷത്തില്‍ ഈശ്വരന്‍ തലയോടും ഏന്തി 
ഭിക്ഷയെടുക്കുന്നതായും പുരാണങ്ങാം. കപാലിയുടെ പ്രാണേശ്വരി. 


ശിരസ്സിനെ രക്ഷിക്കുന്ന കട്ടിയുള്ള അസ്ഥിപേടകമാണു കപാലം. 
കപാലമുള്ളവന്‍ കപാലി. ഈ അര്‍ത്ഥത്തില്‍ ജീവിയെ കുറിക്കുന്നു. ജീവി 


റി 


ശ്രറലളിതായതിശത? 


ജീവിയായിത്തീരുന്നത്റ്‌ (്രാണങ്ങളുടെ പ്രവര്‍ത്തനം കൊണ്ടാണ്യ്‌. 
പ്രാണങ്ങം സ്വയം പ്രവര്‍ത്തിക്കുന്നില്ല. “” ന പ്രാണേന നാപാനേന മര്‍ത്യോ 
ജീവതി കശ്ചന. ഇതരേണ തു ജീവന്തി യസ്മിന്നേതാവുപാശ്രിത”” 
എന്നു കഠോപനിഷത്ത്‌. പ്രാണന്‍, അപാനന്‍ തുടങ്ങിയ വായുക്കളെ നിയ 
നത്രിക്കുന്നവാം എന്ന്‌ ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. ഹൃദയാന്തര്‍വര്‍ത്തിനി 
യായ പരമേശ്വരി. 


കാമേശ്വരനും കപാലിയുമായ ശിവന്റ്‌ നാശമില്ലാത്തത്റ്‌ ശ്രീ 
ലളിതാംബിക ദേവന്‍െറ പ്രാണനാഡി ആകയാലാണെന്നു ലളിതാസഹസ്ര 
നാമത്തില്‍ “കാമേശ്വരപ്രാണനാഡീ” എന്ന നാമം സ്ഥാപിക്കുന്നു. 


ഓം കപാലിപ്രാണനായികായൈ നമഃ 


153. കാരുണ്യവിഗ്രഹാ 


കരുണതന്നെ ശരീരംപൂണ്ടവാം 


““അരാലാ കേശേഷു പ്രകൃതിസരലാ മന്ദഹസിതേ 

ശിരിഷാഭാ ചിത്തേ ദൃഷദുപലശോഭാ കുചതടേ 

ഭൃശം തനഗ മഗ്യേ പൃഥുരുരസിജാരോഹവിഷയേ 

ജഗ്രത്താതും ശംഭോര്‍ജ്ജയത? കരുണാ കാചിദരുണാ”* 
(സന്ദര്യലഹര്‌ - 93) 


എന്ന ശ്ലോകത്തില്‍ ശ്രീ ശങ്കരഭഗവദ്പാദര്‍ ദേവിയെ ശംഭുവിന്‍െറ 
അരുണവര്‍ണ്ണയായ കാരുണ്യമായി വര്‍ണ്ണിക്കുന്നു. അതേ ശ്ലോകത്തില്‍ 
“ശിരീഷാഭാ ചിത്തേ” എന്നും ആചാര്യര്‍ പറയുന്നു. 


“അവ്യാജകരുണാമൂര്‍ത്തി” എന്നും “കരുണാരസസാഗരാ” എന്നും 
ലളിതാസഹസ്രനാമം. 


ദേവ്യുപാസകനു തെറ്റുകാം സാധാരണയായി പറ്റുകയില്ല. എങ്കിലും 
കര്‍മ്മഗതികൊണ്ടോ ആര്‍ജ്‌ ജിതവാസനകളുടെ ച്രേരണകൊണ്ടോ 
വിഷമങ്ങളോ ക്ലേശങ്ങളോ ധര്‍മ്മ്രഭരംശമോ ഉണ്ടാകാം. അവയെല്ലാം പൊറുത്ത്‌ 
അനുഗ്രഹിക്കുന്ന കരുണാമയിയാണു ദേവി. ശ്രീ ലളിതാംബിക ജഗദംബ 
യാണ്‌. മക്കഠംക്കു കാലിടറിയാല്‍ വാത്സല്യത്തോടെ പിടിച്ചെഴുന്നേല്‍പ്പിച്ചു്‌ 
ശുശ്രൂഷിച്ച ആശ്വസിപ്പിക്കുന്ന അമ്മ. 


ഓം കാരുണ്യവിഗ്രഹായൈ നമഃ 


97 


ശ്രവലളിതാത്രിശത? 


194. കാന്താ 


അത്യന്തമനോഹരമായ രൂപമുള്ളവഠം. ലോകാകര്‍ഷകമായ 
മദനഗോപാലരുപം ധരിച്ചവാം എന്നു ശാങ്കരഭാഷ്യം “കദാചിദാദ്യാ ലലിതാ 
പുംരൂപാ കൃഷ്ണവിഗ്രഹാ വംശീനാദവിനോദേന കരോതി വിവശം ജഗത്‌ 
(പുരുഷരുപത്തില്‍ ശ്രീകൃഷ്ണവിഗ്രഹം ധരിച്ച ലളിതാദേവി മുരളീനാദ 
വിനോദത്താല്‍ ജഗത്തിനെ വശീകരിക്കുന്നു) എന്ന്‌ ത്രിപുരാതാപനീയം. 


ഈ നാമം ലളിതാസഹൃസ്രനാമത്തിലുമുണ്ടു്‌. 


ഓം കാന്തായൈ നമുഃ- 


155. കാന്തിധൂതജപാവലിഃ 


സ്വശരീരകാന്തികൊണ്ടു്‌ ജപാപുഷ്പം തുടങ്ങിയവയുടെ കാന്തിയെ 
ഇല്ലാതാക്കുന്നവഠം. ചെമ്പരത്തിപ്പുവുപോലെ ചെമന്ന നിറമുള്ള ശരീര 
മുള്ളവരം. ലളിതാംബികയെ പാടലവര്‍ണ്ണത്തിലുള്ള സ്വരൂപത്തില്‍ 
ധ്യാനിക്കുന്നത്‌ സര്‍വാര്‍ത്ഥസിദ്ധിദമാണ്യ്‌. ദേവിയുടെ ധ്യാനശ്ലോകങ്ങളില്‍ 
പലതിലും സിന്ദുരാരുണവിഗ്രഹയായും അരുണയായും ജപാകുസുമഭാസുര 
യായും, ഉദൃദ്ഭാനുസഹ്രസാഭയായും വര്‍ണ്ണിച്ചു കാണാം. 


ദേവിയുടെ ശരീരകാന്തി ചെമ്പരത്തിപ്പുവുപോലെ ചെമന്ന 
നിറമുള്ളതാണ്‌; എന്നു പറഞ്ഞാല്‍ അരുണകാന്തി ചെമ്പരത്തിപ്പൂവിനു 
കൂടുതലാണെന്നു തോന്നും. “നഹി മഹന്തോ നീചൈരുപമീയന്തേ' എന്ന 
സാഹിതൃശാസ്ത്രവിധിപ്രകാരം ശ്രേഷാമായ ഒന്നിനെ മേന്മ കുറഞ്ഞതുമായി 
ഉപമിക്കുന്നതു സാരസൃഭംഗത്തിനു കാരണമാകുമെന്നതിനാല്‍ ദേവിയുടെ 
ശരീരകാന്തികൊണ്ടു്‌ ചെമ്പരത്തിപ്പുവിന്‍െറ കാന്തി പരാജിതമായതായി, 
നശിച്ചതായി, വര്‍ണ്ണിച്ചിരിക്കുന്നു. പാടലകാന്തിയുള്ള ശരീരമുള്ളവരം. 
സ്ഥുലരുപദ്ധ്യാനത്തിനുള്ള നാമം 


ഓം കാന്തിധുതജപാവല്്യൈെ നമഃ 


196. കലാലാപാ 


അവ്യക്രമധുരമായ ശബ്ദം കളം. കളമായ ആലാപനമുള്ളവാം 
കളാലാപ. ദേവിയുടെ ശബ്ദമാധുര്യം സൂചിപ്പിക്കുന്നു. 


ദ്ദ 


ശ്രാറലളിതായതിശത? 


““വിപഞ്ച്യാ ഗായന്ത? വിവിധമപദാനം പശുചതേ- 
സ്ത്വയാരബ്മേ വക്തും ചലിതശിരസാ സാമുവചനേ 
തദ?യൈര്‍മാശമുര്യൈരപലപിതത്രന്ത?കലരവാം 

നിജാം വീണാം വാണ്‌ നിചുലയത്‌ി ചോലേന നിഭ്ൃതം ”” 


(്സരന്ദര്യലഹരി .66) 


(അല്ലയോ ദേവീ പരമശിവന്‍െറ വിവിധങ്ങളായ അപദാനങ്ങളെ 
വീണയാല്‍ ഗാനം ചെയ്യുന്ന സരസ്വതീദേവി, നിന്തിരുവടി തലകുലുക്കി ആ 
ഗാനത്തെ പ്രശംസിക്കുമ്പോഠം അവിടുത്തെ ശബ്ദമാധുര്യത്താല്‍ 
അപലപിക്കപ്പെട്ട ശബ്ദമാധുര്യത്തോടുകൂടിയ തന്‍െറ വീണയെ 
നിശ്ശൂബ്ദമായി ഉറയ്ക്കുള്ളിലാക്കുന്നു). ദേവിയുടെ ശബ്ദം സരസ്വതീ 
ദേവിയുടെ കച്ഛപി എന്ന വീണയുടെ തന്ത്രീകളരവത്തെക്കാഠം 
മനോഹരമാണ്‌ എന്ന്റ്‌ ആശയം “നിജസല്ലാപമാധുര്യവിനിര്‍ഭത്സിത 
കച്ഛപീ”' എന്നു ലളിതാസഹസ്രനാമം. 


കലാവിദ്യകഠം ദേവിയുടെ ആലാപങ്ങളാണെന്നും കലകളാല്‍ 
ആലാപിക്കപ്പെടുന്നവളാണു ദേവി എന്നും വ്യാഖ്യാനഭേദം. കലകളിലെ 
ല്ലാമുള്ള ആഹ്ലാദിപ്പിക്കുന്ന അംശം ദേവീചൈതന്യമാണ്റ്‌. എല്ലാ കലകളും 
ശാസ്ത്രങ്ങളും വാഴ്ത്തുന്നത്‌ ദേവിയുടെ അപദാനങ്ങളാണ്‌െ്‌. 


ഈ നാമം ലളിതാസഹ്രസനാമത്തിലും ഉണ്ടു്‌. 


ഓം കലാലാപായൈ നമഃ 


157. കംബുകണ്ഠീ 


ശംഖം പോലെയുള്ള കഴുത്തുള്ളവഠം. ആകൃതിസാമ്യം കൊണ്ടും 
രേഖകളുള്ളതുകൊണ്ടും സുന്ദരികളായ സ്ത്രീകളുടെ കഴുത്തിനെ 
ശംഖുമായി ഉപമിക്കാറുണ്ടുട്‌. മന്ദ്രഗംഭീരമായ പ്രണവശബ്ദം പുറപ്പെടുവി 
ക്കുന്നതാണു ശംഖം. ദേവിയുടെ കണ്ഠത്തില്‍നിന്നു വൈഖരീരുപത്തില്‍ 
പ്രണവം ഉണ്ടായി എന്നും സൂചന. 


ഓം കംബുകണ്ഠ്യൈ നമഃ 
158. കരനിര്‍ജിതപല്ലവാ 
കൈകളുടെ മാര്‍ദ്ദവം, ഭംഗി എന്നിവകൊണ്ട്‌ പല്ലവങ്ങളെ 


തോലല്‍പിക്കുന്നവാം. പല്ലവം ഇളംതളിര്‌, വൃക്ഷത്തിന്‍െറ അവയവങ്ങളില്‍ 


99 


ശ്രീലളിതാധ്രിശത? 


പൂക്കളൊഴികെ മറ്റൊന്നിനും തളിരിന്‍െറ ഭംഗിയും മാര്‍ദ്ദവവും ഇല്ല. 
തളിരുകളോട്ട്‌; ദേവിയുടെ കൈകളെ ഉപമിച്ചാല്‍ തളിരുകാംക്കു മേന്മ 
കൂടുതലെന്നു വരും. അഴകും മാര്‍ദ്ദവവും കൊണ്ട്‌ കരങ്ങാം പല്ലവങ്ങളെ 
തോല്‍പിച്ചു എന്നു പറയുമ്പോംം കൈകാക്കു ഗുണാധിക്യം വ്യംഗ്യം. 


ഓം കരനിര്‍ജിതപല്ലവായൈ നമഃ 


159. കല്‍പവല്ലീസമഭുജാ 


ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്ന ദിവ്യലതയാണു്‌ കല്പവല്ലി. 
സ്ത്രീകളുടെ കൈകളുടെ സൌന്ദര്യം കുറിക്കാന്‍ ലതയോടുപമിക്കുന്നതയു്‌ 
കവിസങ്കേതം. കല്പവല്ലിയെന്നപോലെ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം ദാനം 
ചെയുന്ന ഭുജങ്ങാം ഉള്ളവാം. “സര്‍വാര്‍ത്ഥദാത്രീ' എന്ന ലളിതാസഹൃസ്രനാ 
മത്തിലെ നാമം ഈ അര്‍ത്ഥം സൂചിപ്പിക്കുന്നു. സ്ഥൂലരൂപവര്‍ണ്ണനയോടൊപ്പം 
വിഭൂതികളും സൂചിപ്പിക്കുന്നു നാമം. 


ഓം കല്പവല്ലീസമടദുജായൈ നമഃ 


160. കസ്തൂരീതിലകാഞ്ചിതാ 


കസ്തൂരികൊണ്ടുള്ളതിലകം അണിഞ്ഞവാം. സ്ഥൂലരൂപവര്‍ണ്ണന 
യില്‍പ്പെട്ട നാമം. കസ്തൂരി സുഗന്ധത്തിന്‍െറ പ്രതീകമാണ്‌. സുഗന്ധം 
കീര്‍ത്തിയുടെയും. ;ശീലളിതാംബികയുടെ കീര്‍ത്തി ലോകാന്തരത്തില്‍ 
വ്യാപിക്കുന്നതും കാലാതിവര്‍ത്തിയുമാണെന്നു സൂചന. 


ഓം കസ്തൂരീതിലകാഞ്ചിതായൈ നമഃ 


പഞ്ചദശാക്ഷരീമ്രന്തത്തിനെറ എട്ടാമത്തെ അക്ഷരഛായ' 'ക കൊണ്ടു 
തുടങ്ങുന്ന ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. ഒമ്പതാമത്തെ അക്ഷരമായ 
“ഹ” കൊണ്ടു തുടങ്ങുന്ന നാമങ്ങഠം ആരംഭിക്കുന്നു. 


161. ഹകാരാര്‍ഥാ 


പഞ്ചദശാക്ഷരീമന്ത്രത്തിന്‍െറ ഒമ്പതാമത്തെ അക്ഷരമായ ഹകാര 
ത്തിന്‍െറ അര്‍ത്ഥമായവാം. ഹകാരത്തിന്‍െറ അര്‍ത്ഥവ്യാപ്തി “ഹകാരരുപാ' 
എന്ന 101-ാം നാമത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ പറഞ്ഞു. പ്രകൃതത്തില്‍ 
ഹകാരത്തെ ആകാശബീജമായി ശാങ്കരഭാഷ്യം വ്യഖ്യാനിക്കുന്നു. 
ആകാശരുപത്തില്‍ ഉത്പത്തി, നാമം, രൂപം എന്നിവയില്ലാതെ സര്‍വവ്യാപി 


100 


ശ്രാീലളിതാധശതിശത? 


ആയി വര്‍ത്തിക്കുന്ന ചൈതന്യം. 
101-ാം നാമത്തില്‍ ഹകാരത്തിനു പറഞ്ഞ മറ്റര്‍ത്ഥങ്ങളും യോജിക്കും 


ഓം ഹകാരാര്‍ഥായൈ നമഃ 


162. ഹംസഗതിഃ 


ഹംസത്തെപ്പോലെ നടക്കുന്നവാം. സുന്ദരികളായ സ്ത്രീകളുടെ 
നടത്തയെ ഹംസത്തിന്‍െറ നടത്തയുമായി ഉപമിക്കുന്നത്‌ കവിസങ്കേതം. 


“പദന്യാസ്ക്രീഡാപരിചയമിവാരബ്ധുമനസഃ 
സ്ഖലന്തസ്തേ ഖേലം ഭവനകലഹംസാ ന ജഹത? 
അതസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജി?രരണിത.-- 
ച്ഛലാദാചക്ഷാണാം ചരണകമലം ചാരുചരിതേ "” 
(സൂന്ദര്യലഹത്‌. 97? 


(മനോഹരമായ ചലനത്തോടുകൂടിയ അല്ലയോ ദേവീ, നിന്തിരു 
വടിയുടെ ഭവനത്തില്‍ വളര്‍ത്തപ്പെടുന്ന കളഹംസങ്ങരം നടത്ത അഭ്യസി 
ക്കുന്നിനുവേണ്ടി ഇടറുന്ന പാദങ്ങളോടെ നിന്തിരുവടിയുടെ സവിലാ 
സഗതിയെ സദാ പിന്തുടരുന്നു. നിന്തിരുവടിയുടെ ഈ ചരണകമലം 
മണിമഞ്ജീരരണിതം എന്ന വ്യാജേന കളഹംസങ്ങളെ നടത്ത അഭ്ൃസി 
പ്പിക്കുന്നുവോ എന്നു തോന്നുന്നു) എന്നു ശങ്കരഭഗവത്പാദര്‍ സൌന്ദര്ൃയലഹ 
രിയിൽ ദേവിയുടെ ഹംസഗതിയെ ആലങ്കാരികമായി അവതരിപ്പിക്കുന്നു. 


യതികളില്‍ ഒരു വിഭാഗത്തിന്‌ “ഹംസര്‍' എന്നു പേരു. ഹംസപദവി 
നേടിയ യോഗികളുടെ യോഗചര്യ ദേവീരുപമാകയാലും അവരുടെ 
അന്തിമലക്ഷ്യം ദേവീസായുജ്യമാകയാലും ലളിതാംബികയ്ക്കുു “ഹംസഗതി” 
എന്നു പേരു. 


ഹംസശബ്ദത്തിന്റ്‌ ജീവാത്മാവ്‌ എന്നും അര്‍ത്ഥം. ജീവാത്മാ 
രൂപത്തില്‍ പ്രാണികളില്‍ വര്‍ത്തിക്കുന്നവഠം എന്നും ജീവാത്മാക്കളാല്‍ 
പ്രാപിക്കപ്പെടുന്നവഠം എന്നും ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. 


അജപാഗായത്രീമന്ത്രത്തിനു ഹംസമന്ത്രം എന്നും പേര്‌. ശ്വാസോ 
ച്ഛ്വാസ്പ്രകിയയുമായി ബന്ധപ്പെട്ടു “ഹകാരരുപത്തില്‍ ഉച്ഛ്വസിക്ക 
പ്പെടുകയും “സ'കാരരൂപത്തില്‍ ശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന അജപാ 
മ്ര്രഗതി സ്വരൂപമായവാം. (ഇതിനെക്കുറിച്ച്റ്‌ കൂടുതല്‍ ഗുരുമുഖത്തുനിന്നും 


101 


ശ്രാലളിതാൃതിശത? 


അറിയേണ്ടതാണ്‌. 


ഹംസശബ്ദത്തിന്റ്‌ ബ്രഹ്മാവ്‌, വിഷ്ണു, ശിവന്‍, സൂര്യന്‍ എന്നീ 
അര്‍ത്ഥങ്ങളുമുണ്ടു്‌. പ്രപഞ്ചനിയാമകരായ ഈ ദേവന്മാരുടെ പ്രവര്‍ത്തനഗതി 
നിയന്ത്രിക്കുന്നവളാകയാലും ഇവരുടെ അന്ത്യലക്ഷ്യം ലളിതാംബിക തന്നെ 
ആകയാലും “ഹംസഗതി' എന്നു ദേവിക്കു പേര്‌. 


ഓം ഹംസഗതത്യയെ നമഃ 


163. ഹാടകാദരണോജ്ജ്വലാ 


ഹാടകം സ്വര്‍ണ്ണം. സ്വര്‍ണ്ണാഭരണങ്ങഠംകൊണ്ടു ശോഭിക്കുന്നവാം. 
സ്ഥുലരുപവര്‍ണ്ണനയില്‍പ്പെട്ട നാമം. “താരാകാന്തി തിരസ്കാരി നാസാഭരണ 
ഭാസുരാ, കാമേശബദ്ധമാംഗല്യസുത്രശോഭിതകന്ധരാ, കനകാംഗദകേയൂര 
കമനീയഭുജാമ്പിതാ, രത്നകിങ്കിണികാരമ്യദശനാദാമഭൂഷിതാ,ശിഞ്ജാനമണി 
മഞ്ജീരമണ്ഡിതശ്രീപദാംബുജാ, സര്‍വാഭരണഭൂഷിതാ”” തുടങ്ങി പല 
നാമങ്ങാഠം കൊണ്ട്‌ ലളിതാസഹസ്രനാമം ദേവിയുടെ ആഭരണങ്ങളണിഞ്ഞ 
രൂപം വര്‍ണ്ണിക്കുന്നു. 


വിധവകളായ സ്ത്രീകാം ആഭരണങ്ങാം അണിയാറില്ല. മംഗലസൂത്ര 
ത്തോടൊപ്പമാണ; ഹാടകാഭരണങ്ങാംക്കുസ്ഥാനം എന്നതു കൊണ്ടു സദാ 
സുമംഗലി ആയവാം എന്നു സൂചന. സുമംഗലികളായ എല്ലാ സ്ത്രീകളും 
ദേവീരുപമാണെന്നും വ്യാഖ്യാനം. 


ഹാടകം സുവര്‍ണ്ണരൂപമായ (ബഹ്മാണ്ഡത്തെയും കുറിക്കുന്നു. 
ബ്രഹ്മാണ്ഡത്തിനു ആഭരണമായവാം എന്നും ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളെ 
ആഭരണമാക്കിയവാം എന്നും ഈ പക്ഷത്തില്‍ വ്യാഖ്യാനം. 


ഓം ഹാടകാദരണോജ്ജ്വലായൈ നമഃ 


164. ഹാരഹാരികുചാഭോഗാ 


ഹാരങ്ങളെ ഹരിക്കുന്ന കുചാഭോഗത്തോടുകൂടിയവഠം. ഹാരങ്ങളാല്‍ 
അലങ്കരിക്കപ്പെട്ട കുചമണ്ഡലഭംഗിയുള്ളവഠം. ഈ അര്‍ത്ഥത്തില്‍ മുന്‍ 
നാമത്തിന്‍െറ തുടര്‍ച്ചയായി കാണണം. പല തരത്തിലുള്ള ദിവ്ൃഹാരങ്ങഠം 
അണിഞ്ഞവാം. 


“ഹാരം” എന്നതിന്റ്‌ ഹരനെ സംബന്ധിച്ചത്‌ എന്നും അര്‍ത്ഥം. ഹരന്‍ 


102. 


ശ്രാലളിതാ്തിശത? 


യോഗീശ്വരേശ്വനും കാമനെ ദഹിപ്പിച്ചവനും ആണ്‌. ഹരന്‍െറ ഇന്ദ്രിയജയം, 
കാമമില്ലായ്മ തുടങ്ങിയ സവിശേഷഗുണങ്ങളെ ദേവിയുടെ കുചാഭോഗം - 
മുലകളുടെ വലിപ്പവും ഭംഗിയും-- ഹരിച്ചു. കാമേശ്വരനായി, സദാ 
ദേവീസഹിതനായി, അര്‍ദ്ധനാരീശ്വരനായിത്തീര്‍ന്നു. എന്നു മാത്രമല്ല ശക്തി 
സഹിതനായല്ലാതെ സ്പന്ദിക്കാന്‍ പോലും ഭഗവാനു കഴിവില്ലാതെയുമായി. 
ദേവിയുടെ സൌന്ദര്യമാണ്‌ ഇതിനു കാരണമെന്നതിനാല്‍ 'ഹാരഹാരി'യായി 
ദേവിയുടെ കുചാഭോഗത്തെ അവതരിപ്പിക്കുന്നു. 


ഓം ഹാരഹാരികുചാഭോഗായൈ നമഃ 


165. ഹാകിനീ 

“ഹാകിനി” ദേവീമൂര്‍ത്തികളില്‍ ഒന്നാണ്‌. “ഹാക്‌ ഛേദേ' എന്ന 
ധാതുപാഠപ്രകാരം ഛേദിക്കുന്നവാം എന്നു പദാര്‍ത്ഥം. ജനനമരണരൂപമായ 
സംസാരബന്ധത്തെ ഛേദിക്കുന്നവാം, സ്വഭക്തരുടെ ദുഃഖങ്ങളെ 
മുറിച്ചുകളയുന്നവാം എന്നു നാമം സൂചിപ്പിക്കുന്നു. 

ആജ്്‌ഞാച്ചക്രത്തില്‍ ലളിതാംബിക ഹാകിനീരുപത്തില്‍ വിരാജി 
ച്ചരുളുന്നു. 

“ആജ്ഞാച്ചക്രാബ്ജനിലയാ ശുക്ലവര്‍ണാ ഷഡാനനാ 

മജ്ജാസംസ്ഥാ ഹംസവതീമുഖ്യശക്തിസമന്പിതാ 

ഹരിദ്രാന്നൈകരസികാ ഹാകിനീരുപധാരിണീ”” 

എന്ന്‌്‌ ലളിതാസഹ്രസനാമം. 


“(്രുമധ്യേ ബിന്ദുപദ്മേ ദലയുഗകലിതേ ശുക്ലവര്‍ണാം കരാബ്ജൈര്‍ 
ബിര്രാണാം ജ്ഞാനമുദ്രാം ഡമരുകമമലാമക്ഷമാലാം കപാലം 
ഷഡ്ച്രകാധാരമധ്യാം ശ്തിനയനലസിതാം ഹംസവത്യാദിയുക്താം 
ഹാരിദ്രാന്നൈകസക്താം സകലസുഖകര?ം ഹാകിനീം ഭാവയാമ?” 
എന്നു ഹാകിനീധ്യാനം 


ഓം ഹാകിന്്യൈ നമഃ 


166. ഹല്യവര്‍ജിതാ 


ഹല്യം ഒഴിവാക്കിയവാം. ഹല്യത്തിന്റ്‌ വൈരൂപ്യം എന്ന; പ്രസിദ്ധമായ 
അര്‍ത്ഥം. വൈരുൂപ്യമില്ലാത്തവഠം, രൂപവതി, സര്‍വാംഗസുന്ദരി. 
സ്വഭാവത്തിനുള്ള വൈരുപ്യമെന്നനിലയില്‍ “കാപട്യം' എന്നും അര്‍ത്ഥം. ഈ 


103 


ശ്രാലളിതാധ്രിശത? 


പക്ഷത്തില്‍ കപടമില്ലാത്തവാം. 


ഹലം കലപ്പ. കലപ്പയുമായി ബന്ധപ്പെട്ടതു ഹല്യം. ഈ അര്‍ത്ഥത്തില്‍ 
കൃഷി തുടങ്ങിയ എല്ലാ വ്യാപാരങ്ങളെയും കുറിക്കുന്നതായി ശാങ്കരഭാഷ്യം. 
ഒരു വ്യാപാരവും ഇല്ലാത്തവഠം കാമാദികളായ വികാരങ്ങളില്ലാതെ ശുദ്ധ 
ജ്ഞാനരൂപത്തില്‍ വര്‍ത്തിക്കുന്നവാം. 


ഓം ഹല്യവര്‍ജിതായൈ നമഃ 


167. ഹരിത്പതിസമാരാധ്യാ 


ഹരിത്പതികളാല്‍ ആരാധ്യയായവാം. ഹരിത്‌ എന്നതിന്‌ ദിക്ക്‌ 
എന്നര്‍ത്ഥം. ഇന്ദ്രാദികളായ ദിഗ്‌ ദേവന്മാര്‍ ഹരിത്‌ പതികാം. ലോക 
പാലന്മാരായ ഇന്ദ്രാദികളാല്‍ സമാരാധ്യആയവാം. ഇന്ദ്രാദികളെ 
നിയമിക്കുകയും നിയന്ത്രിക്കുകയും അവര്‍ക്കു ശക്തി നല്‍കുകയും 
ചെയ്യുന്നവാം. 


ഓം ഹരിത്പതിസമാരാധ്യായൈ നമഃ 


168. ഹഠാത്കാരഹതാസുരാ 


ഹഠാത്കാരം കൊണ്ടു്‌ അസുരന്മാരെ കൊന്നവാം. ഹഠാത്കാരം 
എന്നതിന്‌ ബലപ്രയോഗം എന്നും പൊടുന്നനവെ പ്രദര്‍ശിപ്പിക്കുന്ന വേഗം 
എന്നും അര്‍ത്ഥം. തുല്യബലമുള്ളവര്‍ തമ്മിലുള്ള ഏറ്റുമുട്ടല്‍ കുറെസമയം 
തുടരും. ഇവിടെ ദേവിയുടെ പരാക്രമത്തിനും ശക്തിക്കും എതിരെ നില്ക്കാന്‍ 
അസുരന്മാര്‍ക്കു കഴിവില്ല എന്നു സൂചന. തങ്ങളെക്കാഠം ബലം കുറഞ്ഞവരെ 
ഉപദ്രവിക്കാന്‍ അവര്‍ ശക്തരാണെന്നേയുള്ളു. ഇച്ഛാമാത്രം കൊണ്ടു്‌ 
അസുരരെ നശിപ്പിക്കുന്നവാം. 


ഓം ഹഠാത്കാരഹതാസുരായൈ നമഃ 
169. ഹര്‍ഷ്പ്രദാ 


ഹര്‍ഷത്തെ കൊടുക്കുന്നവാം. തുഷ്ടിയുടെ ബാഹ്യചേഷ്ടയാണു 
ഹര്‍ഷം. മുഖപ്രസാദം, രോമാഞ്ചം, ഉത്സാഹം, ചടുലമായ വാക്കു എന്നിവ 
ഫഹര്‍ഷത്തിന്‍െറ ശാരീരികപ്രതികരണങ്ങാം. ആനന്ദം നല്‍കുന്നവഠം എന്നു 
നാമത്തിനര്‍ത്ഥം. 


ഹര്‍ഷത്തെ പ്രകര്‍ഷേണ ഖണ്ഡിക്കുന്നവരം എന്നും വ്യാഖ്യാനം. ധനം, 
കുടുംബബന്ധങ്ങാം, ജയം, വീര്യം, കീര്‍ത്തി തുടങ്ങി ഭാതികജീവിതത്തില്‍ 


104 


ശ്രാലളിതാത്രിശത? 


ആഹ്ലാദകരങ്ങളായവജെല്ലാം തുടര്‍ന്ന്‌ ദുഃഖവും ക്ലേശവും ഉണ്ടാക്കുന്നവയും 
കര്‍മ്മബന്ധമായും വാസനയായും ജന്മാന്തരങ്ങളിലേയ്ക്കു വ്യാപിക്കു 
ന്നവയും ആണ്ട്‌. അത്തരം ആനന്ദം നിഷേധിക്കാതെതന്നെ അവയുടെ 
നേര്‍ക്കുള്ള ആഭിമുഖ്യം നശിപ്പിച്ച്റ്‌ ശാശ്വതമായ ആനന്ദത്തിലേയ്ക്കു 
നയിക്കുന്നവരം. 


ഓം ഹര്‍ഷചപ്രദായൈ നമഃ 


170. ഹവിര്‍ഭോക്ത്രീ 


ഹവിസ്സിനെ ഭുജിക്കുന്നവഠം. യാഗത്തില്‍ ദേവതകളെ തൃപ്തിപ്പെടു 
ത്താനായി യാഗാഗ്നിയില്‍ അര്‍പ്പിക്കപ്പെടുന്ന ദ്രവ്യമാണ്‌ ഹവിസ്സ്‌. അഗ്നി 
അതു സ്വീകരിച്ച്‌ സ്വാഹാമുഖേന ദേവന്മാര്‍ക്കു നല്‍കുന്നു. ഏതു ദേവനെ 
ഉദ്ദേശിച്ച്‌ ഹവിസ്സര്‍പ്പിച്ചാലും അതു സ്വീകരിക്കുന്നത്‌ ലളിതാംബികയാണ്‌. 
ദേവശക്തികാം ജഗദംബയുടെ വിഭൂതികാം മാത്രമാണല്ലോ. 


“ഹവിസ്സ്റ്‌' എന്ന പദം യാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഭക്തന്മാര്‍ 
പൂജകളില്‍ നിവേദിക്കുന്ന പഴങ്ങഠം, പായസം, അന്നം, പലഹാരങ്ങാം 
എന്നിവയെയും കുറിക്കുന്നു. ഭക്തിപൂര്‍വ്വം അര്‍പ്പിക്കപ്പെടുന്നതെന്തും അമ്മ 
സ്വീകരിക്കും. അതുകൊണ്ടു തൃപ്തയാകുകയും ചെയ്യും. 


ഓം ഹവിര്‍ഭോക്ത്ര്യ നമഃ 


171. ഹാര്‍ദസന്തമസാപഹാ 


ഹൃദയത്തിലുള്ള ഇരുട്ടിനെ നശിപ്പിക്കുന്നവരം. അന്ധകാരം 
അജ്‌ ഞാനത്തിന്‍െറ പ്രതീകമാണ്‌, വെളിച്ചം ജ്‌ ഞാനത്തിന്‍െറയും. 
പ്രാണികാംക്കു ദുഃഖമുണ്ടാകുന്നത്റ്‌ അജ്ഞാനം മുലമാണ്യ്‌. ഹൃദയത്തില്‍ 
ജ്‌ ഞാനത്തിന്‍െറ ഒളി പരക്കാത്തിടത്തോളം ഭക്തരായാലും ദുഃഖം 
അനുഭവിക്കേണ്ടി വരും. താപ്രതയങ്ങളില്‍ നിന്നു മോചനം ലഭിക്കണമെങ്കില്‍ 
ഉള്ളിലുള്ള അജ്ഞാനം നശിക്കണം. ജ്ഞാനരൂപമായ വെളിച്ചം മനസ്സില്‍ 
പരക്കണം. ഇരുട്ടകറ്റാന്‍ സൂര്യന്‍െറ ഒരു കിരണം മതിയാകും. ഹൃദയത്തിലെ 
തമസ്സകറ്റാന്‍ ജ്ഞാനസൂര്യന്‍െറ ഒരു കിരണം മതി. ദേവീസ്മരണയുള്ള 
ഭക്തന്‍െറ ഹൃദയത്തില്‍ ദേവി ഇളകൊള്ളും. സര്‍വജ്ഞാനസ്വരുപിണിയായ 
ലളിതാംബിക കുടി കൊള്ളുന്ന ഹൃദയത്തില്‍ അജ്ഞാനതമസ്സറു്‌ 
ഉണ്ടാകുകയില്ല. പിന്നെ ദുഃഖമില്ല, ദുഃഖഹേതുക്കളുമില്ല. ഭക്തരുടെ 


105 


ശ്രാലളിതാ(്രിശത? 


ഹൃദയത്തിലെ അജ്‌ ഞാനമകറ്റി അവര്‍ക്കു ശാശ്വതമായ ആനന്ദം 
അരുളുന്നവാം. 


*മച്ചിത്താ മദ്ഗത്രപാണാ ബോശമയന്തഃ പരസ്പരം 
കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തിച 
തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിചുര്വകം 
ദദാമ? ബുദ്ധിയോഗം തം യേന മാമുപയാന്ത്‌ തേ 
തേഷാമേവാനുകമ്പാരിത്ഥമഹമജ്ഞാനജം തമഃ? 
നാശയാമ്യാത്മഭാവസ്‌ഥോ ജ്ഞാനദിപേന ഭാസ്വതാ”” 


(ഭഗവദ്ഗ?ത. 70 - 9- 77) 


(എന്നില്‍ മനസ്സര്‍പ്പിക്കുന്നവരും ജീവനെ എന്നില്‍ സമര്‍പ്പിക്കുന്നവരും 
എന്‍െറ മാഹാത്മ്യങ്ങാം പരസ്പരം ബോധിപ്പിക്കുന്നവരും സന്തോഷി 
ക്കുകയും രമിക്കുകയും ചെയുന്നു. പ്രേമത്തോടെ എന്നെ ഭജിക്കുകയും 
സമാധിസ്ഥമായ ചിത്തത്തോടെ കഴിയുകയും ചെയുന്നവര്‍ക്ക്‌ ഞാന്‍ എന്നെ 
പ്രാപിക്കാന്‍ ഉതകുന്ന ജ്ഞാനരൂപമായ ബുദ്ധിധയാഗം കൊടുക്കുന്നു. എന്നെ 
ആശ്രയിക്കുന്ന അവരെ ദയാപൂര്‍വ്വം അനുഗ്രഹിക്കുന്നതിനായി ഞാന്‍ 
അവരുടെ അന്തഃകരണത്തില്‍ പ്രകാശിച്ച്‌ ജ്ഞാനമാകുന്ന ദീപത്തിന്‍െറ 
പ്രകാശം കൊണ്ട്ട്‌ അജ്ഞാനജമായ തമസ്സിനെ നശിപ്പിക്കുന്നു) എന്നു 
ഗീതയില്‍ ഭഗവാന്‍ അരുളിച്ചെയുന്നു. 


ഇപ്രകാരം ജ്ഞാനപ്രകാശം ഹൃദയത്തിലുണ്ടാകുമ്പോഠം അഹംബുദ്ധി 
നശിക്കും. മഹാവാക്യങ്ങാം പ്രതിപാദിക്കുന്ന “അഹം ബ്രഹ്മ' എന്ന ബോധം 
ഉണ്ടാകും. ബ്രഹ്മാത്മൈക്യം പ്രദാനം ചെയുന്നവാം എന്നു നാമത്തിനര്‍ത്ഥം. 


ലളിതാസഹ്സസനാമത്തില്‍ “നഖദീധിതിസംഛന്നനമജ്ജനതമോ 
ഗുണാ, ഭക്തഹാര്‍ദദതമോഭേദഭാനുമദ്ഭാനുസന്തതി” എന്ന നാമങ്ങാം ഈ 
ആശയം ഉംക്കൊള്ളുന്നു. 


ഓം ഹാര്‍ദസന്തമസാപഹായൈ നമഃ 


172. ഹല്ലീസലാസ്യസന്തുഷ്ടാ 


ഹല്ലീസം എന്ന ലാസ്യത്തില്‍ സന്തോഷിക്കുന്നവാം. നിറം പിടിപ്പിച്ച 
കോലുകാം തമ്മില്‍ തട്ടിച്ച്‌ പാട്ടുപാടി ഏകതാളത്തില്‍ പെണ്‍കുട്ടികഠം 
നടത്തുന്ന ഒരുതരം നൃത്തമാണ്‌ ഹല്ലീസം. കുമാരിമാരുടെ കോലടിക്കളികണ്ടു 


106 


ശ്രാലളിതാത്രിശത? 


സന്തോഷിക്കുന്നവാം. 


ഒരു പ്രത്യേക നൃത്തത്തിന്‍െറ കാര്യം എടുത്തുപറഞ്ഞുവെങ്കിലും 
എല്ലാത്തരം നൃത്തങ്ങളും ഗീതങ്ങളും കലകളും ഇഷ്ടപ്പെടുന്നവഠം എന്നു 
മനസ്സിലാക്കണം. ലളിതാംബികയെ “കലാവതിയും കലാത്മികയും 
കലാനാഥയും കാവ്യാലാപവിനോദിനിയും കലാമാലയും രസജ്ഞയും' ആയി 
ലളിതാസഹസ്രനാമം കീര്‍ത്തിക്കുന്നു. 


ഓം ഹല്ലീസലാസ്യസന്തുഷ്ടായൈ നമഃ 


173. ഹംസമന്ത്രാര്‍ഥരൂപിണീ 


ഹംസമന്ത്രത്തിന്‍െറ അര്‍ത്ഥം സ്വരൂപമായവാം. ഹംസന്മാരാല്‍ 
യോഗികളാല്‍ -- ജപിക്കപ്പെടുന്ന മന്ത്രം ഹംസമന്ത്രം എന്ന്‌ ഒരു വ്യാഖ്യാനം. 
ഈ അര്‍ത്ഥത്തില്‍ പ്രണവമാണ്ട്‌ ഹംസമന്ത്രം. പ്രണവമന്ത്രം ബ്രഹ്മാവിഷ്ണു 
മഹേശ്വരന്മാരെയും സര്‍വപ്രപഞ്ചശക്തികളെയും കുറിക്കുന്നു. എല്ലാ 
ദേവന്മാരും പ്രപഞ്ചശക്തികളും ദേവീസ്വരുപമാണെന്നു്‌ അര്‍ത്ഥം. 


അജപാമ്ര്ത്രമെന്നും “ഹംസമന്ത്ര'ത്തിന്റ്‌ അര്‍ത്ഥം. “ഹം” “സ' എന്നു 
രണ്ടക്ഷരങ്ങഠം ഘടകങ്ങളായുള്ള ഈ മന്ത്രം ശ്വാസോച്ഛ്വാസരുപത്തില്‍ 
പ്രവര്‍ത്തിക്കുന്നു. അത്യന്തം ഗുഹ്യമായ ഈ മന്ത്രത്തെക്കുറിച്ച[ ഗുരുമുഖത്തു 
നിന്നറിയേണ്ടതാണ്്‌. പ്രപഞ്ചബന്ധമില്ലാത്തതും നിതൃശുദ്ധവും നിത്യ 
മുക്തവും സച്ചിദാനന്ദരുപവുമായ പരാശക്തിയാണ്‌്‌ ഹംസമന്ത്രത്തിന്‍െറ 
അര്‍ത്ഥം. ആ അര്‍ത്ഥം രൂപമായുള്ളവാം. 


ഓം ഹംസമന്ത്രാര്‍ഥരൂപിണ്യൈ നമഃ 


174. ഹാനോപാദാനനിര്‍മുക്താ 


ഹാനവും ഉപാദാനവും ഇല്ലാത്തവാം. ഉപേക്ഷിക്കലാണ്‌ ഹാനം. 
സ്വീകരിക്കല്‍ ഉപാദാനം. ലളിതാംബികയുടെ വിഭുതികളാണ്്‌ ബ്രഹ്മാണ്ഡ 
കോടികളും അവയിലുള്ള സര്‍വചരാചരങ്ങളും. അവയെയെല്ലാം ദേവി സദാ 
പരിരക്ഷിക്കുന്നു. ഒന്നിനെയും ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. നല്ലതും 
ചീത്തയും എന്ന ഭേദസങ്കല്പം ഭാതികജീവിതത്തില്‍ മനുഷ്യന്‍ 
ഉണ്ടാക്കുന്നതാണ്‌. മനുഷ്യനും മറ്റുജീവികരംക്കും സ്വീകാര്യവും 
അസ്ഥീകാര്യവും ആയ്‌ പലതുമുണ്ട്‌. ജഗജ്ജനനിയായ ലളിതാംബികയ്ക്കു്‌ 
ഉപേക്ഷിക്കപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ല. 


107 


ശ്രാലളിതാത്രിശത? 


ദേവി സ്വയം പൂര്‍ണ്ണയാകയാല്‍ നിരീഹയാണ്ഠു. ഇല്ലാത്തതിന്‍െറ 
നേര്‍ക്കാണ്‌ ആഗ്രഹമുണ്ടാകുന്നത്്‌. ആഗ്രഹിക്കുന്നവയാണ്‌്‌ സ്ഥീകാര്യ 
മാകുന്നത്‌. ദേവിക്കു സ്വീകരിക്കപ്പെടാന്‍ യോഗ്യമായി ഒന്നും തന്നെ 
ഇല്ലാത്തതുകൊണ്ട്‌ ഉപാദാനനിര്‍മ്മുക്തയുമാണ്്‌. 


ഭക്തന്മാര്‍ ആത്മസമര്‍പ്പണത്തിന്‍െറ പ്രതീകമായി ദേവിക്കു 
അര്‍പ്പിക്കുന്ന നിസ്സാരവസ്തുക്കളെയും കൂടി ദേവി സന്തോഷത്തോടെ 
സ്വീകരിക്കും. ദേവിക്ക്‌ അവ ആവശ്യമായതുകൊണ്ടല്ല തന്‍െറ സന്താന 
ങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യംകൊണ്ടുു്‌. 


“പ്രതം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി 
തദഹം ഭക്ത്യുപഹ്യ'തമശ്നാമി പ്രയതാത്മനഃ? 


(ഭക്തിയോടുകൂടി സമർര്‍പ്പിക്കപ്പെടുന്ന ഇല, പൂവ്‌, പഴം, വെള്ളം 
തുടങ്ങിയവയെ ഞാന്‍ ഭുജിക്കുന്നു). എന്ന്‌ ഗീതയില്‍ ശ്രീകൃഷ്ണഭഗവാന്‍ 
അരുളിചെയുന്നു. ഹാനോപദാനനിര്‍മ്മുക് തയാണെങ്കിലും നമ്മുടെ 
ഉപഹാരങ്ങാം മാതൃവാത്സല്യം കൊണ്ടു ദേവി സ്വീകരിക്കും. 


പരപ്രഹ്മസ്വരൂപിണിയാണ്ടറ്‌ ലളിതാംബിക. ““അപ്രാണോഹ്യമനാഃശു 
ഭ്ര” എന്ന്‌ മുണ്ഡകോപനിഷത്തിലും 'അകായം' എന്നു്‌ ഈശാവാസ്യത്തിലും 
““അശരീരം വാവ സന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ എന്നു്‌ ഛാന്ദോകൃത്തി 
ലും വിവരിക്കുന്ന ബ്രഹ്മത്തിനു ശരീരവും മനസ്സും അന്തഃകരണങ്ങളും ഇല്ല. 
അതുകൊണ്ടുതന്നെ സ്വീകരിക്കപ്പെടാവുന്നതായി ഒന്നുമില്ല. അതിനാലും 
ഹാനോപദാനനിര്‍മുക്തയാണു ദേവി. ലളിതാസഹസ്രനാമത്തില്‍ 'ഹേയോ' 
പാദേയവര്‍ജിതാ” എന്ന നാമത്തിലും ഇതേ ആശയം സൂചിപ്പിക്കുന്നു. 


ഓം ഹാനോപാദാനനിര്‍മുക്തായൈ നമഃ 


175. ഹര്‍ഷിണീ 


സന്തോഷിക്കുന്നവരം, സന്തോഷിപ്പിക്കുന്നവഠം. ഭക്തജനങ്ങളുടെ 
ഭക്‌ തിജ്‌ ഞാനവൈരാഗ്യാദിഗുണങ്ങടം കണ്ടു സന്തോഷിക്കുന്നവഠം. 
പ്രപഞ്ചത്തിന്‍െറ സൃഷ്ടിസ്‌ഥിതിലയതിരോധാനാനുഗ്രഹരൂപമായ 
ലീലയില്‍ സ്വയം ആനന്ദിക്കുന്നവാം, സച്ചിദാനന്ദസ്വരൂപിണി. 


തന്‍െറ സന്താനങ്ങാക്കു സുഖവും തൃപ്തിയും നല്‍കി അവരെ 
ഹര്‍ഷിപ്പിക്കുന്നവാം എന്നും. 


108 


ശ്രാല്ളിതാധ്രിശത? 


ഓം ഹര്‍ഷിബണ്ണൈ നമഃ 


176. ഫരിസോദരി 


ഹരിയുടെ സഹോദരി. ഹരി വിഷ്ണുപര്യായം. വിഷ്ണുവിന്‍െറ 
സഹോദരി - ദേവകീഗര്‍ഭത്തില്‍ കൃഷ്ണനായി വിഷ്ണു അവതരിച്ചപ്പോഠം 
ദേവി യശോദാഗര്‍ഭത്തില്‍ പിറന്ന കഥ ഭാഗവതപ്രസിദ്ധം. “യാ മേനാകുക്ഷി 
സംഭൂതാ സുഭ്ര്രാ പൂര്‍വജന്മനി. കൃഷ്ണേന സഹ ദേവക്യാസ്സാസ്മിന്‍ ജന്മനി 
കുക്ഷിഗാ'”” എന്നു ബ്രഹ്‌ മാണ്ഡപുരാണത്തില്‍ ദേവിയെ കൃഷ്ണ 
സഹോദരിയായി വിവരിക്കുന്നു. ലളിതോപാഖ്യാനത്തില്‍ ലളിതാംബികയും 
കാമേശ്വരനുമായുള്ള വിവാഹം നടത്തിക്കൊടുക്കാന്‍ ബ്രഹ്മാവു 
വിഷ്ണുവിനോട്‌ അഭ്യര്‍ത്ഥിക്കുന്നതറ്‌ സഹോദരിയുടെ വിവാഹം 
നടത്തിക്കൊടുക്കാനാണ്റ്‌. 


““അഥോവാച' വിധാതാ തു ഭഗവന്തം ജനാരദനം 
കരീതവ്യോ വിധിനോദ്ധാഹസ്തനയോശ്ശിവയോ ഹരേ 
മുഹുര്തോദ്യൈവ സ്ര്പാപ്തോ ജന്മമംഗളകാരക? 
ത്വദ്രുചിണ? മഹാദേവ്‌ സഹജശ്ച ഭവാനഫി”” 


(ല്ളിതോപാഖ്യാനം70 .- 75, 767 


(അനന്തരം ബ്രഹ്മാവ്‌ വിഷ്ണുദഭഗവാനോടു പറഞ്ഞു ““ഈ ശിവയും 
ശിവനുമായുള്ള വിവാഹം വിധിപ്രകാരം അവിടുന്നു കഴിപ്പിക്കണം. 
ജന്മമംഗളകാരകമായ മുഹൂര്‍ത്തം വന്നെത്തിയിരിക്കുന്നു. കന്യകയായ ഈ 
മഹാദേവി അങ്ങയുടെ രുപമുള്ളവളാണ്്‌. അങ്ങ്‌ ആ ദേവിയുടെ 
സഹോദരനുമാണല്ലോ). മറ്റു പല പുരാണങ്ങളിലും ദേവിയെ നാരായണ 
സഹോദരിയായി വര്‍ണ്ണിച്ചു കാണുന്നു. “പദ്മനാഭസഹോദരി”” എന്നു ലളിതാ 
സഹസ്രനാമം. 


വിഷ്ണുവും ദേവിയും വേറല്ലെന്നും ബ്രഹ്മാന്ധകോടികളെ ഉശത്തില്‍ 
വഹിക്കുന്ന ഒരേ ചൈതന്യം തന്നെ രണ്ടായി രൂപം കൊണ്ടതറണെന്നും 
വ്യാഖ്യാനം 


ഓം ഫരിസോദര്യൈ നമഃ 
177. ഹാഹാഹുഹുമുഖസ്തുത്യാ 


ഹാഹാ, ഹൂഹു തുടങ്ങിയ ഗന്ധര്‍വുവന്മാരാല്‍ സ്തുതിക്കപ്പെടുന്വഠം. 


109 


ശ്രിലളിതാധ്രിശതാ 


ഗന്ധര്‍വ്വന്മാര്‍ ദേവഗായകരാണ്റ്‌. രണ്ടു ഗന്ധര്‍വ്വന്മാരുടെ പേര്‌ എടുത്തു 
പറഞ്ഞുവെങ്കിലും ഗന്ധര്‍വ്വസമുഹവും യക്ഷകിന്നരാദികളും സര്‍വ 
ദേവന്മാരും അസുരരും മനുഷ്യരും എന്നു മനസ്സിലാക്കണം. 


ഗുണകീര്‍ത്തനമാണു സ്തുതി. സ്തുതിക്കപ്പെടുന്ന ആളിന്‍െറയോ 


ദേവതയുടെയോ ശക്തി, സ്വഭാവം തുടങ്ങിയവ കീര്‍ത്തിക്കല്‍. സര്‍വലോക 
ത്തിനും കീര്‍ത്തിക്കത്തക്ക ഗുണവൈശിഷ്ട്യം ഉള്ളവളാണു ലളിതാംബിക. 


ഓം ഹാഹാഹൂഹുമുഖസ്തുത്യായൈ നമഃ 


178. ഹാനിവ്ൃദ്ധിവിവര്‍ജിതാ 

ഹാനിയും വൃദ്ധിയും ഇല്ലാത്തവാം. ഉത്പന്നമായ എല്ലാത്തിനും 
വൃദ്ധിയും നാശവുമുണ്ട്‌. ചുറ്റുപാടുകളില്‍ നിന്ന്‌ വസ്തുക്കാം ആഗിരണം 
ചെയ്തു പുഷ്ടിയും വലിപ്പവും കൂടുന്ന പ്രക്രിയയാണു വൃദ്ധി. ക്രമമായി 
പുഷ്ടി കുറഞ്ഞ്‌ വളര്‍ച്ച നിന്ന്‌ ക്ഷയിക്കുന്നത്‌ ഹാനി. വൃദ്ധിയും ഹാനിയും 
ഉത്പത്തി കഴിഞ്ഞുള്ള രണ്ടവസ്ഥകളാണ്വ്‌. പരപ്രഹ്മസ്വരൂപിണിയായ 
ലളിതാംബികയ്ക്ക$്‌ ഉത്പത്തി ഇല്ല. വൃദ്ധിയും നാശവും ഇല്ല. “ക്ഷയവൃദ്ധിവി 
നിര്‍മുക്താ” എന്നു ലളിതാസഹസ്രനാമം. 


ഓം ഹാനിവ്യദ്ധിവിവര്‍ജിതായൈ നമഃ 


179. ഹൈയങ്ഗവീനഹൃദയാ 


തലേദിവസത്തെ പാലില്‍ നിന്നും കിട്ടുന്ന പുതുവെണ്ണയാണ്്‌ 
ഹൈയംഗവീനം. വെണ്ണപോലെ മൃദുവും എളുപ്പത്തില്‍ അലിയുന്നതുമായ 
ഹൃദയമുള്ളവാം. 


ലോകമാതാവാണ്്‌ ലളിതാംബിക. സന്താനങ്ങളുടെ അല്പമായ താപം 
പോലും ദേവിയുടെ ഹൃദയത്തെ അലിയിക്കും. വെണ്ണ പൊതുവെ മൃദുവാണ്‌. 
അല്പം ചൂടു തട്ടിയാല്‍ അത്‌്‌ ഉരുകും. അതുപോലെ ഭക്തജനങ്ങഠം 
ക്കുണ്ടാകുന്ന അല്പമാത്രമായ ദുഃഖം പോലും അമ്മ സഹിക്കുകയില്ല. 


കാരുണ്യമൂര്‍ത്തിയാണു ലളിതാംബിക എന്നു താത്പര്യം. “കരുണാര 
സസാഗരാ' എന്നു ലളിതാസഹസ്രനാമം. 


ഓം ഹൈയംങ്ഗവീനഹൃദയായൈ നമഃ 


180. ഹരിഗോപാരുണാംശുകാ 


ഹരിഗോപം ചെമപ്പു നിറമുള്ള ഒരു കീടമാണ്‌. എട്ടു കാലുകളുള്ളതും 


110 


ശ്രീലളിതായ്രിശത? 


മൃദുവായ ശരീരമുള്ളതുമായ ഈ കീടം മഴക്കാലത്ത്‌ ഉണ്ടാകും. “ഇന്ദ്രഗോപം” 
എന്നും ഇതിനു പേര്‌. ആകര്‍ഷകമായ രക്തവര്‍ണ്ണമുള്ളതിനാല്‍ ഇതിനെ 
ഉപമാനമായി കവികാം ഉപയോഗിക്കാറുണ്ട്‌. “ഇന്ദ്രഗോപപരിക്ഷിപ്ത 
സ്മരതുണാഭജംഘികാ' എന്ന ലളിതാസഹ്രസനാമം ദേവിയുടെ ജംഘകളെ 
വര്‍ണ്ണിക്കുന്നുണ്ടു്‌. 


“അംശുകം” എന്നതിനു വസ്ത്രം എന്നര്‍ത്ഥം. ഇന്ദ്രഗോപം പോലെ 
അരുണവര്‍ണ്ണമായ വസ്ത്രം ധരിച്ചവാം. അരുണവര്‍ണ്ണയായും അരുണ 
വര്‍ണ്ണമായ വസ്ത്രാദികഠം അണിഞ്ഞ രൂപത്തിലും ദേവിയെ ധ്യാനിക്കുന്നത്‌ 
സര്‍വാര്‍ത്ഥസിദ്ധിദമാണ്‌്‌. 


“അംശു” എന്നതിന്‌ കിരണം എന്നും അര്‍ത്ഥം. ഹരിഗോപം പോലെ 
അരുണവര്‍ണ്ണമായ കിരണങ്ങഠം ദേവിയില്‍ നിന്നു പ്രസരിക്കുന്നതായി ഈ 
പക്ഷത്തില്‍ വ്യാഖ്യാനം. ““നിജാരുണപ്രഭാപൂരമജ്ജത്ബ്രഹ്മാണ്ഡമണ്ഡലാ”” 
എന്നും” അരുണാരുണകഈസുംഭവസ്‌ (്രഭാസ്വത്‌ കടീതടീ'' എന്നും 
ലളിതാസഹ്രസനാമത്തിലുള്ള വര്‍ണ്ണന. 


ഓം ഹരിഗോപാരുണാംശുകായൈ നമഃ 
ശ്രിപഞ്ചദശാക്ഷരമന്ത്രത്തിലെ ഒമ്പതാമത്തെ അക്ഷരമായ “ഹ കൊണ്ടു 


തുടങ്ങുന്ന ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. പത്താമത്തെ അക്ഷരമായ 
“ല” കൊണ്ടു തുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


181. ലകാരാഖ്യാ 


പഞ്ചദശാക്ഷരീമന്ത്രത്തിന്‍െറ പത്താമത്തെ അക്ഷരമായ ലകാരം 
കൊണ്ട്‌ അറിയപ്പെടുന്നവാം, “ല” എന്നു പേരുള്ളവാം. ലകാരം ശക്തിബീജ 
മാണ്ഡ്‌. ലകാരത്തിന്‍െറ വ്യാവഹാരികഭാഷയിലുള്ള അര്‍ത്ഥം 61 -ാം നാമ 
ത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ ചേര്‍ത്തിട്ടുള്ളതു നോക്കുക. 


ഓം ലകാരാഖ്യായൈെ നമഃ 


182. ലതാപൂജ്യാ 


ലതകളാല്‍ പൂജിക്കപ്പെടുന്നവഠം.വനദുര്‍ഗ്ലാരൂപത്തില്‍ കാവിനുള്ളില്‍ 
ഇളകൊള്ളുന്ന ലളിതാംബികയെ ലതാരൂപികളായ വനദേവതകഠം 
കുസുമങ്ങളും ദലങ്ങളും അര്‍പ്പിച്ചു പൂജിക്കുന്നതായും ഇളംതളിരുകളുള്ള 
ശാഖകളുടെ ചലനംകൊണ്ടു വീശുന്നതായും ഇലകളില്‍ പറ്റുന്ന 


111 


ശ്രറ്ലളിതാത്രിശത? 


തുഷാരകണങ്ങാം കൊണ്ടു്‌ അഭിഷേകം ചെയുന്നതായും സങ്കല്പം. 


വനദുര്‍ഗ്ഗയായോ ശബരീരുപത്തിലോ വനത്തില്‍ വിരാജിക്കുന്ന ശ്രീ 
ഭഗവതിയെ കാട്ടാളന്മാരും കാട്ടാളസ്ത്രീകളും വന്യലതകളുടെ ഇലയും പുവും 
കായും കൊണ്ട്‌്‌ പൂജിക്കുന്നതായും വ്യാഖ്യാനം. 


“ലത” എന്ന പദം അത്യന്തം വിനയവതികളും പരമപതിവ്രതകളുമായ 
അരുന്ധതി തുടങ്ങിയ സ്ത്രീകളെക്കുറിക്കുന്നുവെന്നു ശാങ്കരഭാഷ്യം. 
നിത്ൃയസുമംഗലീത്വത്തിനുവേണ്ടി അവര്‍ ദേവിയെ ആരാധിക്കുന്നു. 
ദീര്‍ഘസുമംഗലീത്വത്തിനുവേണ്ടി ആരാധിക്കാന്‍ യോഗ്യയായവാം എന്നും. 


ലതാരൂപത്തില്‍ ആരാധിക്കപ്പെടുന്നവഠം എന്നും വ്യാഖ്യാനിക്കാം. 
ഇവിടെ ലതാശബ്ദം കല്പലതയെകുറിക്കുന്നു. അര്‍ത്ഥികഠംക്ക്‌ എല്ലാ 
ആഗ്രഹങ്ങളും സാധിച്ചുകൊടുക്കുന്നവാം. 


ഓം ലതാപൂജ്യായൈ നമഃ 


183. ലയസ്ഥിത്യുദ്ഭവേശ്വരീ 


ലയം, സ്ഥിതി, ഉദ്ഭവം എന്നിവയ്ക്ക്‌ ഈശ്വരി ആയവാം. 
ദൃശ്യപ്രപഞ്ചത്തെ ഉപാധിയാക്കി പറഞ്ഞാല്‍ ഉത്പത്തി, സ്ഥിതി, ലയം 
എന്നാണ്ട്‌ സ്വാഭാവികമായി പറയേണ്ടത്‌. ലയം എന്നു തുടങ്ങിയതുകൊണ്ടു്‌ 
പ്രപഞ്ചം പ്രഹ്‌മത്തെപ്പോലെ അനാദിയാണെന്നു സൂചിപ്പിക്കുന്നു. 
മുമ്പുണ്ടായിരുന്നത്്‌ ബ്രഹ്മത്തില്‍ ലയിക്കുന്നുവെന്നും ലയിച്ചതു വീണ്ടും 
ഉണ്ടാകുന്നുവെന്നും കുറിക്കുന്നു. 


ലയവും സ്ഥിതിയും ഉദ്ഭവവും പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിലുള്ള 
ചരാചരങ്ങാംക്കുമാണ്‌്‌. അവയ്ക്ക്‌; ഈശ്വരി ആയ ലളിതാംബികയ്ക്കു്‌ 
ലയമില്ല ഉദ്ഭവവുമില്ല. ശാശ്വതമായ സ്ഥിതിമാത്രമേ ഉള്ളൂ. പ്രചഞ്ചത്തിന്‍െറ 
ലയവും സ്ഥിതിയും ഉത്പത്തിയും ദേവിയുടെ ലീലമാത്രമാണ്‌്‌. 
സര്‍വസാക്ഷിണിയായി നിലകൊള്ളുന്ന പരാശക്തി ഈ വ്യാപാരങ്ങാംക്ക്‌ 
ഈശ്വരിയായി വര്‍ത്തിക്കുന്ന അഖണ്ഡപരമാനന്ദജ്യോതിസ്സാണു്‌. 
പ്രപഞ്ചവ്യാപാരങ്ങാംക്കതീതയാണ്റ്‌. 


ജഗന്മാതാവില്‍ നിന്നു പ്രപഞ്ചം ഉണ്ടായി. അമ്മയുടെ കാരുണ്യത്തില്‍ 
അതു നിലനില്‍ക്കുന്നു. അമ്മയില്‍ ലയിക്കുന്നു. പുനര്‍ജ്ജനിക്കുന്നു. 


ഓം ലയസ്ഥിത്യുദ്ഭവേശ്വര്യൈ നമഃ 


112. 


ശ്രീലളിതായതിശതാ 


184. ലാസ്യദര്‍ശനസസന്തുഷ്ടാ 


ലാസ്യം കണ്ടു സന്തോഷിക്കുന്നവാം. മന്ദവും സ്ത്രൈണവുമായ 
ശരീരചലനങ്ങളോടു കൂടിയ നൃത്തം ലാസ്യം. ഉദ്ധതവും ദ്രുതചലന 
ങ്ങളുള്ളതുമായ നൃത്തം താണ്ഡവം. പ്രകൃതത്തില്‍ സ്ത്രീകളുടെ ലാസ്യം 
കണ്ടു സന്തോഷിക്കുന്നവാം എന്നു വാച്യാര്‍ത്ഥം. 


പ്രപഞ്ചപ്രവര്‍ത്തനത്തെ ലാസ്യം എന്ന പദം കുറിക്കുന്നു. നിയതവും 
താളബദ്ധവുമാണ്‌ പ്രപഞ്ചപ്രവര്‍ത്തനം. ഓരോ ശക്തിയും നിയതമായ 
സീമയ്ക്കുള്ളില്‍ പ്രവര്‍ത്തിക്കുന്ന. പ്രകൃതിയുടെ പ്രവര്‍ത്തനം ലാസ്യനൃത്തം 
പോലെ ശാന്തമായാണ്്‌ നടക്കുന്നത്‌. അപൂര്‍വ്വമായേ പ്രകൃതിശക്തികാം 
ക്ഷോഭിക്കാറുള്ളു. ആ ക്ഷോഭം ദേവിയുടെ കടാക്ഷപാതം കൊണ്ട്‌്‌ ഉടനടി 
മാറാറുമുണ്ടട്‌. സ്വയം പ്രവര്‍ത്തിക്കാത്ത പരാശക്തി എല്ലാ പ്രവര്‍ത്തനവും 
കണ്ടു രസിക്കുന്നു. പ്രപഞ്ചപ്രവര്‍ത്തനം കണ്ടു സന്തോഷിക്കുന്നവാം. 


ഓം ലാസ്യദര്‍ശനസന്തുഷ്ടായൈെ നമഃ 


185. ലാഭാലാഭവിവര്‍ജിതാ 


ലാഭവും അലാഭവും ഇല്ലാത്തവാം. തന്‍െറ സ്വാധീനത്തില്‍ ഇല്ലാത്തതും 
വേണമെന്ന്‌ ആഗ്രഹിക്കുന്നതുമായ കാര്യം കിട്ടുന്നതാണ്‌ ലാഭം. 
ഒന്നിനുവേണ്ടി പരിശ്രമിച്ചിട്ടും അതു കിട്ടാതിരിക്കുന്നത്റ്‌ അലാഭം. 
ലളിതാംബികയുടെ സ്വാധീനത്തിലല്ലാത്ത ഒന്നും തന്നെ ഒരിടത്തുമില്ല. എല്ലാം 
സ്വായത്തമാകയാല്‍ ദേവിക്ക്‌ ആഗ്രഹിക്കപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല. 


* “ന മേ പാര്‍ഥാസ്തി കരീതവ്യം സ്രിഷുലോകേഷു കിഞ്ചന 

നാനവാപ്തമവാപ്തവ്യം വരീത ഏവച കര്‍മണി” (ഗീത. 3 - 22) എന്ന 
ശ്ലോകത്തില്‍ ഭഗവാന്‍ ““എനിക്കുകിട്ടാത്തതും കിട്ടേണ്ടതുമായി ഒന്നും 
തന്നെ യില്ല" എന്നു പറയുന്നു. 


ദേവീപക്ഷത്തില്‍ ലാഭം, അലാദഭം എന്ന സങ്കല്പങ്ങാംക്കു പ്രസക്തി 
യില്ല. 


ഓം ലാഭാലാഭവിവര്‍ജിതായൈ നമഃ 


186. ലങ്ഘ്യേതരാജ്ഞാ 


അലംഘ്യമായ ആജ്ഞയുള്ളവാം. ദേവിയുടെ ആജ്ഞകാം 
അലംഘ്യമാണ്റ്‌. എല്ലാറ്റിനും പരയായ ശക്തിയാകയാല്‍ പ്രപഞ്ചനിയമങ്ങാഠം 
പോലും ദേവിക്കു ബാധകമല്ല. പ്രപഞ്ചശക്തികളെല്ലാം ദേവിയുടെ ആജ്ഞ 


113 


ശ്രീലളിതാധ്രിശതീ? 


അനുസരിച്ചു പ്രവര്‍ത്തിക്കുന്നു. ആ ആജ്ഞയെ ലംഘിക്കാന്‍ ആര്‍ക്കും 
ഒന്നിനും കഴിവില്ല. 


മറ്റാരുടെയും ആജ്ഞയ്ക്കു വിധേയയല്ലാത്തവാം എന്നും വ്യാഖ്യാനം. 
ഓരോ പരിധികരംക്കുള്ളില്‍ പ്രവര്‍ത്തിക്കുന്ന ആജ്ഞാശക്തി മനുഷ്യര്‍ക്കും 
ദേവന്മാര്‍ക്കുമുണ്ടു്‌. അവയെ ലംഘിക്കുന്ന ആജ്ഞാശക്തി ദേവിക്കുണ്ടു്‌. 
““അലംഘനീയാ കമാലസനാജ്ഞാ”' എന്നതു വിശ്രുതമായ സാമാന്യനിയമ 
മാണ്യ്‌. ദേവിയുടെ ആജ്ഞ കമലാസനാജ്ഞയേയും ലംഘിക്കുന്നതാണ്‌. 


ജഗത്സുതേ ധാതാ ഹരിരവതി രുദ്രഃ ക്ഷപയതേ 
തിരസ്‌കുരിവന്നേതത്‌ സ്വമചി വപുരീശസ്തിരയത? 
സദാപുരവസ്സരരിവം തദിദമനുഗൃഹ്ണാത? ച ശിവ- 


സ്തവാജ്ഞാമാലംബ്യ്യ ക്ഷണചലിതയോര(ഭുലത?കയോ?? 


(സന്ദര്യലഹരി ശ്ലോ. 24) 


(ബഹ്മാവ്്‌ ലോകത്തെ സൃഷ്ടിക്കുന്നു; വിഷ്ണു സംരക്ഷിക്കുന്നു; 
രുദ്രന്‍ സംഹരിക്കുന്നു. ഈശ്വരന്‍ അവയെ തന്നില്‍ ലയിപ്പിച്ച്‌ തന്‍െറ 
ശരീരത്തെയും മറയ്ക്കുന്നു. സദാശിവന്‍ നിന്തിരുവടിയുടെ ക്ഷണമാത്രം 
ചലിക്കുന്ന പുരികക്കൊടികളുടെ ആജ്ഞയെ ആശ്രയിച്ച്‌ ബ്രഹ്മാവ്‌, 
വിഷ്ണു, രുദ്രന്‍ ഈശ്വരന്‍ എന്നിവരെ വീണ്ടും സൃഷ്ടിക്കുന്നു) എന്നു്‌ 
ശങ്കരാചാര്യഭഗവത്പാദര്‍ ദേവിയുടെ ആജ്ഞാശക്തിയെ വിവരിക്കുന്നു. 
“സര്‍വാനുല്ലംഘ്യശാസനാ” എന്നു ലളിതാസഹ്രസനാമം. 


ഓം ലങ്ഘ്യേതരാജ്ഞായൈ നമഃ 


187. ലാവണ്യശാലിനീ 


ലാവണ്യമുള്ളവാം. കാണുന്നവര്‍ക്ക്‌ ആനന്ദം നല്‍കുന്ന അവയവ 
ഘടനാഭംഗിയാണു ലാവണ്യം. സ്ഥൂലരൂപത്തില്‍ അതുല്യമായ രൂപ 
സൌന്ദര്യമുള്ളവാം. 


എല്ലാ ലാവണ്യത്തിനും ഇരിപ്പിടം ദേവിയാകയാല്‍ ലളിതാ 
സഹ്രസനാമത്തില്‍ വാഗ്ദേവതകാം മഹാലാവണ്യശേവധി' എന്നു ദേവിയെ 
വര്‍ണ്ണിക്കുന്നു. സുന്ദരമായി എന്തൊക്കെയുണ്ടോ അതിനെറയെല്ലാം 
സൌന്ദര്യം ദേവിയുടെ വിഭൂതിയാണ്്‌. 


114 


ശ്രിലളിതാധ്രിശത? 


അവയവഘടനയില്‍ നിന്നു പ്രതീയമാനമാകുന്ന ലാവണ്യം 
താത്കാലികമാണ്‌. കണ്ണില്‍ നിന്നു രൂപം മറയുമ്പോഠം ലാവണ്യം സ്മരണ 
മാത്രമായി മാറും. ശാശ്വതവും നിരതിശയവുമായ ആനന്ദം ഭക്തര്‍ക്ക്‌ കാല 
ദേശപരിമിതികളില്ലാതെ പ്രദാനം ചെയുന്ന ത്രിപുരസുന്ദരിയാണ്ട്‌ 
ലളിതാംബികാദേവി. ആ ലാവണ്യമുള്ളവാം. 


ഓം ലാവണ്യശാലിന്വ്യൈ നമഃ 


188. ലഘുസിദ്ധിദാ 


എളുപ്പത്തില്‍ സിദ്ധി നല്‍കുന്നവഠം. കഠിനമായ തപസ്സും വ്രതങ്ങളും 
യോഗചര്യകളും കൊണ്ടു പ്രസാദിപ്പിക്കേണ്ടവളാണു ദേവി. അക്കാരണത്താല്‍ 
ദേവിക്കു “ദുര്‍ഗ്ഗ” എന്നു പേരുണ്ടായി. പക്ഷെ മാതൃഭാവത്തില്‍ ദേവിയെ 
ആരാധിക്കുന്നവര്‍ക്കു ദേവി ക്ഷിപ്രപ്രസാദിനിയാണ്‌. അമ്മേ എന്നു 
വിളിക്കുക പോലും വേണ്ട. സ്മരിക്കുന്ന നിമിഷത്തില്‍ അമ്മയുടെ 
കരുണാകടാക്ഷം സിദ്ധിക്കും. 


“ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാ- 
മിതി സ്തോതും വാഞ്ഛ കഥയതി ഭവാനിത്വമിതി യ? 
തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യപദവീം 
മുകുന്ദ്രബഹ്മേന്ദ്രസ്ഫുടമകുടന?രാജിതപചദാം 
(സൌന്ദര്യലഹരി. 22) 


(അല്ലയോ ഭവാനീ, അവിടത്തെ ദാസനായ എന്നില്‍ നിന്തിരുവടിയുടെ 
കരുണാകടാക്ഷം പതിപ്പിക്കേണമേ”' എന്നിങ്ങനെ സ്തുതിക്കാന്‍ 
ആഗ്രഹിക്കുന്ന ഒരുവന്‍ "ഭവാനി ത്വം' എന്ന രണ്ടു വാക്കുമാത്രം 
പറഞ്ഞുകഴിയുമ്പോഴംത്തന്നെ നിന്തിരുവടി ആ ഭക്തന്‌ വിഷ്ണു, 
ബ്രഹ്മാവ്‌, ദേവേന്ദ്രന്‍ തുടങ്ങിയവരുടെ കിരീടങ്ങളുടെ പ്രകാശം കൊണ്ടു്‌ 
നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോടുകൂടിയ സായുജ്യം പ്രദാനം ചെയുന്നു) 
എന്ന്‌ ശങ്കരഭഗവത്പാദര്‍. 


ലഘുസിദ്ധി എന്ന പ്രയോഗം ലഘിമാ എന്ന സിദ്ധിയെ കുറിക്കുന്നു 
എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. ഈ പക്ഷത്തില്‍ അഷ്ടസിദ്ധികളെയും 
നല്‍കുന്നവാം എന്നു ഗ്രഹിക്കണം. അണിമാദികളായ സിദ്ധികാം ദീര്‍ഘമായ 
സാധനകാരം കൊണ്ടു്‌ യോഗികാംക്ക്‌ ലഭിക്കുന്നു. ദേവീകടാക്ഷം ലഭിക്കുന്ന 
ഭാഗ്യവാന്‌ അവ അനായാസമായി ലഭിക്കും. 


115 


ശ്ര്ലളിതാത്രിശത? 


സിദ്ധി നേടാന്‍വേണ്ടി യോഗചര്യ സ്വീകരിക്കുന്നവര്‍ക്ക്്‌ ഗുരു, 
ജ്ഞാനം, അരോഗദൃഡ്മമായ ശരീരം എന്നു മൂന്നു പ്രാഥമികയോഗ്യതകഠം 
വേണം. പിന്നെ നിഷ്ഠയോടുകൂടിയ സാധന. ഇതിനൊന്നും കഴിവില്ലാത്ത 
മനുഷ്യര്‍ക്കും മനുഷ്യത്വം വരെ വളരാത്ത പക്ഷിമൃഗാദികാംക്കുപോലും 
സിദ്ധികാം ദേവിയുടെ കാരുണ്യംകൊണ്ടു ലഭിക്കും. അഷ്ടസിദ്ധികഠം 
മാത്രമല്ല. പരമസിദ്ധിയായ ദേവീസായുജ്യവും എളുപ്പത്തില്‍ കിട്ടും. 
അതിനാലും ദേവി ലഘുസിദ്ധിദ ആകുന്നു. 


ഓം ലഘുസിദ്ധിദായൈ നമഃ 


189. ലാക്ഷാരസസവര്‍ണാഭാ 

ചെമ്പഞ്ഞിച്ചാറിന്‍െറ വര്‍ണ്ണമുള്ള ശരീരശോഭയുള്ളവഠം. ലളിതാംബി 
കയെ അരുണവര്‍ണ്ണയായി ധ്യാനിക്കുന്നത്‌ സര്‍വ്വസിദ്ധി പ്രദമെന്നു പ്രസിദ്ധം. 
ഓരോകാര്യങ്ങാം സാധിക്കാന്‍ വേണ്ടി നടത്തുന്ന പൂജകളില്‍ ദേവിയെ 
വേറെവേറെ വര്‍ണ്ണങ്ങളില്‍ ധ്യാനിക്കാറുണ്ട്യു്‌. 


ദേവി ശ്രീലളിതാ ശ്യേയാ തത്തത്കര്‍മണി ഭേദത? 
കരീമധ്യാനേ കൃതേ ദേവ്യാഃ സരീവസാദഭാഗ്യവാ൯ ഭവേത്‌ 
ശാന്ന ഗവളവരിണാഭാ മോക്ഷഗരിമേ പ്രകഷ്ചതേ 
സ്ര്ര?വശ്യേ രാജവശ്യേ ജനവശ്യേ ച പാലാ 

പതാ ധനസ്്യ സംപത്താ കൃഷ്ണാ മാരണകരീമണ്‌ 

ധുര്മാ വിദ്വേഷ്മിണ? പ്രോക്താ ശ്ൃംഗാരേ പാടലദ്യുത്‌ഃ 
സരീവവരീണാ സരീവലാദഭേ മുക്തഈ ജ്യോതിരര്‍്മയ" പരം........... 


ഇതനുസരിച്ച്‌ ചെമപ്പു നിറത്തില്‍ ദേവിയെ ധ്യാനിക്കുന്നതു്‌ 
സര്‍വവശീകരണശക്തി നല്‍കുന്നതാണ്റ്‌. 


ലളിതാസഹ്ൃസസനാമത്തില്‍ “ഉദ്യദ്ഭാനുസഹ്രസാഭാ, നിജാരുണ 
പ്രഭാപുരമജ്‌ ജദ്‌ ബ്രഹ്‌ മാണ്ഡമണ്ഡലാ, പദ്മരാഗശിലാദര്‍ശപരിഭാവിക 
പോലഭു, അരുണാരുണകൌഈസുംഭവസ്ത്രഭാസ്വത്കടീതടീ, സര്‍വാരുണാ, 
പദ്മരാഗസമപ്രഭാ, ആരക്തവണ്ണാ, രക്തവര്‍ണാ, ജപാപുഷ്പനിഭാകൃതിഃ 
തരുണാദിത്യപാടലാ, ബന്ധൂകകുസുമപ്രഖ്യാ തുടങ്ങി പല നാമങ്ങഠം 
ദേവിയെ പാടലവര്‍ണ്ണയായി വര്‍ണ്ണിക്കുന്നു. 


ദേവിയില്‍ നിന്നു പ്രസരിക്കുന്ന ലാക്ഷാരസവര്‍ണ്ണമുള്ള പ്രകാശത്തില്‍ 


116 


ശ്രിലളിതായതിശതാ? 


ആകാശവും ഭൂമിയും മുഴുകിയതായി ധ്യാനിക്കുന്നവന്റ്‌ ത്രൈലോക്ൃയമാകുന്ന 
വനിത വംശവദയാകുമെന്ന്്‌ ദേവീതന്ത്രങ്ങാഠം 


“യാവകാബ്ധഈ നിമഗ്നാം യോ ദിവം ഭുമ?ം വിചിന്തയേത്‌ 


തസ്യ സര്‍വാ വശം യാതാ ത്രൈലോക്യവനിതാ ദ്രുതാ” 
ഓം ലാക്ഷാരസസവര്‍ണാഭായൈ നമഃ 


190. ലക്ഷ്മണാഗ്രജപൂജിതാ 


ലക്ഷ്മണന്‍െറ അഗ്രജന്‍ ശ്രീരാമന്‍. ശ്രീരാമനാൽ പുഴജിക്കപ്പെട്ടവഠം. 
ശ്രീരാമനായി ഭഗവാന്‍ വിഷ്ണു അവതരിച്ചപ്പോഠം രാമേശ്വരത്തു നടത്തിയ 
ശിവലിംഗപ്രതിഷ്ഠ പുരാണപ്രസിദ്ധം. ശിവശക്തികഠം തമ്മില്‍ ഭേദമില്ലാ 
ത്തതിനാല്‍ ശിവപൂജയില്‍ ശക്തിപുജയും ശക്തിപുജയില്‍ ശിവപൂജയും 
അന്തര്‍ഭവിച്ചിരിക്കുന്നു. 


ഓം ലക്ഷ്മണാഗ്രജപൂജിതായൈ നമഃ 


191. ലഭ്യേതരാ 


ലഭ്യമായവയില്‍നിന്നു വൃത്യസ്തയായവാം. സാക്ഷാത്കാരത്തിനു പല 
മാര്‍ഗ്ഗങ്ങഠം ആചാര്യന്മാര്‍ നിര്‍ദ്ദേശിക്കുന്നു. സ്തോത്രം, ശ്രവണം, മനനം, 
ധ്യാനം, പഠനം, യോഗസാധനകാം എന്നിങ്ങനെ. ഇതില്‍ ഏതുമാര്‍ഗ്ഗത്തിലൂടെ 
ആത്മതത്വം ഗ്രഹിച്ചാലും അതിനപ്പുറത്തായിരിക്കും ഉണ്മ. സായുജ്യപ്രാപ്തി 
ഉണ്ടാകുന്നതുവരെ അവസ്ഥ ഇതാണ്‌. കൈവല്യപ്രാപ്തി ഉണ്ടായി 
ക്കഴിഞ്ഞാല്‍ വ്യക്തി ഇല്ല. ശരീരബദ്ധമായ ആത്മാവ്‌ എത്രവരെ വളര്‍ന്നാലും 
ലളിതാംബിക ആ വളര്‍ച്ചയ്ക്കു അപ്പുറത്തായിരിക്കും. മേല്‍പ്പറഞ്ഞ 
ആരാധനാനസ്രമ്രദായങ്ങളും ഉപാസനാരീതികളും ദേവിയുടെ നേര്‍ക്ക്‌ 
ഉപാസകനെ നയിക്കും. പക്ഷെ അവയില്‍ നിന്നു ലഭിക്കുന്ന ജ്ഞാനവും 
സിദ്ധികളും ദേവിയുടെ വിഭൂതികളുടെ അല്പാംശങ്ങാം മാത്രമാണ്‌. 
ആത്മസ്വരുപം പൂര്‍ണ്ണമായി ഗ്രഹിക്കുമ്പോഠം വ്യക്തി ദേവിയില്‍ ലയിക്കുന്നു, 
ദേവിതന്നെ ആയിത്തീരുന്നു. അപ്പോം ജ്ഞാനവും ജ്ഞാതാവും ജ്ഞേയവും 
തമ്മില്‍ ഭേദമില്ലാതാകുന്നു. 


വ്യക്തിക്കു ലഭിക്കുന്ന ആത്മജ്ഞാനത്തിനപ്പുറത്തു സ്ഥിതിചെയ്യു 
ന്നതിനാല്‍ “ലഭ്യേതരാ” എന്നു നാമം. 


ഓം ലദ്യേതരായൈ നമഃ 


117 


ശ്രിലളിതാശതിശത? 


192. ലബ്ധഭക്തിസുലഭാ 


ഭക്തി ലഭിച്ചാല്‍ എളുപ്പത്തില്‍ പ്രാപിക്കാവുന്നവാം. മുന്‍ നാമവുമായി 
ചേര്‍ത്തു അര്‍ത്ഥം ഗ്രഹിക്കണം. ഏതെല്ലാം രീതിയിലുള്ള ഉപാസനകളില്‍ 
ഏര്‍പ്പെട്ടാലും ലളിതാംബികാദേവിയെ പൂര്‍ണ്ണമായി അറിയാനോ പ്രാപി 
ക്കാനോ എളുപ്പമല്ലെന്ന്‌ “ലഭ്യേതരാ” എന്ന നാമം സൂചിപ്പിച്ചു. എളുപ്പത്തില്‍ 
പ്രാപിക്കാനുള്ള മാര്‍ഗ്ഗം ഈ നാമം സൂചിപ്പിക്കുന്നു. ഭക്തികൊണ്ട്‌ 
ജഗന്മാതാവിനെ എളുപ്പത്തില്‍ പ്രാപിക്കാം. 


ഭക്തി പരാഭക്തി എന്നും അപരാഭക്തി എന്നും രണ്ടു തരത്തിലുണ്ട്‌. 
ഭാതികകാമനകളുടെ സിദ്ധിക്കായി ഈശ്വരനെ ഭജിക്കുന്നത്‌ അപരാഭക്തി. 
ബ്രഹ്മസാക്ഷാത്കാരത്തില്‍ കവിഞ്ഞ്‌ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഭക്തി 
പരാഭക്തി. 


“ചതുരീവിധാ ഭജന്തേ മാം ജനാഃ സുകൃതിനേ2?രീജുന 
ആരിതോ ജിജ്ഞാസുരര്‍ഥാര്‍ഥ ജ്ഞാന? ച ഭരതര്‍ഷഭ ”"” 


(ആര്‍ത്തന്മാര്‍, ജിജ്ഞാസുക്കഠം, അര്‍ത്ഥം നേടാന്‍ ആഗ്രഹിക്കുന്നവര്‍, ജ്ഞാനികാം 
എന്നു നാലു തരക്കാര്‍ എന്നെ ഭജിക്കുന്നു) 


“തേഷാം ജ്ഞാന? നിത്യയുക്ത? ഏകഭക്തിരീ വിശിഷ്യതേ 

പ്രിയോ ഹി ജ്ഞാനിനേ2?7ത്യരീഥ മഹം സ ച മമ പ്രിയ? 

(അവരില്‍ എന്നില്‍ മനമുറപ്പിച്ചവനും ഭക്തിമാത്രമുള്ളവനും ആയ ജ്ഞാനി 
വിശിഷ്ടനാകുന്നു. ഞാന്‍ ആ ജ്ഞാനിക്ക്‌ അതൃന്തം പ്രിയനാണ്‌. അവന്‍ എനിക്കും 
പ്രിയനാണ്‌) (ഗീത 27. 16 - 17) 


ഭാതികജീവിതത്തില്‍ മനുഷ്യന്റ്‌ പലതരത്തിലുള്ള ആഗ്രഹങ്ങാം 
ഉണ്ടാകും. ദുരിതം അനുഭവിക്കുമ്പോഠം അതില്‍ നിന്നും മോചനം വേണം. 
ദാരിദ്യമുള്ളവര്‍ക്കു ധനം വേണം. ഈശ്വരസത്തയുടെ നേര്‍ക്ക്‌ ജിജ്ഞാസു 
ആയവന? അറിയാന്‍ ആഗ്രഹമുണ്ടാകും. ഒടുവില്‍ പറഞ്ഞവരെയാണ്്‌ 
ഭഗവാന്‍ “ജ്ഞാനി” എന്നു സൂചിപ്പിച്ചത്‌. ആര്‍ത്തികളും ദാരിദ്രവും അവരെ 
അലട്ടുകയില്ല. ഒന്നും ആഗ്രഹിക്കാത്ത നിഷ്‌കാമമായ ഭക്തിയായിരിക്കും 
അവരുടേത്‌. ആ ഭക്തി ഉണ്ടായാല്‍ ലളിതാംബിക സുലദഭയാണ്്‌. 


അപരാഭക്തിയുള്ളവരേയും ഭഗവാന്‍ സുകൃതികഠം” എന്നാണു 
പറയുന്നത്‌. ആഗ്രഹങ്ങളുടെ പ്രേരണകൊണ്ടായാലും ഭക്തിയുണ്ടാകുന്നതു 
പുണ്യമാണ്‌. ആഗ്രഹങ്ങളുടെ സ്പര്‍ശമില്ലാത്ത പരാഭക്തിയിലേക്കു്‌ 
കാലക്രമത്തില്‍ അതു നയിച്ചുകൊള്ളും. ഭക്തി പരയായാലും അപരയായാലും 


118 


ശ്രാലളിതായതിശത? 


ജന്മാന്തരങ്ങളിലേയ്ക്കു പകര്‍ന്നു ഭക്തനെ ദേവിയിലേയ്ക്കു നയിക്കും. 
പരാഭദക്തിയാണ്്‌ ശ്രേഷ്ഠമെന്ന കാരൃത്തില്‍ തര്‍ക്കമില്ല. 


ഭക്തര്‍ക്കു ദേവി സുലഭയാണെന്നു നാമം വൃക്തമാക്കുന്നു 


ഓം ലബ്ധഭക്തിസുലഭായൈ നമഃ 


193. ലാങ്ഗലായുധാ 


ലാങ്ഗലം ആയുധമായുള്ളവാം. ലാങ്ഗലശബ്ദത്തിനു കലപ്പ 
എന്നര്‍ത്ഥം. കലപ്പ ആയുധമായുള്ള ബലരാമന്‍ ആദിശേഷന്‍െറ അവതാ 
രമാണ്‌. ആദിശേഷസ്വരൂപിണി. സര്‍വപ്രപഞ്ചങ്ങളേയും താങ്ങുന്ന 
അനന്തബ്രഹ്മരുപമാണ്റ്‌ ആദിശേഷന്‍. ““അനന്തശ്ചാസ്മി നാഗാനാം 
എന്നു ഗീതയില്‍ ഭഗവാന്‍ അരുളിച്ചെയുന്നുണ്ടു്‌. 


കലപ്പ കര്‍ഷണായുധമാണ്റു്‌. വലിച്ചടുപ്പിക്കാനും പിളര്‍ക്കാനുമുള്ള 
ആയുധം. മഴയും വെയിലുമേറ്റു കട്ടിപിടിച്ച ഭൂമിയെ ഇളക്കി കൃഷിക്കു 
സജ്ജമാക്കുന്ന കലപ്പയുടെ സ്വഭാവം ദേവിയുടെ ആയുധമായി കല്‍പിക്കുന്നു. 
കാമക്രോധാദികഠം കട്ടിപിടിച്ച മനസ്സിന്‍െറ കടുപ്പം ഇളക്കിമറിച്ച്‌ ഈശ്വര 
ചിന്തയുടെ ബീജം അവിടെ സ്ഥാപിക്കുന്നതിന്റ്‌ ദേവീസ്മരണ ഉപകരിക്കു 
മെന്നും ലാങ്ഗലായുധം കൊണ്ട്‌്‌ ദേവി ഭക്തനെ തന്നിലേയ്ക്കു വലിച്ചടു 
പ്പിക്കുന്നുവെന്നും വ്യംഗ്യസൂചന. 


ഓം ലാങ്ഗലായുധായൈ നമഃ 


194. ലഗ്നചാമരഹസ്തശ്രീശാരദാപരിവീജിതാ 


കൈയില്‍ ചാമരമേന്തിയ ശ്രീദേവിയാലും ശാരദാദേവിയാലും 
വീശപ്പെടുന്നവാം. 


ആദ്യലക്ഷ്മിയും പരമേശ്വരിയുമായ ലളിതാംബികാദേവി വലതു 
കണ്ണുകൊണ്ടു! ബ്രഹ്മാവിനെയും ഇടതുകണ്ണുകൊണ്ട്‌ വിഷ്ണുവിനെയും 
കടാക്ഷിച്ചു എന്നും ആ കടക്കണ്‍ നോട്ടങ്ങളില്‍ നിന്ന്‌ പ്രഭാപുഞ്ജപഞ്ജര 
മദ്ധ്യസ്ഥരായി ശ്രീസരസ്വതിയും മഹാലക്ഷ്മിയും ഉദ്ഭവിച്ചു എന്നും 
ലളിതോപാഖ്യാനത്തില്‍ പറയുന്നു. 


അവര്‍ രണ്ടുപേരും ഗംഗ, യമുന എന്നീ ദേവിമാരില്‍ നിന്നു ചാമരങ്ങാം 
വാങ്ങിരത്നകങ്കണങ്ങളണിഞ്ഞ കൈകാം കൊണ്ടു വീശി ദേവിയെ സേവിച്ചു 
എന്നു ലളിതോപാഖ്യാനം തുടര്‍ന്നു പറയുന്നു. 


“തയോ കരാഭ്യാമാദായ ചാമരേ ഭാരതശ്രിയ 


119 


ശരീല്ളിതായതിശത? 


ശ്ര?ദേവിമുചതസ്ഥാതേ വീജയറ്തത യഥോചിതം 
അനര്‍ഘരതാഖചിതകിങ്കിണ്ചിതദോര്ലതേ”” 


(ല്ളിതോപാഖ്യാനം 35 - 277) 


ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും കലാദേവതയായ സരസ്വതിയും 
ചാമരമേന്തി ദേവിയെ പരിചരിക്കുന്നു.ലളിതാംബികയുടെ കരുണാ 
കടാക്ഷത്തിനു പാത്രമാകുന്ന ഭാഗ്യവാന്‌ ശ്രീദേവിയുടെയും സരസ്വതീ 
ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്ന്‌ പറയേണ്ട കാര്യമില്ല. ദേവ്യുപാ 
സകന്‌ ഐശ്വര്യവും കലാസിദ്ധികളും ഉണ്ടാകും എന്നു സൂചിപ്പിക്കുന്നു. 


* സചാമരരമാവാണീസഡവ്യദക്ഷിണസേവിതാ'” എന്നു ലളിതാസഹസ്രനാമം. 


ഓം ലഗ്നചാമരഹസ്തശ്രീശാരദാപരിവീജിതായൈ നമഃ 


195. ലജ്ജാപദസമാരാധ്യാ 


ലജ്ജാപദം - അന്തഃകരണം. അതുകൊണ്ടു്‌ ആരാധിക്കപ്പെടേണ്ടവഠം. 
അധിഹിതമായ എന്തെങ്കിലും ചെയുകയും അതു്‌ അന്യര്‍ അറിയുകയും ചെയ്യു 
മ്പോഴുണ്ടാകുന്ന അവമാനബോധമാണ്‌്‌ ലജ്ജ. മുഖപ്രസാദം കുറയുക, 
ചൂളിപ്പോകുക തുടങ്ങിയവ ലജ്ജയുടെ ബാഹ്യലക്ഷണങ്ങാം (സ്ത്രീക്ക്‌ 
പ്രിയനെ കാണുമ്പോഴോ സ്മരിക്കുമ്പോഴോ ഉണ്ടാകുന്ന മന്ദാക്ഷം തുടങ്ങി 
യവയെയും ലജ്ജ എന്ന പദം കുറിക്കുമെങ്കിലും അതു്‌ ഇവിടെ പ്രസക്തമല്ല). 
കാമം, സങ്കല്പം, വിചികിത്സ, ശ്രദ്ധ, അശ്രദ്ധ, നാണം, ഭീതി തുടങ്ങിയവ 
യൊക്കെ അന്തഃ$കരണവ്യാപാരങ്ങളാണ്‌്‌. അന്തഃകരണം കൊണ്ട്‌ ആരാധി 
ക്കപ്പെടേണ്ടവാം എന്നു പദാര്‍ത്ഥം. 


ആരാധന ബാഹ്യവും ആഭ്യന്തരവും ആകാം. ചിത്രം, വിഗ്രഹം തുടങ്ങിയ 
പ്രതീകങ്ങളില്‍ ദേവസാന്നിദ്ധ്യം കല്‍പിച്ചു പുജിക്കുന്നതു ബാഹ്യപുജ. തന്‍െറ 
ഉള്ളില്‍ത്തന്നെയാണ്‌്‌ ദേവതാസാന്തിദ്ധ്യമെന്നറിഞ്ഞ്‌ അന്തഃകരണങ്ങാഠം 
കൊണ്ട്‌്‌ ആരാധിക്കുന്നത്‌ ആദ്യന്തരപുജ. ലൌാകികരും വിഷയാസക്തരുമായ 
വര്‍ക്ക്‌; എളുപ്പം ബാഹൃപൂുജയാണ്‌. കാല്രകമത്തില്‍ അത്‌്‌ ആഭ്യന്തര 
പൂജയായി മാറ്റാന്‍ കഴിയും. ബാഹൃപുജയോടൊപ്പം ആഭ്യന്തരപൂജയും 
ഏകോപിപ്പിച്ചു നടത്താനും അഭ്യാസം കൊണ്ടു കഴിയും. രണ്ടിലും ശ്രേഷ്ഠം 
ആഭ്യന്തരപൂജ തന്നെ. “അന്തര്‍മുഖസമാരാധ്യാ, ബഹിര്‍മുഖസുദുര്‍ലഭാ”* 
എന്നു രണ്ടു നാമങ്ങഠം കൊണ്ട്‌ ലളിതാസഹ്രസസനാമം ഇക്കാര്യം സൂചിപ്പി 
ക്കുന്നുണ്ട്‌. അന്തര്‍മുഖമായി ആരാധിക്കപ്പെടേണ്ടവളാണു ലളിതാംബിക. 


120 


ശ്ര്ലളിതാധ്രിശത? 


“ലജ്ജാപദം' എന്ന പദത്തെ “ജീവിതചക്രം” എന്നു ശാങ്കരഭാഷ്യം 
വ്യാഖ്യാനിക്കുന്നു. കാമക്രോധലോഭമോഹാദികയംക്കു വിധേയരായി 
ജീവിക്കവേ തന്നെ പുണ്യപരിപാകത്താല്‍ ലളിതാദേവിയുടെ നേര്‍ക്കു മനസ്സു 
തിരിയുമ്പോഠം ബാഹ്യപുജാക്രമങ്ങാം സ്വീകരിച്ചു പൂജ നടത്തുന്നത്‌ 
ജീവിതവിജയത്തിനു സഹായിക്കും. യാഗം, ഹോമം, ക്ഷേത്രാരാധന 
എന്നിങ്ങനെ ബാഹ്യപുജാവിധികളാല്‍ ആരാധിക്കപ്പെടേണ്ടവാം എന്നു ഈ 
പക്ഷത്തില്‍ വ്യാഖ്യാനിക്കാം. 


സ്വീകരിക്കുന്ന ആരാധനാക്രമം ഏതായാലും ജഗജ്ജനനിയുടെ 
നേര്‍ക്ക്‌ മനസ്സ്‌ ഉന്മുഖമാകുന്നു എന്നതാണു പ്ര്രാനം. 


ഓം ലജ്ജാപദസമാരാധ്യായൈ നമഃ 


196 ലംപടാ 


താത്പര്യം, സാമര്‍ത്ഥ്യം എന്നിവയെ കുറിക്കുന്നതാണ്‌ ലംപടശബ്ദം. 
സൃഷ്ടിസ്ഥിതിസംഹാരരുപമായ പ്രപഞ്ചപ്രവര്‍ത്തനത്തില്‍ തത്പരയും 
സമര്‍ത്ഥയുമാണ്യ ദേവി എന്ന്‌ ഒരു വ്യാഖ്യാനം. ഭക്തരുടെ ആരാധന കൊണ്ട്ട്‌ 
സന്തുഷ്ടയായി അവരെ തന്നിലേയ്ക്കു നയിക്കുന്നവാം, കര്‍മ്മങ്ങാംക്കു 
ഫലം നല്‍കുന്നതില്‍ താത്പര്യമുള്ളവാം എന്നും വ്യാഖ്യാനം. 


“രമണലംപടാ” എന്നു ലളിതാസഹസ്രനാമത്തില്‍ ദേവിയെ സ്തുതി 
ക്കുന്നുണ്ട്‌. ആ നാമത്തിന്‍െറ അര്‍ത്ഥം അധ്യാഹരിച്ചു്‌ ശ്രീപരമേശ്വരനില്‍ 
മാത്രം തത്പര ആയവാം എന്നും വ്യാഖ്യാനിക്കാം. 


"ലം" എന്നതു്‌ പൃഥ്വീവാചകമായ ബീജമന്ത്രമാണ്റ്‌. “പടം” എന്നതിന്ന്‌ 
ആവരണം എന്നര്‍ത്ഥം. “ലം” എന്ന ബീജാക്ഷരം കൊണ്ട്‌്‌ പൃഥ്വീതത്ത്വാ 
ത്മകമായ ജഗത്തിനെയും പടശബ്ദം കൊണ്ട്‌്‌ ആവരണശക്തിയായ 
മായയേയും കുറിക്കുന്നു എന്നു ശാങ്കരദാഷ്യം. ജഗദ്രൂപത്തില്‍ കാണപ്പെടുന്ന 
മായാവരണം ലളിതാംബികയാണെന്നു്‌ ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. 
“അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ” എന്നു ഭഗവദ്ഗീത 
(5-15). ജഗദ്രൂപമായ പൃഥ്വീതത്ത്വത്തില്‍ തന്നെ മറച്ചിരിക്കുന്നവഠം 
മഹാമായാസ്വരുപിണി. 


ഓം ലംപടായൈ നമഃ 


121 


ശ്രാലളിതാ(്രിശതര്‍ 


197. ലകുലേശ്വരീ 


ലകുലത്തിന്യ ഈശ്വരി ആയവാം. കുലം ഏതില്‍ ലയിക്കുന്നുവോ 
അതു്‌ ലകുലം. “കു” എന്നതിനു പൃഥ്വി എന്നര്‍ത്ഥം. പൃഥ്വി ജഗത്തിനെ 
പ്രതിനിധീകരിക്കുന്നു. ജഗത്ത്‌ ഏതില്‍ ലയിക്കുന്നുവോ അതു കുലം. മായയാ 
കുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യം കുലം. കുലം ഏതില്‍ ലയിക്കുന്നു 
വോ അതു ലകുലം.അതിന്റ്‌ ഈശ്വരി ആയവാം. ജഗത്‌ കാരണവും 
ജഗത്തിന്‍െറ ലയനസ്ഥാനവുമായ പരബ്രഹ്മം രൂപമായവാം ലകുലേശ്വരി. 
“കുഃ പൃഥിവ്യുപലക്ഷിത ജഗത്‌ ലീയതേ അസ്മിന്നിതികുലം 
മായോപാധികചൈതന്യം പ്രലയാധിഷ്ഠാനം........ ലീയമാനം. കുലം ലകുലം 
നിരുപാധികമിത്യര്‍ഥ”” എന്നു ശങ്കരഭാഷ്യം. 


“കുലം' എന്നതിന്‌ മൂലാധാരം തൊട്ട്‌ സഹ്രസാരം വരെയുള്ള 
കുണ്ഡലിനീപഥം എന്നും അര്‍ത്ഥം. ആധാരച്രക്രങ്ങളെയും അവയെ 
ബന്ധിക്കുന്ന സുഷുമ്ന, ഇഡ, പിംഗല എന്നീ നാഡികളെയും അവയില്‍ 
നിന്നു പിരിഞ്ഞ്‌ ശരീരമാകെ വ്യാപിക്കുന്ന നാഡീപടലികളെയും ഈ പദം 
ഉപലക്ഷിക്കുന്നു. കുലം ഏതില്‍ ലയിക്കുന്നുവോ അതു്‌ ലകുലം. 
ശരീരത്തിന്‍െറ, അഥവാ പിണ്ഡാണ്ഡത്തിന്‍െറ കേന്ദ്രമായി വര്‍ത്തിക്കുകയും 
ശരീരമാകെ വ്യാപിച്ച്‌ വിഷ്ണുരൂപത്തില്‍ സംരക്ഷിക്കുകയും ചെയ്യുന്ന 
കുണ്ഡലിനീചൈതന്യം ശരീരം നശിക്കുമ്പോഠം മൂലപ്രകൃതിയില്‍ 
ലയിക്കുന്നു. മൂലപ്രകൃതിക്കും ഈശ്വരിയായ പരാശക്തി എന്ന്‌ അര്‍ത്ഥം. 


ജഗത്തു നശിക്കുന്ന മഹാപ്രളയകാലത്തു സൃഷ്ടിക്കപ്പെട്ടതെല്ലാം 
ജലത്തില്‍ ലയിക്കുന്നു. ആ ജലം ദേവിയില്‍ ലയിക്കുന്നു. കുലത്തിന്‌ 
“സജാതീയഗണം' എന്നും അര്‍ത്ഥം. വൃക്ഷങ്ങളും ജീവികളും അഗ്നികളും 
ജലപാളികളും തേജസ്സുകളും എല്ലാം പരാശക്തിയില്‍ ലയിക്കുന്നു. എല്ലാ 
സജാതീയഗണങ്ങാംക്കും ലയസ്ഥാനമാകയാലും ലകുലേശ്വരി. 


ഓം ലകുലേശ്വര്യൈ നമഃ 


198. ലബ്ധമാനാ 

ലബ്ധമായ മാനത്തോടുകൂടിയവാം. മാനശബ്ദത്തിന്ട്‌ “പൂജ” 
എന്നര്‍ത്ഥമുണ്ട്‌. സര്‍വ്വരാലും പൂജിക്കപ്പെടുന്നവാം. വിദ്യ, ഐശ്വര്യം, സുഖം, 
തൃപ്തി, മോക്ഷം എന്നിങ്ങനെ വാസനാനുരൂപമായി ഓരോരുത്തര്‍ക്കും 
ഉണ്ടാകുന്ന ആഗ്രഹങ്ങം സാധിക്കുന്നതിനായി സ്തോത്രം, മന്ത്രം, ധ്യാനം, 


122 


ശ്രീലളിതാര്തിശത? 


യജ്ഞം തുടങ്ങിയ യോഗരീതികളെ അവലംബിഷ്ട്റ്‌ പലതരത്തില്‍ വ്യക്തികരം 
അര്‍പ്പിക്കുന്ന ആരാധന ദേവി സ്വീകരിക്കുന്നു എന്ന്‌ ലബ്ധ എന്ന പ്രയോഗം 
സൂചിപ്പിക്കുന്നു. ആരാധിക്കുന്നവര്‍ക്ക്‌ു ആഗ്രഹങ്ങഠം സാധിച്ചുകൊടുക്കുന്ന 
വളാണ്റ്‌ ലളിതാംബിക എന്നു പ്രസിദ്ധം. അപ്രകാരം പ്രസിദ്ധി ലഭിച്ചവാം 
എന്നും വ്യാഖ്യാനം. 


മാനത്തിന്റ്‌ പരിമാണം, അളവ്‌ എന്നും അര്‍ത്ഥം. അരൂപമായ 
മഹാചൈതന്യത്തെ അളക്കാനാവില്ല. ആ നിലയ്ക്ക്‌ പരാശക്തിയായ 
ലളിതാംബിക മാനങ്ങാംക്ക്‌ അതീതയാണ്‌്‌. ഈ ലോകത്തുള്ള എല്ലാ 
വസ്തുക്കളും ജീവികളും ദേവീസ്വരൂപമാണ്്‌. ദൃശ്യപപഞ്ചത്തില്‍ 
ചേതനാചേതനങ്ങളായി കാണപ്പെടുന്നവയെ രൂപാദികളായ ഗുണങ്ങഠം 
തോതാക്കി മാനം ചെയ്യാന്‍ കഴിയും. അളക്കാനാകാത്ത പരാശക്തി വസ്തു 
ക്കളായും ജീവികളായും രൂപം കൊള്ളുമ്പോഠം അളവുള്ളതായിത്തീരുന്നു. 
“ലബ്ധമാന'യായ ദേവിയാണു പ്രപഞ്ചം. പ്രപഞ്ചത്തെ ആധാരമാക്കിയേ 
നമുക്ക്‌ മാനാതീതയായ ദേവിയെ സങ്കല്പിക്കാന്‍ കഴിയു. 


മാനശബ്ദത്തിന്റ്‌ അഭിമാനം അഹങ്കാരം എന്നും അര്‍ത്ഥം. 
ജീവികളായും വസ്തുക്കളായും രൂപം കൊള്ളുമ്പോം നാമം, രൂപം, രസം, 
ഗന്ധം തുടങ്ങിയ ഗുണങ്ങളുണ്ടാകും. ആ ഗുണങ്ങാം തന്‍േറതാണെന്ന 
ബോധവും പലപ്പോഴും പ്രബലമാകും. ശരീരത്തെ താനെന്നു ധരിക്കുന്ന 
ആത്മാവ്‌ ഉദാഹരണം. അപ്രകാരമുള്ള മാനം സ്വീകരിക്കുന്നത്‌ 
മായാവച്ഛന്നമായ പരമചൈതന്യം തന്നെയാണ്‌. അപ്രകാരമുള്ള 
അഭിമാനവും അഹങ്കാരവും സ്വീകരിച്ചവാം എന്നും വ്യാഖ്യാനിക്കാം. 


ഓം ലബ്ധമാനായൈ നമഃ 


199. ലബ്ധരസാ 


ലബ്ധമായ രസത്തോടുകൂടിയവാം. രസത്തിന്‌ പല അര്‍ത്ഥങ്ങളുണ്ട്‌. 
അവയെല്ലാം പ്രകൃതത്തില്‍ യോജിക്കും. എല്ലാ രസവും ആനന്ദം 
നല്‍കുന്നതാണ്‌. പരമാനന്ദം പ്രാപിച്ചവഠം. സദാശിവനുമായി ഐക്യം 
പ്രാപിച്ചിരിക്കുന്ന ലളിതാദേവി ആനന്ദമയിയാണ്്‌. “രസോ വൈ സഃ രസം 
ഹ്യേവായം ലബ്ധ്വാ നന്ദീ ഭവതി'” എന്നു തൈത്തീരിയോപനിഷത്തു. 


അനുഭൂതിതലത്തില്‍ ചിന്തിച്ചാല്‍ നവരസങ്ങളും ലഭിച്ചവഠം എന്നു 
വ്യാഖ്യാനം. ശൃംഗാരം, വീരം, കരുണം, അദ്ഭുതം, ര്ദ്രം, ഭയാനകം, ബീഭത്സം, 


123 


ശ്രീലളിതാത്രിശത? 


ഹാസ്യം, ശാന്തം എന്നിവ നവരസങ്ങാം. ഇവയ്ക്ക്‌ യഥാക്രമം രതി, ഉത്സാഹം, 
ശോകം, വിസ്മയം, ക്രോധം, ഭയം, ജുഗുപ്സ, ഹാസം, ശമം എന്നു 
സ്ഥായിഭാവങ്ങഠം. ഇവ യഥാര്‍ത്ഥജീവിതത്തില്‍ അനുഭവങ്ങളാണ്‌. 
കലയില്‍ ഇവയില്‍ നിന്നെല്ലാം ഉണ്ടാകുന്നത്‌; ആനന്ദമാണ്‌. കലകളിലെ 
രസം അനുഭവിക്കുന്നവാം, കലകളില്‍ രസമായി വര്‍ത്തിക്കുന്നവാം എന്നു 
വ്യാഖ്യാനം. 


നാവുകൊണ്ടു തിരിച്ചറിയേണ്ട മധുരം, കടു, അമും തുടങ്ങിയവയെയും 
രസശബ്ദം കുറിക്കുന്നു. ഭോജ്യവസ്‌ തുക്കളില്‍ വേണ്ടവിധത്തില്‍ 
ചേരുമ്പോഠം ഇവ ഭക്ഷണത്തിനു രുചി ഉണ്ടാക്കുന്നു. ആത്യന്തികമായി ഈ 
രസങ്ങളും നല്‍കുന്നത്‌ ആനന്ദം തന്നെയാണ്റ്‌. ഭക്തന്മാര്‍ ആദരപൂര്‍വ്വം 
അര്‍പ്പിക്കുന്ന നൈവേദ്യങ്ങഠം കാരുണ്യപൂര്‍വം സ്വീകരിച്ച്‌ അവയുടെ രസം 
സ്വീകരിച്ചവാം എന്നും ആ അര്‍പ്പണത്തിനു പ്രേരകമായ ഭക്തിരസം 
ഉഠംക്കൊള്ളുന്നവാം എന്നും നാമത്തിന്‌ അര്‍ത്ഥം. 


വൈഷ്ണവതന്ത്രങ്ങളില്‍ ഭക്തിയുടെ അഞ്ചു തലങ്ങളെ രസങ്ങളായി 
പറയാറുണ്ടു്‌. ശാന്തി, ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം എന്നിവ. 
ഉപാസകന്‌ ഭഗവാന്‍െറ നേര്‍ക്കുള്ള മനോഭാവത്തെ ഇവ കുറിക്കുന്നു. 
വികാരങ്ങളടങ്ങി ഇന്ദ്രിയപ്രവര്‍ത്തനങ്ങാം നിയ്യ്ത്രണവിധേയമായി ഭഗവാനെ 
സ്വീകരിക്കാന്‍ മനസ്സ്‌ സജ്ജമാകുന്ന അവസ്ഥ ശാന്തി. ഉപാസൃശക്തിയുടെ 
ദാസനാണ്‌ താനെന്ന ഭാവം ദാസ്യം. ഉപാസ്യചൈതന്യത്തെ സഖിയായി 
കരുതുന്ന ഭാവം സഖ്യം. താന്‍ പിതാവോ, മാതാവോ, പിതാമഹനോ 
ആചാര്യനോ ആണെന്നും ഉപാസ്യചൈതന്യം തന്‍െറ സ്നേഹവാത്സല്യങ്ങഠം 
അര്‍ഹിക്കുന്ന ശിശുവാണെന്നുമുള്ള ഭാവം വാത്സല്യം. ഈ ഭാവങ്ങളെല്ലാം 
അസ്തമിച്ച്‌ കേവലമായ ആനന്ദം നല്‍കുന്ന ഐക്യഭാവനയില്‍ മനസ്സ്‌ 
എത്തിച്ചേരുന്ന അവസ്ഥ മാധുര്യം. ഈ അഞ്ചവസ്ഥകളിലും ഉപാസക 
നുണ്ടാകുന്ന അനുഭൂതിയാണ്‌ രസം. തന്‍െറ ഭക്തര്‍ ഓരോ പടികളായി 
കടക്കുമ്പോഠം ദേവി ആ രസം ഉഠാക്കൊള്ളുന്നതിനാലും “ലബ്ധരസാ' 
എന്നു നാമം. 


ഓം ലബ്ധരസായൈ നമഃ 


200. ലബ്ധസമ്പത്സമുന്നതിഃ 


സമ്പത്തിന്‍െറ സമുന്നതിയെ പ്രാപിച്ചവാം. സമ്പത്തായി കണക്കാ 
ക്കുന്ന ഏതിനും ഒരു പ്രയോജനമേയുള്ളു. “ആനന്ദം. ആനന്ദം നല്‍കാത്ത 


124 


ശ്രീലളിതാധതിശത? 


ഒന്നിനെയും സമ്പത്തായി കണക്കാക്കാറില്ല. ആനന്ദത്തെ ക്കുറിച്ചുള്ള 
അവബോധത്തില്‍ സാധാരണയായി ആളുകാംക്കു പിഴവു പറ്റിക്കാണുന്നു. 
ഇന്ദ്രിയങ്ങാംക്ക്്‌ താത്‌ കാലികമായുണ്ടാകുന്ന തൃപ്തിയെ ലോകം 
ആനന്ദമെന്നു തെറ്റായി ധരിക്കുന്നു. പരമമായ ആനന്ദം ബ്രഹ്മസായു 
ജയമാണ്‌. പരപ്രഹ്‌ മസ്വരൂപിണിയായ ലളിതാംബിക ഏതെങ്കിലും 
സമ്പത്തിന്‍െറ സമുന്നതിയെ പ്രാപിച്ചവളാണെന്നറ്‌ എടുത്തു പറയേണ്ട 
കാര്യമില്ല. കാരണം, സമ്പത്തായികണക്കാക്കുന്നവയെല്ലാം അമ്മയുടെ 
വിഭൂതികളുടെ അല്പാംശങ്ങാം മാത്രമാണു്‌. ധനധാന്യാദികളെയോ, 
കനകരത്താദികളെയോ, ജ്ഞാനത്തെയോ. ആരോഗ്യത്തെയോ സമ്പത്തായി 
കണക്കാക്കിയാലും ദേവിക്ക്‌ അവ ലഭിച്ചു എന്നു പറയുന്നതില്‍ അര്‍ത്ഥമില്ല. 


ഈ നാമത്തെ ഉപാസകപക്ഷത്തില്‍ നിന്നു വ്യാഖ്യാനിക്കുന്നത്്‌ ഉചിതം. 
ദേവിയുടെ കരുണാകടാക്ഷത്തിനു പാത്രമാകുന്ന ഭാഗ്യവാന്‌ എല്ലാ 
സമ്പത്തുകളുടെയും പരമപദം അനായാസേന ലഭിക്കും. ഭാതിക 
സമ്പത്തുകളാണ്്‌ അയാരം ആഗ്രഹിക്കുന്നതെങ്കില്‍ അതും കാലക്രമത്തില്‍ 
ശാശ്വതമായ ചിദാനന്ദാനുഭൂതിയും ഉണ്ടാകും. ഏതുവിധത്തിലുള്ള ഉപാസ 
നാരീതിസ്വീകരിച്ചാലും ജഗജ്ജനനിയുടെ നേര്‍ക്കു മനസ്സുതിരിഞ്ഞാല്‍ 
മാത്രം മതി. സര്‍വസമ്പത്തുകളുടെയും സമുന്നതി സ്വാഭാവികമായി ലഭിക്കും. 


“അഹം ക്രതുരഹം യജ്ഞഃ? സ്വധാഹമഹമാഷധശം 
മദ്ര്ത്രോ7ഹ മഹമേവാജ്യമഹമഗ്നിരഹം ഹുതം 
പിതാഹമസ്യജഗതോ മാതാ ധാതാ പിതാമഹ? 

വേദ്യം പവിര്രമോങ്കാര ജക്സാമയജുരേവച 
ഗതിരീഭരീതാ പ്രഭുഃ സാക്ഷീ നിവാസ്‌? ശരണം സുഹൃത്‌ 
പ്രഭവ? പ്രലയ? സ്ഥാനം നിദാനം ബീജമവ്യയം 
തപാമ്യഹമഹം വരിഷം നിഗൃഹ്ണാമ്യുത്സ്യജാമി? ച 
അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമര്‍ജ്ജുന 


രീത. , 16 - 29) 


(ക്രതുവും യജ്ഞവും പിതൃക്കഠംക്കുള്ള അന്നവും ഓഷധവും മന്ത്രവും 
ഹോമ്രദ്രവ്യവും അതു സ്വീകരിക്കുന്ന അഗ്നിയും ഹവനക്രിയയും 
പിതാമഹനും കര്‍മ്മഫലദാതാവും ഞാന്‍ ആകുന്നു. അറിയപ്പെടാന്‍ 
യോഗ്യമായതും ശുദ്ധമായുള്ളതും ഞാന്‍ തന്നെ. ഞാന്‍ തന്നെയാണു്‌ 
ഓങ്കാരവും ഒക്ക, യജുസ്സ്‌, സാമം അഥര്‍വം എന്നീ വേദങ്ങളും. കര്‍മ്മഗതിയും, 


125 


ശ്രീലളിതാശ്രിശത? 


ഭരിക്കുന്നവനും യജമാനനും സാക്ഷിയും സര്‍വത്തിനും ആധാരവും ശരണവും 
ഞാന്‍ തന്നെ. സുഹൃത്തും ഉത്പത്തിയും ലയവും സ്ഥാനവും നിധാനവും 
നാശമില്ലാത്ത കാരണവും ഞാന്‍ തന്നെ. ആദിത്യരുപത്തില്‍ തപിപ്പിക്കുന്നതും 
മേഘങ്ങളുണ്ടാക്കി വര്‍ഷിക്കുന്നതും ഞാനാണ്‌. അമൃതവും മൃത്യുവും 
സത്തും അസത്തും ഞാന്‍ തന്നെയാണു്‌). എന്ന്‌ ഭഗവദ്രൂപത്തില്‍ ദേവിതന്നെ 
അരുളിചെയ്തിട്ടുണ്ടു്‌. എല്ലാ സമ്പത്തിന്‍െറയും പരമോന്നതി ലോക 
മാതാവാണെന്നു നാമത്തിനര്‍ത്ഥം. 
ഓം ലബ്ധസമ്പത്സമുന്നത്യ്യെ നമഃ 
ശ്രീ പഞ്ചദശാക്ഷരീമന്ത്രത്തിന്‍െറ പത്താമത്തെ അക്ഷരമായ ലകാരം 


കൊണ്ടുതുടങ്ങുന്ന ഇരുപതുനാമങ്ങാം കഴിഞ്ഞു. പതിനൊന്നാമത്തെ 
അക്ഷരമായ “ഫ്രീം'കൊണ്ടു തുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


201. പഫ്രീംകാരിണീ 


പഞ്ചദശാക്ഷരീമന്ത്രത്തിന്‍െറ പതിനൊന്നാമത്തെ അക്ഷരവും 
കാമരാജകൂടത്തിന്‍െറ അന്ത്യാക്ഷരവും ആയ ഫ്രീംകാരം രൂപമായവാം. 


ഓം ഫ്രീംകാരിണ്യൈ നമഃ 


202. ഫ്രീംകാരാദ്യാ 


ഹ്രീംകാരത്തിന്റ്‌ ആദിയായുള്ളവാം, ഫ്രീംകാരത്തിന്‍െറ ആദിയായു 
ആളവാം എന്നു രണ്ടു തരത്തില്‍ ഈ നാമത്തെ വ്യാഖ്യാനിക്കാം. 
നാമരുപങ്ങാംകൊണ്ടു വിവക്ഷിക്കാവുന്ന ജഗത്തിന്‍െറ രൂപം കൈക്കൊ 
ള്ളുന്നതിനു മുമ്പുള്ളവാം'” പരപബ്രഹ്മസ്വരൂപിണി എന്ന്‌ ആദ്ൃപക്ഷത്തില്‍ 
അര്‍ത്ഥം. പ്രകാശാത്മകമായ പരബ്രഹ്മത്തില്‍ സ്വാഭാവികമായി “വിമര്‍ശം 
എന്ന സ്ഫുരണം ഉണ്ടായി എന്നും അതില്‍ നിന്നു ജഗത്ത്‌ ഉണ്ടായി എന്നും 
ആ വിമര്‍ശം തന്നെ ജഗത്തിനെ നിലനിറുത്തുകയും സംഹരിക്കുകയും 
ചെയുന്നു എന്നും ആചാര്യമതം. ഓങ്കാരം, ശ്രീംകാരം തുടങ്ങിയ 
മന്ത്രബീജാക്ഷരങ്ങളും വിമര്‍ശത്തിനു ശേഷമേ രൂപം കൊള്ളുകയുള്ളു. 
ഹ്രീംകാരം പ്രണവം എന്നിവയ്ക്കും ആദ്യയായ പരാശക്തിയാകയാല്‍ 
ഹ്രീംകാരാദ്യാ. 


്രീംകാരത്തെ പലഘടകങ്ങളായി പിരിക്കാം. ശബ്ദശാസ്ത്രതത്വങ്ങഠം 
ഉപയോഗിച്ച്‌ പിരിച്ചാല്‍ ഹകാരം, രേഫം, രണ്ട്‌ ഇകാരങ്ങളായി പിരിക്കാവുന്ന 
ഈകാരം, അനുസ്വാരം, നാദം, എന്ന്‌്‌ അഞ്ചുഘടകങ്ങാം ഫ്രീംകാര 


126 


ശ്രീലളിതാധ്രിശത? 


ത്തിനുണ്ടു്‌. മ്രത്രഘടനയില്‍ സൂക്ഷ്മ സൂക്ഷ്മതര സൂുക്ഷ്മതമരൂപത്തില്‍ 
എട്ടു വര്‍ണ്ണങ്ങാം ഫ്രീംകാരത്തില്‍ അന്തര്‍ഭവിക്കുന്നു. മ്രന്തഘടന 
ഗുരുമുഖത്തുനിന്നറിയേണ്ടതാകയാല്‍ ഉപരിചര്‍ച്ച ഇവിടെ ഉാംപ്പെടുത്തു 
ന്നില്ല. ഇവയില്‍ ആദ്യവര്‍ണ്ണമായ ഹകാരം രൂപമായവരം എന്നു്‌ 
നാമത്തിനര്‍ത്ഥം. പ്രപഞ്ചത്തെ പ്രതിനിധാനം ചെയുന്ന ഫ്രീംകാരത്തിന്‍െറ 
ആദ്യവര്‍ണ്ണം എന്നു സാമാന്യമായി പറയാം. ബ്രഹ്മരുപത്തില്‍ നില 
നില്ക്കെത്തന്നെ പ്രപഞ്ചരൂപം കൈക്കൊള്ളുന്ന വിവര്‍ത്തപ്രക്രിയയുടെ 
ആരംഭം ആണ്ട്‌ ഹകാരം കുറിക്കുന്നതെന്നു വിവക്ഷ. സൃഷ്ടിക്കു 
കാരണമായവാം. 


ഓം പഫ്രീംകാരാദ്യായൈ നമഃ 


203. ഫ്രീംമധ്യാ 


മുന്‍ നാമത്തിന്‍െറ തുടര്‍ച്ചയായി വ്യാഖ്യാനിക്കേണ്ട നാമം. 
ഫ്രീംകാരത്തിന്‍െറ മധ്യമായി വര്‍ത്തിക്കുന്നവാം. പ്രപഞ്ചത്തിന്‍െറ 
രൂപീകരണത്തിന്‍െറ തുടക്കമാണ്‌ മുന്‍നാമം കുറിച്ചത്‌. സാമാന്യവ്യവ 
ഹാരത്തില്‍ സൃഷ്ടിശക്തി. സ്ഥിതിശക്തിക്കു കാരണമായവാം. 


സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ ഓരോ വസ്തുവിലും 
വ്യക്തിയിലും ഒരേ കാലത്തു നടക്കുന്ന പ്രക്രിയകളാണ്‌. ഉണ്ടാകുക, 
നിലനില്‍ക്കുക, നശിക്കുക എന്നിവയുടെ സമഗ്രഭാവമാണു സ്ഥിതി. 
മാറ്റമില്ലാത്ത സ്ഥിതിയില്ല. ബ്രഹ്മാണ്ഡങ്ങളിലായാലും ഭൂമി തുടങ്ങിയ 
ചെറുഘടകങ്ങളിലായാലും പ്രാണിയുടെ ശരീരത്തിലായാലും പുതുതായി 
ഘടകങ്ങാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉള്ളവ നശിച്ചുകൊണ്ടുമിരിക്കുന്നു. 
ഉത്പത്തിയും നാശവും അനുസ്യൂതമായി നടക്കുന്ന പ്രകിയയാണു സ്ഥിതി. 
മനുഷ്യശരീരത്തെ ഉദാഹരണമായി പരിശോധിച്ചാല്‍ ഈ ആശയം 
വ്യക്തമാകും. 


ആഹാരത്തിലൂടെയും പ്രാണവായുവിലൂടെയും പ്രകാശത്തിലൂടെയും 
ലഭിക്കുന്ന ചൈതന്യം ഉപയോഗിച്ചു ശരീരസ്ഥമായ ജീവശക്തി പുതിയ 
കോശങ്ങളും സ്തരങ്ങളും കലകളും പേശികളും നിരന്തരമായി സൃഷ്ടിച്ചു 
കൊണ്ടേ ഇരിക്കുന്നു. സമാന്തരമായി പഴയ കോശങ്ങളും സ്തരങ്ങളും. 
കലകളും പേശികളും നശിച്ചുകൊണ്ടുമിരിക്കുന്നു. ഈ പ്രവര്‍ത്തനം 
നടക്കുന്നിടത്തോളം കാലമേ പ്രാണി ജീവിച്ചിരിക്കുന്നുള്ളു. ഈ ഘട്ടത്തെ 
സ്ഥിതി എന്നു പറയാം. ലോകങ്ങളുടെയും ബ്രഹ്മാണ്ഡങ്ങളുടെയും കഥ 


127 


ശ്രീലളിതായതിശത? 


ഇതു തന്നെ. സസ്യങ്ങളും പ്രാണികളും ജഡവസ്തുക്കളും ഭൂമിയില്‍ 
തുടര്‍ച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കെ ഉണ്ടായിരുന്നവ നശിച്ചുകൊണ്ടു 
മിരിക്കുന്നു. ഭൂമി ഉള്ളിടത്തോളം ഈ പ്രവര്‍ത്തനം തുടരും. 


ഇത്രയും വിവരിച്ചത്‌ ഫ്രീംകാരം കുറിക്കുന്ന സൃഷ്ടിസ്ഥിതിലയങ്ങാം 
അനാദ്യന്തമായ ചൈതന്യപ്രവര്‍ത്തനത്തെ കുറിക്കുന്നു എന്നു കാണി 
ക്കാനാണ്‌. സ്ഥിതി എന്നു വ്യവഹരിക്കപ്പെടുന്ന സൃഷ്ടിലയങ്ങളുടെ 
നിരന്തരതയെ ഫ്രീംകാരമധ്യമായും അതിനു കാരണമായ ചൈതനൃത്തെ 
ലളിതാംബികയായും ഈ നാമം അവതരിപ്പിക്കുന്നു. 


ഓം ഫ്രീംമധ്യായൈ നമഃ 


204. ഫ്രീംശിഖാമണിഃ 


ഹ്രീംകാരം ചുഡാരത്നമായുള്ളവാം. പഫ്രീംകാരത്തിനു ചൂഡാമണി 
ആയുള്ളവാം എന്നും വിഗ്രഹിക്കാം. 


മ്രന്തങ്ങാം നിരവധിയാണ്റ്‌. മ്ര്തബീജാക്ഷരങ്ങളും പലതുണ്ട്‌. 
മന്ത്രങ്ങളെ ദേവിയുടെ ആഭരണങ്ങളായി കല്പിച്ചാല്‍ അവയില്‍ 
സര്‍വശ്രേഷ്ഠമായുള്ളത്റ്‌ ര്രീംകാരമാണെന്ന്റ്‌ ആലങ്കാരികപ്രയോഗം. 
കാല്‍ച്ചിലമ്പുതൊട്ടു്‌ കാഞ്ചി, ഹാരങ്ങാം, അംഗദകേയുരാദികരം, 
കര്‍ണ്ണാഭരണങ്ങഠം, നാസാഭരണം തുടങ്ങി ആഭരണങ്ങാം പലതുണ്ടെങ്കിലും 
ശിരസ്സില്‍ അണിയുന്നത്‌ ചുഡാമണിയാണ്്‌. അതുകൊണ്ടു തന്നെ അത്‌ 
ആഭരണങ്ങളില്‍ സര്‍വപ്രധാനമാകുന്നു. അതുപോലെ മന്ത്രബീജാക്ഷര 
ങ്ങളില്‍ സൃഷ്ടിസ്ഥിതിലയാത്മകവും സര്‍വപ്രപഞ്ചപ്രതീകവും പര 
ബ്രഹ്മത്തെ കുറിക്കുന്നതുമായ ഫ്രീംകാരം സര്‍വശ്രേഷ്ഠമാണെന്നു 
സൂചിപ്പിക്കുന്നു. 


ഫ്രീംകാരത്തെ മൂര്‍ത്തിമത്തായി കല്‍പിക്കുന്നതാണ്ട്‌ രണ്ടാമത്തെ വ്യാ 
ഖ്യാനം. ഫ്രീംകാരം സര്‍വജഗത്തിന്‍െറയും പ്രതീകമാണ്‌. ജഗത്തിനാധാരം 
ബ്രഹ്മമാണ്‌. ഫ്രീംകാരത്തിനു പലഘടകങ്ങളുള്ളതില്‍ “ഈം' കേന്ദ്രമായി 
കല്പിക്കുന്നു. ഈം എന്നതിലെ അവസാന ഘടകം നാദമാണ്‌. 
നാദാധാരമായ ഈകാരമായി, ഫ്രീംകാരത്തിന്‍െറ ചൈതന്യമായി വര്‍ത്തിക്കു 
ന്നവാം എന്ന്‌ ഈ പക്ഷത്തില്‍ വ്യാഖ്യാനം. ചേതനാചേതനരുപമായ 
ജഗത്തിനെയാകെ മരിക്കുന്ന ബ്രഹ്മചൈതന്യമായി, ഫ്രീംകാരമന്ത്ര 
ശരീരത്തിന്റ ചുഡാമണിയായി വര്‍ത്തിക്കുന്നവാം. 


128 


ശ്രിീലളിതാത്രിശത? 


ഫ്രീംകാരമന്ത്രമോ ഫ്രീംകാരം ചേര്‍ന്ന മ്രന്രങ്ങളോ ജപിക്കുന്നവര്‍ക്കു്‌ 
സതൃജ്ഞാനാനന്ദരുപമായി സാക്ഷാത്കരിക്കാവുന്ന രത്നഭൂതചൈതന്ൃ 
മാണ്‌ ലളിതാംബിക എന്ന്‌ ഉപാസകപക്ഷത്തില്‍ ഫലിതാര്‍ത്ഥം. 


ഓം ഫ്രീംശിഖാമണയേ നമഃ 


205. ഫ്രിംകാരകുണ്ഡാഗ്നിശിഖാ 


ഹ്രീംകാരമാകുന്ന ഹോമകുണ്ഡത്തില്‍ കത്തുന്ന അഗ്നിയുടെ ശിഖ 
ആയുളളവാം. ഫ്രീംകാരത്തെ ഹോമകുണ്ഡമായും ലളിതാംബികയെ ആ 
ഹോമകുണ്ഡത്തില്‍ ജ്വലിക്കുന്ന അഗ്നിശിഖയായും കല്‍പിക്കുന്ന അലങ്കാര 
പ്രയോഗം. 


വിധിപ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഹോമകുണ്ഡത്തില്‍ അഗ്നി 
ജ്വലിപ്പിച്ചു വൈദികമന്ത്രങ്ങളുടെ ഉച്ചാരണത്തോടെ അര്‍പ്പിക്കപ്പെടുന്ന 
ഹവിസ്റിനെ അഗ്നി തന്‍െറ ജ്വാലാമുഖങ്ങഠം കൊണ്ടു ഏറ്റുവാങ്ങി ദേവ 
ന്മാര്‍ക്ക്‌ എത്തിക്കുന്നുവെന്നും ഹവിര്‍ഭാഗം സ്വീകരിച്ചു തൃപ്തരായ ദേവന്മാര്‍ 
യാഗം നടത്തിയ ആളിന്‍െറ ആഗ്രഹമനുസരിച്ചുള്ള പുരുഷാര്‍ത്ഥങ്ങാം നല്‍കി 
അനുഗ്രഹിക്കുന്നുവെന്നുമാണ്‌്‌ യാഗത്തെക്കുറിച്ചുള്ള സങ്കല്പം. 


യാഗത്തിനെറ ചടങ്ങുകളും ഉപയോഗിക്കുന്ന മ്ൃരന്തങ്ങളും എന്തൊക്കെ 
ആയാലും ഹവിസ്സു സ്വീകരിച്ച്‌ ദേവന്മാര്‍ക്കു എത്തിക്കുന്ന അഗ്നി 
ശിഖകളാണ$്‌ യാഗം നടത്തുന്ന ആളിന്‍െറ ഉദ്ദേശസാദ്ധ്യത്തിന്‌ 
ഉപകാരപ്പെടുന്നതു. ദേവ്യുപാസകന്‍െറ ആഗ്രഹങ്ങാം സാധിച്ചുകൊടുക്കു 
ന്നവാം എന്ന്‌ ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. ദേവ്യുപാസകന്‍ ഉപയോഗി 
ക്കുന്നതു സ്തോത്രങ്ങളായാലും മന്ത്രങ്ങളായാലും ഫ്രീംകാരം അവയില്‍ 
ഉണ്ടാകും. ഫ്രീംകാരം ജപിക്കുമ്പോഠം ഉദ്ദിഷ്ടകാര്യങ്ങാം ഉപാസകനു നേടാന്‍ 
കഴിയും. ഉപാസകന്‌ അഭിലാഷങ്ങാം നല്‍ക അനുഗ്രഹിക്കുന്നവാം. 


ഹോമകുണ്ഡവും അഗ്നിയും സമിത്തും ഹവിസ്സുമൊക്കെ പ്രതീകങ്ങഠം 
മാത്രമാണെന്നും അഗ്നികുണ്ഡവും അഗ്നിയും യാഗത്തിന്‍െറ ചടങ്ങുകളും 
ഉള്ളിലാണുവേണ്ടതെന്നും ആചാര്യന്മാര്‍ വിശദീകരിക്കുന്നുണ്ടുു്‌. 

““അന്തര്‍നിരന്തരനിരിന്ധനമേധമാനേ 

മോഹാന്ധകാരപരിപന്ഥിനി സംവിദഗ്നൌ 

കസ്മിശ്ചിതദ്ഭുതമര?ചിവികാസഭുമൌ 

വിശ്വം ജുഹോമി വസുധാദിശിവാവസാനം ”” 


129 


ശ്രിലളിതാധതിശത? 


(ഉള്ളില്‍ ണടവിടാതെ ഇന്ധനമില്ലാതെ ജ്വലിക്കുന്നതും അജ്ഞാന 
മാകുന്ന അന്ധകാരത്തിനു ശത്രുവായുള്ളതുമായ ചിദഗ്നിയില്‍ വസുധ 
തുടങ്ങി ശിവപര്യന്തമായ വിശ്വത്തെ ഞാന്‍ ഹോമിക്കുന്നു). 


ഈ ആശയം സ്വീകരിച്ചാല്‍ ഫ്രീംകാരരുപമായ ഹോമകുണ്ഡം 
ചിത്താണറ്‌. അതിലെ അഗ്നിശിഖ ശുദ്ധജ്ഞാനവും. ശുദ്ധജ്ഞാനരൂപിണി 
എന്നു നാമത്തിന്‌ അര്‍ത്ഥം കല്പിക്കാം. 


ഓം ഫ്രീംകാരകുണ്ഡാഗ്നിശിഖായൈ നമഃ 


206. ഫ്രീംകാരശശിചന്ദ്രികാ 


(രീംകാരമാകുന്ന ചന്ദ്രനില്‍ ചന്ദ്രികയായവാം. പഫ്രീംകാരത്തെ 
ചന്ദ്രനായി കല്‍പിക്കുന്ന അലങ്കാരപ്രയോഗം. ചന്ദ്രനില്‍ നിന്നു പ്രസരിക്കുന്ന 
ശീതാംശുക്കഠം ഭൂമിയെ കുളുര്‍പ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയുന്നു. 
ചന്ദ്രന്‍െറ കിരണങ്ങഠം സസ്യങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നു. സസ്യങ്ങാം 
പുഷ്‌ ടിപ്പെടുമ്പോഠം സ്വാഭാവികമായി എല്ലാ ജീവികംക്കും പുഷ്ടി 
ഉണ്ടാകുന്നു. 


ഹ്രീംകാരം ദേവീസ്വരുപമാണ്റ. “താപ്രതയാഗ്നിസന്തപ്തസമാഫ്ലാദന 
ചന്ദ്രിക'യായി ലളിതാസഹ്രസനാമം ദേവിയെ വര്‍ണ്ണിക്കുന്നു. ്രീംകാരജപം 
കൊണ്ട്ട്‌ വ്യാവഹാരികതലത്തില്‍ ഉള്ള പ്രയോജനമാണ്‌ എല്ലാ വിധ 
താപങ്ങള.ല്‍ നിന്നുമുള്ള മോചനം. ്രീംകാരം ചന്ദ്രനാണ്‌. ആ ചന്ദ്രനില്‍ 
നിന്നു പ്രസരിക്കുന്ന ചന്ദ്രികയാണു ദേവി. 


ജപിക്കുന്നവര്‍ക്കും ശ്രവിക്കുന്നവര്‍ക്കും മനനം ചെയ്യുന്നവര്‍ക്കും എല്ലാ 
വിധതാപങ്ങളില്‍നിന്നും മോചനവും അനന്തമായ ആനന്ദവും നല്‍കുന്ന 
ചൈതന്യമായി ഫ്രീംകാരത്തില്‍ വര്‍ത്തിക്കുന്ന മഹാചൈതന്യം ദേവിയാണ്‌. 


ഓം ഫ്രീംകാരശശിചന്ദ്രികായൈെ നമഃ 


207. പഫ്രീംകാരഭാസ്‌കരരുചിഃ 


ഫ്രീംകാരമാകുന്ന ഭാസ്കരന്‍െറ പ്രഭാകിരണങ്ങളായി രൂപം പുണ്ടവാം. 
മുന്‍ നാമത്തില്‍ ഹ്രീംകാരത്തെ ചന്ദ്രനായി രൂപണം ചെയ്തു. ഈ നാമത്തില്‍ 
സൂര്യനായി രൂപണം ചെയ്തിരിക്കുന്നു. 


ഭാസശബ്ദത്തിന്പ്‌ കാന്തി എന്നര്‍ത്ഥം. കാന്തിയെ ചെയ്യുന്നവന്‍ 
ഭാസ്കരന്‍. ഭാസ്കരദഗവാന്‍െറ കിരണങ്ങാം ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു. 


130 


ശ്രീലളിതാശ്രിശത? 


ഭൂമിയില്‍ അഗ്നിയായും ച്രദ്രികയായും പകലിന്‍െറ പ്രകാശമായും 
വര്‍ത്തിക്കുന്ന ഈര്‍ജ്ജത്തിന്‍െറ സ്രോതസ്സ്‌ സൂര്യദേവനാണ്‌. മഴയ്ക്കും 
മഞ്ഞിനും ജ്ുതുദേദങ്ങാംക്കും കാരണവും സൂര്യദേവനാണ്‌. സൂര്യന്‍െറ 
ഉദയാസ്തമനങ്ങാം കാലനിയാമകപ്രവര്‍ത്തനമായിരിക്കുന്നു. അവിദ്യാരു 
പമായ അന്ധകാരത്തെ അകറ്റി ജീവികളുടെ ഉള്ളില്‍ ജ്ഞാനപ്രകാശ 
മുണ്ടാക്കുന്നത്്‌ സൂര്യതേജസ്സാണ്്‌. 


മേഘം കൊണ്ടു്‌ മറഞ്ഞിരിക്കുമ്പോഠം സൂര്യന്‍ അപ്രത്യക്ഷനാ 
ണെങ്കിലും സൂര്യപ്രകാശം അപ്പോഴും ഭൂമിയെ ചൈതന്യവത്താക്കുന്നു. 
അതുപോലെ അവിദ്യകൊണ്ടു മൂടിയ മനുഷ്യരുടെ ബുദ്ധിയും മനസ്സും 
ഫ്രീംകാരം ഉഠംക്കൊള്ളുകയോ ഫ്രീംകാരജപത്തിന്‌ ഉന്മുഖമാകുകയോ 
ചെയുന്നില്ലെങ്കില്‍ പോലും ഫ്രീംകാരരൂപിണിയായ ലളിതാംബികയുടെ 
കാരുണ്യം ചരവും അചരവുമായ എല്ലാത്തിനും ചൈതന്യമായി വര്‍ത്തിക്കുന്നു. 
മേഘപടലങ്ങാം കാറ്റുകൊണ്ട്‌ ഒഴിയുകയോ മേഘത്തിലെ ജലം വര്‍ഷിച്ചു 
മേഘം ശുഭ്രമാകുകയോ ചെയ്യുമ്പോഠം സൂര്യന്‍ പ്രത്യക്ഷനാകും. അതുപോലെ 
അജ്ഞാനവും തജ്ജന്യമായ പാപവും ഒഴിഞ്ഞ്‌ മനസ്സ്റ്‌ ശുദ്ധമാകുമ്പോഠം 
അതുല്യമായ തേജസ്സോടെ ഫ്രീംകാരരൂപിണിയായ പരാശക്തി ഉപാസ 
കന്‍െറ ഹൃദയാകാശത്തെ ദീപിപ്പിക്കും. ആ പ്രകാശത്തിന്‍െറ ഭാഗമായി 
മാറുന്ന ഉപാസകന്‍ വ്യക്തിഭാവം നശിച്ച്‌ ശാശ്വതാനന്ദരുപമായ കൈവല്യം 
നേടും. 


ഭാതികമായ സുഖവും ആത്യന്തികമായ പരമാനന്ദവും നല്‍കുന്ന 
ചൈതന്യമായി ഫ്രീംകാരത്തില്‍ സ്ഥിതിചെയ്ുയുന്നവാം. 


ഓം ഫ്രീംകാരഭാസ്്‌കരരുചയേ സമഃ 


208. ശ്ഹീംകാരാംഭോദചഞ്ചലാ 


്രീംകാരമാകുന്ന കാര്‍മേഘത്തില്‍ മിന്നല്‍പിണറായി വര്‍ത്തിക്കു 
ന്നവാം. 


ഹ്രീംകാരത്തെ കാര്‍മേഘമായി കല്‍പിക്കുന്നു. അംഭസ്സിനെ - ജലത്തെ 
ദാനം ചെയ്യുന്നത്‌ അംഭോദം - കാര്‍മേഘം. മേഘങ്ങാം പൊഴിക്കുന്ന ജലം 
ഭൂമിക്കു ജീവനമാണ്‌.. 


മേഘം അമൃതരൂപമായ ജലം വര്‍ഷിച്ചു? ഭൂമിയിലുള്ള സസ്യങ്ങളെയും 
ജീവികളെയും നിലനിറുത്തുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയുന്നു. 
ഹ്രീംകാരം ജപിക്കുന്നവര്‍ക്ക്‌ സര്‍വകാമങ്ങളും നല്‍കി അനുഗ്രഹിക്കുന്നു. 


131 


ശ്രീലളിതാസ്രിശത? 


ഈ പക്ഷത്തില്‍ ഫ്രീംകാരത്തിനും മേഘങ്ങഠാംക്കും തമ്മില്‍ സാമ്യം. 
സോദ്ദേശ്യമായി, മുഖ്യമായും ഭാതികമായ കാമനകളോടെ, ഫ്രീംകാരോ 
പാസന ചെയ്യുന്നവര്‍ക്കു ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകും. ഐശ്വര്യവും 
സമ്പത്തും കാമക്രോധാദികളെ വിളിച്ചുവരുത്തും. സ്വാഭാവികമായി 
അഹങ്കാരം കടന്നുവരും. അവിദ്യാരൂപമായ അജ്ഞാനം മനസ്സിനെ 
ഇരുളടഞ്ഞതാക്കും. അപ്പോഠം മേഘാവരണത്തെ ഭേദിക്കുന്ന മിന്നല്‍ക്കൊടി 
പോലെ ദേവീകാരുണ്യം ഉപാസകര്‍ക്കു നേര്‍വഴി കാട്ടാനായി ജ്വലിച്ചണയും. 
മിന്നലിന്‍െറ പ്രകാശം അല്പനേരത്തേയ്ക്കേ ഉള്ളുവെങ്കിലും അത്‌ 
തീരമാണ്‌, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതുമാണ്്‌. താന്‍ അനുഭ 
വിക്കുന്ന സുഖഭോഗങ്ങാം ദേവീകാരുണ്യത്തിന്‍െറ ഫലമാണെന്നു 
ബോധമുണ്ടാകുന്ന വിവേകിയായ ഉപാസകന്‍ ആ പ്രകാശം ഉഠംക്കൊണ്ട്‌ 
നിത്യവും നിരതിശയവുമായ ആനന്ദപ്രാപ്തിക്കു യത്നിക്കും. 


മിന്നല്‍ അല്പനേരം മാത്രം നിലനില്‍ക്കുന്നതാകയാല്‍ അതിന്‌ 
“ചഞ്ചല” “ചപല” എന്നൊക്കെ പര്യായമുണ്ടറ്‌. വിവേകിയായ ഉപാസകന്‍െറ 
മനസ്സില്‍ പ്രത്യക്ഷമാകുന്ന “ര്രീംകാരാംഭോദചഞ്ചല” ചപലയും ചഞ്ചലയു 
മല്ല. ആ മിന്നല്‍ക്കൊടിയുടെ പ്രകാശം ശാശ്വതമാണ്‌. ആഗമങ്ങാം അതിനെ 
“സ്ഥിരസൌദാമിനി” എന്നു നിര്‍ദ്ദേശിക്കുന്നു. പൊലിയാത്ത മിന്നല്‍പ്രകാശം. 
ആരംഭത്തില്‍ ചഞ്ചലയായി പ്രത്യ ക്ഷപ്പെടുന്നു ദേവീചൈതന്യത്തെ 
“സ്ഥിരസൌദാമിനി'യായി നിലനിറുത്താനുള്ള വിവേകപൂര്‍വമായ 
പ്രവര്‍ത്തനം നടത്തുന്ന ഫ്രീംകാരോപാസകന്‍ ദുഃഖസ്പര്‍ശമില്ലാത്ത ആനന്ദം 
അനുഭവിക്കുന്നു. ഭഭതികജീവിതത്തില്‍ വിജയവും പുരുഷാര്‍ത്ഥസമൃദ്ധിയും 
കൈവല്യവും അവനു സ്വാധീനമാകുന്നു. 


ഓം പഫ്രീംകാരാംഭോദചഞ്ചലായൈ നമഃ 


209. ഫ്രീംകാരകന്ദാങ്കുരികാ 


ഹ്രീംകാരമാകുന്ന കിഴങ്ങിന്‍െറ അങ്കുരമായവാം. ഫ്രീംകാരത്തെ 
കിഴങ്ങായും ദേവിയെ അതിന്‍െറ മുളയായും ആലങ്കാരികകല്‍പന. 


സസ്യങ്ങളുടെ വംശവര്‍ദ്ധന പലതരത്തിലാണ്‌. ചിലത്‌ വിത്തു 
മുളച്ചുണ്ടാകുന്നു. മറ്റു ചിലതു കിഴങ്ങില്‍ മുള പൊട്ടിയുണ്ടാകുന്നു. താമര, 
ചേമ്പു, ചേന, ഇഞ്ചി തുടങ്ങിയവ കിഴങ്ങില്‍നിന്നു മുളച്ചു ണ്ടാകുന്നവയാണ്റ്‌. 
വിത്തുമുളച്ചുണ്ടാകുന്ന സസ്ൃത്തിന്‍െറ വളര്‍ച്ചയ്ക്കു ആദ്യഘട്ടം മുതലേ 
ചുറ്റുപാടുകളില്‍ നിന്ന്‌ ആഹാരം സ്വീകരിക്കണം. കിഴങ്ങു മുളച്ചുണ്ടാകുന്ന 


132 


ശരിലളിതാധതിശത? 


സസ്യശിശുവിന്‌ ആവശ്യമായ ആഹാരം കിഴങ്ങില്‍ത്തന്നെ യുണ്ട്‌. കിഴങ്ങ്‌ല്‍ 
ഉണ്ടാകുന്ന മുള കിഴങ്ങില്‍ നിന്നു തന്നെ ആഹാരം സ്വീകരിച്ചു വളരും. 


മുള വളര്‍ന്ന്‌ ശാഖകളും ഇലകളും പൂക്കളും കായ്കളുമായി 
വിവര്‍ത്തിതമാകുന്നു. ഇലയും പൂവും കായും തടിയും കൊമ്പും എല്ലാം 
അങ്കുരത്തില്‍ അന്തര്‍ഹിതമായിരിക്കുന്നു. ഫ്രീംകാരമന്ത്രബീജം ഉപാസി 
ക്കുമ്പോഠം പ്രത്യക്ഷമാകുന്ന ദേവീചൈതന്യം ഉപാസകന്‌ അഷ്ടൈശ്വര്യ 
ങ്ങളായും ചതുര്‍വിധപുരുഷാര്‍ത്ഥങ്ങളായും പടര്‍ന്നു വളര്‍ന്ന്‌ പുഷ്പിച്ച്‌ 
അന്തത്തില്‍ കൈവല്യരൂപമായ ഫലം പ്രദാനം ചെയ്യുന്നു. 


ഹ്രീംകാരം സര്‍വവേദശാസ്ര്രസംധ്രഹരുപമായ ശുദ്ധജ്ഞാനകേന്ദ്ര 
മാണ്‌. അതിന്‍െറ അങ്കുരം വിവര്‍ത്ത്പപ്രകിയകൊണ്ട്‌ വേദങ്ങളായും 
ഉപനിഷത്തുകളായും ശാസ്ത്രങ്ങളായും പുരാണേതിഹാസങ്ങളായും 
അന്യമന്ത്രങ്ങളായും രൂപംകൊള്ളുന്നു. സര്‍വജ്ഞാനവും ഫ്രീങ്കാരോപാ 
സകന്ന്‌ ഉണ്ടാകും എന്നും സൂചന. 


ഓം ഫ്രീംകാരകന്ദാങ്കുരികായൈെ നമഃ 


210. പഫ്രീംകാരൈകപരായണാ 


ഹ്രീംകാരം ഏകപരായണമായുള്ളവാം. പരായണത്തിന്റ്‌ മുഖ്യമായ 
ആശ്രയം, അന്ത്യലക്ഷ്യം, സാരം, എന്നിങ്ങനെ ബന്ധപ്പെട്ട അര്‍ത്ഥങ്ങാം. 
ഫ്രീംകാരം ദേവിയുടെ ഏകപരായണമാണെന്ന്‌ നാമത്തിന്‌ അര്‍ത്ഥം. 
ദേവീപരമായ മന്ത്രബീജാക്ഷരങ്ങളും അവ ചേര്‍ന്നുള്ള മുന്തങ്ങളും നിരവധി 
ഉണ്ടെങ്കിലും അവയ്ക്കെല്ലാം ആധാരഭുതമായിരിക്കുന്നത$്‌ ഫ്രീംകാരമാണ്്‌.. 
ഫ്രീംകാരമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല എന്നും പറയാം. 


ദേവീതത്ത്വങ്ങളുടെ സാരഭൂതമായ മനന്രമാണ;; ഫ്രീംകാരം. ദേവ്യൂപാ 
സകന്‍െറ പരമമായ ആശ്രയവും അന്ത്യലക്ഷ്യവും ഫ്രീംകാരം തന്നെ. ഭുവ 
നേശ്വരീബീജമായ ഫ്രീംകാരം സൃഷ്ടിസ്ഥിതിസംഹാരതിരോധാനാനുഗ്രഹ 
ശക്തികളുടെ പ്രതീകമാണ്‌ 


ഓം ഫ്രീംകാരൈകപരായണായൈ നമഃ 


211. ഫ്രീംകാരദീര്‍ഘികാഹംസീ 


ഹ്രീംകാരമാകുന്ന ദീര്‍ഘികയില്‍ (കളിക്കുന്ന) അരയന്നപ്പിട ആയവാം. 


ദീര്‍ഘവൃത്താകൃതിയിലുള്ള ക്രീഡാതടാകമാണു്‌ ദീര്‍ഘിക. 


133 


ശ്രാലളിതാധ്രിശത? 


ഉദ്യാനങ്ങളിലും മറ്റും ഭംഗിക്കുവേണ്ടി ഉണ്ടാക്കുന്ന ചെറു ജലാശയം. ആ 
ക്രീഡാതടാകത്തില്‍ രാജഹംസങ്ങാം കളിച്ചു നീന്തുന്നുണ്ടാകും. 


സംസാരസാഗരം ദുര്‍ഗ്ഗമമാണ്്‌. അതു തരണം ചെയുന്നത്‌ എളുപ്പമല്ല. 
അഗാധത, അനന്തമായ വ്യാപ്തി, വലിയ തിരമാലകാം, നീര്‍ച്ചുഴികരം, 
നിരവധി ക്രൂരജന്തുക്കാം ഇവയൊക്കെ സമുദ്രത്തിലുള്ളതുപോലെ 
പലലിധത്തിലുള്ള ദുഃഖങ്ങാം സംസാരതരണം ചെയുന്ന മനുഷ്യനെ 
ക്ലേശിപ്പിക്കും. നാമത്തില്‍ ഫ്രീംകാരത്തെ ക്രീഡാതടാകമായി രൂപണം 
ചെയ്തിരിക്കുന്നു. സര്‍വപ്രപഞ്ചപ്രതീകവുമാണ; ഫ്രീംകാരം. ഫ്രീംകാര 
സാധനചെയുന്ന ഉപാസകന്‌ സംസാരം ക്രീഡാതടാകമായി അനുഭവപ്പെടും. 
ക്രീഡാതടാകം പ്രേക്ഷകന്‌ ആനന്ദം മാത്രമേ നല്‍കുന്നുള്ളു. സമുദ്രത്തിലുള്ള 
അപകടങ്ങാം ഒന്നുമില്ല. മാത്രമല്ല ആ ജലത്തില്‍ അവന്‍ അകപ്പെടുന്നുമില്ല. 
കണ്ടു രസിക്കുന്നതേയുള്ളു. 


തടാകം മാത്രമല്ല, അതില്‍ വിഹരിക്കുന്ന അരയന്നപ്പിടയുടെ 
ജല്ക്രീഡയും അവനെ ആനനിപ്പിക്കും. രലീംകാരരൂപമായ ദീര്‍ഘികയില്‍ 
നീന്തിക്കളിക്കുന്ന രാജഹംസി ജഗജ്ജനനിയായ ലളിതാംബിക തന്നെയാണ്റ.. 


ഹംസശബ്ദം ഉപാസകനും ഉപാസൃശക് തിക്കും തമ്മിലുള്ള 
അഭേദഭാവനയെകുറിക്കുന്ന പദമാണ്‌. ഇവിടെ സ്ത്രീലിംഗരുപത്തില്‍ പ്രയോ 
ഗിച്ചിരിക്കുന്നു. ്രീംക്ാരമാകുന്ന ;കീഡാതടാകത്തില്‍ വിഹരിക്കുന്ന 
രാജഹംസി താന്‍തന്നെ ആണെന്ന അവബോധം കാല്രരമത്തില്‍ ഉപാസകനു 
നല്‍കി അനുഗ്രഹിക്കുന്നവളാണ്ട്‌ ലളിതാംബിക എന്നു വൃംഗ്യസൂചന. 


ഓം ഫ്രീംകാരദീര്‍ഘികാഹംസ്്യ നമഃ 


212. ഫ്രീംകാരോദ്യാനകേകിനീ 


ഫ്രീംകാരമാകുന്ന ഉദ്യാനത്തിലെ പെഞ്മയിലായുള്ളവാം. മുന്‍ 
നാമങ്ങളിലെപ്പോലെയുള്ള അലങ്കാരകലപന തുടരുന്നു. ഈ നാമത്തില്‍ 
ഹ്രീംകാരത്തെ ഉദ്യാനമായും ലളിതാംബികയെ ആ ഉദ്യാനത്തില്‍ 
വിഹരിക്കുന്ന മയില്‍പ്പേടയായും കല്‍പിക്കുന്നു. 


ഫ്രീംകാരമാകുന്ന ഉദ്യാനത്തില്‍ ബ്രഹ്മവിഷ്ണുമഫഹേശ്വരന്മാര്‍ 
തുടങ്ങിയ ദേവന്മാരാണ്‌ വൃക്ഷങ്ങളും ലതകളും. പ്രപഞ്ചങ്ങളുടെ സൃഷ്ടി 
സ്ഥതിലയങ്ങാം ആ ഉദ്യാനതരുക്കളുടെ ഫലങ്ങരം. അവയ്ക്കിടയില്‍ 
സ്വതന്ത്രയായി ഈ പെണ്‍മയില്‍ വിഹരിക്കുന്നു. ആ സ്വതന്ത്രവിഹാരം ഉദ്യാന 


134. 


ശ്രീലളിതാരതിശത? 


ത്തിനു ശോഭയും ചൈതന്യവും നല്‍കുന്നു. ഫ്രീംകാരമാകുന്ന ഉദ്യാനത്തില്‍ 
എത്തിച്ചേരുന്ന ഉപാസകന്‌ ധര്‍മ്മാര്‍ത്ഥകാമങ്ങളാകുന്ന പുരുഷാര്‍ത്ഥങ്ങാം 
സ്വാഭാവികമായി ലഭിക്കുന്നു. നിരതിശയാനന്ദരൂപമായ കൈവല്യം ആ 
ഉദ്യാനത്തില്‍ വിഹരിക്കുന്ന ജഗന്മാതാവാകുന്ന പെണ്‍മയിലിനെ 
സാക്ഷാത്കരിക്കുന്ന തോടെ അനായാസമായി ലഭിക്കുന്നു. 


ഓം ഫ്രീംകാരോദ്യാനകേകിന്ന്യൈ നമഃ 


213. ഫ്രീംകാരാരണ്ൃയഹരിണീ 


ഹ്രീംകാരമാകുന്ന അരണ്യത്തില്‍ ഹരിണിയായി ക്രീഡിക്കുന്നവാം. 
ഹ്രീംകാരം അവിദ്യാരുപമായ മായയെയും പ്രതിനിധാനം ചെയുന്നു. 


മായാപ്രവര്‍ത്തനം ഉള്ളിടത്ത്‌ കാമക്രോധലോഭാദികളുണ്ടാകും. 
ഇവിടെ അവയെ വ്യരഘശാര്‍ദ്ദൂലാദികളായ ഹിംസ്രജന്തുക്കളായി 
കല്പിപ്ചിരിക്കുന്നു. വ്യാരഘാദികഠം ഉള്ള സ്ഥലത്തു മാന്‍പേട 
ക്രീഡിക്കുകയില്ല. അവിടെ നിന്ന്‌ ഓടിമാറുകയേ ഉള്ളു. വനത്തില്‍ കടന്നു 
ചെല്ലുമ്പോഠം മാ൯കൂട്ടം സമാധാനമായി മേഞ്ഞു കളിക്കുന്നതു കണ്ടാല്‍ 
അവിടെ ദുഷ്ടമ്യഗങ്ങളുടെ ശല്യമില്ലെന്നു കരുതാം. 


രീംകാരം മായാരൂപവുമാണെങ്കിലും ലളിതാംബികയാകുന്ന 
ഹരിണിയെ അതിനുള്ളില്‍ കാണുന്നുണ്ടെങ്കില്‍ കാമകോധാദിദുഷ്ട 
മൃഗങ്ങഠം അവിടെ ഇല്ല എന്ന; അറിയണം. 


ഭജനയും ഉപാസനയും കൊണ്ട്‌്‌ മാലിന്യങ്ങളുകന്ന മനസ്സോടെ 
ഫ്രീംകാരധ്യാനം ചെയ്യുമ്പോഠം മായാബന്ധമില്ലാതെ ജഗദംബയെ 
സാക്ഷാത്കരിക്കാന്‍ കഴിയും. എന്നു നാമം സൂചിപ്പിക്കുന്നു. 


ഓം ഫ്രീംകാരാരണൃഹരിണ്്യൈ നമഃ 


214. ഫ്രീംകാരാവാലവല്ലരീ 
ഫ്രീംകാരമാകുന്ന ആവാലത്തില്‍ വല്ലരി ആയി സ്ഥിതിചെയ്യുന്നവരം. 


സസ്യങ്ങളുടെ ചുവട്ടില്‍ ഉണ്ടാക്കുന്ന തടമാണ! ആവാലം. വെള്ളം 
ഒലിച്ചുപോകാതെ തടഞ്ഞു നിറുത്തുകയും ചെടിക്കു ആഹാരമായി 
നല്‍കുകയും ചെയുന്നത്‌ എന്നു പദാര്‍ത്ഥം. ഈ നാമത്തില്‍ (്രീംകാരത്തെ 
ആവാലമായും ലളിതാംബികയെ ആ ആവാലത്തിലുള്ള വല്ലരി ആയും 
കല്പിച്ചിരിക്കുന്നു.മനുഷ്യജീവിതം പുണ്ൃപാപസകങ്കലിതമാണ്യ്‌. പുണ്യം 


135 


ശ്രീലളിതാരതിശത? 


ജീവിതത്തില്‍ സന്തോഷവും പാപം ദുരിതവും ഉണ്ടാക്കുന്നു. അല്പമായ 
പാപം പോലും പുണ്ൃത്തിന്‍െറ അനുഭവങ്ങളെ തടയും. ആവാലം ജലത്തെ 
ഒലിച്ചുപോകാതെ തടഞ്ഞു നിറുത്തി ഉള്ളിലുള്ള ചെടിയെ പോഷിപ്പി 
ക്കുന്നതുപോലെ ഫ്രീംകാരജപം പുണ്യത്തെ പാപത്തിന്‍െറ കുത്തൊഴുക്കില്‍ 
നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു. ്രീംകാരോപാസകന്‍െറ സത്കര്‍മ്മങ്ങഠം 
പാപത്തിന്‍െറ പ്രവാഹത്തില്‍ ലയിച്ചു പോകുന്നില്ല. ്രീംകാരമ്രത്രം 
ജപിക്കുന്ന ഉപാസകന്‍െറ പാപങ്ങാം സ്വയം നശിക്കും. പാപകര്‍മ്മങ്ങളില്‍ 
ഏര്‍പ്പെടാതെ മന്ത്രശക്തി അയാളെ സംരക്ഷിക്കും. സഞ്ചിതപാപങ്ങാം 
നശിക്കുകയും പുതിയ പാപങ്ങാം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോഠം 
പുണ്യശക്തികഠം വര്‍ദ്ധിക്കും. പാപം നശിച്ച്‌ പുണ്യം വര്‍ദ്ധിക്കുമ്പോഠം 
ശുദ്ധമായ മനസ്സില്‍ ശ്രീവിദ്യാരൂപിണിയായ ജഗദംബയുടെ കാരുണ്യം 
ജ്‌ ഞാനരുൂപത്തില്‍ മുളയ്ക്കും. ആ അങ്കുരം വളര്‍ന്ന്റ്‌ ശാഖകളും 
തളിരുകളുമായി തഴച്ചു പുത്ത; ഫലപ്രാപ്തിയില്‍ എത്തുമ്പോടം ഉപാസകന്‌ 
ഇഹലോകസുഖവും പരലോകസുഖവും ആ കല്‍പവല്ലിയുടെ ഫലങ്ങളായി 
ലഭിക്കും. 


ഓം ഫ്രീംകാരാവാലവല്ലര്യയൈ നമഃ 


215. ഫ്രീംകാരപഞ്ജരശുകീ 


്രീംകാരമാകുന്ന കൂട്ടിനുള്ളില്‍ ശുകിയായി വര്‍ത്തിക്കുന്നവാം. 
ഹ്രീംകാരത്തെ കിളിക്കൂടായും ലളിതാംബികയെ അതിനുള്ളിലെ കിളിയായും 
കല്‍പിച്ചിരിക്കുന്നു. കൂട്ടിനുള്ളിലകപ്പെട്ട കിളി സ്വത്രന്തയല്ല. കൂടിനുള്ളില്‍ 
ബന്ധനസ്ഥയാണ്റ.. ഫ്രീംകാരമാകുന്ന കൂട്ടില്‍ മഹാദേവി ബന്ധനത്തിലാണ്. 


പൂര്‍വജന്മാര്‍ജ്ജിതസുക്ൃതം കൊണ്ടു മാത്രമേ ഫ്രീംകാരോപാസ 
നയ്ക്ക്്‌ ആഗ്രഹമുണ്ടാകു. ആഗ്രഹമുണ്ടായാല്‍ത്തന്നെ അത്‌ അപൂര്‍വ്വം 
ചിലര്‍ക്കുമാത്രമേ നടത്താന്‍ കഴിയൂ. ഫ്രീംകാരോപാസന്യോ ഫ്രീംകാരം 
ചേര്‍ന്ന മ്ര്രങ്ങളുടെ ജപമോ ഫ്രീംകാരയുക്തമായ സ്തോത്രങ്ങളുടെ 
ആലാപനമോ നടത്തുന്നവര്‍ക്ക്‌ ദേവി സ്വാഭാവികമായും സ്വാധീനയാകും. 
കൂടു കൈവശമായാല്‍ കൂട്ടിനുള്ളിലുള്ള ശുകിയും സ്വാധിനത്തിലാകും 
എന്നതുപോലെ. 


കൂട്ടിനുള്ളിലുള്ളത ഏതെങ്കിലും പക്ഷിയായാല്‍ വിശേഷമില്ല. നാമം 
“ശുകി' എന്നു്‌ എടുത്തു പറയുന്നു. വളര്‍ത്തുപക്ഷികളില്‍ മനോരഞ്ജകത്വം 
ഏറ്റവും കൂടുതലുള്ളത്‌; തത്തയ്ക്കാണ്‌്‌. മനുഷ്യശബ്ദം അനുകരിച്ച്‌ 


136 


ശ്രീലളിതാധതിശതീ 


സംസാരിക്കാന്‍ തത്തയ്ക്കു കഴിവുണ്ട്‌. ശ്യാമളാദേവിയുടെ കൈയിലുള്ള 
പെണ്‍കിളി സര്‍വവിദ്യാസ്വരൂപമാണ്റ്‌. തുഞ്ചത്താചാര്യനുവേണ്ടി 
രാമായണവും ഭാരതവും ശ്രീഭാഗവതവും പാടിയ കിളിയാണ്‌്‌ ഫ്രീംകാര 
പഞ്ജരത്തിനുള്ളിലുള്ളത്റ്‌. ്രീംകാരോപാസകനു സകല കലകളും 
ശാസ്ത്രങ്ങളും വിധേയമാകുമെന്നും അയാഠരം സര്‍വജ്ഞനാകുമെന്നും 
സുചന. 


കൂട്ടിലകപ്പെട്ടകിളി കുട്ടികഠംക്കു കളിപ്പാട്ടവുമാണ്്‌. തീവ്രോപാസ 
നയ്ക്ക്‌ അധികാരികളല്ലാത്ത ഉപാസകര്‍ക്കും ദേവിയെ ആരാധിക്കാന്‍ 
്രീംകാരബീജമ്രത്രം ഉപയോഗിക്കാമെന്നും അപ്രകാരം ചെയ്യുന്നവരില്‍ 
ദേവീപ്രസാദമുണ്ടാകുമെന്നും ഈ നാമം സുചിപ്പിക്കുന്നുവെന്നറ്‌ ആചാര്യമതം. 


ഓം ഫ്രീംകാരപഞ്ജരശുക്യൈ നമഃ 


216. ഫ്രീംകാരാങ്ഗണദീപികാ 


്രീംകാരമാകുന്ന അങ്കണത്തില്‍ ദീപമായുള്ളവാം. ഫ്രീംകാരത്തെ 
അങ്കണമായും ലളിതാദേവിയെ ആ അങ്കണത്തില്‍ പ്രകാശിക്കുന്ന ദീപമായും 
കല്പിക്കുന്നു. അങ്കണം മുറ്റമാണ്ു്‌. “നടക്കാനുള്ള സ്ഥലം” എന്നു പദാര്‍ത്ഥം. 
വിശ്രമിക്കാനുള്ള ഉലാത്തലിനുള്ള സ്ഥലം. വീടിന്‍െറ മുന്‍വശത്തുള്ള 
തുറന്നസ്ഥലം. അങ്കണത്തില്‍ കത്തുന്ന വിളക്ക്‌ അങ്കണത്തിന്്‌ 
അലങ്കാരമാണ്‌. അങ്കണത്തിലുള്ള എല്ലാത്തിനെയും അത്‌്‌ ദൃഷ്ടിവിഷയ 
മാക്കുന്നു. പ്രകൃതത്തില്‍ ഫ്രീംകാരമാണ്‌; അങ്കണം. സര്‍വപപപഞ്ചപ്രതീക 
മാണ്‌ ര്രീംകാരം. സൃഷ്ടിസ്ഥിതിലയതിരോധാനാനു;്രഹങ്ങളും ബ്രഹ്മാ 
വിഷ്ണുമഹേശ്വരാദികളായ സകലദേവശക്തികളും ്രീംകാരമാകുന്ന 
അങ്കണത്തിലുണ്ടു്‌. അവയെയെല്ലാം ഉപാസകനു സാക്ഷാത്കരിക്കാന്‍ 
സഹായിക്കുന്ന ദീപമാണ്‌ ലളിതാംബികാദേവി. 


ഹ്രീംകാരോപാസനകൊണ്ട്‌ സര്‍വജ്ഞത സിദ്ധിക്കുമെന്നു മുന്‍പു 
പറഞ്ഞു. എല്ലാ പ്രപഞ്ചശക്തികളെയും ദേവശക്തികളെയും സാക്ഷാത്കരി 
ക്കാനും ഫ്രീംകാരോപാസനകൊണ്ടു കഴിയും. ലളിതാംബികയാകുന്ന 
അഖണ്ഡജ്യോതിസ്റ്റ്‌ ്രീംകാരത്തില്‍ പ്രകാശിക്കുന്നു. ആ പ്രഭാപൂരത്തില്‍ 
തെളിയാത്തതായി ഒന്നും തന്നെയില്ല. 


ഓം ഫ്രീംകാരാ്ഗണദീപികായൈ നമഃ 


137 


ശ്രറലളിതായതിശത? 


217. പഫ്രീംകാരകന്ദരാസിംഹീ 


ഹ്രീംകാരമാകുന്ന ഗുഹയില്‍ വസിക്കുന്ന പെണ്‍സിംഹം ഫ്രീംകാ 
രത്തെ കന്ദരമായും ജഗദംബികയെ ആ ഗുഹയില്‍ വസിക്കുന്ന പെണ്‍ 
സിംഹമായും കല്പിക്കുന്നു. 


പര്‍വതത്തിലുള്ള ഗുഹയോട്‌്‌ ഫ്രീംകാരത്തെ ഉപമിച്ചിരിക്കുന്നു. 
മനുഷ്യന്‍െറ ഈശ്വരോന്മുഖമായ ചിന്തയ്ക്ക്‌ അനേകം തലങ്ങളുണ്ട്‌. 
അതുകൊണ്ടു്‌ തന്നെ നിരവധി ആരാധനാസ്നമ്്ദായങ്ങളും യോഗരീതികളും 
ഉണ്ടായിട്ടുണ്ട്‌. പ്രപഞ്ചനിയാമകശക്തികളെ സ്വാധീനിക്കാനും പ്രീതിപ്പെടു 
ത്താനും ഉപയോഗിക്കുന്ന ബഹുകോടിമന്ത്രങ്ങളുണ്ട്‌. അവയുടെ കൂട്ടത്തില്‍ 
സാധാരണ ഉപാസകന്‌ മിക്കവാറും അപ്രാപ്യമാണു ഫ്രീംകാരം. വേദങ്ങ 
ളുടെയും വേദമൌലികളായ ഉപനിഷത്തുകളുടെയും സാരസംഗ്രഹരൂപമാക 
യാല്‍ ഫ്രീംകാരത്തെ പര്‍വതഗുഹയുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. 
കാനനവലയിതമായ പര്‍വതത്തില്‍ കടന്നുചെല്ലാന്‍ തന്നെ വിഷമം. പര്‍വതം 
കയറി അതിലുള്ള കന്ദരം കണ്ടെത്തുന്നതിന്‌ അസാമാന്യമായ ധീരതയും 
ക്നേശസഹിഷ്ണുതയും നിശ്ചയദാര്‍ഷ്യവും വേണം. അതുപോലെ 
'ഹീംകാരോപാസന നടത്തുന്നതിന്‌ ഉപാസകന്റ്‌ പൂര്‍വപുണ്യപരിപാകവും 
ക്ലേശസഹിഷ്ണുതയും ദൃഡനിശ്ചയവും മനോബലവും ഉണ്ടായേ പറ്റു. 


ഗിരികന്ദരം കണ്ടെത്തിയാലും കന്ദരത്തിനുള്ളിലുള്ള സിംഹിയെ 
സമീപിക്കാന്‍ പലര്‍ക്കും ധൈര്യമുണ്ടാകുകയില്ല. അതുണ്ടായാലോ, 
മത്തഗജങ്ങളുടെ തല അടിച്ചു പൊട്ടിക്കുമ്പോഠം സിംഹിയുടെ നഖങ്ങളില്‍ 
പറ്റുന്ന മുത്തുമണികഠം ആ കന്ദരത്തിനുള്ളില്‍ ചിതറിക്കിടക്കുന്നവ 
അയാഠക്കു സ്വായത്തമാകും. സിംഹി വസിക്കുന്ന ഗുഹയ്ക്കുള്ളില്‍ മറ്റു 
മൃഗങ്ങാം കടന്നുചെല്ലാറില്ല. അതുപോലെ ഫ്രീംകാരോപാസകന്്‌ 
അന്യമന്ത്രങ്ങഠം ആവശ്യമില്ലാതാകും. ഫ്രീംകാരകന്ദരസ്ഥയായ സിംഹി 
യുടെ കാരുണ്യം ലഭിക്കുന്നവനു്‌ കന്ദരമുഠംപ്പെടുന്ന ഗിരിപ്രദേശമാകെ 
സ്വാധീനമാകും. 


ഹ്രീംകാരോപാസന കൊണ്ട്‌ സര്‍വവും സ്വാധീനമാകും എന്നു ഭാവം. 


ഓം ഫ്രീംകാരകന്ദരാസിംഫ്യ്യൈ നമഃ 


218. ഫ്രീംകാരാംഭോജഭൃംഗികാ 


ഹ്രീംകാരമാകുന്ന അംഭോജത്തിലെ പെണ്‍വണ്ടു്‌. ഫ്രീംകാരത്തെ 


138 


ശ്രൂലളിതാ(്രിശത? 


താമരപ്പുവായും ലളിതാംബികയെ അതില്‍ രമിക്കുന്ന പെണ്‍വണ്ടായും 
കല്പിക്കുന്നു. വര്‍ണ്ണഭംഗി, ഇതളുകളുടെ ധാരാളത, പരാഗം, ജലത്തിനടിയില്‍ 
ഭൂമിയില്‍ ഉറച്ചുള്ള കന്ദം തുടങ്ങിയവ താമരയുടെ വിശേഷഗുണങ്ങളാണ്‌.. 
ജലപ്പരപ്പില്‍ പൊയന്തിക്കിടക്കുന്ന താമരയിലകാക്ക്റ്‌ ആധാരം ജലമാ 
ണെങ്കിലും ജലം താമരയിലയില്‍ പറ്റുകയില്ല. ജലത്തിനുമുകളില്‍ ഉയര്‍ന്നു 
വിടരുന്ന താമരപ്പൂവ്‌ സൂര്യപ്രകാശത്തില്‍ വിടരുകയും സൂര്യാസ്തമനത്തില്‍ 
കുമ്പുകയും ചെയ്യും. ഈ സവിശേഷതകരം കൊണ്ട്‌്‌ ഈ നാമത്തില്‍ 
താമരയെ ഭാതികപ്രപഞ്ചത്തിന്‍െറ പ്രതീകമായി കണക്കാക്കണമെന്നു 
വ്യാഖ്യാതാക്കഠം. ഭാതികപ്രപഞ്ചത്തിനു വര്‍ണ്ണഭംഗിയും ആകര്‍ഷണീ 
യതയും ഉണ്ടാക്കുന്നത്‌ ജഗദീശ്വരിയുടെ കാരുണ്യവും വിഭൂതികളുമാണ്്‌. 
അതിനാല്‍ ദേവിയെ ആ താമരപ്പുവിലെ പെണ്‍വണ്ടായി കല്‍പിക്കുന്നു. 


വണ്ട്ട്‌ അനേകം പുഷ്പങ്ങളിലെ തേന്‍ നുകരുന്നുവെങ്കിലും 
താമരയോടാണ്റ്‌ അതിനു കൂടുതല്‍ താത്പര്യം. ലളിതാംബിക സര്‍വ 
മന്ത്രാത്മികയാണ്റ്‌. എല്ലാ മന്ത്രങ്ങളും ദേവീചൈതന്യം ഉംക്കൊള്ളുന്നു. 
എങ്കിലും ഫ്രീംകാരം സവിശേഷമായ ദേവീചൈതന്യം ഉരംക്കൊള്ളുന്നു. 
ദേവീപരമായ മ്രത്തബീജാക്ഷരങ്ങഠം വേറെയും ഉണ്ടെങ്കിലും ഫ്രീംകാരം 
ദേവീപ്രണവം എന്നു പ്രസിദ്ധം. 


ഉപാസകന്‌ നിരതിശയസൌന്ദര്ൃയൂര്‍വമായ ആനന്ദാനുഭൂതി നല്‍കി 
ഇഹലോകസുഖവും കൈവല്യവും നല്‍കുന്നതാണ്‌ ഫ്രീംകാരം. അതില്‍ 
ദേവിയുടെ സവിശേഷസാന്നിദ്ധ്യമുണ്ടു്‌. 


ഓം ഫ്രീംകാരാംഭോജദൃംഗികായൈ നമഃ 


219. ഫ്രീംകാരസുമനോമാധ്വീ 


ഹ്രീംകാരമാകുന്ന പുഷ്പത്തിലെ തേനായുള്ളവാം. ഫ്രീംകാരത്തെ 
പൂവായും ലളിതാംബികയെ ആ പൂവിലെ തേനായും കല്‍പിക്കുന്നു. 


വൃക്ഷലതാദികാഠംക്ക തണ്ട്‌, ശാഖകരം, ഉപശാഖകരം, ഇല തുടങ്ങിയ 
അവയവങ്ങഠം പലതുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അവയവം പൂവാണ്‌. 
ഏവരേയും ആകര്‍ഷിക്കുന്ന വര്‍ണ്ണഭംഗി, സുഗന്ധം, മാര്‍ദ്ദവം എന്നീ 
ഗുണങ്ങളുള്ള പുഷ്പമാണ്‌ ഫലമായി രൂപം കൊള്ളുന്നത്‌. അതുപോലെ 
ഉപാസനാസ്രയ്പദായങ്ങാം പലതുണ്ടെങ്കിലും ഫലദായകമായ പുഷ്പം 
ഹ്രീംകാരമന്ത്രമാണ്്‌. ഫ്രീംകാരോപാസന നിഷ്ഫലമാകുകയില്ല എന്നു 
സൂചന. 


139 


ശ്രലളിതായതിശത? 


പൂജാവിധികളില്‍ അര്‍ച്ചനയ്ക്കു പ്രാധാന്യമുണ്ട്‌. വിശിഷ്ടപുഷ്പ 
ങ്ങളാണു അര്‍ച്ചനയ്ക്ക്‌ ഉപയോഗിക്കുന്നത്‌. അതുപോലെ ദേവിയെ 
അര്‍ച്ചിക്കാന്‍ സ്വീകരിക്കാവുന്ന മരത്രപുഷ്പങ്ങളില്‍ സര്‍വശ്രേഷ്ഠമാണ്്‌ 
ഹ്രീംകാരം. 


പൂക്കളിലെ തേന്‍ ഭൃംഗാദികളായ ജീവികാംക്കറ്‌ പരാഗസംക്രമണത്തിനു 
പ്രകൃതി നല്‍കുന്ന പ്രതിഫലമാണ്‌. തേന്‍കുടിക്കാന്‍ വേണ്ടി എത്തുന്ന 
ഷഡ്പദങ്ങഠം ബോധപൂര്‍വമല്ലെങ്കിലും പൂമ്പൊടിയെ പുഷ്പാന്തരങ്ങളി 
ലേയ്ക്കു പകരുന്നു. അതുമൂലമാണ്്‌ പൂക്കഠം കായാകുന്നതും കായില്‍ 
വിത്തുണ്ടാകുന്നതും വര്‍ഗ്ലാഭിവൃദ്ധി ഉണ്ടാകുന്നതും. 


ഹ്രീംകാരോപാസകന്‍െറ ലക്ഷ്യം കൈവല്യമാണെങ്കിലും അവന 
റിയാതെ ഭാതികജീവിതസുഖങ്ങളും ജ്ഞാനവും അവനുണ്ടാകും. 
പ്രപഞ്ചത്തിന്‍െറ പ്രതീകമാണ്‌ ഫ്രീംകാരമെന്നും എല്ലാ ദേവതാശക്തികളും 
അതില്‍ അന്തര്‍ഭവിക്കുന്നുവെന്നും മുന്‍പു പറഞ്ഞു. ഫ്രീംകാരോപാസനമുലം 
മന്ത്രോദ്ധാരം സംഭവിക്കുമ്പോഠം എല്ലാ പ്രപഞ്ചനിയാമകശക്തികളും 
ഉപാസകനു സ്വാധീനമാകും. ഐഹികവും ആമുഷ്മികവുമായ എല്ലാ 
ഐശ്വര്യങ്ങളും ഉപാസകനു ലഭിക്കും. അവയില്‍ നിന്നുണ്ടാകുന്ന തൃപ്തിയും 
ആനന്ദവും ദേവീരുപമാകയാല്‍ ലളിതാംബികയെ ഫ്രീംകാരപുഷ്പത്തിലെ 
തേനായി കല്‍പിക്കുന്നു. 


ഓം ഫ്രീംകാരസുമനോമാധ്ധ്യൈ നമഃ 


220. ഫ്രീംകാരതരുമഞ്ജരീ 


ഹ്രീംകാരമാകുന്ന തരുവില്‍ മഞ്ജരിയായുള്ളവാം. ഫ്രീംകാരത്തെ 
തരുവായും ലളിതാംബികയെ മഞ്ജരിയായും കല്‍പിച്ചിരിക്കുന്നു. “തരു” എന്ന 
പദത്തിന്‌ “മരം” എന്നു സാമാന്യമായ അര്‍ത്ഥം. ഫലം കൊണ്ടും പുവിന്‍െറയും 
തളിരിന്‍െറയും ഭംഗികൊണ്ടും സൂര്യാതപത്തില്‍ നിന്നു സംരക്ഷിക്കുന്ന 
തണല്‍ കൊണ്ടും ജീവികളുടെ ജീവിതയാത്ര സുഗമമാക്കുന്നതിനാല്‍ തരണം 
ചെയ്യിക്കുന്നത്‌ എന്ന അര്‍ത്ഥത്തില്‍ മരത്തിന്‌ “തരു' എന്നു പേര്ു. 


ഉപാസകനെ താപ്രതയങ്ങളില്‍നിന്നും രക്ഷിക്കുകയും സന്തോഷിപ്പി 
ക്കുകയും ചെയുന്ന ഫ്രീംകാരത്തിന്റ്‌ ഈ തലത്തില്‍ തരു എന്ന സംജ്ഞ 
യോജിക്കും. “മഞ്ജരി” തളിര്‍ത്തൊത്തിനെയും പുങ്കുലയെയും കുറിക്കുന്നു. 
വൃക്ഷത്തിന്‌; തളിരും പൂവും ഭംഗി നല്‍കുന്നു. അതു വളര്‍ച്ചയുടെ 


കറി 


ശ്രാലളിതാര്രിശതാ 


അടയാളവുമാണ്റ്‌. തളിരു മുറ്റി ശാഖോപശാഖകളായി വളര്‍ന്ന്‌ പുതിയ 
തളിരുകരംക്കും പുങ്കുലകരംക്കും ജന്മം നല്‍കുന്നു. പൂങ്കുല കായായി മാറുന്നു. 
ഹ്രീംകാരമാകുന്ന തരുവിന്‍െറ വളര്‍ച്ചയും ഫലദായകത്വവും ലളിതാം 
ബികയാകുന്ന മഞ്ജരിയിലാണ്്‌. 


ഹ്രീംകാരോപാസകന്റ്‌ ദേവീകാരുണ്യത്താല്‍ എല്ലാ പുരുഷാര്‍ത്ഥ 
ങ്ങളും ലഭിക്കും എന്നു സൂചന. 


ഓം ഫ്രീംകാരതരുമഞ്ജര്യൈ നമഃ 


ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ പതിനൊന്നാമത്തെ അക്ഷരമായ ഫ്രീംകാരം 
കൊണ്ടുതുടങ്ങുന്ന ഇരുപതുനാമങ്ങാം കഴിഞ്ഞു. പ്രന്തണ്ടാമത്തെ 
അക്ഷരമായ സകാരം കൊണ്ടുതുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


221. സകാരാഖ്യാ 


പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ പ്രത്രണ്ടാമത്തെ 
അക്ഷരമായ സകാരം പേരായുള്ളവാഠം, “സ എന്ന മന്ത്രാക്ഷരം കൊണ്ട്‌ നിര്‍ 
ദ്ദേശിക്കപ്പെടുന്നവരം. 


ഓം സകാരാഖ്യായൈ നമഃ 


222. സമരസാ 


ഏകരസസ്വരൂപ. പരമാനന്ദം സ്വരുപമായവാം. വ്യാവഹാരിക 
തലത്തില്‍ മധുരം, കയ്പ്പ്‌, ചവര്‍പ്പ്‌ തുടങ്ങിയ രസങ്ങാഠം ആറ്റ്‌ എന്നു 
പറയാറുണ്ട്‌. ഷ്രധസങ്ങാം വസ്തുനിഷ്ഠങ്ങളാണ്റ്‌. പഞ്ചസാര, ശര്‍ക്കര, 
തേന്‍ തുടങ്ങിയവയ്ക്ക്‌ മധുരരസം, കടല്‍വെള്ളത്തിനു; ഉപ്പുരസം 
എന്നിങ്ങനെ. രസമുള്ള വസ്തുവും രസവും തമ്മില്‍ അവിനാഭാവബന്ധ 
മാണുള്ളത്്‌. മാധുര്യമില്ലെങ്കില്‍ പഞ്ചസാരയും തേനും ഇല്ല. ഉപ്പുരസമി 
ല്ലെങ്കില്‍ സമുദ്രജലവും ഇല്ല. 


ദേവീപരമായ ചര്‍ച്ചയില്‍ മാധുര്യാദികളായ ഷഡ്‌ രസങ്ങളും 
സൂന്ദര്യശാസ്ത്രപ്രകാരമുള്ള ശ്ൃംഗാരാദികളായ നവരസങ്ങളും ഉാംപ്പെടു 
ത്താമെങ്കിലും എല്ലാ രസങ്ങളുടെയും ചൈതന്യമായ പരമാനന്ദത്തെ രസമായി 
കണക്കാക്കണം. “രസോ വൈ സഃ” എന്ന്‌്‌ തൈത്തിരീയോപനിഷത്തു്‌ 
നിര്‍വചിക്കുന്ന രസം. ആ ആനന്ദം ദേവി തന്നെയാണ്‌. ലളിതാംബിക എന്നതും 
ചിദാനന്ദ എന്നതും സമാനര്‍ത്ഥകപദങ്ങളാണ്‌. രണ്ടല്ല ഒന്നുതന്നെയാണ്‌ 
എന്നതിനാല്‍ സമരസാ എന്നു നാമം. 


141 


ശ്രാലളിതാധ്രിശത? 


ഈ പ്രപഞ്ചത്തില്‍ ഭിന്നവൃത്തികളായും വസ്തുക്കളായും ഗുണങ്ങ 
ളായും പ്രത്യക്ഷപ്പെടുന്നത്ു; പരാശക്തി തന്നെയാണ്‌. സര്‍വജ്ഞനും 
അല്പജ്ഞാനിയും ജ്ഞാനവിഹീനനും വിവിധഗുണവിശേഷങ്ങളുള്ള 
വിവിധവസ്‌തുക്കളും വേറെവേറെ ആയി കാണപ്പെടുന്നുവെങ്കിലും 
വസ്തുക്കാംക്കു വസ്തുത്വവും വ്യക്തികാംക്ക്‌ വ്യക്തിത്വവും നല്‍കുന്ന 
ചൈതന്യം ഗുണാതീതമാണ്റ്‌. ആ ചൈതന്യത്തെ “രസ്‌” ശബ്ദം കുറിക്കുന്നു. 
വേറെ വേറെ ആയി തോന്നുന്ന ഏകരസത്തെ അറിയുമ്പോഴാണ്‌ “അഹം 
ബ്രഹ്മാസ്മി” തുടങ്ങിയ മഹാവാക്യങ്ങളുടെ അര്‍ത്ഥം വ്യക്തമാകുന്നത്‌. 
വിവിധരസങ്ങളായി പ്രപഞ്ചമായി വര്‍ത്തിക്കുന്ന ചൈതന്യം ലളിതാംബിക 
യാകയാല്‍ സര്‍വത്ര സമയായി വര്‍ത്തിക്കുന്നവാം എന്ന അര്‍ത്ഥത്തില്‍ 
സമരസാ എന്നു നാമം. 


ഓം സമരസായൈ നമഃ 


223. സകലാഗമസംസ്തുതാ 


സകല ആഗമങ്ങളാലും സ്തുതിക്കപ്പെടുന്നവഠം. “ആഗമം” എന്നതിന്‌ 
“വേദം' എന്നു പ്രസിദ്ധമായ അര്‍ത്ഥം. “ആസമന്താത്‌ ഗമയന്തീതി ആഗമാഃ”' 
എന്ന നിര്‍വചനപ്രകാരം പദാര്‍ത്ഥഗോചരമായ എല്ലാത്തിനെയും ആഗമ 
ശബ്ദം കുറിക്കുന്നു. വേദങ്ങാം, ഉപനിഷത്തുകാം, ശാസ്ത്രങ്ങാം, ഇതിഹാ 
സങ്ങാം, പുരാണങ്ങാം, സ്തോ്രങ്ങാം എന്നിവയും ഇവയിലൊക്കെ 
സന്ദര്‍ഭാനുസൃതമായി ഉയാപ്പെടുന്ന മ്രന്തങ്ങളും ആഗമശബ്ദത്തിന്‍െറ 
നിര്‍വചനപരിധിയില്‍ പെടും. 


ഇവയ്ക്കെല്ലാം വിഷയം പരബ്രഹ്മസ്വരുപിണിയായ ലളിതാംബിക 
യാണ്‌. പല വര്‍ണ്ണങ്ങളും അക്ഷരങ്ങളും പദങ്ങളും വാക്യങ്ങളും പദവാക്യ 
സംഘാതങ്ങളായ സ്തോത്രങ്ങാം തൊട്ടു്‌ വേദങ്ങാംവരെയുള്ളവജയെല്ലാം 
ദേവിയെ സ്തുതിക്കുന്നു. പ്രത്യക്ഷത്തില്‍ അനൃദേവതാസ്തുതിയോ 
പ്രശംസയോ ഉള്ളവയായോ അന്യവിഷയചര്‍ച്ച ഉഠംക്കൊള്ളുന്നവയായോ 
തോന്നിയാലും ആത്യന്തികമായി ദേവിയുടെ സ്തുതികാഠം എല്ലാ ഭാഷാരൂപ 
ങ്ങളും ഉരംക്കൊള്ളുന്നു. സര്‍വവ്യാപ്തമായ പരമചൈതനൃത്തിന്‍െറ 
ഭാഷാരുപമായ ആവിഷ്കാരമാണ്‌ മേല്‍പ്പറഞ്ഞവയെല്ലാം. 


ഉപാസനയ്ക്കായി സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ പുരാണേതിഹാസ 
ങ്ങളോ വേദങ്ങളോ ഉപയോഗിക്കുന്നവര്‍ ഏതുരുപത്തില്‍ ആരാധിച്ചാലും 
ആരാധന ചെന്നെത്തുന്നത്‌ ലോകമാതാവിലാണ്‌., എല്ലാത്തരം ആരാധനയും 


142. 


ശ്രാലളിതാര്രിശത? 


ആരാധിക്കുന്ന ഉപാധിയും ആരാധിക്കുന്ന വ്യക്തിയും ദേവിയുടെ 
ഭിന്നരുപങ്ങാം മാത്രമാണ്‌. ധ്യാനധ്യാതൃധ്യേയവ്യത്യാസവും ജ്ഞാനജ്ഞാ 
തൃജ്ഞയവ്യത്യാസവും സന്ദര്‍ഭവശാല്‍ ഉണ്ടാകുന്ന പ്രതീതി മാത്രമാണു്‌. 


“സകലാഗമസന്ദോഹശുക്തിസമ്പുടമാക്തികാ” എന്നു ലളിതാ 
സഹസ്രനാമം. 


ഓം സകലാഗമസംസ്തുതായൈ നമഃ 


224. സര്‍വവേദാന്തതാത്പര്യഭൂമിഃ 


സര്‍വവേദാന്തങ്ങളുടെയും താത്പര്യവും വിഷയവുമായവാം. 
“വേദാന്തം” എന്നതിന്റ്‌ വേദത്തിന്‍െറ അന്തം എന്നു പദാര്‍ത്ഥം. വേദങ്ങളുടെ 
സാരാംശം ഉാംക്കൊള്ളുന്നവയാകയാല്‍ ഉപനിഷത്തുകളെ കുറിക്കാന്‍ 
വേദാന്തം എന്ന പദം സാധാരണയായി ഉപയോഗിച്ചുപോരുന്നു. 
ഉപനിഷത്തുകളുടെ സാരസംഗ്രഹങ്ങളായ “തത്ത്വമസി” തുടങ്ങിയ 
മഹാവാക്യങ്ങളെ കുറിക്കാനും വേദാന്തശബ്ദം ഉപയോഗിക്കാറുണ്ട്‌. 
വേദാന്തം പരമമായ ജ്ഞാനത്തിന്‍െറ പര്യായമാണ്‌. എല്ലാ വേദങ്ങളും 
ചര്‍ച്ചചെയ്യുന്ന വിഷയം ലളിതാംബികയാണ്‌ു്‌ എന്നു നാമത്തിനര്‍ത്ഥം. 
പരമമായ ജ്ഞാനം ദേവിയെ അറിയലാണ്‌. 


സര്‍വോപനിഷദുദ്ഘുഷ്ടാ, സര്‍വവേദാന്തസംവേദ്യാ, ശ്രുതിസീമന്ത 
സിന്ദുരീകൃതപാദാബ്ജധൂളികാ, ശ്രുതിസംസ്തുതവൈദവാ, വേദജനനീ, 
വേദവേദ്യാ.......... എന്നിങ്ങനെ പല നാമങ്ങാം കൊണ്ട്‌്‌ ലളിതാസഹ്രസനാമം 
ഈ ആശയം അവതരിപ്പിക്കുന്നു. 


ഓം സര്‍വവേദാന്തതാത്പര്യഭൂമയേ നമഃ 


225. സദസദാശ്രയാ 
സത്തിനും അസത്തിനും ആശ്രയമായവാം. 


പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം പഞ്ചഭുതാത്മകങ്ങളാണ്യ. പൃഥ്വി, 
അപ്പ്‌, തേജസ്സ്‌, വായു, ആകാശം എന്നിവയെ പ്രപഞ്ചഘടകസത്തകളായി 
ആചാര്യന്മാര്‍ വിവരിക്കുന്നു. പൃഥി, അപ്പ്‌, തേജസ്സ്‌ എന്നിവ രൂപാദികയം 
കൊണ്ട്‌്‌ ഗോചരമാണ്‌്‌. അവയെ പ്രത്യക്ഷമായി അറിവാന്‍ കഴിയും. അവയെ 
“സത്തു” എന്നു പറയുന്നു. അവയെപ്പോലെ വായുവിനെയും ആകാശത്തെയും 
പ്രത്യക്ഷമായി അറിയാന്‍ സാദ്ധ്യമല്ല. അനുമാനം കൊണ്ടു മാത്രമേ 


143 


ശ്രീല്ളിതാധതിശത? 


അറിയാനാകൂ. അവയെ “അസത്ത്‌ "എന്നു നിര്‍ദ്ദേശിക്കുന്നു. സത്തിനും 
അസത്തിനും ആധാരം ബ്രഹ്മരുപിണിയായ ലളിതാംബികയാണ്റെ്‌. മൂര്‍ത്തം 
- അമൂര്‍ത്തം, മൃതം - അമൃതം എന്നിങ്ങനെ വസ്തുക്കളെ വിഭജിക്കുന്നത്‌ 
വ്യാവഹാരികതലത്തിലാണ്ഡ്‌. ഉഞ്മ കാണുമ്പോംം ഈ വിദജനം അയഥാര്‍ 
ത്ഥമാകുന്നു. ബ്രഹ്മം മാത്രം സത്യം, ജഗത്ത്‌ മിഥ്യ എന്ന ബോധം ഉണ്ടാകുന്നു. 
മിഥ്യാഭുതമായ ജഗത്തിനെ സത്തെന്നും അസത്തെന്നും തിരിക്കുന്നത്‌ 
വ്യാവഹാരികചര്‍ച്ചകളുടെ സൌയകര്യത്തിനുവേണ്ടിയാണ്‌.. 


“സത്ത്റ്യ്‌" എന്നതിന്‌ നല്ലതു്‌, മെച്ചപ്പെട്ടത്‌ എന്നര്‍ത്ഥമുണ്ട്‌. “അസത്ത്‌” 
എന്നതിന്‌ മോശപ്പെട്ടത്റ്‌, ഹീനമായത്യ്‌ എന്നും. ധര്‍മ്മാധിഷ്ഠിതമായതു്‌ 
സത്തറ്റ്‌. അധര്‍മ്മാധിഷ്ഠിതമായത്റ്‌ അസത്ത്‌ എന്നും വേര്‍തിരിച്ചു 
പറയാറുണ്ടു്‌. ഈ വേര്‍തിരിവ്‌ കാലം, ദേശം, ആചാരം, ആവശ്യം എന്നിവയെ 
ആധാരമാക്കി മനുഷ്യര്‍ ഉണ്ടാക്കുന്നതാണ്‌. ഒരു കാലത്ത്‌ സത്തായിരുന്നതു്‌ 
കാലം മാറുമ്പോം അസത്തായിത്തീരാം. ഒരിടത്ത്‌ സത്തായും ധര്‍മ്മമായും 
അംഗീകരിക്കപ്പെടുന്നത്്‌ മറ്റൊരിടത്ത്‌ അസത്തായി കണക്കാക്കപ്പെടും. ഒരു 
വ്യക്തി സത്തായി സ്വീകരിക്കുന്നത്‌ മറ്റൊരു വ്യക്തിക്കു; അസത്തായി 
തോന്നാം. സത്ത്‌, അസത്ത്‌ എന്ന ഭേദം സാഹചര്യങ്ങാം കൊണ്ടുണ്ടാകുന്ന 
അധ്യാരോപമാണ്‌.. 


സത്തായോ അസത്തായോ കണക്കാക്കപ്പെടുന്ന എല്ലാം ദേവിയെ 
ആശ്രയിക്കുന്നു. ദേവിയില്‍ നിന്നും വേറായി ഒന്നും തന്നെ ഇല്ല. 


ഓം സദസദാശ്രയായൈ നമഃ 


226. സകലാ 

കലകളോടുകൂടിയവാം 

“കലാ എന്നതിന്‌ ആഹ്ലാദിപ്പിക്കുന്നത്്‌ എന്നും കണക്കാക്കപ്പെടുന്നതു 
എന്നും അര്‍ത്ഥം. ആഹ്ലാദിപ്പിക്കുന്നതു എന്ന അര്‍ത്ഥത്തില്‍ സംഗീതം, 
സാഹിത്യം, തുടങ്ങിയവയെ കുറിക്കുന്നു. ഭോജരാജമതപ്രകാരം കലകാം 
അറുപത്തിനാലാണ്്‌. ഗീതം, വാദ്യം, നൃത്തം, നാട്യം, ചിത്രകര്‍മ്മം എന്നു 
തുടങ്ങി ലേഖം, യുദ്ധം, നീവിസ്രംസനം എന്നിവ ഉഠാംപ്പെടെ അറുപത്തിനാലു 
കലകരം സൌന്ദര്യശാസ്ത്രത്തിന്‍െറ ഭാഗമായി പറയുന്നു. അവയുടെയെല്ലാം 
സാമാന്യധര്‍മ്മം ആഹ്ലാദിപ്പിക്കല്‍ ആണ്്‌.. മനസ്സിനു സന്തോഷമുണ്ടാക്കുന്ന 
ഈ കലകളിലെ ആഹ്ലാദിപ്പിക്കുന്ന അംശം ലളിതാംബികയാണ്്‌. എല്ലാ 
കലകളും ദേവീചൈതന്യം ഉഠംക്കൊള്ളുമ്പോഠം മാത്രമാണ്‌ കലയായി 


144 


ശ്രീല്ളിതാധതിശത? 


ത്തീരുന്നത്്‌. എല്ലാ വസ്തുക്കളിലും കര്‍മ്മങ്ങളിലും കലാരൂപത്തില്‍ 
വര്‍ത്തിക്കുന്ന ചൈതന്യമാകയാല്‍ സമഗ്രകലാമൂര്‍ത്തിയായ ദേവിയെ 
കലകളോടുകൂടിയവളായി വിവരിക്കുന്നു. 


ത്രത്രശാസ്ത്രത്തിന്റ്‌ അറുപത്തിനാലു ശാഖകളുണ്ട്‌. അറുപത്തിനാലു 
ത്രന്രങ്ങളെയും ത്ന്ത്രസാകല്യരൂപയായ ദേവിയുടെ അംഗങ്ങളായി 
കണക്കാക്കി തന്ത്രങ്ങളാകുന്ന കലകളോടുകൂടിയവാം എന്നും വ്യാഖ്യാനം. 
ഇവിടെ “കലാ” എന്നതിന്‌ കണക്കാക്കപ്പെടുന്നത്റ്‌ എന്നു്‌ അര്‍ത്ഥം. 


അഗ്നിക്കു പത്തുകലകരം ഉണ്ടെന്നും സൂര്യനു പ്ര്രണ്ടു കലകഠം 
ഉണ്ടെന്നും ചന്ദ്രനു പതിനാറു കലകരം ഉണ്ടെന്നും പറയാറുണ്ട്‌. ഇവിടെ 
കലാശബ്ദത്തിന്റ്‌ അംശം, ഭാഗം, എന്നര്‍ത്ഥം. അഗ്നികലകളെ ജ്വാലകളെന്നും 
സൂര്യകലകളെ ദ്വാദശാദിത്യന്മാരെന്നും ചന്ദ്രകലകളെ പ്രതിപദം തൊട്ടുള്ള 
തിഥികളെന്നും വിവരിക്കാറുണ്ടു്‌. ഈ കലകളായി വര്‍ത്തിക്കുന്നതും 
അഗ്നിയായും സൂര്യച്യന്രന്മാരായും കാണപ്പെടുന്നതും ദേവീചൈതന്യ 
ത്തിന്‍െറ അല്പമാത്രസ്ഫുരണങ്ങളാകയാല്‍ ദേവി കലാവതിയാകുന്നു 
വെന്നും വ്യാഖ്യാനം. 


ജാഗ്രദവസ്ഥയ്ക്ക്്‌ ഉത്പത്തി, ജാഗരം, ബോധം, വ്യാവൃത്തി എന്നു്‌ 
നാലുഭാവങ്ങളുണ്ട്‌. ഇവയെ ജാഗ്രദവസ്ഥയുടെ കലകളായി പറയുന്നു. ഈ 
കലകളോടുകൂടി ജാഗ്രദവസ്ഥയായി ജീവികളില്‍ വര്‍ത്തിക്കുന്നവളാ 
കയാലും “സകലാ' എന്നു ദേവിക്കു നാമം. 


“സുഷുപ്തി” എന്ന അവസ്ഥയ്ക്ക്‌ മരണം, വിസ്മൃതി, മൂര്‍ച്ഛ, നിദ്ര 
എന്നു നാലു കലകാം. ഈ കലകളോടുകൂടി സുഷുപ്തിയായി ജീവികളില്‍ 
വര്‍ത്തിക്കുന്നതിനാലും ദേവി സകലയാകുന്നു. 


സ്വപ്നാവസ്ഥയ്ക്ക്‌ അഭിലാഷം, ഭ്രമം, ചിന്താ, സ്മൃതി എന്നു നാലു 
കലകരം. ഈ കലകളോടുകൂടി സ്വപ്നരുപത്തില്‍ വര്‍ത്തിക്കുന്നതിനാലും 
ദേവി സകലവയാകുന്നു. 


ജീവിതത്തിന്‌ ജാഗ്രത്‌, സ്വപ്നം, സുഷുപ്തി എന്നു മുന്നവസ്ഥകാം. 
ഇവയോട്‌ നാലാമതായി തുരീയാവസ്ഥ ചേര്‍ത്തു്‌ നാലുകലകളായി 
പറയാറുണ്ടു്‌. ഈ നാലംശങ്ങളോടുകൂടി ജീവിയില്‍ ജീവിതമായി 
വര്‍ത്തിക്കുന്നതു ലളിതാംബികയുടെ ചൈതന്യമാകയാലും “സകലാ' എന്നു 
ദേവിക്കു നാമം. 


145 


ശ്രീല്ളിതായതിശത? 


വൈരാഗ്യം, മുമുക്ഷുത്വം, സമാധി, സദസദ്വസ്തുനിര്‍ധാരം എന്നു 
തൂര്യാവസ്ഥകാം നാല്‌. ഈ നാലുകലകളോടു കൂടിയവളാകയാലും സകലാ. 


പ്രപഞ്ചത്തില്‍ സൂര്യചന്ദ്രാദികളായും നക്ഷ്ത്രങ്ങളായും ഗ്രഹങ്ങളായും 
അവയില്‍ ഓരോന്നിലുമുള്ള ജീവകോടികളായും ഉണ്ടാകുകയും 
നിലനില്ക്കുകയും നശിക്കുകയം ചെയ്യുന്ന എല്ലാം ദേവിയുടെ 
അംശങ്ങളാകയാല്‍ ആ അംശങ്ങളുള്ളവാം എന്ന അര്‍ത്ഥത്തിലും ദേവി 
“സകലാ' എന്ന പേര്‌ അര്‍ഹിക്കുന്നു. 


ഓം സകലായൈ നമഃ 


227. സച്ചിദാനന്ദാ 


സച്ചിദാനന്ദസ്വരുപിണി. സത്തും ചിത്തും ആനന്ദവും സ്വരുൂപമായവാം. 
കാലദേശാതിവര്‍ത്തിയായി എപ്പോഴും എല്ലായിടത്തും വ്യാപ്തമായി 
രിക്കുന്ന ഭാവം സത്വം. സര്‍വജ്ഞാനസ്വരുപമായി സ്വപ്രകാശം കൊണ്ടു്‌ 
എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഭാവം ചിത്ത്വം. പരമപ്രേമാസ്പദത്വം 
ആനന്ദം. ഇതുമൂന്നും ചേര്‍ന്നതു ഈശ്വരസത്ത. “സത്യം ജ്ഞാനമാനന്ദം", 
ആനന്ദോ ബ്രഹ്മ”'(തൈത്തിരീയം); “വിജ്ഞാനമാനന്ദം”"” (ബൃഹദാരണ്യകം); 
“പ്രജ്ഞാ പ്രതിഷ്ഠാ പ്രജ്ഞാന ബ്രഹ്മ” (ഐതരേയം?) തുടങ്ങിയ 
ഉപനിഷദ്‌ വാക്യങ്ങഠാം സത്തും ചിത്തും ആനന്ദവും അഭിന്നമാണെന്നു 
സ്ഥാപിക്കുന്നു. 


സച്ചിദാനന്ദരൂപിണീ എന്നു ലളിതാസഹ്രസനാമം. 


ഓം സച്ചിദാനന്ദായൈ നമഃ 


228. സാധ്യാ 


സാധനകളാല്‍ പ്രാപിക്കപ്പെടേണ്ടവാം. 


ഉപാസനാകര്‍മ്മങ്ങാം കൊണ്ടോ ഉപനിഷദ്വാക്യങ്ങാം നിര്‍ദ്ദേശി 
ക്കുന്ന ജ്ഞാനംകൊണ്ടോ യോഗസാധനകാംകൊണ്ടോ ലളിതാംബികയെ 
പ്രാപിക്കാന്‍ കഴിയും. ഈ മാര്‍ഗ്ഗങ്ങളെല്ലാം ദൃഡനിഷ്ഠയും ലക്ഷ്യബോധവും 
പരിശ്രമവും ആവശ്യമുള്ളവയാണ്റ്‌. ക്ലേശം സഹിച്ച്‌ അനുഷ്ഠിക്കേണ്ട 
സാധനാക്രമങ്ങാം കൊണ്ടു പ്രാപിക്കുവാന്‍ യോഗ്യയാണ്്‌ ലളിതാംബിക. 
നിരതിശയമായ ആനന്ദമാണ്‌ ദേവീപ്രാപ്തിയില്‍ നിന്നുണ്ടാകുന്നത്‌. 
പരിശ്രമിക്കുന്നവര്‍ക്ക ദേവീസാക്ഷാത്കാരം സാധിക്കും എന്നു വ്ൃംഗ്യസൂചന. 


146 


ശ്രീല്ളിതാധ്രിശത? 


ഈ നാമത്തിന്റ്‌ “സാധ്വീ” എന്നു പാഠഭേദം കാണുന്നു. അതു 
സ്വീകരിച്ചാല്‍ “പതിവ്രത” എന്നര്‍ത്ഥം. അനന്യസാമാന്യമായ പാതിര്രത്യം 
കൊണ്ടു്‌ ദേവിക്കു “സാധ്വീ” എന്നു പേരുണ്ടായി എന്നു ദേവീഭാഗവതം. 
സകലവിദ്യാരുപയും സകലസദാചാരവിധാത്രിയുമായ ദേവിയുടെ എല്ലാ 
കര്‍മ്മങ്ങളും സാധു ആകയാലും സ്വാധീ എന്നു നാമം. 


ഓം സാധ്യായൈ നമഃ 


229. സദ്ഗതിദായിനീ 
സദ്ഗതി നല്‍കുന്നവാരം. 


പുനരാവൃത്തിയില്ലാത്തതും പരമാനന്ദം മാത്രം രൂപമായുള്ളതുമായ 
പരഗതി അനായാസമായി നല്‍കാന്‍ ലളിതാംബികയ്ക്കു മാത്രമേ കഴിവുള്ളു. 
ദേവിയെ സ്മരിക്കുന്ന മാത്രയില്‍ ബഹുജന്മാര്‍ജ്ജിതമായ പാപങ്ങാം 
ഭസ്മമായിത്തീരുന്നു. പാപഫലങ്ങളായ ദുരിതാനുഭവങ്ങളും സ്വാഭാവികമായി 
നശിക്കുന്നു. അമ്മയുടെ കരുണാകടാക്ഷപാതമുണ്ടാകുന്നതോടെ 
മോക്ഷ്പ്രാപ്തിക്ക്്‌ അര്‍ഹതയുണ്ടാകുന്നു. ശരീരസ്ഥനായി തുടരുന്നിട 
ത്തോളം എല്ലാ ഐശ്വര്യങ്ങളും ദേവ്യുപാസകനെ ആശ്രയിക്കുന്നു. ഇങ്ങനെ 
ഐഹികവും ആമുഷ്മികവുമായ സുഖാനുഭവങ്ങളോടുകൂടിയ ഗതി 
നല്‍കുന്നവളാകയാല്‍ സദ്ഗതിദായിനീ എന്നു ദേവിക്കു നാമം. 


ഓം സദ്ഗതിദായിന്്യൈ നമഃ 


230. സനകാദിമുനിധ്യേയാ 
സനകന്‍ തുടങ്ങിയ മുനിമാരാല്‍ ധ്യാനിക്കപ്പെടത്തക്കവാം. 


മനനശീലനാണ്്‌ മുനി. മുനിമാരായ ജഷിമാരുടെ സുദീര്‍ഘമായ ഒരു 
പരമ്പര തന്നെ നമുക്കുണ്ട്‌. പ്രപഞ്ചരഹസ്യങ്ങഠം പല തരത്തില്‍ വ്യാഖ്യാനിച്ച 
തത്ത്വദര്‍ശകരായ ആ ആചാര്യന്മാരുടെ ധ്യാനമനനങ്ങളുടെ സദ്ഫലങ്ങാം 
ശ്രുതികളായും സ്മൃതികളായും പുരാണേതിഹാസകഥകളായും വ്യാപിച്ചു 
ഭാരതത്തെ മാത്രമല്ല അഖിലഭൂമണ്ഡലത്തെയും പവിത്രമാക്കിത്തീര്‍ത്തിട്ടുണ്ടു്‌. 
മായാവിഡംബനംകൊണ്ട്‌്‌ പലപ്പോഴും മറഞ്ഞിരിക്കുന്നുവെങ്കിലും സത്യ 
ബേധെം എല്ലാവരുടേയും മനസ്സില്‍ ഉണ്ടാകാന്‍ ഈ ആചാര്യപരമ്പരയുടെ 
കാരുണ്യമാണു കാരണം. 


147 


ശ്രദലളിതായതിശത? 


ഇവിടെ “സനകാദി” എന്ന പ്രയോഗം കൊണ്ട്‌ സനകന്‍, സനന്ദനന്‍, 
സനാതനന്‍, സനത്കുമാരന്‍ എന്നീ നാലുപേരെയാണു കുറിക്കുന്നതെന്നും 
സനകന്‍, ശ്രീശുകന്‍, വസിഷ്ഠന്‍, സനന്ദനന്‍, സനല്‍കുമാരന്‍ 
എന്നിവരെയാണു കുറിക്കുന്നതെന്നും പക്ഷമുണ്ട്‌. ബ്രഹ്‌ മാവിന്‍െറ 
മാനസപുത്രനാണു സനകന്‍. ദേവീതന്ത്രങ്ങളുടെ ആചാര്യപരമ്പര രണ്ടാമതു 
പറഞ്ഞ അഞ്ചുപേരില്‍ നിന്നാണുണ്ടായത്‌. അതുകൊണ്ട്‌ സനകന്‍െറ പേരു 
പറഞ്ഞു്‌ മറ്റു നാലുപേരെക്കൂടി സൂചിപ്പിച്ചു. 


സാധാരണയായി ആരാധനയില്‍ ഏര്‍പ്പെടുന്നവര്‍ക്കു്‌ എന്തെങ്കിലും 
നേടാനുള്ള ആഗ്രഹം കാണും. മിക്കപ്പോഴും ഭാതികമായ ജയവും 
സുഖവുമായിരിക്കും ആഗ്രഹം. അതിശ്രേഷ്ഠരായ ജഷിമാര്‍ക്കും കൈവല്യ 
മെന്ന ലക്ഷ്യമെങ്കിലും ഉണ്ടാകാന്‍ ഇടയുണ്ട്‌. സനകാദികളായ മഹര്‍ഷിമാര്‍ 
ഒരു ആഗ്രഹവും ഇല്ലാത്തവരാണ്‌. ഐശ്വരമായ എല്ലാ വിഭൂതികളും 
സ്വായത്തമായുള്ള ഇവര്‍ക്ക്‌ ആരാധനകൊണ്ട്റ്‌ നേടാന്‍ ഒന്നുമില്ല. 
ലോകത്തിന്‍െറ നേര്‍ക്കുള്ള കാരുണ്യം കൊണ്ടു്‌ മറ്റുള്ളവര്‍ക്ക്‌ അനുഗ്രഹ 
മായിത്തീരാനും അവര്‍ക്കു മാര്‍ഗ്ഗദര്‍ശനം നല്‍കാനും വേണ്ടി മാത്രമാണ്‌ 
ആരാധനാരീതികഠം അവര്‍ സ്ഥീകരിക്കുന്നത്്‌. അങ്ങനെയുള്ള സനകാദികഠം 
ദേവിയെ ധ്യാനിക്കുന്നു എന്ന പ്രസ്താവം ദേവിയുടെ സര്‍വാതിശായിയായ 
മാഹാത്മ്യം വ്യക്തമാക്കുന്നു. 


““സനകാദിസമാരാധ്യാ”" എന്നു ലളിതാസഹ്സനാമം 


ഓം സനകാദിമുനിധ്യേയായൈ നമഃ 


231. സദാശിവകുടുംബിനീ 


സദാശിവന്‍െറ പത്നിയായി വര്‍ത്തിക്കുന്നവഠം. അനാദിയായ 
പരബ്രഹ്മമാണ്‌്‌ സദാശിവന്‍.സദാശിവന്റ്‌ രൂപമോ പ്രവൃത്തിയോ ഇല്ല. 
അങ്ങനെയുള്ള സദാശിവന്‍െറ കുടുംബിനിയായി ദേവിയെ കല്‍പിക്കുന്നു. 
സദാശിവനെ കുടുംബിയാക്കിത്തീര്‍ക്കാന്‍ പോന്ന അഭ്യാകര്‍ഷണശക്തി 
യായ മായ ത്രിപുരസുന്ദരീരുപത്തില്‍ വര്‍ത്തിക്കുന്നു എന്ന്‌ ഒരു വ്യാഖ്യാനം. 


സദാശിവന്‍ പ്രപഞ്ചരൂപത്തില്‍ പ്രതിഭാസിക്കുന്നു. ബ്രഹ്മത്തിന്‍െറ 
ഭാവാന്തരം മാത്രമായ പ്രപഞ്ചത്തിന്‍െറ സൃഷ്ടിസ്ഥിതിലയാദിക്ളായി 
പ്രത്യക്ഷമാകുന്ന മൂല്പ്രകൃതിയെ സദാശിവന്‍െറ പത്നിയായി കല്‍പിക്കുന്നു. 


145 


ശ്രാലളിതാത്രിശത? 


പഞ്ചഭൂതങ്ങാം, പഞ്ചതന്മാത്രകഠം, പഞ്ചജ്‌ ഞാന്നേന്ദിയങ്ങാം, 
പഞ്ചകര്‍മ്മേന്ദ്രിയങ്ങാം, മനസ്സ്‌, മായ, ശുദ്ധവിദ്യ, മഹേശ്വരന്‍, സദാശിവന്‍ 
എന്ന്‌ ശൈവസിദ്ധാന്തപ്രകാരം പഞ്ചവിംശതിതത്ത്വങ്ങഠാം. ഇവയില്‍ 
ഇരുപത്തിഅഞ്ചാമത്തെ തത്ത്വമായി സദാശിവനെ പറയുന്നു. ആ സദാശിവന്‍ 
സര്‍വതത്ത്വസ്വരൂപനാണ്്‌. തത്ത്വങ്ങളുടെ ചൈതന്യമായ ലളിതാംബികയെ 
സദാശിവന്‍െറ ധര്‍മ്മപത്നിയായി കജപിച്ചിരിക്കുന്നു. ശിവനും ശക്തിയും 
ചേരുമ്പോഠം പ്രപഞ്ചോത്പത്തി സംഭവിക്കുന്നു. ശിവശക്തിസമ്പുടത്തെ 
ഇരുപത്തി ആറാമത്തെ തത്ത്വമായി പറയുന്നു. 


പരോചി ശക്തിരഹിത? ശക്തഃ? കരീത്തും ന കിഞ്ചന 
ശക്ത സ്യാദ്‌ പരമേശാനി ശക്ത്യായുക്തോ ഭവേദ്യതി 


ശിവന്‍െറ പ്രവര്‍ത്തനശക്തിയായവാം എന്നു നാമത്തിനര്‍ത്ഥം. 
ശങ്കരാചാര്യകൃതമായ സൌന്ദര്യലഹരിയിലെ പ്രഥമശ്ലോകം നോക്കുക. 


ഇതേ നാമം തന്നെ ലളിതാസഹസ്രനാമത്തിലും ഉണ്ട്‌. സദാശിവ 
പതിയര്രതാ, സദാശിവാ എന്നീ നാമങ്ങളും ഈ ആശയം കുറിക്കാന്‍ 
സഹ;സനാമത്തില്‍ പ്രയോഗിച്ചിട്ടുണ്ട്‌. 


ഓം സദാശിവകുടുംബിന്വ്യൈ നമഃ 


232. സകലാധിഷ്ഠാനരുപാ 


എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്നവാം. പ്രപഞ്ചത്തിലുള്ള 
വസ്തുക്കളെയും ആശയങ്ങളെയും സൂക്ഷ്മമായി പഠിക്കാന്‍ ശ്രമിച്ചാല്‍ അവ 
പരസ്പരം ബന്ധപ്പെട്ടവയാണെന്നു കാണാം. ഒന്നു മറ്റൊന്നിനു കാരണമോ 
അധിഷ്ഠാനമോ ആകുമ്പോം ആ ബന്ധത്തിന്‌ ആധാരാധേയബന്ധമെന്നു 
പറയാം. ആധാരാധേയബന്ധം പരിശോധിച്ചുചെല്ലുമ്പോഠം എല്ലാത്തിനും 
അധിഷ്ഠാനമായ ചൈതന്യത്തില്‍ ആ ഗവേഷണം ചെന്നെത്തും. ആ 
ചൈതന്യത്തെ ബ്രഹ്മമെന്നും പരാശക്‌ തിയെന്നും ഈശ്വരനെന്നും 
വ്യവഹാരത്തില്‍ നാം പറയുന്നു. എല്ലാത്തിനും അധിഷ്ഠാനമായ പരയായ 
ശക്തിയായി ദേവിയെ ഈ നാമം വര്‍ണ്ണിക്കുന്നു. 


“സര്വം ഖഥ്ഥിദമേവാഹം നാന്യദസ്തിസനാതനം 
എല്ലാം ഞാന്‍ തന്നെയാണ്്‌. എന്നില്‍ നിന്നന്യമായി സനാതനമായി 
ഒന്നും തന്നെ ഇല്ല എന്നു ദേവീഭാഗവതത്തില്‍ ദേവി തന്നെ അരുളി ച്ചെയുന്നു. 


ത്രിപുരാ പരമാശക്തിരാദ്യജാതാ മഹേശ്വര? 
സ്ഥുലസ്ധുക്ഷ്മവിഭാഗേന ത്രൈലേോക്യോത്പത്തിമാത്യകാ 


149 


ശ്രീല്ളിതാധതിശത? 


കബഥീക്ൃതനിശ്ശേഷതത്ത്വഗ്രാമസ്വരുചിണ? 

യസ്യാം പരിണതായാം തു ന കിഞ്ചിത്‌ പരമിഷ്യതേ”” 

(ത്രിപുരാ എന്ന പരമയായശക്തി ആദ്യജാതയായ മഫേശ്വരിയാണ്‌ു. 
ആ ശക്തി സ്ഥൂുലസുക്ഷ്മവിഭാഗത്താല്‍ ലോകോത്പത്തിക്കു മാതൃക 
യായിത്തീര്‍ന്നു. ആ ശക്തി തന്നെ തത്ത്വസമൂഹങ്ങളെ നിശ്ശേഷമായി 
ഗ്രസിക്കുന്നു. ആ ശക്തി പരിണതയായിത്തീരുമ്പോഠം മറ്റൊന്നും 
ശേഷിക്കുന്നില്ല.) എന്നു ചതുശ്ശൃതി. 

“ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹ 

മമൃതസ്യാ 7 വ്യയസ്വ ച 

ശാശവതസ്യ ച ധര്‍മസ്വയ 

സുഖസൈസ്വ്യകാന്തികസ്വയ ച" 


(ഞാന്‍ അമൃതവും അവ്യയവുമായ ബ്രഹ്മത്തിന്‍െറയും ശാശ്വതമായ 
ധര്‍മ്മത്തിന്‍െറയും നിശ്ചിതമായ സുഖത്തിന്‍െറയും ഇരിപ്പിടമാകുന്നു) 
എന്ന്റ്‌ ഗീതയില്‍ ഭഗവാന്‍ അരുളിച്ചെയുന്നതും ഈ ആശയമാണു (ഗീത 14 - 27). 

“സര്‍വം ഖലിിദം (ബഹ്മ”” എന്നു ഛാന്ദോഗ്യോപനിഷത്ത്ു്‌. 

ഓം സകലാധിഷ്ഠാനരൂപായൈ നമഃ 
233. സത്യരൂപാ 

സത്യം തന്നെ സ്വരൂപമായവാം. 

സത്യം എന്ന പദത്തിന്‌ യഥാര്‍ത്ഥമായുള്ളത്൯്‌ എന്നു വ്യാവഹാരിക 
തലത്തില്‍ അര്‍ത്ഥം. പ്രകൃതത്തില്‍ മായകൊണ്ടു മറഞ്ഞിരിക്കുന്ന ഉണ്മയെ 
കുറിക്കുന്നു. ജഗത്ത്്റ്‌ മിഥ്യയാണ്‌, (ബഹ്മം മാര്രം സത്യം എന്ന 
അദ്വൈതവേദാന്തതത്വം ഇവിടെ സ്മരിക്കണം. ഇന്ദ്രിയവിഷയമായ പ്രപഞ്ചം 
ഇന്ദ്രിയങ്ങളുടെ ഘടനാപരിമിതി കൊണ്ടു തന്നെ മിഥ്യയാണ്‌. നമുക്കു 
അനുഭവിക്കാന്‍ കഴിയുന്ന പ്രപഞ്ചം സത്ൃത്തിന്‍െറ അലപമാത്രമായ 
അംശങ്ങളേ ഉഠാക്കൊള്ളുന്നുള്ളു. ഇന്ദ്രിയവിഷയജ്ഞാനത്തിന്‌ അതീതമായ 
ബ്രഹ്മചൈതന്യം മാത്രമാണ്‌ സത്യമായുള്ളത്$്‌. അതു അനാദിയും 
ഗുണങ്ങഠം കൊണ്ട്‌്‌ അറിയപ്പെടാനാകാത്തതും നാമരുപങ്ങളില്ലാത്തതും 
അനന്തവുമാണ്്‌. ആ ശക്‌ തിയെത്തന്നെയാണ്‌്‌ പരാശക്തി എന്നു 
പറയുന്നതറ്റ്‌. പരാശക്തിയായ ലളിതാംബികയെ സത്യരൂപയായി, 
പരബ്രഹ്മസ്വരൂപിണിയായി ഈ നാമം അവതരിപ്പിക്കുന്നു. 


ഓം സത്യരൂപായൈ നമഃ 


150 


ശ്രീലളിതാര്രിശത? 


234. സമാകൃതിഃ 


സമമായ ആകൃതിയോടുകൂടിയവാം. 


ന്യൂനവും അധികവും അല്ലാത്ത സ്ഥിതിയാണു സമം. പ്രകൃതത്തില്‍ 
ശിവനോടു സമമായ സ്ഥിതി ഉള്ളവാം എന്ന്‌ ഒരു വ്യാഖ്യാനം. 
ശിവശക്ത്യയൈക്യരൂപിണിയാണു ലളിതാദേവി. ശിവനെന്നും ശക്തിയെന്നും 
രണ്ടായി നാം കല്‍പിക്കുന്നുവെങ്കിലും ന്യൂനാതിരിക്തഭേദം ശിവനും 
ശക്തിയും തമ്മില്‍ ഇല്ല. സൃഷ്ടിസ്ഥിതിസംഹാരതിരോധാനാനുഗ്രഹ 
രൂപമായ ലീലയില്‍ ജായാപതികളായ ശക്തിയും ശിവനും വ്യാപരിക്കുന്നു. 
അതിനാല്‍ 


“പരസ്പര തപഃ സംപത്ഫലായിതപരസ്പര 


പ്രപഞ്ചമാതാപിതര പ്രാജ്ഞൌ ജായാപതറ സ്തുമ”" 


എന്നു സ്തുതിക്കപ്പെടുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളും 
വസ്തുക്കളും ദേവിയുടെ രൂപങ്ങളാണ്‌. അവയില്‍ ഓരോന്നിനും സമമായ 
ആകൃതിയുള്ളവാം എന്നും, സര്‍വപ്രപഞ്ചത്തെയും സാകല്യേന കല്‍പിച്ചാല്‍ 
അതിനു സമമായ ആകൃതി ഉള്ളവാം എന്നും വ്യാഖ്യാനിക്കാം. 


സത്ത്‌, ചിത്ത, ആനന്ദം എന്നു്‌ മുന്നു പദങ്ങാംകൊണ്ടു നിര്‍ദ്ദേശി 
ക്കപ്പെടുന്ന ഭാവങ്ങളില്‍ നിന്ന്‌ അഭിന്നമായ - സമമായ - ആകൃതി ഉള്ളവാം. 


ശീവിദ്യാമയ്തം തൂടങ്ങി ബഹുകോടി മ്രന്തങ്ങളുള്ളവയെല്ലാം 
ദേവിയുടെ ശബ്ദ്രബഹ്മമയമായ രൂപങ്ങളാണ്‌. എല്ലാ മ്ര്തദേവതകാംക്കും 
സമമായ രൂപമുള്ളവാം എന്നും ആചാര്യന്മാര്‍ വ്യാഖ്യാനിക്കുന്നു. 


ശ്രീചക്രം തുടങ്ങി ത്ന്ത്രശാസ്ത്രപ്രസിദ്ധമായ യന്ത്രങ്ങാം നിരവധി 
ഉണ്ടു. അവയില്‍ ഓരോന്നിനും സമമായ ആകൃതിയുള്ളവാം എന്നും 
പൂജയ്ക്കു പ്രതീകങ്ങളായി സ്വീകരിക്കപ്പെടുന്ന പലതരം വിഗ്രഹങ്ങളില്‍ 
ഒരോന്നിനും സമമായ ആകൃതി ഉള്ളവാം എന്നുംവ്യാഖ്യാനിച്ചു കാണുന്നു. 


പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അവസ്ഥാഭേദങ്ങളുണ്ട്‌. ജീവികളില്‍ 
ഉത്‌ പത്തി, വളര്‍ച്ച, ക്ഷയം എന്നിവ സാധാരണനിയമമാണ്ട്‌. ഒരു 
അവസ്ഥയില്‍ നിന്നും മറ്റൊന്നിലേയ്ക്ക്്‌ വൃദ്ധിയും ക്ഷയവും എല്ലാത്തിനും 
ഉണ്ട്‌. ഉത്പത്തിയും വ്ൃദ്ധിയും ക്ഷയവും പരഡ്രഹ്മസ്വരുപിണിയായ 
ദേവിക്കു; ഇല്ല. എല്ലാ കാലത്തും ന്യൂനാതിരിക്തഭേദമില്ലാതെ സമമായ 


151 


ശ്രാലളിതായ്രിശതാ 


ആകൃതിയുള്ള ദേവി നിത്യയൌാവനശാലിനിയാകയാല്‍ സമാകൃതി എന്നു 
നാമം. 


“അംഗുഷ്ഠമാര്രഃ പുരുഷേഴ്‌ന്തരാത്മാ 
സദാ ജനാനാം ഹൃദയേ സംനിവിഷ്ഠഴ”* 


എന്നു കഠോപനിഷത്തില്‍ വിവരിക്കുന്ന അന്തരാത്മാവിന്‍െറ രുപത്തില്‍ 
എല്ലാ ജീവികളിലും ഒരേ രുപത്തില്‍ സമാകൃതിയില്‍ സ്ഥിതിചെയ്യു 
ന്നവളാകയാലും സമാകൃതി. 


ഓം സമാകൃതയേ നമഃ 


235. സര്‍വപ്രപഞ്ചനിര്‍മാത്രീ 
സര്‍വപ്രപഞ്ചങ്ങളെയും നിര്‍മ്മിച്ചവരം. 


“പ്ചി വ്യക്തീകരണേ' എന്ന നിര്‍വചനപപകാരം വ്യക്തമായി 
ത്തീരുന്നതു പ്രപഞ്ചം ““പ്രപഞ്ച്യതേ വിസ്താര്യതേ വിവര്‍ത്തതേ ഇതി 
പ്രപഞ്ച” എന്നു ശാങ്കരഭാഷ്യം. ഉണ്ടാകുകയും വ്യക്തമായ രൂപാദിഭാവങ്ങാം 
സ്വീകരിക്കുകയും വിസ്തൃതമായിത്തീരുകയും ചെയ്യൂന്ന ഗ്രഹാദിഗോളങ്ങഠാം 
ഉഠാം്പെട്ട ്രഹ്മാണ്ഡകോടികളെ പൊതുവേപ്രപഞ്ചമെന്ന പദം കുറിക്കുന്നു. 
“സര്‍വ എന്ന വിശേഷണം കൊണ്ട്‌്‌ പ്രപഞ്ചങ്ങാം തന്നെ നിരവധിയുണ്ടെന്നു 
സൂചിപ്പിക്കുന്നു. ഒരേ ബീജം പലരൂപത്തില്‍ പലതായിവളര്‍ന്നു :പപഞ്ചരുപം 
സ്വീകരിക്കുന്നു. സര്‍വപ്രപഞ്ചങ്ങളെയും നിര്‍മ്മിക്കുകയും നിലനിറുത്തു 
കയും സംഹരിക്കുകയും ചെയുന്നതു? ദേവിയുടെ ലീലയാകയാല്‍ 
“ഘീലാക്രപ്തബ്രഹ്മാണ്ഡമണ്ഡലാ” എന്നു ലളിതാസഹ;സനാമം ദേവിയെ 
സ്തുതിക്കുന്നു. “അനേകകോടിബ്രഹ്മാണ്ഡജനനീ'' എന്ന നാമവും ഇതേ 
ആശയം കുറിക്കുന്നു. 


ഓം സര്‍വപ്രപഞ്ചനിര്‍മാത്ര്യൈ നമഃ 


236. സമാനാധികവര്‍ജിതാ 


തുല്യമായോ അധികമായോ മറ്റൊന്നും ഇല്ലാത്തവാം. ദേവിയെ 
മറ്റെന്നിനോടും തുലനം ചെയ്യാന്‍ സാധ്യമല്ല. ദേവിയെക്കാഠം മേന്മയുള്ള 
തായും മറ്റൊന്നുമില്ല. 


ഭഗവാന്‍െറ വിശ്വരൂപം കണ്ടു ഭയചകിതനായ അര്‍ജ്‌ ജൂനന്‍ 
“ന ത്വത്സമോ?സ്ത്യഭ്യധികഃ കുതോ? ന്യോ ലോക്രതയേ? പ്ൃപ്രതിമ 


152 


ശ്രിലകഭിതാത്രിശത? 


പ്രഭാവ” എന്നു സ്തുതിക്കുമ്പോംം ഈ ആശയം പ്രകടിപ്പിക്കുന്നുണ്ടുു്‌. 
നിന്തിരുവടിക്കു സമാനനായോ നിന്തിരുവടിയെ കവിഞ്ഞവനായോ 
ആരാണുള്ളത്‌. “ന തത്‌ സമശ്ചാപ്യധികശ്ച ദൃശ്യതേ”” എന്നു ശ്രുതി 
വാക്യവുമുണ്ടുട്‌. “ന തസ്യ പ്രതിമാ അസ്തി ”” എന്നു തൈത്തിരീയം. 


ഈ നാമം ലളിതാസഹസ്രനാമത്തിലും ഉണ്ട്‌. 
ഓം സമാനാധികവര്‍ജിതായൈ നമഃ 


237. സര്‍വോത്തുംഗാ 
എല്ലാത്തിനെക്കാളും ഉത്തുംഗയായവാം. 


ഉത്തുംഗശബ്ദത്തിന്റ്‌ ഉയര്‍ന്നത്‌ എന്നു പദാര്‍ത്ഥം. ശ്രേഷ്ഠമായത്‌, 
മേന്മയുള്ളത്്‌ എന്നും അര്‍ത്ഥം. പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാത്തിനെക്കാളും 
ശ്രേഷ്ഠയായവാം. 


ഉത്തുംഗശബ്ദത്തിന്‌ “ജലംകൊണ്ടെന്നപോലെ പെരുകിയ” എന്നും 
അര്‍ത്ഥമുണ്ട്‌. തന്‍െറ കാരുണ്യമാകുന്ന പെരുവെള്ളത്താല്‍ സര്‍വചരാ 
ചരങ്ങളെയും പോഷിപ്പിക്കുന്നവഠം എന്ന്‌ ഈ പക്ഷത്തില്‍ വ്യാഖ്യാനം. 


പിണ്ഡാണ്ഡത്തില്‍ (ശരീരത്തില്‍) ഏറ്റവും ഉയര്‍ന്ന സ്ഥാനമായ 
സഹൃസാരപദ്മത്തില്‍ ശിവശക്ത്യൈകൃരുപിണിയായി സ്ഥിതിചെയുന്ന 
തിനാലും സര്‍വ്വോത്തുംഗ. ശിവശക്തിയോഗജന്യമായ അമൃതപ്രവാഹം 
കൊണ്ടു്‌ സധവനാഡീസമുഹങ്ങളെയും സേചനം ചെയുന്നതിനാലും 
സര്‍വോത്തുംഗ എന്ന പേര; അമ്പര്‍ത്ഥമാകുന്നു. 


ഓം സര്‍വോത്തുംഗായൈ നമഃ 


238. സങ്ഗഹീനാ 


ഒന്നിനോടും ചേര്‍ച്ചയില്ലാത്തവാം. 


നിരവയവവും നിഷ്കാരണവും നിര്‍ഗുണവും നിരാശ്രയവുമായ 
പര്രബഹ്മമാണു ലളിതാംബിക. ആ പരാശക്തി മറ്റെല്ലാത്തിനും ആശ്രയ 
മാണെങ്കിലും നിര്‍ല്ലേപമായി വര്‍ത്തിക്കുന്നു. 


എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം ഒന്നിനോടും ചേരാതിരി 
ക്കുന്നതുപോലെയും സര്‍വജീവികളിലും ഉണ്ടെങ്കിലും ആത്മാവ്‌ ജീവിയുടെ 
സ്വഭാവങ്ങളും വാസനകളും കൊണ്ടു കളങ്കിതമാകാതിരിക്കുന്നതുപോലെയും 
സര്‍വഗതയും സര്‍വാധാരയുമായ ദേവി ഒന്നിനോടും സംഗമില്ലാത്തവളായി 


153 


ശ്രീലളിതാധതിശത? 


സ്ഥിതിചെയുന്നു. “താനൊന്നും ചെയ്യാതെ സര്‍വം ചമയ്ക്കുന്ന '' 
മഹേശ്വരിയും മായയുമായി ദേവിയെ ഈ നാമം അവതരിപ്പിക്കുന്നു. 


ഓം സങ്ഗഹീനായൈ നമഃ 


239. സഗുണാ 
ഗുണങ്ങളോടുകൂടിയവാം. 


പര്രബഹ്മസ്വരൂപിണിയായ ദേവി നിര്‍ഗ്ഗുണയും ഗുണാതീതയുമാണ്റു. 
ആ ദേവി തന്നെ സത്വരജസ്തമോഗുണങ്ങളായും രൂപം കൊള്ളുന്നു. 
ഗുണങ്ങഠം സ്വീകരിച്ച്‌ സത്വഗുണപ്രധാനമായ വിഷ്‌ ണുരൂപവും 
രാജോഗുണപ്രധാനമായ ബ്രഹ്മരൂപവും തമോഗുണപ്രധാനമായ രുദ്രരൂപവും 
കൈക്കൊള്ളുന്നു. ത്രിമൂര്‍ത്തികളായി ഭവിക്കുന്ന മഹാദേവി പ്രപഞ്ചത്തിന്‍െറ 
സൃഷ്ടിസ്ഥിതിലയങ്ങാംക്കു കാരണഭൂതയായിത്തീരുന്നു. 


“ദൈവീിഹ്വേഷാ ഗുണമയ? മമ മായാ ദുരത്യയാ എന്നു ഗീതയില്‍ 
ജ്‌ ഞാനവിജ്‌ ഞാനയോഗത്തില്‍ ഭഗവാന്‍ മായയെ വിവരിക്കുന്നു. 
പ്രകൃതിയായി രൂപം പൂണ്ട പരപ്രഹ്മസ്വരുപിണിയില്‍ നിന്ന്‌ ഗുണങ്ങഠം 
ഉണ്ടാകുന്നു എന്ന? ഗുണത്രയവിഭാഗയോഗത്തില്‍ 


“സത്വം രജസ്തമ ഇതി ഗുണഃ പ്രക്ൃതിസംഭവാഃ 


നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം എന്നു തുടങ്ങി 
ഗുണങ്ങളെ ഭഗവാന്‍ വിവരിക്കുന്നു. 


സത്വാദികളായ ഗുണങ്ങാം സ്വീകരിക്കുന്നതിനാല്‍ സഗുണാ എന്നു 
നാമം. 


ഗുണശബ്ദത്തിന്്‌ ചരട്‌, നൂല്‌, വില്‍ഞാണ്‍ എന്നിങ്ങനെ ബസ്ധപ്പെട്ട 
അര്‍ത്ഥങ്ങളുണ്ട്‌. പ്രപഞ്ചത്തിലെ ജീവികളെയും വസ്തുക്കളെയും 
പ്രവര്‍ത്തനങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന രാഗദ്വേഷാദികളായ 
പാശങ്ങളെ ദേവിയുടെ വിഭൂതികളായും ആയുധങ്ങളായും വര്‍ണ്ണിക്കാറുണ്ടു്‌. 
ലളിതാസഹസ്രനാമത്തിലെ “രാഗസ്വരൂപപാശാഷ്ട്യാ”' എന്ന നാമം നോക്കുക. 
ലൌാകികബന്ധങ്ങളാകുന്ന ഗുണങ്ങളാല്‍ പ്രപഞ്ചഘടകങ്ങളെ ബന്ധി 
ക്കുന്നവാം എന്ന്‌ ഈ പക്ഷത്തില്‍ വ്യാഖ്യാനം. ഈ ആശയത്തെ കുറേക്കൂടി 
വിശദമാക്കി രാഷ്ട്രതന്ത്രത്തിലെ സന്ധിവിഗ്രഹയാനാസനദ്വൈധീഭാവ 
സമാശ്രയങ്ങളെയും ഉഠാപ്പെടുത്തി വ്യാഖ്യാനിച്ചു കാണുന്നു. 


154 


ശ്രീലളിതായതിശത? 


ദ്രവ്യങ്ങളെ ആശ്രയിക്കുന്നവയും മറ്റു. ര്രവ്യങ്ങളില്‍ നിന്നു്‌ 
വ്യാവര്‍ത്തിച്ചറിയാന്‍ സഹായിക്കുന്നവയും ആയ സവിശേഷതകളെയും 
ഗുണങ്ങാം എന്നു പറയും. രുപം, രസം, ഗന്ധം തുടങ്ങിയവ. മനുഷ്യരുടെ 
കാര്യത്തില്‍ നാമരുപാദികളേയും കാമക്രോധാദിവികാരങ്ങളെയും ഗുണങ്ങഠം 
എന്നു പറയാം. ഈ സവിശേഷതകളായി വര്‍ത്തിക്കുന്നത്‌ ദേവീചൈതന്യ 
മാകയാലും സഗുണാ എന്നു നാമം. 


ഓം സഗുണായൈ നമഃ 


240. സകലേഷ്ടദാ 
എല്ലാ ഇഷ്ടങ്ങളും നല്‍കുന്നവാം. 


ഇഷ്ടം എന്നതിന്‌ ആഗ്രഹം എന്നു സാമാന്യവ്യവഹാരത്തില്‍ അര്‍ത്ഥം. 
“ഇഷു ഇച്ഛായാം" എന്നു നിര്‍വചനം. ഭക്തര്‍ ആഗ്രഹിക്കുന്നതെല്ലാം 
മാതൃവാത്സല്യത്തോടെ നല്‍കുന്നവളാണു ലളിതാംബിക. “സര്‍വാര്‍ത്ഥ 
ദാത്രി"' എന്നു ലളിതാസഹ്രസനാമം ദേവിയെ വാഴ്ത്തുന്നു. 


ആഗ്രഹിക്കുന്നതെല്ലാം നല്‍കുന്ന ദേവി തന്നെയാണ്‌ മനുഷ്യനില്‍ 
ആഗ്രഹങ്ങാം ഉണ്ടാക്കുന്നതും. ആഗഹങ്ങാം നല്‍കുന്നവാം എന്നും നാമത്തെ 
വ്യാഖ്യാനിക്കാം. വാസനകളെ ആശ്രയിച്ചാണ്‌ ഇഷ്ടവും അനിഷ്ടവും 
വ്യക്തികാംക്കുണ്ടാകുന്നത്്‌. ഒരാഠാംക്ക്‌ ഇഷ്ടമായത്‌ മറ്റൊരാഠാംക്കു്‌ 
അനിഷ്ടമാകാം. ഒരു വ്യക്തി ധനം ആഗ്രഹിക്കുമ്പോം മറ്റൊരാഠം 
കീര്‍ത്തിയോ ശക്തിയോ അധികാരമോ ആ.ഗഹിച്ചെന്നുവരാം. ഇനിയൊരാഠാം 
കൈവല്യമായിരിക്കും ആഗ്രഹിക്കുന്നത്‌. മായാരുപിണിയായ ജഗദംബ 
ആഗ്രഹങ്ങാം ഉണ്ടാക്കുന്നു. ആഗ്രഹനിവൃത്തിവരുത്തി അനുഗ്രഹിക്കുകയും 
ചെയുന്നു. മനസ്സ്‌ ദേവീപാദങ്ങളില്‍ അഭയം തേടിയാല്‍ നല്ല ആഗ്രഹങ്ങളേ 
ഉണ്ടാകു. ആ ആഗ്രഹങ്ങാം അവര്‍ക്ക്‌ അനായാസമായി സാധിക്കുകയും 
ചെയ്യും. 


ഇഷ്ടം എന്നതിന്‌ യാഗം എന്നും അര്‍ത്ഥം. യജ്ഞങ്ങാം നല്‍കുന്നവാം 
- യജ്ഞഫലങ്ങാം നല്‍കുന്നവാം എന്ന്‌ ഈ പക്ഷത്തില്‍ വ്യാഖ്യാനം. ദാനം 
എന്നും “ഇഷ്ടത്തിനു അര്‍ത്ഥം. യജ്ഞവും ദാനവും ക്ലേശിച്ചു നടത്തേണ്ട 
മഹത്കര്‍മ്മങ്ങളാണ്റ്‌. ഏതെല്ലാം യാഗവും ദാനവും തപസ്സും നടത്തിയാലും 
അവ ഉദ്ദിഷ്ടഫലം നല്‍കണമെന്നില്ല. അവ ദേവി സ്വീകരിക്കണം. 


*“അഹം ഹി സരവയജ്ഞാനാം ഭോഷ്താ ച പ്രഭുരേവച 
നതു മാമഭിജാനന്തി്‌ തത്ത്വേനാതശ്ച്ചവന്തി തേ” (ഗീത ഒ - 24) 


155 


ശ്രീല്ളിതാര്രിശത? 


എന്നു്‌ ശ്രീകൃഷ്ണരുപം പൂണ്ട ദേവി അരുളിച്ചെയ്തിട്ടുണ്ടട്‌. യജ്ഞം 
നടത്താനുള്ള പ്രേരണയും യജ്ഞവും യജ്ഞഫലവും യജ്ഞഫലം ദാനം 
ചെയ്യുന്നവളും ലളിതാംബിക തന്നെ ആകയാല്‍ സകലേഷ്ടദാ എന്നു നാമം. 


ഓം സകലേഷ്ടദായൈ നമഃ 


ശ്രാവിദ്യാമന്ത്രത്തിന്‍െറ പ്രന്തണ്ടാമത്തെ അക്ഷരമായ സകാരം കൊണ്ടു 
തുടങ്ങുന്ന ഇരുപതു നാമങ്ങാം കഴിഞ്ഞു. പതിമുന്നാത്തെ അക്ഷരമായ 
“ക” കൊണ്ടുതുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


241. കകാരിണീ 


ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ പതിമൂന്നാമത്തെ അക്ഷരവും ആ മന്ത്രത്തിന്‍െറ 
ശക്തികൂടത്തിലെ രണ്ടാമത്തെ അക്ഷരവുമായ “ക' സ്വരുപമായവാം. 


ഓം കകാരിബ്ൈ നമഃ 


242. കാവ്യലോലാ 


കാവ്യത്തില്‍ ലോലയായവാം. 


രസാത്മകമായ വാക്യമാണ്‌ കാവ്യം. രമണീയാര്‍ത്ഥപ്രതിപാദകവും 
അനുവാചകരെ രസിപ്പിക്കുന്നതും അവര്‍ക്കു ജ്ഞാനം നല്‍കുന്നതുമായ 
കാവ്യത്തിന്‌ പ്രസാദം, മാധുര്യം, ഓജസ്സ്റ്‌ എന്നീ ഗുണങ്ങളുണ്ടായിരിക്കും. 
ഇങ്ങനെയുള്ള രചന നടത്തുന്നവര്‍ കവികാം. 


“ലോലാ” എന്നതിന്‌ ഉന്മദിക്കുന്നവാം, രസിക്കുന്നവാം എന്നര്‍ത്ഥം. 
“ലോഡു ഉന്മാദേ”” എന്നു നിര്‍വചനം. കാവ്യത്തില്‍ രസിച്ചുമദിക്കുന്നവളായി 
ദേവിയെ ഈ നാമം അവതരിപ്പിക്കുന്നു. ““കാവ്യാലാപവിനോദിനീ'' എന്ന 
നാമം കൊണ്ട്‌്‌; വാഗ്ദേവതകരം ലളിതാസഹൃസനാമത്തില്‍ ദേവിയെ 
സ്തുതിക്കുന്നു. 


ഭാഷണശക് തിയുള്ള എല്ലാവരും വാകൃരചന നടത്തുന്നുണ്ട്‌. 
ആശയവിനിമയം എന്ന ഭാഷാധര്‍മ്മം അങ്ങനെ നിറവേറ്റപ്പെടുന്നു. വാക്യങ്ങഠം 
രസാത്മകവും രമണീയാര്‍ത്ഥപ്രതിപാദകവും ആയിത്തീരുന്നത്‌ അതില്‍ 
പ്രസാദവും മാധുര്യവും ഓജസ്സുമായി ദേവീകാരുണ്യം ആവേശിക്കു 
മ്പോഴാണ്‌. വാല്മീകിയുടെയും വ്യാസന്‍െറയും കാളിദാസന്‍ തുടങ്ങിയ 
വരുടെയും രചനകളില്‍ ദേശകാലാതിവര്‍ത്തിയായി, സഹൃദയഹൃദയാകര്‍ഷ 
കമായി വര്‍ത്തിക്കുന്ന സൌന്ദര്യം ത്രിപുരസുന്ദരി തന്നെയാണ്‌. വാക്കു 


156 


ശ്രീലളിതാധത്തിശത? 


കളിലൂടെ രസാത്മകയായി തന്നെ ആവിഷ്കരിക്കുന്ന രചനകളില്‍ ദേവി 
മുഗ്ധയായിത്തീരുന്നു. ആ കാവ്യഭംഗിയില്‍ ദേവി ഉന്മത്തയായിത്തീരുന്നു. 
എന്നു പറയുമ്പോഠം സഹ്ൃദയന്‍െറ ഹൃദയത്തില്‍ കാവ്യാസ്വാദന 
ശക്തിയായി വര്‍ത്തിക്കുന്നതും ദേവി തന്നെയാണ്റ്‌ എന്നര്‍ത്ഥം. 


ദേവിയെ സ്തുതിക്കുന്ന കൃതികളില്‍ സന്തോഷിക്കുന്നവാം എന്നും 
വ്യാഖ്യാനിക്കാം. സ്തോത്രങ്ങാം പാരായണം ചെയ്യുന്നതും സംഗീതാത്മക 
മായി ആലപിക്കുന്നതും ദേവിക്കു പ്രീതികരമാണ്റ്‌. 


ഓം കാവ്യലോലായെെ നമ 


243, കാമേശ്വരമനോഹരീ “* 


കാമേശ്വരന്‍െറ മനസ്സിനെ അപഹരിച്ചവാം. 


കാമേശ്വരന്‍ ശിവന്‍. ദേവി ശിവന്‍െറ മനസ്സിനെ അപഹരിച്ചു 
സ്വവശമാക്കിയെന്നു മാത്രമല്ല കാമേശ്വരന്‍െറ അര്‍ദ്ധാംഗിയായിത്തീരുകയും 
ചെയ്തു എന്നു പുരാണങ്ങാം. കാമങ്ങളെയും കാമദേവനേയും കീഴടക്കിയതു 
കൊണ്ട്‌്‌ ശിവനു കാമേശ്വരന്‍ എന്നു പേരുണ്ടായി. എല്ലാ കാമങ്ങളെയും 
കീഴടക്കി തപോനിഷ്ഠനായിരുന്ന ശിവന്‍െറ മനസ്സിളക്കാന്‍ ശ്രമിച്ച കാമദേവന്‍ 
ശിവന്‍െറ ന്റേതാഗ്നിയില്‍ ദഹിച്ചു. ഇങ്ങനെ കാമങ്ങാംക്കും കാമനും 
ഈശ്വരനായ ശ്രീ പരമേശ്വരന്‍െറ മനസ്സിനെ ദേവി അനായാസമായി 
അപഹരിച്ചു എന്നു മാത്രമല്ല ദേവനെക്കൊണ്ട്‌; കാമദേവനു പുനര്‍ജ്ജന്മവും 
പൂര്‍വ്വാധികമായ ശക്തിയും നല്‍കിക്കുകയും ചെയ്തു. 


244. കാമേശ്വരപ്രാണനാഡീ 


കാമേശ്വരന്‍െറ പ്രാണനാഡിയായി വര്‍ത്തിക്കുന്നവള്‍. കാമേശ്വരന്‍ 
ശിവപര്യായമാണ്വ്‌. കാമനെ ജയിച്ചവനായതുകൊണ്ടും കാമങ്ങള്‍ക്കു ഈശ്വ 
രനായതുകൊണ്ടും കാമകോടികള്‍ക്കുതുല്യം സുന്ദരമായ ശരീരം ഉള്ളവനാ 
യതുകൊണ്ടും ഭക്തകോടികളുടെ കാമങ്ങള്‍ സാധിച്ചു കൊടുക്കുന്ന കാരു 
ണൃമൂര്‍ത്തിയായതുകൊണ്ടും ഭഗവാന്‍ കാമേശ്വരനാണ്‌്‌. അപ്രകാരമുള്ള 
ഭഗവാന്‍െറ പ്രാണനാഡിയാണു ദേവി. 


ശരീരമാകെ വ്യാപിച്ചു കിടക്കുന്ന 72,000 നാഡികളിലുടെയാണ്‌്‌ ജീവ 
ചൈതന്യം പ്രവര്‍ത്തിക്കുന്നതറ്‌. ആ നാഡികളുടെ കേന്ദ്രം നട്ടെല്ലിനുള്ളി 


റ കാമേശ്വരമനോഹരാ എന്നു പാഠഭേദം 


157 


ശ്രദീലളിതാധ്രിശത? 


ലുള്ള സുഷുമ്നയാണ്്‌. മൂലാധാരത്തെ സഹ്രസാരച്ക്രവുമായി ബന്ധിക്കുന്ന 
കുണ്ഡലിനീമാര്‍ഗ്ഗവും സുഷുമ്നയാണ്‌റ്‌. അതുകൊണ്ടു്‌ സുഷുമ്നയെ പ്രാ 
ണനാഡി എന്നു വിളിക്കുന്നു. കാമേശ്വരനെ ശരീരമായി കണക്കാക്കിയാല്‍ 
ആ ശരീരത്തിന്‍െറ ചൈതന്യം ദേവിയാണ്‌. 


“ശിവശ്ശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും 
ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമചി”” 


എന്ന്‌ സൌന്ദര്യലഹരിയില്‍ ശങ്കരഭഗവത്പാദര്‍ ഇക്കാര്യം വ്യക്തമാക്കുന്നു. 
ശിവനും ശിവയ്ക്കും തമ്മില്‍ അവിനാഭാവബന്ധമാണുള്ളത്യു്‌. ഒന്നുണ്ടെങ്കില്‍ 
മറ്റേതുമുണ്ട്‌. ഒന്നില്ലെങ്കില്‍ മറ്റേതുമില്ല. കാമേശ്വരനും കാമേശ്വരിയും 
രണ്ടല്ല. എങ്കിലും അവര്‍ തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാദര്‍ത്ത്യബന്ധമായും 
ചൈതന്യവും ജഡവും തമ്മിലുള്ള ബന്ധമായും മനസ്സിലാക്കാന്‍ സാകര്യത്തി 
നുവേണ്ടി പറയാറുണ്ടു്‌. 


*: വിരിഞ്ചിഃ പഞ്ചത്വം (വജതി ഹരിരാപ്നോത്‌ വിരതിം 
വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം 
വിത്രുനദ്? മാഫേന്ദ്രാവിതതിരപി സമ്മീലിതദ്ൃയശാ 
മഹാസംസാരേസ്മിന്‍ വിഹരതി സതി തത്പചതിരസഈ”" 


(സൂന്ദര്യലഹത്‌. ക്ലോ.267 


ബ്രഹ്മാവു മരണമടയുന്നു. വിഷ്ണുവും നശിക്കുന്നു. അന്തകനും 
നശിക്കുന്നു. കുബേരനും കാലംകൊണ്ട്‌ ഇല്ലാതെയാകുന്നു. വിവി 
ധമമ്പന്തരങ്ങളിലെ ഇന്ദ്രാദിദേവകളും നാശമടയുന്നു. ഇങ്ങനെയുള്ള മഹാ 
പ്രളയകാലത്തും ദേവീ, നിന്തിരുവടിയുടെ പതിയായ ശ്രീ പരമേശ്വരന്‍ മാത്രം 
ക്രീഡിച്ചു വിഹരിക്കുന്നു. പരമശിവനു നാശമില്ലാത്തതു്‌ നിതൃയായ ദേവിയു 
ടെ താടങ്കമഹിമ കൊണ്ടാണെന്നു അതേ കൃതിയില്‍ 28-ാം ശ്ലോകത്തിലും 
ശങ്കരഭഗവത്പാദര്‍ സ്ഥാപിക്കുന്നുണ്ട്ു്‌. 


ഈ നാമം ലളിതാസഹൃരസ്രനാമത്തിലും ഉണ്ടു്‌. 


ഓം കാമേശ്വരപ്രാണനാഡ്ൈൈ നമഃ 


158 


ശ്രിലളിതാധ്രിശത? 


245. കാമേശോത്സംഗവാസിനീ 


കാമേശന്‍െറ ഉത്സംഗത്തില്‍ വസിക്കുന്നവള്‍. കാമേശന്‍ ശ്രീ പരമേശ്വ 
രന്‍െറ പര്യായമാണ്യ. ഏറ്റവും കമനീയമായ രൂപം ഉള്ളവന്‍, ഇഷ്ടമുള്ള 
ഏതുരുപവും ധരിക്കാന്‍ കഴിവുള്ളവന്‍, കാമങ്ങളെ നിയന്ത്രിച്ച മഹായോഗി, 
കാമനെ നശിപ്പിച്ചവന്‍ എന്നിങ്ങനെ പലരീതിയില്‍ “കാമേശ' ശബ്ദത്തെ 
ആചാര്യന്മാര്‍ വ്യാഖ്യാനിക്കുന്നു. കാമശബ്ദത്തിന്റ്‌ പ്രജ്ഞാനം എന്നും 
അര്‍ത്ഥമുള്ളതിനാല്‍ കാമേശ്വരന്‍ സര്‍വജ്ഞാനത്തിനും ഈശ്വരനുമാണ്റ്‌. 
ജഗത്തിനെ സൃഷ്ടിക്കാന്‍ ആഗ്രഹിക്കുന്നവനാകയാല്‍ സൃഷ്ടികര്‍ത്താവായ 
ശിവന്റ്‌ കാമേശ്വരന്‍ എന്നു പേരുണ്ടായി എന്നും പക്ഷം. കാമേശ്വരന്‍െറ 
ഉത്സംഗത്തില്‍ വസിക്കുന്നവളാണു ലളിതാദേവി. “ഉത്സംഗം' എന്ന പദത്തിനു 
മടിത്തട്ട്‌, തുട എന്നിങ്ങനെ വ്യാവഹാരികഭാഷയില്‍ അര്‍ത്ഥം. ഒരിക്കലും പി 
രിയാതെ ശിവന്‍െറ മടിത്തട്ടില്‍ ദേവി സ്ഥിതി ചെയുന്നു. “ഉത്സംഗം' എന്നതി 
ന്‌ ചേര്‍ച്ച എന്നും അര്‍ത്ഥമുണ്ട്‌. ആ അര്‍ത്ഥത്തിലും ശിവശക്തികളുടെ 
ശാശ്വതമായ ഐക്യഭാവം തന്നെയാണു വിവക്ഷ. 


മുന്‍ നാമത്തില്‍ പറഞ്ഞ ആശയം ഭംഗ്യന്തരേണ ഈനാമത്തിലും 
ആവര്‍ത്തിക്കുന്നു. “ശിവകാമേശ്വരാങ്കസ്ഥാ” എന്നു ലളിതാസഹസ്രനാമം. 


““കാമേശ്വരാകകസ്ഥസദാനിവാസേ 
കാലാത്മികേ കന്ദലിതാനുകന്വേ 
കല്പാവസാനോത്ഥിത കാലിരുപേ 
കാമപ്രദേ കല്പലതേ നമസ്തേ” 
(്വളിതോപാഖ്യാനം. 27.29) 


ഓം കാമേശോത്സംഗവാസീന്്യ നമഃ 


246. കാമേശ്വരാലിങ്ഗിതാംഗീ 


കാമേശ്വരനാല്‍ ആലിംഗനം ചെയ്ുപ്പെട്ട അംഗങ്ങള്‍ ഉള്ളവള്‍. ദൃഡമായി 
കെട്ടിപ്പിടിച്ചുള്ള തഴുകലാണ്‌്‌ ആലിംഗനം. ഇതു സുരതകര്‍മ്മത്തിന്‍െറ മു 
ഖൃഘടകമായി കാമസൂത്രം വിവരിക്കുന്നു. കാമം കൊണ്ടു പ്രേരിതമായ ശാ 
രീരികചേഷ്ടയ്ക്കു്‌ ഇവിടെ വശപ്പെട്ടു പോകുന്നതു കാമേശ്വരനാണെന്നതു്‌ 
പ്രത്യേകം ശ്രദ്ധിക്കണം. കാമനെ നോട്ടം കൊണ്ടു ചുട്ടുചാമ്പലാക്കിയവനും 
കാമങ്ങാംക്ക്്‌ ഈശ്വരനുമായ യോഗീശ്വരേശ്വന്‍ ത്രിപുരസുന്ദരിയായ ദേവി 
യുടെ ആകര്‍ഷണത്തില്‍ നിന്ന്‌ ഒരിക്കലും മുക്തനാകുന്നില്ലെന്നു മാത്രമല്ല 
തന്‍െറ ഉടലില്‍ പകുതി ദേവിക്കു കൊടുത്ത്‌ അര്‍ദ്ധനാരീശ്വരഭാവം സ്വീകരി 


159 


ശ്രിലളിതാസ്രിശത? 


ക്കുകയും പെയുന്നു. 


ഓം കാമേശ്വരാലിങ്ഗിതാങ്‌ഗ്യൈ നമഃ 


247. കാമേശ്വരസുഖ്പപ്രദാ. 


കാമേശ്വരനു സുഖം നല്‍കുന്നവള്‍. ഭഗവാന്‍ കാമേശ്വരനായതു 
കൊണ്ടു തന്നെ സുഖദുഃഖാദികള്‍ക്ക്‌ അതീതനാണ്്‌. അപ്രകാരമുള്ള ഭഗവാ 
ന്റ്‌ സുഖം നല്‍കുന്നവളായി ദേവിയെ അവതതരിപ്പിക്കുന്നു. ഗുണാതീതമായ 
ബ്രഹ്മം ഗുണബദ്ധമാകുമ്പോള്‍ ത്രിമൂര്‍ത്തികളായി രൂപം കൊള്ളുന്നു. ത 
മോഗുണപ്രധാനമായ രുദ്രരൂപം സ്വീകരിക്കുന്ന ശ്രീ പരമേശ്വരന്‍ സുഖദുഃ 
ഖങ്ങള്‍ക്കു വിധേയനായതായി സ്വയം ധരിക്കുന്നു. ആ ധാരണയ്ക്ക്‌ കാരണ 
മാകുന്ന മഹാമായ ദേവിയാകയാല്‍ കാമേശ്വരസുഖ്പ്രദാ എന്നു നാമം. 


തന്‍െറ ഭക്തന്മാരെ ശിവപദത്തിലേയ്ക്കുയര്‍ത്തി നിരതിശയപരമാ 
നന്ദസ്വരൂപമായ ശിവസായുജ്യം നല്‍കുന്നവള്‍, കാമേശ്വരപ്രാപ്തി എന്ന 
ആത്യന്തികസുഖം തന്‍െറ ഭക്തര്‍ക്കു നല്‍കുന്നവള്‍ എന്നും വ്യാഖ്യാനം. 


ഓം കാമേശ്വരസുഖ്യപപ്രദായൈെ നമഃ 


248. കാമേശ്വരപ്രണയിനീ 


കാമേശ്വരന്‍െറ പ്രണയിനിയായവള്‍. “പ്രണയിനി” എന്ന പദത്തിന്‌ 
സേനഹിക്കുന്നവള്‍, സഖി, ഭാര്യ എന്നിങ്ങനെ ബന്ധപ്പെട്ട അര്‍ത്ഥങ്ങള്‍. ഈ 
മൂന്നര്‍ത്ഥങ്ങളും പ്രകൃതത്തില്‍ യോജിക്കും. പ്രകര്‍ഷേണ നയിക്കുന്നവള്‍ 
എന്നും പ്രണയിനീശബ്ദത്തെ വ്യാഖ്യാനിക്കാം. ഈ പക്ഷത്തില്‍ സൃഷ്ടി, 
സ്ഥിതി, ലയം, തിരോധാനം, അനുഗ്രഹം എന്ന പഞ്ചകര്‍മ്മങ്ങള്‍ക്കു ഭഗവാ 
നെ പ്രേരിപ്പിക്കുന്നവള്‍ എന്നര്‍ത്ഥം. 


തന്‍െറ ഭക്തന്മാരുടെ നേര്‍ക്ക്‌ കാമേശ്വരനെ നയിക്കുന്ന കാരുണ്യ 
മൂര്‍ത്തി എന്നും വ്യാഖ്യാനം. മനുഷ്യന്‍ അജ്ഞാനം മുലം അറിഞ്ഞും അറിയാ 
തെയും ചെയ്തുപോകുന്ന പാപങ്ങള്‍ ഈശ്വരപ്രാപ്തിക്കുതടസ്സമുണ്ടാ 
ക്കുന്നു. ദേവിയുടെ കാരുണ്യം കൊണ്ടു പാപങ്ങള്‍ നശിക്കുമ്പോള്‍ ഭഗവത്കാ 
രുണൃത്തിന്റ്‌ അര്‍ഹതയുണ്ടാകുന്നു. അങ്ങനെയുള്ള ഭക്തരെ ഭഗവാന്‍െറ 
ശ്രദ്ധയില്‍പ്പെടുത്തുന്നതു ദേവിയാണെന്നു സങ്കലപിച്ചുള്ള കഥകളും ഐതി 
ഹൃങ്ങളും നിരവധിയാണ്്‌്‌. 


ഓം കാമേശ്വരപ്രണയിന്യൈ നമഃ 


160 


ശ്രീലളിതാത്രിശത? 


249. കാമേശ്വരവിലാസിനീ 


കാമേശ്വരന്‍െറ വിലാസിനിയായി വര്‍ത്തിക്കുന്നവള്‍. വിലാസിനി എന്ന 
പദത്തിന്‌ ഭാര്യ എന്നര്‍ത്ഥമുണ്ട്‌. ഈ അര്‍ത്ഥത്തില്‍ ശിവപത്തി. വിലാ 
സശബ്ദത്തിന്റ്‌ പ്രകാശം, ശോഭ, ലീല, ചൈതന്യം എന്നിങ്ങനെ ബന്ധപ്പെട്ട 
വിവിധാര്‍ത്ഥങ്ങള്‍. കാമേശ്വരനായ ഭഗവാന്‍െറ വിഭൂതികള്‍ രൂപം പുണ്ടവള്‍ 
എന്ന്‌്‌ ഈ പക്ഷത്തില്‍ അര്‍ത്ഥം. സൃഷ്ടിസ്ഥിത്യാദികളായ ഭഗവാന്‍െറ 
ലീലകള്‍ ദേവീരുപമാണ്‌ എന്ന്‌ ആശയം. 


അരൂപനും ഗുണാതീതനുമായ ഭഗവാന്‍ ആര്‍ക്കും ദൃശ്യനല്ല. ദേവീ 
ഭക്തന്‌ ബാഹ്യകരണങ്ങള്‍ കൊണ്ടുതന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കാന്‍ 
സാധിക്കും. ഭഗവാന്‍െറ വിലാസങ്ങള്‍ ദേവിയാകയാല്‍ ദേവിയിലൂടെ ഭഗവത്‌ 
പ്രാപ്തി അനായാസമാണ്‌. മുന്‍നാമത്തിലും ഇക്കാര്യം അന്തര്‍ഹിതമാണ്്‌.. 


ഓം കാമേശ്വരവിലാസിന്നയൈ നമഃ 


250. കാമേശ്വരതപഃസിദ്ധിഃ 


കാമേശ്വരന്‍െറ തപസ്സിന്‍െറ സിദ്ധി ആയവള്‍. പുരാണങ്ങളില്‍ അനു 
വാചകനെ അദ്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമാണ്‌ ശ്രീ പരമേശ്വരന്‍െറ തപസ്സു. 
സകല ലോകങ്ങള്‍ക്കും പിതാവും സര്‍വ്വേശ്വരനും സര്‍വജ്ഞനും യോഗീശ്വ 
രന്മാര്‍ക്ക്‌ ഈശ്വരനും കാമേശ്വരനുമായ ഭഗവാന്‍ തപസ്സു ചെയ്യുന്നു. എന്തു 
നേടാന്‍ ? എന്തറിയാന്‍ *? ഉത്തരം ദേവിയെ നേടാന്‍, ദേവിയെ അറിയാന്‍, 
ദേവിയെ സാക്ഷാത്കരിക്കാന്‍ എന്നാണ്‌്‌. അതുപോലെ ലോകമാതാവായ 
ശ്രീപാര്‍വതി തപസ്സു ചെയുന്നു. എന്തിനു എന്ന ചോദ്യത്തിനുത്തരം കാമേശ്വ 
രനെ നേടാന്‍ എന്നാണ്‌. പരസ്പരതപസ്സമ്പത്ഫലായിതപാരസ്പര്യമാണ്യ്‌ 
അവര്‍ക്കുള്ളത്‌. അതുകൊണ്ടാണ്‌ ശങ്കരഭഗവത്പാദര്‍ ശിവാനന്ദലഹരി 
“കലാഭ്യാം ചൂഡാലംകൃതശശികലാദ്യാം നിജതപഫലാഭ്യാം ....... ”” എന്നു്‌ 
ആരംഭിച്ചതു്‌. 


സര്‍വോത്കൃഷ്ടമായ ദാമ്പത്യത്തിന്‍െറ മാതൃകയാണ്‌ ലോകപിതാ 
ക്കളായ പാര്‍വൃതീപരമേശ്വരര്‍ നമുക്കു കാട്ടിത്തരുന്നത്‌. കാമേശ്വരന്‍െറ 
തപസ്സിദ്ധി ആയ കാമേശ്വരി, കാമേശ്വരിയുടെ തപസ്സിദ്ധി ആയ കാമേശ്വരന്‍. 
അവരില്‍ നിന്നുണ്ടാകുന്ന പ്രേമബദ്ധമായ പ്രപഞ്ചം. 


കാമേശ്വരന്‍ സൃഷ്ടിസ്ഥിതിലയതിരോധാനാനുഗ്രഹരുപമായ തന്‍െറ 
പ്രവൃത്തിക്കു വേണ്ട ശക്തി നേടാനായി പരാശക്തിയെ ഉദ്ദേശിച്ചു തപസ്സു 


3161 


ശ്രീല്ളിതാര്രിശത? 


ചെയ്തുവെന്നും ആ തപസ്സുകൊണ്ടു നേടിയ സിദ്ധിയാണു ശക്തിയെന്നും 
ശിവശക്ത്യയക്യം ഉണ്ടായപ്പോള്‍ ശിവന്‍ പ്രപഞ്ചരുപത്തില്‍ പ്രഭവിച്ചുവെന്നും 
ആഗമങ്ങള്‍. ഈ വ്യാഖ്യാനം മുമ്പുപറഞ്ഞതില്‍ നിന്നു തത്ത്വത്തില്‍ വ്യത്യ 
സ്തമല്ല. 


കാമേശ്വരനെ ഉദ്ദേശിച്ചു തപസ്സു ചെയ്യുന്ന യോഗിമാര്‍ക്കു ലഭിക്കുന്ന 
സിദ്ധിയാണു ദേവിയുടെ കാരുണ്യമെന്നും ശിവഭക്തന്മാരുടെ തപസ്സിനു 
സിദ്ധിനല്‍കുന്നവളാണു ദേവിയെന്നും ഇനിയൊരു വ്യാഖ്യാനം. 


ഓം കാമേശ്വരതപഃസിദ്വ്യൈ നമഃ 


251. കാമേശ്വരമനഃപ്രിയാ. 


കാമേശ്വരന്‍െറ മനസ്സിനു പ്രിയപ്പെട്ടവള്‍. ഇന്ദ്രിയവിഷയങ്ങളായ അനു 
ഭൂതികളെ സ്വീകരിക്കുന്നതു മനസ്സാണ്‌. മനസ്സിന്‍െറ പ്രേരണയനുസരിച്ചാ 
ണ്ട്‌ മനുഷ്യന്‍െറ ഇഷ്ടവും അനിഷ്ടവും രൂപപ്പെടുന്നത്‌. കാമക്രോധലോഭ 
മോഹമദമാത്സര്യാദികള്‍ മുഖ്യമായും മനസ്സിലാണുണ്ടാകുന്നതു. കാമേശ്വരന്‍ 
കാമങ്ങളെ കീഴടക്കിയ യോഗേശ്വരനാകയാല്‍ അദ്ദേഹത്തിന്‍െറ മനസ്സ്‌ 
ഇഷ്ടാനിഷ്ടങ്ങള്‍ക്ക്്‌ അതീതമാണ്‌. എന്നിട്ടും അദ്ദേഹത്തിന്‍െറ മനസ്സ്‌ 
ദേവിയില്‍ ആസക്തമായിരിക്കുന്നു. ഒരിക്കലും പിരിയാത്ത ജായാപതികളായി 
അവരിരുവരും വിരാജിക്കുന്നു. 


കാമേശ്വരനെപ്പോലും കീഴടക്കിയ മഹാമായയായും കാമേശ്വരനെ 
ആകര്‍ഷിക്കുന്ന ത്രിപുരസുന്ദരിയായും ഈ നാമം ദേവിയെ അവതരിപ്പി 
ക്കുന്നു. 


ഓം കാമേശ്വരമനഃപ്രിയായൈ നമഃ 


252. കാമേശ്വരപ്രാണനാഥാ 


കാമേശ്വരന്‍െറ പ്രാണനാഥ ആയവള്‍. 'പ്രാണനാഥ' എന്ന പദം ഏറ്റവും 
പ്രിയപ്പെട്ടവള്‍ എന്ന അര്‍ത്ഥത്തില്‍ വ്യവഹാരഭാഷയില്‍ പ്രയോഗിക്കുന്നു. 
മുഖ്യമായും ഭാര്യ എന്ന അര്‍ത്ഥത്തില്‍. അപൂര്‍വമായി “കാമുകി” എന്ന അര്‍ത്ഥ 
ത്തിലും പ്രയോഗം. ഏതൊരുവളെ പിരിഞ്ഞാല്‍ പ്രാണന്‍ നഷ്ടപ്പെട്ടുപോകു 
മോ അവള്‍. 


കാമേശ്വരന്‍െറ പ്രാണങ്ങള്‍ക്കുനാഥ ആയവള്‍ എന്നും വിഗ്രഹിക്കാം. 
കാമേശ്വരന്‍െറ പ്രാണന്‍ ഹിരണ്യഗര്‍ഭന്‍. ഹിരണ്യഗര്‍ഭനെ സംരക്ഷിക്കുന്നതു 
ദേവി അങ്ങനെ ദേവി കാമേശ്വരപ്രാണനാഥയായി എന്നു ശാങ്കരഭാഷ്യം. 


162 


ശ്രീലളിതാത്രിശത? 


പ്രപഞ്ചമാകെ കാമേശ്വരന്‍െറ രൂപമാകയാല്‍ എല്ലാ ജീവാത്മാക്കളും 
ശങ്കരന്‍െറ പ്രാണങ്ങളാണെന്നും അവയെയെല്ലാം പാലിക്കുന്ന ദേവി കാ 
മേശ്വരപ്രാണനാഥ ആയെന്നും മറ്റൊരു വ്യാഖ്യാനം. 


ഓം കാമേശ്വരപ്രാണനാഥായൈ നമഃ 


253. കാമേശ്വരവിമോഹിനീ 


കാമേശ്വരനെ മോഹിപ്പിക്കുന്നവള്‍. കാമേശ്വരനാല്‍ മോഹിപ്പിക്ക 
പ്പെട്ടവള്‍ എന്നും. ഏകവും അഭിന്നവുമായ ബ്രഹ്മചൈതന്യം തന്നെയാണ്‌ 
ശിവനും ശിവയും. ഗുണാതീതമായ ബ്രഹ്മം ഗുണങ്ങാം സ്വീകരിച്ച്‌ ശിവനും 
ശിവയുമായി എന്നുമാത്രമല്ല പരസ്രം മോഹിപ്പിക്കുകയും മോഹിക്കുകയും 
ചെയ്യുന്നു. അഭേദത്വം തത്കാലത്തേയ്ക്കെങ്കിലും വിസ്മരിക്കപ്പെടുന്നതും 
വൃത്യസ്തമായ വ്യക്തിത്വം സ്വീകരിക്കുന്നതും മായാപ്രവര്‍ത്തനം കൊണ്ടാ 
ണെന്നും ആ മഹാമായ തന്നെയാണ്‌ പരാശക്തിയായ ലളിതാംബിക എന്നും 
വ്യാഖ്യാനം. 


ശക്തിയോടു കൂടിച്ചേര്‍ന്ന ശിവന്‍ പ്രപഞ്ചമായി പ്രഭവിക്കുന്നു. സ്ഥാ 
ണുവും നിര്‍വികാരനും ഗുണാതീതനുമായിരിക്കെത്തന്നെ അനന്തമായചലന 
ഭൂമണങ്ങള്‍ക്കു വിധേയമായ കോടിക്കണക്കിനു ബ്രഹ്മാണ്ഡങ്ങളായും ബഹു 
കോടി ജീവികളായും ഗുണവൈവയിധ്യത്തോടെ വര്‍ത്തിക്കുന്നു. ഈ ലീലാ 
വ്യാപാരത്തിനു ഭഗവാനെ പ്രേരിപ്പിക്കുന്ന മായാശക്തി ദേവിയാകയാലും 
കാമേശ്വരവിമോഹിനി. 


ശിവനെപ്പറ്റി മേല്‍പ്പറഞ്ഞ തെല്ലാം ദേവിയെക്കുറിച്ചും പറയാം. 
അങ്ങനെയാകുമ്പോള്‍ മോഹിപ്പിക്കുന്നതു ശിവനും മ്വേഹിക്കുന്നതു ശിവയും 
എന്നു പറയേണ്ടിവരും. 


യഥാര്‍ത്ഥത്തില്‍ മോഹിക്കുന്നതു ശിവനോ ശിവയോ അല്ല. ഒന്നായ 
ചൈതന്യത്തെ ഭഗവാനും ഭഗവതിയുമായി കല്‍പിക്കുന്ന നാമാണ്‌. കാമേശ്വ 
രന്‍െറ വിമോഹിനിയായ ചൈതന്യം ലീലയായി ഉഞ്മയെ നമ്മില്‍നിന്നു 
മറച്ചുകളയുന്നു. 


ഓം കാമേശ്വരവിമോഹിന്യ നമഃ 
254. കാമേശ്വരബ്രഹ്മവിദ്യാ 


ശിവജ്ഞാനസ്വരൂപിണി. എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും പുരാ 
ണങ്ങളും ഇതിഹാസങ്ങളും ത്ര്ത്രങ്ങളും മന്ത്രങ്ങളും ലക്ഷ്യമാക്കുന്നത്്‌ 


163 


ശ്രീലളിതായതിശത? 


ബ്രഹ്മജ്ഞാനമാണ്‌്‌. ജിജ്ഞാസുവിന്‍െറ യോഗ്യത അനുസരിച്ച്‌ പ്രത്യ 
ക്ഷമോ പരോക്ഷമോ ആയി ആ ജ്ഞാനം നിരന്തരമായ എഷണാവ്യാപാ 
രത്തിലൂടെ അനുഭൂതമാകാം. താന്‍ ചരവും അചരവുമായി ഉള്ള ഒന്നില്‍ 
നിന്നും ഭിന്നനല്ലെന്ന തത്ത്വാനുഭുതിയാണ്്‌ ബ്രഹ്മജ്ഞാനം. അതിലേയ്ക്കു 
നയിക്കുന്ന മാര്‍ഗ്ഗങ്ങള്‍ പലതാണ്‌. അവയെ മൊത്തത്തില്‍ ബ്രഹ്മവിദ്യ 
എന്നു പറയാം. തന്നില്‍ നിന്ന്‌ അഭിന്നനാണു്‌ ശിവനെന്ന അനുഭവത്തി 
ലേയ്ക്കു നയിക്കുന്ന ബ്രഹ്മവിദ്യാരുൂപിണിയായി ലളിതാംബികയെ ഈനാമം 
അവതരിപ്പിക്കുന്നു. 
ഓം കാമേശ്വരപ്രഹ്മവിദ്യായൈെ നമഃ 


255. കാമേശ്വരഗൃഹേശ്വരീ. 


കാമേശ്വരന്‍െറ ഗൃഹത്തിന്‌ ഈശ്വരി ആയവള്‍. കാമേശ്വരനെ ഒരു 
ഗൃഹത്തിന്‍െറ നാഥനായി കല്‍പിച്ചാല്‍ അദ്ദേഹത്തിന്‍െറ ഭാര്യയായി, 
വീട്ടമ്മയായി ആ വീടു ഭരിക്കുന്നവളായി ദേവിയെ കല്‍പിക്കാം. 


പശുപതിയായ ഭഗവാന്‍ ഗൃഹം ചരാചരാത്മകമായ പ്രപഞ്ചമാണ്‌. 
ചരാചരജനനിയായ ലളിതാംബിക പ്രപഞ്ചമാകുന്ന ഗൃഹത്തിന്‍െറ ഈശ്വരി 
യാണ്റ്‌. സന്താനങ്ങളെ വാത്സല്യത്തോടും കാരുണ്യത്തോടും രക്ഷിക്കുകയും 
അഭൃസിപ്പിക്കുകയും നേര്‍വഴിക്കു നയിക്കുകയും അവരുടെ ആവശ്യങ്ങള്‍ 
അറിഞ്ഞു നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന കരുണാമയിയായ അമ്മ. 


ഗ്രഹിക്കപ്പെടുന്നതു ഗൃഹം എന്ന നിര്‍വചനപ്രകാരം ഗൃഹശബ്ദത്തി 
ന്‌ ജ്ഞാനം" എന്നും അര്‍ത്ഥം കല്‍പിച്ചു വ്യാഖ്യാനിക്കാം. ഈ പക്ഷത്തില്‍ 
ശിവജ്ഞാനത്തിന്റ്‌ ഈശ്വരിയായവള്‍ , മംഗളകരമായ എല്ലാ ജ്ഞാനത്തി 
നും സ്രോതസ്സായവള്‍ എന്നു വ്യാഖ്യാനം. 


ഓം കാമേശ്വരഗൃഹേശ്വര്യൈ നമഃ 


256. കാമേശ്വരാഹ്ലാദകരീ 


കാമേശ്വരന്റു ആഹ്ലാദം നല്‍കുന്നവള്‍. തൃപ്തിയില്‍ നിന്നുണ്ടാകുന്ന 
സുഖമാണ്‌ ആഹ്ലാദം. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായാല്‍ അതു സാധിക്കു 
മ്പോഴുണ്ടാകുന്ന അനുഭവമാണ്‌ തൃപ്തി. ആഗ്രഹം, തൃപ്തി, ആഹ്ലാദം 
എന്നിവ പരസ്പരം ബന്ധപ്പെട്ടവയാണ്യ. നിരീഹനും കാമേശ്വരനുമായ ഭഗവാ 
ന്‌ ആഗ്രഹിക്കാനൊന്നുമില്ല, ആഗ്രഹം സാധിക്കലില്ല, അതുകൊണ്ടു്‌ തൃപ്തി 
യും ആഹ്ലാദവുമില്ല എന്നു വാദിക്കാം. എല്ലാ ആഗ്രഹങ്ങളും നേടിയ 


164 


ശ്രിലളിതാധ്രിശത? 


കാമേശ്വരന്‍ നിത്യതൃപ്തനാണ്്‌, അതുകൊണ്ടു നിത്യവും നിരതിശയവു 
മായ ആനന്ദം അനുഭവിക്കുന്നവനാണ്്‌്‌. കാമേശ്വരന്‍െറ നിരതിശയാനന്ദം 
രൂപം കൊണ്ടതാണ്‌ ലളിതാംബിക. 


ഒന്നും നേടാനില്ലാത്ത സ്വയംപൂര്‍ണ്ണരായ ശിവനും ശിവയും തപസ്സു 
ചെയ്തു തപസ്സിദ്ധികൊണ്ട്ട്‌ പരസ്പരം നേടി എന്നു മുമ്പു പറഞ്ഞു. ദേവി 
യെ നേടിയപ്പോഴേ ദേവന്‍ പൂര്‍ണ്ണത്യപ്തനായുള്ളു. അപ്പോഴേ ഭഗവാന്‍ 
ആഹ്ലാദമൂര്‍ത്തിയായുള്ളു. അതുകൊണ്ടു്‌ ദേവിയെ ദേവന്‍െറ ആഫഹ്ലാദകരി 
യായി വാഴ്ത്തുന്നു. 


ആത്മനിയന്ത്രണം നേടിയ യോഗിയെ കാമേശ്വരന്‍ എന്നു പറയാം. 
അങ്ങനെയുള്ള മഹായോഗികള്‍ക്കു യോഗാനന്ദം നല്‍കി അനുഗ്രഹി 
ക്കുന്നവള്‍ എന്നും വ്യാഖ്യാനിക്കാം. 


കാമങ്ങളെ നിയന്ത്രിക്കാന്‍ കഴിവില്ലാത്ത ഭക്തരായ ഉപാസകര്‍ക്ക്‌ 
ആഗ്രഹങ്ങള്‍ സാധിച്ചുകൊടുത്ത്ു; അനുഗ്രഹിക്കുന്ന കരുണാമയിയാണ്ട്‌ 
സര്‍വജനനിയായ ജഗദംബിക. ആഗ്രഹങ്ങള്‍ ഉണ്ടാകാതെ നിയന്ത്രിക്കുന്നതു 
പോലെ ആഗ്രഹങ്ങള്‍ സാധിക്കുന്നതും കാമേശ്വരത്വമാണ്റ്‌. തന്‍െറ ഭക്തരെ 
രണ്ടര്‍ത്ഥത്തിലും ആഹ്ലാദിപ്പിക്കുന്നവളാണു ദേവി എന്നും ഈ നാമം സൂചി 
പ്പിക്കുന്നു. 
ഓം കാമേശ്വരാഫ്ലാദകര്യൈ നമഃ 


257. കാമേശ്വരമഹേശ്വരീ 


കാമേശ്വരനും മഹേശ്വരി ആയവള്‍. കാമേശ്വരനെ മഹേശ്വരനാക്കുന്ന 
വിഭൂതികള്‍ ദേവി നല്‍കിയവയാണ്‌്‌. ബ്രഹ്മാവിനു ബ്രഹ്മചൈതന്യവും 
വിഷ്ണുവിനു വിഷ്ണുത്വവും ശിവനു ശിവത്വവും നല്‍കുന്ന പരാശക്തി 
യാണു ലളിതാംബിക. ശൈവാഗമങ്ങളില്‍ ബ്രഹ്മാവിനും വിഷ്ണുവിനും 
ശിവനും കാരണഭൂതനായി കാമേശ്വരനെ വിവരിക്കാറുണ്ടു്‌. കാമേശ്വരന്‍െറ 
മഹതിയായ ഈശ്വരിയായി ദേവിയെ അവതരിപ്പിക്കുന്നു. 


ഓം കാമേശ്വരമഹേശ്വര്യൈ നമഃ 
258 കാമേശ്വരീ 


കാമേശ്വരപത്തി. കാമദേവന്‌ ഈശ്വരി ആയവള്‍ എന്നും. ഹരന്‍െറ 
ന്റേതാഗ്നിയില്‍ എരിഞ്ഞുപോയ കാമദേവന്‌ ദേവി പുനര്‍ജ്ജന്മം കൊടുത്ത 
കഥ ലളിതോപാഖ്യാനത്തില്‍ വിവരിക്കുന്നുണ്ട്‌ു്‌. വൈധവ്യദുഃഖം കൊണ്ടു 


165 


ശ്രാല്ളിതാധ്രിശത? 


പരവശയായ രതീദേവിയെക്കണ്ടു മനസ്സലിഞ്ഞ ലളിതാംബിക തന്‍െറ പ്രി 
യതമനായ കാമേശ്വരനെ കടക്കണ്ണുകൊണ്ടു നോക്കി. ആ നോട്ടത്തില്‍ നിന്ന്‌ 
പൂര്‍വ്വാധികം കാന്തിയോടും വര്‍ദ്ധിച്ച മദത്തോടും പുഞ്ചിരിപൊഴിക്കുന്ന മുഖാ 
രവിന്ദത്തോടും കാമദേവന്‍ ഉദ്ഭവിച്ചു. 


ഈ കഥാസന്ദര്‍ഭത്തെ വ്യാഖ്യാനിക്കുമ്പോള്‍ ആചാര്യന്മാര്‍ കാമ 
ദേവനെ ജീവാത്മാവിന്‍െറ പ്രതീകമായി വിവരിക്കാറുണ്ടു്‌. പരമാത്മാവു 
തന്നെയാണ്‌ ദേഹത്തിനുള്ളില്‍ ജീവാത്മാവായി ദേഹിയായി വര്‍ത്തി 
ക്കുന്നത്‌. കര്‍മ്മവാസനകള്‍ കൊണ്ടും അജ്ഞാനം കൊണ്ടും ദഹിക്കുന്ന 
ജീവാത്മാവിന്‌ ദേവിയുടെ കടാക്ഷം പുനര്‍ജ്ജന്മം കൊടുക്കുന്നു. ശ്രീദേവി 
യെ ഉപാസിക്കുന്ന ജീവാത്മാവിന്‌ പൂര്‍വ്വാധികം കാന്തിമത്തായ രൂപം 
കൈവരുന്നു. അജ്ഞാനം നീങ്ങി ജ്ഞാനരൂപിയായി പരമാത്മാവുമായി 
ഐക്യം പ്രാപിക്കുന്നു. ആത്യന്തികമായ മോക്ഷത്തിലേക്കു കാമനെ 
(ജീവാത്മാവിനെ) നയിക്കുന്നതിനാല്‍ ദേവിക്കു കാമേശ്വരി എന്നു നാമം. 


കാദിവിദ്യ കൊണ്ടു ദേവിയെ ആരാധിക്കുന്ന സ്യ്രദായത്തിന്‍െറ ആചാ 
ര്യന്മാരില്‍ ഒരാളാണ്‌ കാമദേവന്‍. കാദിവിദ്യാസ്വരൂപിണിയായ ദേവി ഈ 
അര്‍ത്ഥത്തിലും കാമേശ്വരിയാണ്‌.. 


കാമങ്ങള്‍ക്കു ഈശ്വരി ആകയാലും ദേവിക്ക്‌ കാമേശ്വരി എന്നു പേര്യ. 
പരപ്രഹ്മസ്വരൂപിണി ആയ ലളിതാംബികയ്ക്കു കാമിക്കപ്പെടാവുന്നതായി 
ഒന്നും തന്നെയില്ല. അതിനാല്‍ ദേവി കാമേശ്വരിയാണു. 


പാര്‍വ്വതീരൂപം കൈക്കൊണ്ട ജഗദംബ ചെയ്ത തപസ്സ്‌ പ്രസിദ്ധമാ 
ണയ. ആഹാരം ക്രമമായി ഉപേക്ഷിച്ചു ഒടുവില്‍ വല്ലപ്പോഴും ഒരു പര്‍ണ്ണം മാത്രം 
ഭക്ഷിക്കുന്ന രീതി സ്വീകരിച്ചു. ഒടുവില്‍ അതും വേണ്ടെന്നുവച്ച ” അപര്‍ണ്ണ 
യായി. കാമക്രോധാദികളായ മനോവ്ൃത്തികള്‍ക്കു ചോദനനല്‍കുന്ന ഇന്ദ്രി 
യവ്യാപാരങ്ങളെ പൂര്‍ണ്ണമായി നിയന്ത്രിക്കാന്‍ കഴിഞ്ഞതിനാലും ദേവി. 
കാമേശ്വരിയായി. 


ഓം കാമേശ്വത്യയൈ നമഃ 
259. കാമകോടിനിലയാ 


കാമകോടി നിലയനമാക്കിയവള്‍. കാഞ്ചീപുരത്തുള്ള കാമകോടിപീ 
ത്തിന്‍െറ അധിഷ്ഠാനദേവത. “കാഞ്ചിയില്‍ കാമാക്ഷി മധുരയില്‍ 
മീനാക്ഷി” എന്നു്‌ തമിഴ്നാട്ടില്‍ പ്രസിദ്ധം. 


166 


ശരീലളിതാധതിശത? 


ലളിതാസഹസ്രനാമവും ലളിതാത്രിശതിയും ഇവിടെവച്ച്‌ അഗസ്ത്യ 
മഹര്‍ഷി ലോകനന്മയ്ക്കായി ഹയ്ഗ്രീവനോടു ചോദിച്ചുവാങ്ങിയതായി ലളി 
തോപാഖ്യാനം. ലളിതാംബികയുടെ സവിശേഷസാന്നിദ്ധ്യം കാഞ്ചീപുരത്തു 
ള്ളതിനാല്‍ കാമകോടിപീഠം ദേവീപീഠങ്ങളില്‍ മുഖ്യമായി കരുതപ്പെടുന്നു. 


“കാമകോടി” എന്ന പ്രയോഗം കൊണ്ട്‌ ശ്രീച്രകത്തെ കുറിക്കുന്നു 
വെന്നും പക്ഷം. ശ്രീച്ര്രരാജനിലയയാണ്്‌ ലളിതാംബിക. ശീച്രക്രത്തിന്‍െറ 
ബിന്ദുരുപമായ സര്‍വാനന്ദമയച്രക്രത്തിന്റ്‌ “കാമകല”എന്നും പേരുണ്ട്‌. കാമ 
കോടി ശ്രീച്രകത്തിന്‍െറ ബിന്ദുസ്ഥാനമാണെന്നും ആ സ്ഥാനം നിലയനമാ 
യുള്ളവള്‍ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. 


ഓം കാമകോടിനിലയായൈ നമഃ 


260. കാങ്ക്ഷിതാര്‍ഥദാ 


ഭക്തന്‍െറ ആഗ്രഹങ്ങള്‍ നിറവേറ്റിക്കൊടുക്കുന്നവള്‍. ജ്ഞാനികളായ 
ഉപാസകര്‍ക്കുപോലും പലപ്പോഴും കാംക്ഷിതത്തെക്കുറിച്ചു്‌ വ്യക്തമായ 
ധാരണകള്‍ ഉണ്ടകണമെന്നില്ല. മോക്ഷപ്രാപ്തി പരമലക്ഷ്യമായി മനസ്സില്‍ 
ഉള്ളപ്പോള്‍പോലും താരതമ്യേന നിസ്സാരമായ ഭാതികമോഹങ്ങള്‍ക്കു വേണ്ടി 
ഉപാസ്യദേവതയോടട്‌ അഭ്യര്‍ത്ഥിച്ചുപോകും. തീരവമായ തപശ്ചര്യയുടെ 
പശ്ചാത്തലത്തില്‍ സമര്‍പ്പിക്കപ്പെടുന്ന അഭ്യര്‍ത്ഥനകള്‍ ഉപാസ്യദേവത 
അംഗീകരിച്ചുവെന്നുവരും. അത്തരം വരങ്ങള്‍ പിലക്കാലത്ത?; ലോകത്തിനു 
തന്നെ ഉപ്രദവമായി കലാശിക്കുന്നതും അതിനുപരിഹാരമുണ്ടാക്കാന്‍ അവതാ 
രങ്ങൾ തന്നെ വേണ്ടിവരുന്നതും പുരാണകഥകളിലെല്ലാം കാണാം. 


ദേവ്യുപാസകന്‌ ഈ അബദ്ധം പിണയാറില്ല. കാരണം ദേവി അമ്മയാ 
ണ്‌. ശിശു ശാഠ്യംപിടിച്ചു കരഞ്ഞുകൊണ്ടു! ആവശ്യപ്പെട്ടാലും ശിശുവിന്‌ 
അപകടമുണ്ടാക്കുന്ന ആഹാരമോ കളിക്കോപ്പോ അമ്മ കൊടുക്കാറില്ല. 
ദേവ്യുപാസകന്‍ തന്‍െറ അജ്ഞതകൊണ്ടു്‌ തനിക്കാവശ്യമില്ലാത്തതോ 
അര്‍ഹതയില്ലാത്തതോ ആയ കാര്യങ്ങാം കാംക്ഷിച്ചാലും അവന്റ്‌ അനര്‍ 
ഥമുണ്ടാക്കുന്ന വരങ്ങാം ദേവി കൊടുക്കാറില്ല. മറിച്ചു! അര്‍ത്ഥമായുള്ളവ 
കൊടുക്കുകയും ചെയും. തന്‍െറ സന്താനങ്ങള്‍ക്ക്‌ ഭാതികമായ ഐശ്വര്യ 
ങ്ങളില്‍ മോഹമുണ്ടായാല്‍ അവയെ അമ്മ നിഷേധിക്കാറില്ല. 


*: യ്രതാസ്ത? ഭോഗോ ന ച ത്ര്ത മോക്ഷ 
യ്രതാസ്തി? മോക്ഷോ ന ച ത്രത ഭോഗഃ "' ( ഭോഗമുള്ളിടത്തു മോ 


167 


ശ്രീലളിതാഗ്തിശത? 


ക്ഷമില്ല. മോക്ഷമുള്ളിടത്തു ഭോഗവുമില്ല ) എന്നതു സാമാന്യനിയമമാണ്റ്‌. 
പക്ഷേ 


“ശ്ര?ീസുന്ദരാസേവനതത്ചരാണാം 


ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ” (ത്രിപുരസുന്ദരിയായ ലളിതാം 
ബികയെ സേവിക്കുന്നവര്‍ക്ക്്‌ ഭോഗവും മോക്ഷവും കരസ്ഥം തന്നെയാണ്‌. 


ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും ആഗ്രഹം ഉണ്ടായാല്‍ അതു 
നേടാനുള്ള സാഹചര്യങ്ങളും ദേവീഭക്തന്റ്‌ സ്വഭാവികമായി ഉണ്ടാകും. അതി 
നാല്‍ ദേവിയെ കാംക്ഷിതാര്‍ഥദയായി സ്തുതിക്കുന്നു. 


ഓം കാങ്ക്ഷിതാര്‍ഥദായൈ നമഃ 


ശ്രീവിദ്യാമ്രന്തത്തിന്‍െറ പതിമുന്നാമത്തെ അക്ഷരമായ ക" 
കൊണ്ടു തുടങ്ങുന്ന ഇരുപതു നാമങ്ങള്‍ കഴിഞ്ഞു. പതിനാലാമത്തെ 
അക്ഷരമായ 'ല” കൊണ്ടു തുടങ്ങുന്ന നാമങ്ങഠം ആരംഭിക്കുന്നു. 


261. ലകാരിണീ 


പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രത്തിന്‍െറ പതിനാലാമത്തെ 
അക്ഷരമായ ലകാരം രൂപമായുള്ളവള്‍. (ലകാരത്തിന്‍െറ അര്‍ത്ഥം മുമ്പു 
ചര്‍ച്ച ചെയ്തിട്ടുള്ളതു നോക്കുക). പഞ്ചദശാക്ഷരീമന്്രം ലളിതാംബികയുടെ 
മന്ത്രാക്ഷരരൂപമായ ശരീരം തന്നെയാണ്‌. ഈ മഹാമന്ത്ത്തിലെ അക്ഷരങ്ങ 
ളെല്ലാം ദേവിയുടെ അവയവങ്ങളാണു. പതിനഞ്ചു മന്രാക്ഷരങ്ങളില്‍ ഓ 
രോന്നും ദേവീസ്വരുപമാണ്‌്‌. മുന്തസാകല്യരൂപവും ദേവി തന്നെ. ഓരോ 
മന്ത്രാക്ഷരത്തിന്‍െറയും കര്‍ത്തൃത്വവും ദേവിക്കു തന്നെ. “ല്‌” എന്ന മന്ത്രാ 
ക്ഷരവും അതിന്‍െറ രൂപവും ഉത്പത്തികാരണവും ആയി ഈ നാമം ദേവിയെ 
അവതതരിപ്പിക്കുന്നു. 


ഓം ലകാരിബ്ജയ നമഃ 
262. ലബ്ധരുപാ 


ലബ്ധമായ രുപത്തോടുകൂടിയവള്‍, രൂപം ലഭിച്ചവള്‍. പരാശക്തി 
യായ ലളിതാംബികയ്ക്ക്‌ നാമരുപാദികളില്ല. തന്‍െറ ഉപാസകരെ അനു 
ഗ്രഹിക്കുന്നതിനായി ദേവി രൂപം സ്വീകരിക്കുന്നു.ഉപാസകര്‍ എത്രയെത്ര 
രൂപത്തിലാണ്‌ ദേവിയെ ആരാധിക്കുന്നത്‌? ആ രുപങ്ങളെല്ലാം 
ഭക്തവത്സലയായ ജഗന്മാതാവ്‌$്‌ സ്വീകരിക്കുന്നു. മറ്റൊരു തരത്ത്വരു 


168 


ശ്രാലളിതാധ്രിശത? 


പറഞ്ഞാല്‍ അരുപയായ ചിഛക്തിയുടെ മേല്‍ ഉപാസകന്‍ നാമരൂപങ്ങള്‍ 
ആരോപിക്കുകയാണ്ഠ്‌. ഉപാസകന്‍െറ വാസനയ്ക്കനുസരിച്ച്‌്‌ രൂപം, ശക്തി, 
ആഭരണം, വസ്ത്രവിശേഷങ്ങള്‍, പ്രസാധനവസ്തുക്കള്‍ തുടങ്ങിയവ 
ഉള്ളവളായി ഉപാസകന്‍ ദേവിയെ സങ്കലപിക്കുന്നു. ഗുരുപരമ്പരാക്രമത്തില്‍ 
ഈ സങ്കല്പങ്ങള്‍ പ്രചരിക്കുമ്പോള്‍ ദേവിക്ക്‌ രൂപം ഉള്ളതായി ലോകം ധരി 
ക്കുന്നു. അങ്ങനെ ലഭിച്ച രൂപം ഉള്ളവള്‍. 


ലോകനന്മയ്ക്കായി ദേവന്മാരുടെയും ജഷിമാരുടെയും അഭ്യര്‍ത്ഥന 
അനുസരിച്ചു്‌ ദേവി പല രൂപങ്ങള്‍ സ്വീകരിക്കാറുണ്ട്‌. അതിനാലും ലബ്ധ 
രൂപ. ചരാചരാത്മകമായ ഈ പ്രപഞ്ചം ആകെ ദേവീരൂപമാണ്്‌. ഓരോ 
ജീവിയും വസ്തുവും പ്രവര്‍ത്തനവും ദേവീരുപമാണ്‌്‌. അപ്രകാരം അനന്ത 
കോടി രൂപങ്ങള്‍ സ്വീകരിച്ചവള്‍. 


ഓം ലബ്ധരൂപായൈ നമഃ 


263. ലബ്ധധിഃ 


ലബ്ധമായ ധീയോടു കൂടിയവള്‍. മുന്‍ നാമത്തില്‍ സൂചിപ്പിച്ച പ്രകാരം 
പരാശക്തിയായ ലളിതാംബിക മനുഷ്യസാധാരണമായ മനോബുദ്ധ്യഹങ്കാ 
രാദികള്‍ക്ക് അതീതയാണ്റ്‌. എങ്കിലും തന്‍െറ ഭക്തന്മാരെ അനുഗ്രഹി 
ക്കുന്നതിനായി മനുഷ്യനു മനസ്സിലാക്കാന്‍ കഴിയുന്ന രൂപം സ്വീകരിക്കു 
മ്പോള്‍ മാനുഷികഭാവങ്ങളും അംഗീകരിക്കാറുണ്ടു. അപ്പോള്‍ കൈ, കാലു, 
ഉടല്‍, കണ്ണു്‌, മുക്ക്‌, നാക്ക്‌ തുടങ്ങിയ അവയവങ്ങളോടെ ആയുധങ്ങളും 
ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ച്‌! സിംഹാസനം തുടങ്ങിയ പീഠങ്ങളി 
ലോ സിംഹതുരഗാദികളായ വാഹനങ്ങളിലോ ആരുഡ്യായി പ്രത്യക്ഷയാ 
കുന്ന സന്ദര്‍ഭങ്ങള്‍ പുരാണങ്ങളില്‍ കാണാം. അത്തരം സന്ദര്‍ഭങ്ങളില്‍ 
മനുഷ്യസഹജമായ ബുദ്ധിവ്യാപാരവും ദേവി കൈക്കൊള്ളുന്നു. അതിനാല്‍ 
ലബ്ധധീ. 


ബുദ്ധികൊണ്ട്‌ അറിയാവുന്നവള്‍ എന്നും വ്യാഖ്യാനിക്കാം. ദേവിയെ 
സാക്ഷാത്കരിക്കാന്‍ അപൂര്‍വ്വം ചില ഭാഗ്യശാലികള്‍ക്കേ കഴിയൂ. പ്രപഞ്ച 
പ്രവര്‍ത്തനം ശ്രദ്ധിച്ചു പഠിക്കുന്നവര്‍ക്ക്‌ ചരാചരവ്യാപ്തമായ പരമചൈതന്യ 
ത്തെ അന്തര്യാമിയായും ബഹിര്‍വ്യാപ്തയായും ഈഹിച്ചറിയാം. അപ്രകാരം 
ബുദ്ധിപ്രവര്‍ത്തനരൂപമായ ജ്ഞാനം കൊണ്ടു്‌ അറിയപ്പെടാവുന്നവള്‍. 


ബുദ്ധിക്ക്‌ അധിഷ്ഠാനമായി വര്‍ത്തിക്കുന്നവള്‍ എന്നും വ്യാഖ്യാനം. 


169 


ശ്രീലളിതാധതിശത? 


ജ്ഞാനേന്ദ്രിയവിഷയങ്ങളായ ശബ്ദസ്പര്‍ശരസരുപഗന്ധാദികളെ ആശ്രയി 
ച്ചു പ്രവര്‍ത്തിക്കുന്ന മനസ്സും മനസ്സിന്‍െറ പ്രവര്‍ത്തനത്തിനു നിയാമകമായ 
ബുദ്ധിയും ദേവീചൈതന്യത്തിന്‍െറ ഭിന്നഭാവങ്ങള്‍ മാത്രമാണ്യ്‌. ജീവികളില്‍ 
ബുദ്ധിരൂപമായി വര്‍ത്തിക്കുന്നവള്‍. സര്‍വ്വജ്ഞാനവും സ്വരൂപമായവള്‍, ഉപാ 
സകനു സര്‍വജ്ഞാനവും പ്രദാനം ചെയ്യുന്നവള്‍ എന്നും. 


ഓം ലബ്ധധിയേ നമഃ 
262. ലബ്ധവാഞ്ഛിതാ 


ലബ്ധമായ വാഞ്ഛിതങ്ങളോടു കൂടിയവള്‍, എല്ലാ ആഗ്രഹങ്ങളും 
സാധിച്ചവള്‍. ആഗ്രഹങ്ങള്‍ മനുഷ്യര്‍ക്കും ഒട്ടൊക്കെ മറ്റു ജീവികള്‍ക്കുമു 
ഞ്ജ്ട്‌. മനുഷ്യരില്‍ കാംക്ഷിതങ്ങളായും ജീവികളില്‍ സഹജവാസനകളും 
ചോദനകളുമായും വാഞ്ഛിതങ്ങള്‍ വ്യാപരിക്കുന്നു. എന്തെങ്കിലും നേടാന്‍ 
ആഗ്രഹമുണ്ടാകുക, അതിനു വേണ്ടി പരിശ്രമിക്കുക, പരിശ്രമം വിജയിക്കു 
മ്പോഴുണ്ടാകുന്ന തൃപ്തി താത്കാലികമായെങ്കിലും ആനന്ദമായി അനുഭവി 
ക്കുക. തുടര്‍ന്നുണ്ടാകുന്ന മറ്റാഗ്രഹങ്ങള്‍ക്കു വേണ്ടി വീണ്ടും പരിശ്രമിക്കുക. 
ഇങ്ങനെ പോകുന്നു മനുഷ്യന്‍െറ ആഗ്രഹങ്ങളും അവയുടെ വിജയപരാ 
ജയങ്ങളും. 


പരാശക്തിയായ ലളിതാംബികയ്ക്ക്്‌; എന്താഗ്രഹമാണ്്‌ ഉണ്ടാകുക? 
എന്തുകിട്ടിയാലാണ്്‌ ദേവിലബ്ധവാഞ്ഛിതയാകുന്നതുു* ഈ ചോദ്യത്തിന്‌ 
ആചാര്യന്മാര്‍ രണ്ടുത്തരങ്ങളാണു നല്‍കുന്നതു. 


കഠിനമായ തപശ്ചര്യകൊണ്ട്‌ ശിവയും ശിവനും പരസ്പരം നേടിയ 
തായി മുമ്പു പറഞ്ഞു. ശിവനെ നേടിയതോടെ ദേവി ലബ്ധകാമയായി. 


തന്‍െറ സന്താനങ്ങളായ സര്‍വജീവികളുടെയും സുഖമാണു ദേവിയയ 
ടെ ആഗ്രഹം. വിവിധമൂര്‍ത്തികളായും ശക്തികളായും സ്വയം രൂപം കൊണ്ട 
ദേവി പ്രപഞ്ചരക്ഷ നിര്‍വഹിക്കുന്നു. പ്രപഞ്ചത്തിന്‍െറ സുഖം ദേവിയുടെ 
വാഞ്ഛിതമാണ്റ്‌. അധര്‍മ്മാഭ്യുത്ഥാനം കൊണ്ടു ധര്‍മ്മച്യുതി ഉണ്ടാകുമ്പോള്‍ 
അതിന്‍െറ പുനഃസ്ഥാപനത്തിനു ദേവി പ്രേരണ നല്‍കുകയോ സ്വയം 
അവതരിച്ച്‌ ധര്‍മ്മസംസ്ഥാപനം നടത്തുകയോ ചെയ്യുന്നു. അപ്പോള്‍ ദേവി 
ലബ്ധവാഞ്ഛിതയായിത്തീരുന്നു. 


ഓം ലബ്ധവാഞ്ഛിതായൈ നമഃ 


170 


ശ്രിലളിതാധ്തിശത? 


265. ലബ്ധപാപമനോദൂരാ 


പാപംകൊണ്ടു കലുഷിതമായ മനസ്സുള്ളവരില്‍നിന്നും ദൂരസ്ഥയാ 
യവള്‍. കാമക്രോധലോഭമോഹാദികള്‍ക്കു കീട്പ്പെട്ടമനുഷ്യന്‍ പാപം ചെയ്തു 
പോകും. പാപം കൊണ്ടുമലിനമായ മനസ്സില്‍ ദേവി ഇളകൊള്ളുകയില്ല. 
അഴുക്കുപറ്റിയ കണ്ണാടിക്കു പ്രതിഫലനശക്തി നഷ്ടപ്പെടുന്നതുപോലെ 
പാപം ബാധിച്ച മനോമുകുരത്തിന്്‌ ചിച്ഛക്തിയെ സ്ഥീകരിക്കാനുള്ള കഴിവ്‌ 
നഷ്ടപ്പെടും. 


ദേവീസ്തോത്രങ്ങള്‍ ചൊല്ലുക, ദേവീപരമായ മ്രന്രങ്ങള്‍ ഉരുവിടുക, 
ദേവിയുടെ അപദാനകഥകള്‍ ചൊല്ലുകയും കേള്‍ക്കുകയും ചെയ്യുക, ഇവ 
യെക്കുറിച്ചൊക്കെ മനനം ചെയ്യുക തുടങ്ങിയവയാല്‍ പാപങ്ങള്‍ ക്രമമായി 
നശിക്കും. ഇവിടെ ദേവീപരം എന്ന്‌ എടുത്തു പറഞ്ഞത്‌ സന്ദര്‍ഭം കൊണ്ടാ 
ണ്‌. ““സര്‍വദേവനമസ്കാരഃ കേശവംപ്രതി ഗച്ഛതി”" എന്നത്‌ ഏതുദേവ 
ന്‍െറയും ദേവിയുടെയും കാര്യത്തില്‍ സത്യമാണ്‌. വാസനയും കഴിവുമനു 
സരിച്ചു ഭിന്നരൂപത്തില്‍ ആരാധിക്കപ്പെടുന്നു വെങ്കിലും ആരാധന 
ചെന്നെത്തുന്നത്‌ ദേവിയില്‍ത്തന്നെയാണ്റ്‌. ഏതെങ്കിലും രീതിയിലുള്ള 
ഉപാസനകൊണ്ടു; മനസ്സു ശുദ്ധമാകുമ്പോള്‍ ദേവിയെ പ്രാപിക്കാനുള്ള യോ 
ഗ്യത മനസ്സിനുണ്ടാകും. 


ഓം ലബ്ധപാപമനോദുരായൈ നമഃ 
266. ലബ്ധാഹങ്കാരദൂര്‍ഗമാ 


മുന്‍ നാമത്തിന്‍െറ തുടര്‍ച്ചയായി വ്യാഖ്യാനിക്കേണ്ട നാമമാണിതുു. 
പാപത്തിനു പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളില്‍ ഒന്നാണു്‌ അഹങ്കാരം. 
ഞാനെന്ന ഭാവം മനസ്സിലുണ്ടാകുന്നത്‌ ശരീരബദ്ധമായ ജീവന്‍െറ സാമാന്യ 
സ്വഭാവമാണ്‌. ശരീരമാണു താനെന്ന മിഥ്യാബോധത്തില്‍ ആരംഭിക്കുന്ന 
അഹംബുദ്ധി കൊണ്ടു്‌ മനുഷ്യന്‍ എന്‍െറ ഭാര്യ, എന്‍െറ മക്കള്‍, എന്‍െറ 
കുടുംബം, എന്‍െറ അറിവ, എന്‍െറ സമ്പത്ത്‌, എന്‍െറ ഭക്തി എന്നിങ്ങനെ 
വികസിക്കുന്ന മമതാബന്ധത്തിന്‍െറ കുരുക്കില്‍ പെട്ടുപോകുന്നു. “ഞാനെന്ന 
ഭാവമതു തോന്നായ്ക വേണമിഹ”” എന്നും “ തോന്നുന്നതാകിലഖിലം ഞാനി 
തെന്ന വഴി തോന്നേണമേ ” എന്നും തുഞ്ചത്താചാര്യന്‍ വരദനായ നാരായണ 
നോട്‌ ഹരിനാമകീര്‍ത്തനത്തില്‍ അഭ്യര്‍ത്ഥിക്കുന്നത$്‌ മമതാബന്ധത്തില്‍ 
നിന്നുമോചനം കിട്ടാന്‍ സ്വന്തം ശക്ത്തി പോര വരദനായ നാരായണന്‍െറ 
അനുഗ്രഹം കൂടി വേണമെന്ന്‌ അറിവുള്ളതിനാലാണ്‌;. 


171 


ശ്രിലളിതാത്രിശത? 


അഹങ്കാരത്തില്‍ നിന്നു മമതയും മമതയില്‍ നിന്നു കാമമോഹങ്ങളും 
അവയില്‍ നിന്നു ക്രോധലോഭാദികളായ വികാരങ്ങളും ഉണ്ടാകുന്നു. 
അവയുടെ പിടിയില്‍പ്പെട്ടു മനുഷ്യന്‍ പാപം ചെയ്തു പോകുന്നു. അഹങ്കാരം 
ഉണ്ടാകുന്നതോടെ ജഗദംബയുടെ ശ്രീകോവിലിന്‍െറ വാതില്‍ അടഞ്ഞു 
കഴിയും. അതുകൊണ്ടു ലബ്ധാഹങ്കാരമായ മനസ്സിന്‌ ദുര്‍ഗ്ഗമയാണു 
ലളിതാംബിക. 


ഓം ലബ്ധാഹങ്കാരദുര്‍ഗമായൈ നമഃ 
267. ലബ്ധശക്തിഃ 


സകലശക്തികളും സ്വായത്തമായവള്‍. പരാശക്തിയാണു ലളിതാം 
ബിക. മറ്റു ശക്തികളെല്ലാം അനാദ്യന്തയായ ആ ശക്തിയില്‍ നിന്നുണ്ടായി. 
പരാശക്തിയുടെ അല്പസ്ഫുരണങ്ങള്‍ കൊണ്ടാണു സുര്യചന്ദ്രതാരകാ 
ദികള്‍ പ്രകാശിക്കുന്നതും അഗ്നി ദഹിപ്പിക്കുന്നതും. ;ബഹ്മാണ്ഡകോടികളു 
ടെ സൃഷ്ടിസ്ഥിതിലയങ്ങളും ചിച്ഛക്തിയുടെ അല്പാംശം കൊണ്ടു സംഭവി 
ക്കുന്നു. ശക്തികള്‍ക്കു ശക്തിത്വം ലഭിക്കുന്നതും ലളിതാംബികയുടെ കാരു 
ണ്യം മാത്രം കൊണ്ടാണ്റ.. 


ഓം ലബ്ധശക്ത്്യൈ നമഃ 


268. ലബ്ധദേഹാ 


ലബ്ധമായ ദേഹത്തോടു കൂടിയവള്‍ പരബഹ്മത്തിന? രൂപമില്ല. 
പരബ്രഹ്മവും പരാശക്തിയും പര്യായപദങ്ങള്‍ മാത്രമാണു. ഗുണമില്ലാത്ത 
വസ്തുവിനു നാമരുപങ്ങളുമില്ല. എങ്കിലും നാം ശിവനെന്നും ശിവയെന്നും 
ദാമ്പത്യബന്ധം ആരോപിച്ചു; ജഗത്പിതാക്കളായി ആരാധിക്കുന്നു. ജഗത്തി 
ന്‍െറ സൃഷ്ടിക്കായി കാമേശ്വരനും കാമേശ്വരിയുമായി ബ്രഹ്മചൈതന്യം 
ദേഹം സ്വീകരിച്ചതില്‍ സ്ത്രീദേഹം സ്വീകരിച്ച (ബ്രഹ്മത്തെ ലളിതാംബിക 
എന്നു പറയുന്നു. 


ഓം ലബ്ധദേഹായൈ നമഃ 
269. ലബ്ധൈശ്വര്യസമുന്നതിഃ 


ഐശ്വര്യത്തിന്‍െറ പരമകാഷ്ഠയെ പ്രാപിച്ചവള്‍. സര്‍വശക്തി, 
സര്‍വവ്യാപ്തി, സര്‍വജ്ഞാനം തുടങ്ങി പരിമിതികളില്ലാത്ത കഴിവുകളെ 
പൊതുവെ കുറിക്കുന്ന പദമാണ്‌ ഐശ്വര്യം. പ്രകൃതിയുടെ നിയമങ്ങളെ 


172 


ശ്രറലളിതായതിശത? 


അതിലംഘിക്കുന്ന പ്രാഭവങ്ങളെ അണിമ തുടങ്ങിയ അഷ്ടസിദ്ധികളായി 
പറയാറുണ്ട്‌. സുദീര്‍ഘമായ അഭ്യാസവും ഉപാസനയും കൊണ്ട്‌ ഇവയില്‍ 
ചിലത്‌ യോഗികള്‍ക്കു ലഭിക്കാറുണ്ട്‌. അങ്ങനെലഭിച്ചുവരെ സിദ്ധന്മാര്‍ എന്നു 
പറയും. ദേവിയുടെ വിഭൂതികളുടെ അലപമാത്രസ്ഫുരണങ്ങളാണ്‌്‌ സിദ്ധി 
കള്‍. ശ്രീചക്രത്തിന്‍െറ ഭൂപുരത്തിന്‍െറ പുറത്തെ പരിധിയില്‍ ദശസിദ്ധികാം 
സ്ഥിതിചെയുന്നു. മറ്റുള്ളവര്‍ക്ക്‌ ഈ സിദ്ധികള്‍ക്കു വേണ്ടി പരിശ്രമിക്കണം. 
ലളിതാംബികയെ ഈ ഐശ്വര്യങ്ങളുടെ സമുന്നതഭാവങ്ങള്‍ മുര്‍ത്തരൂപ 
ത്തില്‍ സേവിച്ചു നില്‍ക്കുന്നു. 


ഉപാസകപക്ഷത്തില്‍ ദേവ്യുപാസകന്റ്‌ ഈശ്വരത്വത്തിന്‍െറ സമുന്നത 
ഭാവം അനായാസേന ലഭിക്കും എന്നു സൂചന. 


ഓം ലബ്ധൈശ്വര്യസമുന്നത്രയ്യൈ നമഃ 


270. ലബ്ധവൃദ്ധിഃ 


ലബ്ധമായ വൃദ്ധിയോടു കൂടിയവള്‍. വൃദ്ധി എന്നതിനു വ്യാപ്തി, 
വളര്‍ച്ച എന്നിങ്ങനെ അര്‍ത്ഥം. ബ്രഹ്മസ്വരുപിണിയായ ലളിതാംബികയ്ക്കു 
വൃദ്ധിക്ഷയങ്ങളില്ല. ഉത്പത്തി, വളര്‍ച്ച, നാശം എന്നിവയ്ക്കു വിധേയമാണ്‌ 
പ്രപഞ്ചത്തിലുള്ളവയെല്ലാം. ഉത്പന്നമായത്്‌ ചുറ്റുപാടുകളില്‍ നിന്നു വസ്തു 
ക്കളും ചൈതന്യവും ആഗിരണം ചെയ്ത്‌ വര്‍ദ്ധിക്കുന്നു. ഒരു ഘട്ടം വരെ 
വളര്‍ന്നു കഴിഞ്ഞാല്‍ ക്രമമായി ക്ഷയിക്കുന്നു. കാലക്രമത്തില്‍ ഇല്ലാതാ 
കുന്നു. (ബഹ്മാവിഷ്ണുമഫേശ്വരരുള്‍പ്പെടെയുള്ളവര്‍ക്ക] ഈ സാമാന്യ 
തത്ത്വം ഒരളവുവരെ ബാധകമാണ്റ്‌. 


സ്വയംപൂര്‍ണ്ണയായ പരാശക്തിക്ക്]്‌ ഉത്പത്തിയില്ല,വൃദ്ധിയുമില്ല. എല്ലാ 
വളര്‍ച്ചയും ലളിതാംബികയില്‍ സ്ഥിതി ചെയുന്നു. അതു വളരുകയില്ല കുറയു 
കയുമില്ല. പരാശക്തമട്റ്‌ അവയവങ്ങളും ഭാഗങ്ങളുമില്ല. ഗുണങ്ങളും വൃത്തി 
കളുമില്ല. നാമരൂപാദികളുമില്ല. പ്രപഞ്ചമാകെ ദേവിയുടെ അവയവങ്ങള്‍. 
എല്ലാ ഗുണങ്ങളും ദേവിയുടെ നാമരൂപങ്ങള്‍. “ലബ്ധൈശ്വര്യസമുന്നതി”” 
എന്നു മുന്‍ നാമത്തില്‍ പറഞ്ഞകാര്യം ഭാഗികമായി ഈ നാമത്തില്‍ ആവര്‍ത്തി 
ക്കുന്നു. 


ഓം ലബ്ധവ്യദ്ധ്യ നമഃ 


173 


ശ്രിലളിതാത്രിശത? 


27ി. ലബ്ധലീലാ 


ലബ്ധമായ ലീലകളോടു കൂടിയവള്‍. അന്യരെ സന്തോഷിപ്പിക്കാനോ 
സ്വയം ആഹ്ലാദിക്കാനോ വേണ്ടി സ്വീകരിക്കുന്ന ആകര്‍ഷകമായ വേഷം, 
വൃത്തി, വിനോദ്പ്രകടനം എന്നിവയെ മൊത്തത്തില്‍ കുറിക്കുന്ന പദമാണ്‌ 
ലീല. “കളി” എന്നു മലയാളത്തില്‍ പറയാം. ക്ലേശം ഒട്ടുമില്ലാത്തതും ഹര്‍ഷി 
ക്കുന്നതുമായ പ്രവൃത്തി. പ്രപഞ്ചത്തിന്‍െറ സൃഷ്ടിസ്ഥിതിലയങ്ങളാണ്‌്‌ 
ദേവിയുടെ ലീല. ആ ലീല സര്‍വരെയും മോഹിപ്പിക്കുകയും ആനന്ദിപ്പിക്കു 
കയും ചെയ്യുന്നു. നിയതവും നീക്കുപോക്കുകളില്ലാത്തതുമായ ചിട്ടയോടെ 
സുര്യചന്ദ്രാദികളും താരാസമുഹവും, അവയൊക്കെ ചേര്‍ന്ന ബ്രഹ്മാണ്ഡ 
കോടികളും തുടര്‍ച്ചയായി ഉണ്ടായി നിലനിന്നു നശിക്കുന്ന അനുസ്യൂതമായ 
ലീല കൊച്ചുകുട്ടികള്‍ കളിക്കുന്നത്ര അനായാസമായി ദേവി നടത്തുന്നു 
വെന്ന? ഭാസ്കരരായര്‍ ദേവീസ്തവത്തില്‍ വിവരിക്കുന്നു. 


*: വിധിവിഷ്ണുമുഖാമരോദയസ്ഥിതിനാശേഷു ശിവേ പ്യനറീശ്വരഃ 
ജഗദംബ തവത്വയം (കമ? ക്ഷംനമുദ്ദാലകപചുഷ്പഭംജികാ ”” 


(വിധി, വിഷ്ണു തുടങ്ങിയ ദേവന്മാരുടെ ഉദയം, സ്ഥിതി, നാശം 
എന്നീക്കാര്യങ്ങളില്‍ ശിവനും കൂടി അനീശ്വരനാണ്്‌. ആ കാര്യങ്ങള്‍ ലോ 
കമാതാവേ, നിന്തിരുവടിക്ക്്‌ ഉദ്ദാലകപുഷ്പദംജികാ എന്ന കളി മാത്രമാണ്‌ 
- പു പൊട്ടിച്ചുളള ഒരു കളിയാണ്‌; ഉദ്ദാലകപുഷ്പദംജിക). 


ലീലാക്രുപ്തപ്രഹ്മാണ്ഡമണ്ഡലാ, ലീലാവിനോദനീ, ലീലാവി 
ഗ്രഹധാരിണീ എന്നീ നാമങ്ങളില്‍ ലളിതാസഹ(സനാമം ഈ ആശയം 
അവതരിപ്പിക്കുന്ന. 


ഓം ലബ്ധലീലായൈ നമഃ 


272. ലബ്ധയാവനശാലിനീ 


ലബ്ധമായ യാവനത്തോടുകൂടിയവള്‍. ലളിതാംബികയെ വയോ 
വസ്ഥാവിവര്‍ജ്ജിതയായി ലളിതാസഹസ്രനാമം അവതരിപ്പിക്കുന്നു. 
ഉത്പത്തിയും നാശവുമില്ലാത്ത പരാശക്തിക്കു കാലഗതിയില്‍ മറ്റുളളവര്‍ 
ക്കുണ്ടാകുന്ന ബാല്യം, കൌമാരം, വാര്‍ദ്ധക്യം തുടങ്ങിയ അവസ്ഥകളില്ല. കു 
മാരിയായോ യുവതിയായോ വൃദ്ധയായോ ഉപാസകന്‌ ഇഷ്ടപ്പെട്ട രീതി 
യില്‍ സങ്കല്പിക്കാം. 


174 


ശ്രിലളിതാധ്രിശത? 


കാമേശ്വരനോടുകൂടി രാജരാജേശ്വരിയായി വിരാജിക്കുന്ന സം 
കല്പത്തില്‍ ദേവി എന്നെന്നും യുവതീരുപത്തില്‍ സ്ഥിതിചെയുന്നു. 
യൌവനം സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും കാലമാണ്‌. ലോകമാതാവായ 
ലളിതാംബിക അവിരാമമായ സൃഷ്ടിസ്ഥിതിസംഹാരങ്ങളില്‍ കാമേശ്വരന്‍െറ 
സഹായത്തോടെ വ്യാപ്യതയായിരിക്കുന്നതിനാല്‍ എന്നെന്നും യവനശാലി 
നിയായി തുടരുന്നു. 


ഓം ലബ്ധയാവനശാലിന്്യൈ നമഃ 


223. ലബ്ധാതിശയസര്‍വാങ്ഗസന്ദര്യാ 


സൌന്ദര്യം കൊണ്ടു പരസ്പരം അതിശയിക്കുന്ന സര്‍വാംഗങ്ങളോടു 
കൂടിയവള്‍. ലളിതാംബിക സര്‍വസൌന്ദര്യത്തിനും സ്രോതസ്സാണ്‌. ഈ 
പ്രപഞ്ചത്തില്‍ സുന്ദരമായും ആകര്‍ഷകമായും ഉള്ളതെല്ലാം ദേവിയുടെ 
അംശഭൂതങ്ങളാണ്‌്‌. പ്രപഞ്ചമാകെ ദേവിയുടെ ശരീരം. അതിലെ ഓരോ 
അംഗവും സുന്ദരമാണ്‌. ഓരോ അംഗവും മറ്റംഗങ്ങളെ സൌന്ദര്യം കൊണ്ടു 
അതിശയിക്കുന്നു. അതിശയിക്കുക എന്ന പദത്തിന്‌ കൂടുതല്‍ മെച്ചപ്പെട്ടതാ 
കുക, കടന്നു നില്‍ക്കുക എന്നര്‍ത്ഥം. ഓരോ അംഗവും മറ്റംഗങ്ങളെക്കാള്‍ 
സുന്ദരമാണെന്ന തോന്നല്‍ സന്ദര്‍ഭവും സാഹചര്യവും കൊണ്ടുണ്ടാകുന്നതാ 
ണു. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും സൌന്ദര്യമുണ്ട്‌. ഒരു വ്യക്തിക്കു 
സുന്ദരമായി തോന്നുന്നത്‌; മറ്റൊരാള്‍ക്കു; അസുന്ദരമായി തോന്നാം. ഒരി 
ക്കല്‍ അസുന്ദരമായി തോന്നിയത? മറ്റൊരു സന്ദര്‍ഭത്തില്‍ സുന്ദരമായി 
ത്തോന്നാം. സൌന്ദര്യം എല്ലാത്തിലും ഉണ്ടെങ്കിലും അതു കണ്ടറിയാനുള്ള 
സാഹചര്യം എപ്പോഴുമില്ല, സ്ഥായിയല്ല എന്നു സാരം. പ്രപഞ്ചമാതാവിന്‍െറ 
സര്‍വാംഗങ്ങളും സുന്ദരമാണ്‌. ഒന്നിനൊന്നു സൌന്ദര്യം കൂടിയതാണ്‌. 


ദേവിയുടെ പല മൂര്‍ത്തികളില്‍ ചിലതു ഭയങ്കരവും ചിലതു സരമ്യവും 
ചിലതു അതീവസുന്ദരവുമായി വിവരിക്കപ്പെടുന്നു. ശ്രീപാര്‍വതി, ശ്രീമഹാ 
ലക്ഷ്മി, ശ്രീസരസ്വതി എന്നീ മുന്നു മൂര്‍ത്തികളെ സ്ത്രീസന്ദര്യത്തിന്‍െറ 
മാതൃകകളായി കണക്കാക്കുന്നു. അതുപോലെ ദേവിയുടെ രാജരാജേശ്വരീ 
രൂപവും. ഈ രൂപങ്ങളില്‍ ദേവിയുടെ ഏതവയവത്തിനാണ്‌ സൌന്ദര്യം 
കൂടുതല്‍ എന്നു പറയാനാകാത്ത വിധം ദേവി സര്‍വാംഗസുന്ദരമായ രുപം 
സ്വീകരിച്ചിരിക്കുന്നു. 


ലളിതാസഹസ്രനാമം “അനവദ്യാംഗീ” എന്ന നാമത്തില്‍ ഈ ആശയം 


175 


ശ്രിലളിതാത്രിശത? 


അവതതരിപ്പിക്കുന്നു. 


ഓം ലബ്ധാതിശയസര്‍വാങ്ഗസന്ദര്യായൈെ നമഃ 


274. ലബ്ധവിഭ്രമാ 


ലബ്ധമായ വിദ്രമത്തോടു കൂടിയവള്‍. വിഭ്രമത്തിന്റ്‌ ചുറ്റിക്കറങ്ങല്‍ 
എന്നു പദാര്‍ത്ഥം. ” വിഭ്രമോ ബാല്ക്രീഡാ” എന്നു ശങ്കരാചാര്യര്‍. കുട്ടി തനി 
യെ ഇരുന്നു കളിക്കുന്നതു പോലെ പ്രത്യേകിച്ച്‌ ഉദ്ദേശ്യമൊന്നുമില്ലാത്ത 
ലീലാവ്യാപാരമായി ദേവി പ്രപഞ്ചസൃഷ്ടിയും സംഹാരവും നടത്തുന്നു. 
ഓരോന്നുണ്ടാക്കുന്നു. തൃപ്തി തോന്നുന്നില്ലെങ്കില്‍ ഉണ്ടാക്കിയവയെ തട്ടി 
ക്കളഞ്ഞു വീണ്ടും സൃഷ്ടിക്കുന്നു. 


കാലച്രകത്തിന്‍െറ അവിരാമമായ ക്രമണത്തെ ഈ പദം കുറിക്കുന്നു 
എന്നും പക്ഷം. കാലഗതിയില്‍ സൂര്യചന്ദ്രാദികളും വട്ടം ചുറ്റുന്നു. അവയെല്ലാം 
ചേര്‍ന്ന ദേവിയുടെ സ്ഥുലവിരാട്ടായരൂപം അനന്തകോടി ഘടകങ്ങളുടെ 
നിരന്തരഭ്രമണത്താല്‍ പ്രതീയമാനമാകുന്നു. 


വിശ്രമശബ്ദത്തിന്റ്‌ തെറ്റായ ധാരണ എന്നും അര്‍ത്ഥം. മഹാമായാ 
സ്വരൂപിണിയായ ദേവിയുടെ പ്രവര്‍ത്തനഫലമായി മനുഷ്യന്‍ ഭ്രമത്തില്‍പ്പെട്ടു 
ദേഹമാണു താനെന്നു ധരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തോ 
ന്നലുകളെ സുഖദുഃഖങ്ങളായി കരുതുന്നു. സുഖമെന്നു കരുതുന്നവയ്ക്കു 
വേണ്ടി പരക്കംപായുന്നു. ഞാനെന്നും എന്‍േറതെന്നുമുള്ള മിഥ്യാധാ 
രണകരംക്കു വിധേയനാകുന്നു. ഈ വിഭ്രമം കൊണ്ടാണ്‌; പ്രപഞ്ചപ്രവര്‍ത്തനം 
സാദ്ധ്യമാകുന്നത്ു. മനുഷ്യനെ ഭ്രമത്തില്‍ പെടുത്തുന്നവള്‍. 

“ ഈശ്വര? സര്‍വഭുതാനാം ഹൃദ്ദേശേ7രിജ്ജുന തിഷ്ഠതി 

ശ്രാമയന്‍ സര്‍വഭുതാനി യ്രന്താരുഡ്മാനി മായയാ ”” 


(ഭഗവദ്ഗീത 76-67) 
“വിശ്വരഭരമണകാരിണീ” എന്നു ലളിതാസഹ്രസനാമം. 


ഓം ലബ്ധവിഭ്രമായൈ നമഃ 
275. ലബ്ധരാഗാ 


രാഗത്തോടു കൂടിയവള്‍. നിറം - പ്രത്യേകിച്ചു്‌ ചെമപ്പുനിറം, ചെമപ്പു 
നിറമുള്ള ലാക്ഷാരസം, സ്നേഹം (കാമം വാത്സല്യം, പ്രീതി, സ്വന്തമാക്കാ 


ഡ്‌ 


നുള്ള ആഗ്രഹം തുടങ്ങി ഏതു ഭാവത്തിലുള്ള സ്നേഹവും), ആഹ്ലാദം, കോപം, 


176 


ശ്ര്ലളിതാത്രിശത? 


സംഗീതത്തില്‍ ശ്രുതിലയങ്ങള്‍ പലതരത്തില്‍ ക്രമപ്പെടുത്തിയുള്ള ആലാ 
പനത്തിന്റ്‌ ആധാരമായ രീതികളില്‍ ഓരോന്നും, സൌന്ദര്യം, ആര്‍ത്തി എന്നി 
ങ്ങനെ രാഗശബ്ദത്തിന$ പല അര്‍ത്ഥങ്ങള്‍. ഇവയില്‍ ഏതും ദേവീ 
പക്ഷത്തില്‍ യോജിക്കും. എങ്കിലും ഇവയില്‍ മുന്നര്‍ത്ഥങ്ങള്‍ പ്രമുഖമായി 
സ്വീകരിച്ചു കാണുന്നു. 


സ്ഥുലരൂപത്തില്‍ ദേവിയെ ഉപാസിക്കുന്ന വിവിധസങ്കല്പങ്ങളില്‍ 
“സിന്ദുരാരുണവിഗ്രഹയായി” ധ്യാനിക്കുന്നത്‌ സര്‍വാദീഷ്ടസിദ്ധിദമായി 
ദേവീതന്ത്രങ്ങള്‍ വിവരിക്കുന്നു. ദേവിയില്‍ നിന്നു പ്രസരിക്കുന്ന പാടലവര്‍ 
ണ്ണത്തില്‍ ലോകമാകെ മുഴുകിയ രൂപത്തില്‍ ധ്യാനിക്കുന്ന ഉപാസകന്‌ സര്‍വ 
ദേവശക്തികളും സ്വാധീനമാകുമെന്നും ശാസ്ത്രങ്ങള്‍ പറയുന്നു. ആ 
രക്തവര്‍ണ്ണയായവള്‍. 


പ്രപഞ്ചത്തിലുള്ള ജീവികളെയും വസ്തുക്കളെയും പരസ്പരം ബന്ധി 
ക്കുന്ന അഭ്യാകര്‍ഷണമാണു രാഗം. അത്‌ മാതാപിതാക്കളില്‍ വാത്സല്യമാ 
യും, യുവാക്കളില്‍ പ്രേമമായും, കാമമായും, സ്നേഹിതരില്‍ പ്രീതിയായും, 
ജിജ്ഞാസുക്കളില്‍ വിദ്യാവ്യസനമായും ഭാഗ്യവാന്മാരില്‍ ഐശ്വര്യമായും പു 
ണ്യവാന്മാരില്‍ ഭക്തിയായും പല രൂപത്തില്‍ വ്യാപരിക്കുന്നു. ആ രാഗം 
ദേവീരൂപമാണെന്നു നാമം സൂചിപ്പിക്കുന്നു. 


സംഗീതത്തെ ആസ്വാദ്യമാക്കിത്തീര്‍ക്കുന്നതും ശ്രുതിലയതാളാദികളു 
ടെ ക്രമീകരണത്തെ ആധാരമാക്കിയുള്ളതുമായ സ്വരവിന്യാസരീതികള്‍ക്കു 
രാഗങ്ങള്‍ എന്നു പേര്‌. സംഗീതത്തിന്‍െറ കാര്യമാണു എടുത്തു പറഞ്ഞതെങ്കി 
ലും പ്രപഞ്ചത്തിലാകെയും കലകളില്‍ പ്രത്യേകിച്ചും സൌന്ദര്യമായി വര്‍ത്തി 
ക്കുന്ന ചൈതന്യം ദേവീരുപമാകയാല്‍ ലബ്ധരാഗാ എന്നു നാമം. 


ഓം ലബ്ധരാഗായൈ നമഃ 


276. ലബ്ധപതിഃ 


പതിയെ ലഭിച്ചവള്‍. ശ്രീപരമേശ്വരനെ പതിയായി ലഭിക്കാന്‍ ദേവി കഠി 
നമായ തപശ്ചര്യകള്‍ സ്വീകരിച്ചത്‌ മുമ്പു പറഞ്ഞു. പരപ്രേരണ കൂടാതെ 
സ്വതന്ത്രമായി തീരുമാനിച്ച്‌ കാമേശ്വരനെ ഭര്‍ത്താവായി സ്വീകരിച്ച കഥ 
ലളിതോപാഖ്യാനത്തില്‍ വിവരിക്കുന്നുണ്ടു്‌. പുരാണത്തില്‍ മറ്റു ദേവദമ്പതി 
മാരില്‍ കാണാനില്ലാത്ത രീതിയിലുള്ള ബന്ധമാണ്‌ ശിവശക്തികളുടേത്യു്‌. 
ഭഗവാന്‍ തന്‍െറ ശരീരത്തില്‍ പകുതി ദേവിക്കു കൊടുത്ത്‌ അര്‍ദ്ധനാരീശ്വ 


177 


ശ്രില്ളിതാശ്രിശത? 


രനായിത്തീര്‍ന്നു. സര്‍വലോകങ്ങള്‍ക്കും പതിയായ പശുപതിയെ പതിയായി 
ലഭിച്ചവള്‍. 


ഓം ലബ്ധപത്തര്യൈ നമഃ 


277. ലബ്ധനാനാഗമസ്ഥിതിഃ 


വിവിധങ്ങളായ ആഗമങ്ങള്‍ക്കു സ്ഥിതി നല്‍കുന്നവള്‍. അനേകം 
അര്‍ത്ഥങ്ങളുള്ള ഒരു പദമാണ്‌ “ആഗമം”. വന്നു കൂടിയത്‌, സംഭവിച്ചത്‌, 
നേടിയത്‌ എന്ന്‌ പദാര്‍ത്ഥവുമായി ബന്ധപ്പെട്ട്‌ സ്വാഭാവികമായി ഉരുത്തിരി 
യുന്ന അര്‍ത്ഥം. മുന്‍പില്ലായിരുന്നതും പിന്നീടുണ്ടായതുമാണ്്‌ ഈ പ്രപഞ്ചവും 
അതിലുള്ള ഗ്രഹനക്ഷത്രാദികളും ചരവും അചരവും ജീവിയും ജഡവുമാ 
യുള്ള എല്ലാവും. അവയെയെല്ലാം സൃഷ്ടിക്കുകയും നിലനിര്‍ത്തുകയും 
ചെയ്യുന്നവള്‍. 


ആഗമശബ്ദത്തിന്റ്‌ വേദം എന്നു പ്രസിദ്ധമായ അര്‍ത്ഥം. ജക്‌, യജുസ്‌, 
സാമം, അഥര്‍വം എന്നീ നാലു വേദങ്ങളും സനാതനതത്ത്വങ്ങളുടെ 
വിശദാംശങ്ങള്‍ ഉള്‍ക്കൊള്ളുന്നു. ആഗമങ്ങളുടെ നിലനില്‍പ്പിനു കാരണഭൂത 


ലി 


ലളിതാംബികയാണ്‌്‌. വേദങ്ങളുടെ സാരവും ജഗദംബ തന്നെ. 


“ആഗമം” എന്നത; ശാസ്ത്രങ്ങളെയും സ്മൃതികളെയും ജ്ഞാനത്തെയും 
സന്ദര്‍ഭാനുസാരം കുറിക്കുന്നു. ശാസ്ത്രങ്ങളും സ്മൃതികളും ജ്ഞാനവും 
ദേവിയില്‍ നിന്നുണ്ടാകുന്നു. അവയുടെ നിലനില്‍പിനും മാറ്റത്തിനും 
കാരണവും ദേവി തന്നെ. 


ഓം ലബ്ധനാനാഗമസ്ഥിത്്യൈ നമഃ 


278. ലബ്ധഭോഗാ 


ലബ്ധമായ ഭോഗങ്ങളോടു കൂടിയവള്‍. ഭുജിക്കപ്പെടുന്നതു ഭോഗം. 
(ഭോഗ ശബ്ദത്തെക്കുറിച്ചു്‌ “ഏകഭോഗാ” എന്ന മുപ്പത്തിരണ്ടാമത്തെ 
നാമത്തില്‍ ചര്‍ച്ച ചെയ്തിട്ടുള്ളതു നോക്കുക). സുഖവും ദുഃഖവും ഭോഗമാ 
ണെങ്കിലും ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളെയാണ സാധാരണയായി ഭോഗം 
എന്ന്റ്‌ നാമൊക്കെ പറയാറുള്ളത്‌. ഇന്ദ്രിയവാസനകള്‍ക്കു കീഴ്പെട്ടവരാ 
കയാല്‍ മനുഷ്യര്‍ക്ക്‌ ഇഷ്ടാനിഷ്ടങ്ങള്‍ സ്വാഭാവികമാണ്‌. ശുദ്ധമായ 
ആനന്ദം സ്വരുപമായുള്ള ലളിതാംബികയ്ക്കു്‌ ദുഃഖാനുഭവങ്ങളൊ സുഖമോ 
ഇല്ല. തന്‍െറ ഇച്ഛാമാത്രം കൊണ്ടുണ്ടായപ്രപഞ്ചത്തിന്‍െറ സ്ഥിതി ദേവി 
യുടെ ഭോഗമാണെന്നു പറയാം. 


178. 


ശ്രിലളിതാസ്രിശത? 


ലോകമാതാവിന്്‌ തന്‍െറ സന്താനങ്ങളുടെ സുഖദുഃഖങ്ങള്‍ സ്വന്തം 
സുഖദുഃഖങ്ങളായി കാണുന്നകാരുണ്യമുള്ളതിനാല്‍ 'ഭക്തര്‍ക്കു ഭോഗങ്ങള്‍ 
നല്‍കി സന്തോഷിപ്പിക്കുന്നവള്‍' എന്നും വ്യാഖ്യാനം. 


ഓം ലബ്ധഭോഗായൈ നമഃ 
279. ലബ്ധസുഖാ 


സുഖം ലഭിച്ചവള്‍, സ്വഭക്തര്‍ക്കു സുഖം നല്‍കുന്നവള്‍ സുഖം ഓരോ 
രുത്തര്‍ക്ക്‌ ഓരോന്നാണ്റ്‌. ഇന്ദ്രിയങ്ങള്‍ക്ക്‌ ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങ 
ളെയാണ്‌്‌ സാധാരണയായി സുഖം എന്നു പറയാറുള്ളത്‌ ഇന്ദ്രിയചോ 
ദനകളില്‍ നിന്നുണ്ടാകുന്ന അഭിലാഷങ്ങള്‍ നിറവേറ്റുന്നതിന്‌ ഉപകരണമായ 
ധനധാന്യാദികള്‍ സമ്പാദിക്കല്‍ ചിലര്‍ക്കു സുഖമായി തോന്നും. ഇഷ്ടപ്പെട്ട 
ആളുകളുടെ സഹവാസം ചിലപ്പോള്‍ സുഖമാണ്‌. ജിജ്ഞാസുവിന്റ്‌ ജ്ഞാ 
നലബ്ധിയില്‍ സുഖം ലഭിക്കും. ഭക്തന്‌ ഉപാസ്യദേവതയുടെ നാമശരവണ 
കീര്‍ത്തനങ്ങളോ ദേവതാപരമായ ധ്യാനമനനാദികളോ സാക്ഷാത്കാരമോ 
സുഖം നല്‍കും. മേല്‍ പറഞ്ഞവയൊക്കെ സുഖത്തിന്‍െറ പല തലങ്ങളാ 
ണെങ്കിലും അനുഭുതിയുടെ ഘട്ടം കഴിഞ്ഞാല്‍ സ്മരണയായും ദുഃഖകാരണമാ 
യും തീരും. അപ്രകാരം താല്‍ക്കാലികമായ സുഖമല്ല ദേവി നല്‍കുന്നതു. 
ഈ ലോകത്തു്‌ മറ്റു മനുഷ്യര്‍ക്കൊപ്പം ജീവിക്കുമ്പോള്‍ ഭാതികസുഖങ്ങളെ 
പൂര്‍ണ്ണമായി നിഷേധിക്കാനാവില്ല. ആ നൈമിഷികസുഖങ്ങളെ അനുഭവി 
ക്കുമ്പോള്‍ത്തന്നെ യഥാര്‍ത്ഥസുഖത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടാതെ 
നിലനിറുത്താനും ക്രമമായും തീര്‍ച്ചയായും അതിലേക്കു നയിക്കാനും മാത്യ 
വാത്സ്യല്യത്തോടെ അമ്മ ശ്രമിക്കുന്നു. വികാരങ്ങള്‍ക്ക്‌ ഏറ്റക്കുറച്ചിലുകളി 
ല്ലാത്ത ശാന്തിയാണ്‌ പരമമായ സുഖം അഥവാ പരമാനന്ദം. ലളിതാംബികയു 
ടെ കാരുണ്യത്തിനു പാത്രമാകുന്ന ഭാഗ്യവാന്‌ ഐഹികസുഖങ്ങളും ശാശ്വ 
തശാന്തിയും ക്ളേശം കൂടാതെ ലഭിക്കും. ലോകമാതാവ്‌; ആനന്ദസ്വരൂപിണി 
യാണ്റ്‌. മൂര്‍ത്തമായ മാത്ൃവാത്സല്യവുമാണ്‌.. 


ഓം ലബ്ധസുഖായൈ നമഃ 
280. ലബ്ധഹര്‍ഷാഭിപൂരിതാ 


ലഭിച്ച ഹര്‍ഷം കൊണ്ട്‌്‌ പുരിതയായവള്‍. തൃപ്തി മൂലമുണ്ടാകുന്ന 
ചിത്തോല്ലാസമാണു ഹര്‍ഷം. മുഖപ്രസാദം, ശരീരപുഷ്ടി, ഉത്സാഹം തുടങ്ങി 
യവയാണ്്‌്‌ ഹര്‍ഷം കൊണ്ടുണ്ടാകുന്ന ശരീരചേഷ്ടകള്‍. ദുഃഖത്തിനു ദേവീ 


179 


ശ്രീലളിതായതിശത? 


പക്ഷത്തില്‍ പ്രസക്തിയില്ല. പരമാനന്ദസ്വരൂപിണിയായ ദേവി സദാ പ്രസാ 
ദസുമുഖിയായി കാരുണ്യാമൃതം കൊണ്ടു ലോകത്തെയാകെ ആനനിപ്പി 
ക്കുന്നു. 


ഉപാസകപക്ഷത്തില്‍ ദേവ്യുപാസകര്‍ എപ്പോഴും ആനന്ദഹര്‍ഷാഭിപു 
രിതരായിരിക്കുമെന്നും വ്യാഖ്യാനം. 


ഓം ലബ്ധഹര്‍ഷാഭിപൂരിതായൈ നമഃ 


ശ്രിവിദ്യാമ്രന്തത്തിനെറ പതിനാലാമത്തെ അക്ഷരമായ ല്‌" 
കൊങ്ടുതുടങ്ങുന്ന ഇരുപതു നാമങ്ങള്‍ കഴിഞ്ഞു. പതിനഞ്ചാമത്തെ 
അക്ഷരമായ 'ഫ്രിം” കൊണ്ടു തുടങ്ങുന്ന നാമങ്ങാം ആരംഭിക്കുന്നു. 


281. ഫ്രീംകാരമൂര്‍തിഃ 


ഫ്രീംകാരം ശരീരമായുള്ളവള്‍. വാച്യവും വാചകവും തമ്മില്‍ 
അഭേദകല്‍പന ഭാഷാപ്രയോഗത്തിലെന്നപോലെ മന്ത്രശാസ്ത്രത്തിലും സ്വീ 
കരിക്കാറുണ്ടു്‌. ശ്രീവിദ്യാമന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്താക്ഷരം 
ഫ്രീംകാരമായതിനാല്‍ ദേവിയെ ഫ്രീംകാരമൂര്‍ത്തിയായി വിവരിക്കുന്നു. 


ഓം ഹ്രീംകാരമൂര്‍തയേ നമഃ 


282. ശ്രീംകാരസനധശ്യംഗകപോതികാ 


്രീംകാരമാകുന്ന സൌയധത്തിന്‍െറ ശൃംഗത്തില്‍ കൂടുകെട്ടിപ്പാര്‍ക്കുന്ന 
പെണ്‍പ്രാവ്‌്‌. വെണ്‍കളിയിട്ട മാളികയാണു സൌധം. അതിന്‍െറ ഉയര്‍ന്ന 
കൂരയുടെ മുകള്‍ഭാഗത്തെ സയധത്തിന്‍െറ ശൃംഗമായി കല്‍പിച്ചിരിക്കുന്നു. 
കപോതം എന്ന പദത്തിന്‌ പ്രാവ്‌ എന്നും ഈര്‍ക്കുരികില്‍ എന്നും അര്‍ത്ഥം. 
ഈ രണ്ടു പക്ഷികളും മനുഷ്യവാസമുള്ള വീടുകളുടെ മുകളില്‍ കൂടുകെട്ടി 
വസിക്കുന്ന സ്വഭാവമുള്ളവയാണ്്‌. ഫ്രീംകാരമാകുന്ന സൌധത്തില്‍ കുടി 
കൊള്ളുന്ന പക്ഷിയായി ലളിതാദേവിയെ കല്‍പിക്കുന്നു. 


സുധാമയമായതു സൌധം. സുധയ്ക്കു കുമ്മായം എന്നര്‍ത്ഥം. കുമ്മായം 
പൂശിയ സൌധത്തിന്‍െറ നിറം വെളുപ്പാണല്ലോ. “ഹീം' എന്ന മന്ത്രാക്ഷരത്തി 
ലെ മുഖ്യഭാഗം ഹകാരമാണ്്‌. മന്ത്രാക്ഷരങ്ങളുടെ വര്‍ണ്ണവ്യവസ്ഥയില്‍ 
ഹകാരത്തിന്‍െറ നിറം വെളുപ്പാണ്‌. അതിനാല്‍ സനധവുമായി ഉപമിച്ചിരി 
ക്കുന്നു. ഫ്രീംകാരത്തില്‍ ഹകാരത്തോട്‌; രകാരം കലര്‍ന്നിരിക്കുന്നു. രേഫ 
ത്തിന്‍െറ നിറം മന്ത്രാക്ഷരങ്ങളുടെ വർണ്ണവ്യവസ്ഥ പ്രകാരം ചെമപ്പാണ്ു്‌. 


150 


ശ്രീലളിതാര്രിശത? 


കുമ്മായത്തിനു കീഴിലുള്ള ഇഷ്ടികയുടെ നിറം ചെമപ്പായതിനാല്‍ ഉപമ 
അവയവ കല്പനയിലും യോജിക്കുന്നു. “ഫ്ര” എന്നതിനെ തുടര്‍ന്നുവരുന്ന 
“ഈ കാരം ദേവനാഗരിലിപിയില്‍ എഴുതുമ്പോഴും ഉച്ചരിക്കുമ്പോഴും ഈർ 
ദ്ധഗതിയായതിനാല്‍ സൌഈധത്തിന്‍െറ ശൃംഗമായി കല്‍പിച്ചിരിക്കുന്നു. “ഫ്രീ” 
എന്നതിനുമുകളില്‍ നാദരുപമായ ബിന്ദു ചേരുമ്പോഴാണ്‌ “ഹ്രീം” ആകുന്നത്‌. 
പ്രകൃതിയായി രൂപം കൊള്ളുന്ന ശബ്ദാര്‍ത്ഥസ്വരൂപമായും അതിന്‍െറ 
എണ്ണമറ്റ അവയവങ്ങളായും സദാ ചലിക്കുന്ന നാദത്തെ കപോതമായി കല്പി 
ക്കുന്നു. ലളിതാംബിക ഫ്രീംകാരത്തില്‍ ബിന്ദുരൂപത്തില്‍ സ്ഥിതിചെയ്യുന്നു 
എന്നു മന്ത്രാര്‍ത്ഥം. 
ഓം ഫ്രീംകാരസൌധശ്യങ്ഗകപോതികായെ നമഃ 


283. ഫ്രീംകാരദുഗ്ധാബ്ധിസുധാ 


ഹ്രീംകാരമാകുന്ന പാലാഴിയില്‍ ഉണ്ടായ അമൃതമായവള്‍. ദൂര്‍വാസാ 
വിന്‍െറ ശാപം മൂലം ജരാനരകള്‍ ബാധിച്ച്‌ അവശരും ദുഃഖിതരുമായിത്തീര്‍ന്ന 
ദേവന്മാര്‍ പാലാഴിമഥനത്തില്‍ നിന്നു കിട്ടിയ അമൃതം പാനം ചെയ്തു 
സ്വസ്ഥരായിത്ത്‌ര്‍ന്ന പുരാണകഥ പ്രസിദ്ധം. അമൃതം സര്‍വദുരിതങ്ങളെയും 
നശിപ്പിക്കുന്നതുപോലെ ഫ്രീംകാരമാകുന്ന പാലാഴിയിലെ അമൃതായ ദേവി 
യുടെ കാരുണ്യം ഉപാസകന്‌ ആയുസ്സും ആരോഗ്യവും സുഖവും നല്‍കുന്നു. 


ഹകാരം ശ്വേതവര്‍ണ്ണമെന്നു മുന്‍ നാമത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ 
പറഞ്ഞു. പാലും വെളുപ്പുനിറം. വെളുത്ത നിറമുള്ള പാലു നിറഞ്ഞ മഹാ 
സമുദ്രത്തെ കുറിക്കാന്‍ ദുഗ്ധാബ്ധി എന്ന പദമാണ്‌; ഉപയോഗിച്ചിട്ടുള്ളത?. 
ദോഹനം ചെയ്ുപ്പെടുന്നതാണു ദുഗ്ധം. കൈവിരലുകളുടെ സവിശേഷപ്ര 
യോഗം കൊണ്ട്‌്‌ ഗോമാതാവിന്‍െറ അകിട്ടില്‍ നിന്നു പാലു കറന്നെടുക്കുന്ന 
കറവക്കാരന്‍െറ സ്ഥാനമാണ്‌ ദേവ്യുപാസകനു കല്‍പിച്ചിരിക്കുന്നത്‌. ഗോ 
ശബ്ദത്തിന്‌ ഭാഷ, വാക്ക്‌, ഭാഷണം എന്നു ബന്ധപ്പെട്ട അര്‍ത്ഥങ്ങള്‍. ശബ്ദ 
ബ്രഹ്മമയിയായ ഗോമാതാവിന്‍െറ കാരുണ്യം തന്ത്രശാസ്ത്രവിത്തായ ഉപാ 
സകന്‍ കറന്നെടുക്കുന്നതാണ്്‌ ഫ്രീംകാരം എന്ന ദുഗ്ധം. ആ ദുഗ്ധസമു 
ദ്രത്തിന്‍െറ സംജീവകമായ സാരാംശമാണ്‌്‌ ലളിതാംബിക. 


ഓം ഫ്രീംകാരദുഗ്ധാബ്ധിസുധായൈ നമഃ 


284. പഫ്രീംകാരകമലേന്ദിരാ 


ഫ്രീംകാരമാകുന്ന താമരയില്‍ ഇന്ദിരാരുപത്തില്‍ സ്ഥിതിചെയുന്നവള്‍. 


181 


ശ്രീലളിതാത്രിശത? 


ഇന്ദിര മഹാലക്ഷ്മീപര്യായമാണ്്‌. ആഗ്രഹിക്കപ്പെടുന്നവള്‍ എന്നു പദാര്‍ത്ഥം. 
പ്രപഞ്ചത്തില്‍ സുന്ദരമായും ഐശ്വര്യപൂര്‍ണ്ണമായും ആഗ്രഹിക്ക 
പ്പെടത്തക്കതായും എന്തൊക്കെയുണ്ടോ അതെല്ലാം മഹാലക്ഷ്മിയുടെ വിഭൂ 
തികളാണ്ട്‌. ആ മഹാലക്ഷ്മി കമലാലയയും കമലം കയ്യില്‍ ധരിക്കുന്നവളു 
മാണ്ട്‌. പുരുഷാര്‍ത്ഥപ്രദായകനായ ശ്രീഹരിയുടെ ചൈതന്യവും മഹാലക്ഷ്മി 
യാണ്ട്‌. നാമത്തില്‍ ഹ്രീംകാരത്തെ കമലമായും ലളിതാംബികയെ ആ 
കമലത്തില്‍ ഇളകൊള്ളുന്ന മഹാലക്ഷ്മിയായും കല്‍പിച്ചിരിക്കുന്നു. 


“ഇന്ദിര” എന്ന പദം കൊണ്ട്‌ ഫ്രീംകാരോപാസന സര്‍വൈശ്വര്യപ്രദ 
മാണെന്നും മുന്നു ഫ്രീംകാരങ്ങള്‍ ഘടിപ്പിച്ചിട്ടുള്ള ശ്രീവിദ്യയെ ഉപാസി 
ക്കുന്നവന്‍ ലളിതാംബികയില്‍ നിന്ന്‌ അഭിന്നനായിത്തീരുമെനും സൂചിപ്പി 
ക്കുന്നു. 


ഓം ഫ്രീംകാരകമലേന്ദിരായൈ നമഃ 


285. ഫ്രീംകാരമണിദീപാര്‍ചിസ്‌ 


ഫ്രീംകാരമാകുന്ന മണിവിളക്കിന്‍െറ പ്രകാശമായവാം. (ഹീംകാരത്തെ 
മണിവിളക്കായും ലോകമാതാവിനെ അതിന്‍െറ പ്രകാശമായും കല്‍പിക്കുന്നു. 
ദീപം പ്രകാശ സ്രോതസ്സാണ്‌. ്രകാശമില്ലെങ്കില്‍ ദീപം കൊണ്ട്‌്‌ 
പ്രയോജനമില്ല. രത്നം പതിച്ച മനോഹരമായ വിളക്കു; നാളമില്ലെങ്കിലും 
അലങ്കാരവസ്തുവാകാം. ഇവിടെ പ്രകാശം ചൊരിയുന്ന നാളത്തോടു കൂടിയ 
വിളക്കായാണ്ു ;ഹീംകാരത്തെ അവതരിപ്പിക്കുന്നതു. 


ഇരുട്ടകറ്റുകയാണ്്‌ ദീപത്തിന്‍െറ ധര്‍മ്മം. ഇരുട്ടു അജ്ഞാനത്തിന്‍െറ 
പ്രതീകമാണ്‌. അജ്ഞാനത്തില്‍നിന്ന്‌ അധര്‍മ്മമുണ്ടാകുന്നു. അധര്‍മ്മ 
ഫലമായി ദുരിതം വ്യക്തിക്ക്‌ അനുഭവിക്കേണ്ടിവരും. ശ്രീവിദ്യാമന്ത്രോ 
പാസകന്‍െറയുള്ളില്‍ ഫ്രീംകാരരൂപമായ മണിവിളക്കു സദാ ജ്വലി 
ക്കുന്നതിനാല്‍ അജ്ഞാനത്തിന്്‌ അവിടെ സ്ഥാനമില്ല. ജ്ഞാന യുക്തമായ 
മനസ്സില്‍ അധര്‍മ്മത്തിന്‍െറ നിഴലാട്ടം പോലും ഉണ്ടാകുകയില്ല. ദുരിതം 
ദേവ്യുപാസകന;$ അനുഭവിക്കേണ്ടിവരുകയില്ല. ര്രിമൂര്‍ത്തികാംക്കും 
ജനനിയായ ത്രിപുരസുനരി കുടികൊള്ളുന്ന മനസ്സുള്ള ഉപാസകന്‍ 
താപത്രയങ്ങളില്‍ നിന്നു മുക്തനായിരിക്കും. താപ്രതയാഗ്നിസന്തപ്ത 
ജനവിശ്രാന്തിദായിനിയാണ്റ്‌ ലളിതാദേവി. 


ഓം ഫ്രിംകാരമണിദീപാര്‍ചീഷേ നമഃ 


182 


ശ്രരലളിതാത്രിശതി 


286. ്രീംകാരതരുശാരികാ 


്രീംകാരമായ വൃക്ഷത്തില്‍ വസിക്കുന്ന ശാരിക. ഫ്രീംകാരത്തെ 
വൃക്ഷമായി കല്പിക്കുന്നു. തന്നെ ആശ്രയിക്കുന്നവരെ സൂുര്യാതപത്തില്‍ 
നിന്നു വൃക്ഷം രക്ഷിക്കുന്നു. വൃക്ഷം ഭക്ഷ്യയോഗ്യമായ ഫലങ്ങാം നല്‍കി 
ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ര്രീംകാരം ഐശ്വര്യങ്ങഠം 
ഉപാസകനു നല്‍കുന്നു. ക്ഷീണിച്ചവര്‍ക്ക വൃക്ഷച്ചുവടു സുഖനിദ്ര നല്‍കുന്നു. 
ഹ്രീംകാരം ഉപാസകനു ശാശ്വതശാന്തിനല്‍കുന്നു. ഇങ്ങനെ ഫ്രീംകാരത്തെ 
വൃക്ഷമായി കല്‍പിച്ച്‌ അതില്‍ വസിക്കുന്ന ശാരികയായി മഹാദേവിയെ 
അവതരിപ്പിക്കുന്നു. ശാരിക വൃക്ഷത്തിനു അലങ്കാരമാണെന്നു മാത്രമല്ല 
വൃക്ഷത്തെ ആശ്രയിക്കുന്ന ശ്രാന്തരായ പഥികരെ ഗാനാലാപംകൊണ്ടു 
ആശ്ധസിപ്പിക്കുകയും ചെയ്യുന്നു. അഭ്യാസംകൊണ്ടു്‌ മനുഷ്യഭാഷയില്‍ 
സംസാരിക്കാനും ശാരികയ്ക്കു കഴിയും. ശ്രീംകാരം അഭ്യസിക്കുന്ന 
ഉപാസകന്‌ സര്‍വവേദാന്തസാരജ്ഞാനം അനായാസമായി ലഭിക്കുന്നു. 
സര്‍വജ്ഞാനവും മുര്‍ത്തിമത്തായ ശാരികയായി ദേവിയെ അവതരിപ്പിക്കുന്നു. 


ഓം ഫ്രീംകാരതരുശാരികായൈ നമഃ 


287. 'ഹീംകാരപേടകമണിഃ 


ഹീംകാരമാകുന്ന പെട്ടിക്കുള്ളിലെ രത്തമായി ദേവിയെ അവത 
രീപ്പിക്കുന്നു. അതിവിചി.തമായ അലങ്കാരപ്പണികളുള്ളതും അത്യന്തം 
ബലമുള്ളതും താക്കോല്‍ കയ്യിലില്ലാത്തവര്‍ക്കു തുറക്കാനാകാത്തതുമായ 
ആഭരണപ്പെട്ടിയുമായി ഹ്രീംകാരത്തെ ഉപമിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും 
സിദ്ധികളും ;ഹീംകാരത്തില്‍ അടങ്ങിയിരിക്കുന്നു. അവയോടൊപ്പം 
അമൂല്യമായ ഒരു രത്നവും. ആ രത്തത്തിന്‍െറ ഉജ്ജ്വലകാന്തി പെട്ടിക്കുള്ളിലു 
മറ്റ്‌ ആഭരണങ്ങളുടെ ശോഭയെ വര്‍ദ്ധിപ്പിക്കുന്നതോടൊപ്പം പെട്ടിക്കു 
സവിശേഷശോഭ വരുത്തി മറ്റു പെട്ടികളില്‍ നിന്നു അതിനെ വ്യാവര്‍ത്തി 
പ്പിക്കുകയും ചെയ്യുന്നു. മറ്റു മന്ത്രാക്ഷരങ്ങളില്‍നിന്ന്‌ ഫ്രീംകാരത്തിനുള്ള 
ശ്രേഷ്ഠതയ്ക്കു കാരണം ഇങ്ങനെ സുചിപ്പിച്ചിരിക്കുന്നു. മറ്റു മരന്താക്ഷരങ്ങഠം 
ദേവതാശക്തികളെ ഉദ്ധരിക്കുന്നവയാണ്‌. ശ്രീംകാരത്തില്‍ പരാശക്തി 
തന്നെ സന്നിഹിതയാണ്‌്‌ എന്നു വൃത്യാസം. ആഭരണപ്പെട്ടി സ്വന്തമാ 
ക്കുന്നവനൃ്‌ അതിനുള്ളിലുള്ള ആഭരണങ്ങളോടൊപ്പം രത്നവും സ്വന്തമാകു 
ന്നതുപോലെ ഫ്രീംകാരോപാസന ചെയുന്നവന്റ്‌ ദേവിയെത്തന്നെ ലഭിക്കുന്നു. 


ഓം ഫ്രീംകാരപേടകമണയേ നമഃ 


183 


ശ്രീലളിതായതിശത? 


288. പഫ്രീംകാരാദര്‍ശബിംബിതാ 


ഫ്രീംകാരമാകുന്ന മുകുരത്തില്‍ പ്രതിബിംബിക്കുന്നവാഠം. ്രീംകാരത്തെ 
കണ്ണാടിയായും പരാശക്തിയെ ആ കണ്ണാടിയില്‍ കാണുന്ന പ്രതിബിംബ 
ത്തിനു കാരണമായ ബിംബമായും കണക്കാക്കുന്നു. 


അഴുക്കുപിടിച്ചു കണ്ണാടിയില്‍ ബിംബത്തിനു പ്രതിബിംബം 
ഉണ്ടാകുകയില്ല. കണ്ണാടി നിര്‍മ്മലമായിരുന്നാലേ പ്രതിബിംബം വ്യക്തമാകു 
കയുള്ളു. ശഹീംകാരം മറ്റെല്ലാ മ്രന്താക്ഷരങ്ങളെക്കാളും ശുദ്ധമാണ്‌. 
ശ്രേഷാവുമാണ്‌;. ത്രിഗുണാത്മികയായ മായ ഗുണാതീതമായ ഫ്രീംകാരത്തെ 
പ്രതിബിംബമായി സ്വീകരിക്കുമ്പോഠം പ്രപഞ്ചം പ്രതീതമാകുന്നു. ഈ 
ബിംബപ്രതിബിംബഭാവം തിരിച്ച്‌ ്രീംകാരത്തില്‍ മായ പ്രതിബിംബിക്കുന്നു 
എന്നും പറയാം. ബിംബപ്രതിബിംബബന്ധം അവിനാഭാവബന്ധമാണ്്‌. 
ബിംബമുണ്ടെങ്കില്‍ പ്രതിബിംബവും ഉണ്ടു്‌. അത; സ്വീകരിക്കാന്‍ കണ്ണാടി 
വേണമെന്നേയുള്ളു. പ്രതിബിംബമുണ്ടെങ്കില്‍ ബിംബവും ആദര്‍ശവും 
ഉണ്ടെന്നു തീര്‍ച്ച. പരദേവതയുടെ പ്രതിബിംബമാണ്‌ ഈ പ്രപഞ്ചം. അത്‌ 
പ്രതിഫലിക്കുന്ന ദര്‍പ്പണമാണ്‌ ഫ്രീംകാരം. ദര്‍പ്പണത്തില്‍ പ്രതിഫലിച്ചു 
കാണുന്ന രൂപത്തിന്‌ ബിംബത്തില്‍ നിന്ന്‌ ചില വൃത്യാസങ്ങളുണ്ടു്‌. 
ഉദാഹരണത്തിന്‌ ബിംബത്തിന്‍െറ വലതുവശം പ്രതിബിംബത്തിന്‍െറ 
ഇടതുവശമായിരിക്കും. തലകോതാനോ പൊട്ടുതൊടാനോ കണ്ണാടിയില്‍ 
നോക്കുന്ന ആരം പ്രതിബിംബത്തിന്‍െറ ഈ വശം മാറ്റം അറിയുന്നില്ല. മറ്റൊരു 
തരത്തില്‍ പറഞ്ഞാല്‍ പ്രതിബിംബം കണ്ട്‌ തന്‍െറ യഥാര്‍ത്ഥരൂപം 
അഭ്യുഹിക്കുകയാണ്‌റ്‌. അതുപോലെ ഫ്രീംകാരോപാസകന്‍ ഹ്രീംകാര 
മാകുന്ന ആദര്‍ശത്തില്‍ പ്രതിഫലിച്ചു കാണുന്ന പ്രപഞ്ചരൂപമായ 
പ്രതിബിംബത്തില്‍ മോഹിതനാകാതെ പ്രപഞ്ചകാരണമായ ജഗദംബികയും 
താനും തമ്മില്‍ ഭേദമില്ലെന്ന സത്യം കണ്ടറിയാന്‍ പ്രാപ്തനാകും. 
പ്രപഞ്ചവ്യാപ്തയായ പചിച്ഛക്തിയായി, പ്രപഞ്ചകാരണമായി, 
സൃഷ്ടിസ്ഥിതിലയപ്രവര്‍ത്തനലീലയില്‍ വ്യാപ്യതയായിരിക്കുന്ന മഹാ 
ദേവി ഫ്രീംകാരത്തില്‍ ബിന്ദുരൂപിണിയായി സ്ഥിതിചെയുന്നു. 


ഓം ഫ്രീംകാരാദര്‍ശബിംബിതായൈ നമഃ 


289. പ്രീംകാരകോശാസിലതാ 


ഹ്രീംകാരമാകുന്ന ഉറയ്ക്കുള്ളിലുള്ള അസിലത. അസി -- വാള്‌, 


184. 


ശരില്ളിതായതിശത? 


ലതയുമായി രുപണം ചെയ്യുമ്പോഠം ദീര്‍ഘഖഡ്ഗം. ഫ്രീംകാരത്തെ 
വാളുറയായും മഹാദേവിയെ നീണ്ടഅലകുള്ള വാളായും കല്‍പിച്ചിരിക്കുന്നു. 
ഉറയ്ക്കകത്തുള്ള വാഴം കണ്ണില്‍ പെടുകയില്ല. വാളിന്‍െറ കൈപിടിയുടെ 
ഭംഗിയും ഉറയുടെ ഭംഗിയും മാത്രമേ പുറത്തുകാണു. എങ്കിലും ആയുധങ്ങ 
ളുമായി അലപമാത്രമായ പരിചയമുള്ളവര്‍ക്കുപോലും ഉള്ളില്‍ വാളലകു 
ണ്ടെന്നും അതിനു്‌ എത്ര ദൈര്‍ഘ്യമുണ്ടെന്നും ഈഹിക്കാന്‍ കഴിയും. 
അതുപോലെ ഫ്രീംകാരധ്യാനം കൊണ്ട്‌്‌ മഹാദേവിയെക്കുറിച്ച്റ്‌ ഈഹി 
ക്കാന്‍ കഴിയും. തുടര്‍ച്ചയായ ഉപാസനകൊണ്ട്‌ു്‌ ഉറയില്‍ നിന്ന്‌ ആ വാഠം 
പുറത്തെടുക്കാനും ഉപയോഗിക്കാനുമുള്ള അഭ്യാസം ഉണ്ടാകും. 


ശ്രതുക്കളെ ഛേദിക്കാനുള്ള ഉപകരണമാണ്ട്‌ വാള്‌. മനുഷ്യജീവിത 
ത്തില്‍ നശിപ്പിക്കേണ്ട ശര്രുക്കഠം ഇന്ദ്രിയവാസനകളും അതില്‍ നിന്നു 
ണ്ടാകുന്ന കാമക്രോധലോഭമോഹമദമാത്സര്യങ്ങളുമാണ്‌. എല്ലാത്തിനും 
ആധാരമായ അവിദ്യയും. “അസി” എന്ന പദത്തിന്‌ പ്രകാശിക്കുന്നത്‌ എന്ന്‌ 
ധാത്വര്‍ത്ഥം. ശ്രീംകാരകോശത്തില്‍ നിന്ന്‌ ദേവീരൂപമായ ഖഡ്ഗം 
പുറത്തുവരുമ്പോഠം അജ്ഞാനകാരണമായ അവിദ്യ ഛേദിക്കപ്പെടും. 
കാമക്രോധാദികളായ വൈരികഠം നശിക്കും. ശുദ്ധജ്ഞാനം പ്രകാശിക്കും. 
ലോകമാതാവിന്‍െറ വാത്സല്യധാരയില്‍ ഉപാസകന്‍ അലിഞ്ഞുചേരും. 


ഓം ഫ്രീംകാരകോശാസിലതായൈ നമഃ 
290. (ഹീംകാരാസ്ഥാനനര്‍തകീ 


്രീംകാരമാകുന്ന ആസ്ഥാനമണ്ഡപത്തിലെ നര്‍ത്തകി. ഫ്രീംകാരത്തെ 
ആസ്ഥാനമായും അംബികയെ നര്‍ത്തകിയായും കല്പിക്കുന്നു. “ആസ്ഥാനം” 
എന്ന പ്രയോഗംകൊണ്ട്‌ എല്ലാത്തിനും ആധാരമാണു ഫ്രീംകാരം എന്നു്‌ 
സുചിപ്പിക്കുന്നു. ഭൂമിയില്‍ സ്പര്‍ശിച്ചിട്ടുള്ള പാദങ്ങളുടെ താളാത്മകമായ 
ചലനങ്ങാം കൊണ്ടും കൈ തുടങ്ങിയ അവയവങ്ങളുടെ ആകര്‍ഷകമായ 
വിക്ഷേപം കൊണ്ടും ഉടലിന്‍െറ ചടുലഗതിയില്‍ മുഖത്തുദിച്ചു മറയുന്ന 
ശൃംഗാരാദിരസങ്ങളുടെ വൈചിത്ര്യം കൊണ്ടും അണിയുന്ന ആടകളുടെയും 
ആഭരണങ്ങളുടെയും ആഹാര്യശോഭകൊണ്ടും പശ്ചാത്തലത്തിലെ സംഗീതം 
കൊണ്ടും നര്‍ത്തകി കാഴ്ചക്കാരെ മോഹിപ്പിക്കുന്നു. യഥാര്‍ത്ഥ 
ജീവിതത്തിന്‍െറ പ്രതീതി ഉളവാക്കുന്ന നിരവധിഭാവങ്ങാം നൃത്തം കാണുന്ന 
പ്രേക്ഷകനില്‍ ഉണര്‍ന്നു മറയുന്നു. സുഖവും ദുഃഖവും രാഗവും ക്രോധവും 
ഹാസ്യവും ഭയാനകവും ബീഭത്സവും ശാന്തവുമായ രസങ്ങാം മാറിമാറി 


185 


ശ്രിലളിതാധതിശത്‌ 


അനുഭവിക്കുന്നതായി പ്രേക്ഷകനു തോന്നുന്നു. ഇതിന്‍െറയൊക്കെ ഫലമായി 
ആനന്ദാനുഭൂതി ഉണ്ടാകുന്നതായും പ്രേക്ഷകന്‍ ധരിക്കുന്നു. 


ഇത്തരം തോന്നലാണു ജീവിതം. മഹാമായാരുപിണിയായ നര്‍ത്തകി 
യുടെചലനങ്ങാംക്കൊത്ത്‌ സുഖവും ദുഃഖവുമൊക്കെ അനുഭവിക്കുന്നുവെന്ന 
മിഥ്യാബോധം വച്ചുപുലര്‍ത്തുന്നവരാണു നാമൊക്കെ. നര്‍ത്തനം കാണുന്ന 
പ്രേക്ഷകന്‍ നടിയുടെ ഭാവഹാവങ്ങാം കൊണ്ടു മുഗ്ധനായി പലവികാരങ്ങാഠം 
മാറി മാറി അനുഭവിക്കുമ്പോഴും താനാരെന്നു മറക്കുന്നില്ല. അനുഭവിക്കുന്നു 
എന്നു തോന്നുന്നതൊക്കെ തോന്നല്‍ മാത്രമാണെന്ന സത്യവും മറക്കുന്നില്ല. 


അതുപോലെ മായാശക്തിക്കു വിധേയനായ ജീവന്‍ പരമചൈതന്യം 
തന്നെയാണെന്ന ബോധം കൈവിടുന്നില്ലെങ്കില്‍ക്കൂടി ബലീയസിയായ 
മായയ്ക്കു വഴങ്ങിപ്പോകുന്നു. പ്രപഞ്ചപ്രതീകമായ ശ്രീംകാരമെന്ന 
മഹാനര്‍ത്തനമണ്ഡപത്തില്‍ നൃത്തംവയ്‌ ക്കുന്ന മായാശക്തിയാണ്്‌ 
ലളിതാംബിക. 


ഓം ഫ്രീംകാരാസ്ഥാനനര്‍തക്്യൈ നമഃ 


291. ്രീംകാരശുക്തികാമുക്താമണിഃ 


്രീംകാരമാകുന്ന ചിപ്പിക്കകത്തുള്ള മുത്ത;. രഹീംകാരത്തെ 
മുത്തുച്ചിപ്പിയായും ലളിതാംബികയെ അതിനുള്ളിലുള്ള മുക്താമണിയായും 
കല്‍പ്പിച്ചിരിക്കുന്നു. 


ചിലപ്രത്യേകമുഹൂര്‍ത്തങ്ങളില്‍ മേഘങ്ങളില്‍നിന്നു വീഴുന്ന 
ജലബിന്ദുക്കളില്‍ ചിലതു്‌ മുത്തുച്ചിപ്പിക്കുള്ളില്‍ പതിച്ചാല്‍ അതു 
കാലക്രമേണ മുത്തായി പരിണമിക്കുമെന്നുവിശ്വാസം. മുത്തുച്ചിപ്പിയുടെ 
ആകൃതി ഏറെക്കുറെ ത്രികോണത്തിന്‍െറതാണ്റ്‌. അതിനെ ശ്രീച്രകത്തിന്‍െറ 
കേന്ദ്രതികോണമായ സര്‍വസിദ്ധിപ്രദച്ക്രത്തിന്‍െറ പ്രതീകമായി ചില ആചാ 
ര്യന്മാര്‍ വിവരിച്ചിട്ടുണ്ടു്‌. സത്വരജസ്തമോഗുണാത്മകമായ ഫ്രീംകാരത്തെ 
സര്‍വസിദ്ധിപ്രദച്ക്രമായി വിവരിക്കുന്ന രീതിയും ചില ആചാര്യന്മാര്‍ 
സ്വീകരിക്കുന്നു. അതിന്‍െറ ക്രേന്രബിന്ദുവായി സര്‍വാനന്ദമയിയായ 
ലളിത്താംബികയെ ഉപാസകനു സാക്ഷാത്കരിക്കാന്‍ ഭക്തിപൂര്‍വ്ൃവമായ 
ഉപാസനകൊണ്ടു കഴിയും. 


മുക്താമണി ശ്രേഷ്ഠരത്നങ്ങളില്‍ ഒന്നാണ്‌. ഒന്നിലും ചേരാതെ വേറിട്ടു 
നില്‍ക്കുന്നതും ചിപ്പിയില്‍ ഉണ്ടാകുന്നതെങ്കിലും ചിപ്പിയോടു ബന്ധമില്ലാത്ത 


186 


ശ്രീലളിതാരതിശത? 


തുമായ ഈ രതം മുക്തിയുടെ പ്രതീകമാണ്‌. സത്വാദികളായ ഗുണങ്ങളുള്ള 
ഹ്രീംകാരത്തിന്‍െറ കര്‍ണ്ണികയായി നിരതിശയപരമാനന്ദസ്വരുപിണിയായി 
മുക്തികാരുപിണിയായി ലളിതാംബിക പ്രകാശിക്കുന്നു. 


ഓം ഫ്രീംകാരശുക്തികാമുക്താമണയേ നമഃ 
292. ഫ്രീംകാരബോധിതാ 


ഹ്രീംകാരം കൊണ്ടു്‌ ബോധിപ്പിക്കപ്പെടുന്നവഠം. പരാശക്തിയായ 
ലളിതാംബികയെ എങ്ങനെ അറിയാനാണ്‌? നിര്‍ഗ്ഗുണവും നാമരൂപവി 
വര്‍ജ്ജിതവുമായ ബ്രഹ്മതത്ത്വം ഉഠംക്കൊള്ളുന്നതെങ്ങനെ? വാസനയും 
കഴിവും അനുസരിച്ച്‌ ജിജ്ഞാസുക്കാംക്കു സ്വീകരിക്കാവുന്ന അനേകം 
മാര്‍ഗ്ഗങ്ങാം ആചാര്യന്മാര്‍ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്‌. നാമരുപങ്ങഠം അധ്യാരോപം 
ചെയ്ത്‌ ദേവതകളായി സങ്കല്‍പിക്കുന്നത്‌ ഒരു മാര്‍ഗ്ഗം. വിഭൂതികളില്‍ 
വ്യക്തിത്വമാരോപിച്ചു്‌ മനുഷ്യസഹജമായ വികാരങ്ങളുള്ളതായി കല്‍പിച്ച്‌ 
കഥകളുണ്ടാക്കി മനുഷ്യബന്ധങ്ങളിലൂടെ മനുഷ്യാതീതമായ ഈശ്വര 
ചൈതന്യത്തെ വിവരിക്കുന്നതു മറ്റൊരു മാര്‍ഗ്ഗം. പുരാണങ്ങളും 
ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും ഈ മാര്‍ഗ്ഗമാണ്‌ സ്വീകരിക്കുന്നതു. 
ലൌകികരായ ശരാശരിവ്യക്തികഠംക്ക്‌; എളുപ്പത്തില്‍ കൈക്കൊള്ളാവുന്ന 
രീതി ഇതാണ്‌. പിണ്ഡാണ്ഡസ്ഥമായ കുണ്ഡലിനീശക്തിയെ യോഗ 
വിധിപ്രകാരം ഉണര്‍ത്തി ഉയര്‍ത്തി സഹ്രസാരത്തിലെത്തിക്കുന്ന അഭ്യാസവും 
യോഗിക്ക്‌ സര്‍വജ്ഞത്വവും കേവലാനന്ദ്രപാപ്തിയും കൈവരുത്തുന്നു. 
ശ്രീച്ക്രം തുടങ്ങിയ യന്ത്രങ്ങാം വരച്ചുണ്ടാക്കി അവയെ ആരാധിക്കുന്ന 
തന്ത്രങ്ങളും ശബ്ദപ്രഹ്മത്തെ ശരീരസ്ഥമായ ഉച്ചാരണാവയവങ്ങഠം 
കൊണ്ടു നിയന്ത്രിച്ച്‌ പ്രപഞ്ചശക്തികളെ ഉദ്ധരിച്ച്‌ അവയിലൂടെ ക്രമമായി 
ബ്രഹ്മൈക്യം സാധിക്കുന്ന മന്ത്രശാസ്ത്രാനുസന്ധാനവും മറ്റൊരു മാര്‍ഗ്ഗം. 
ഇങ്ങനെ മാര്‍ഗ്ഗങ്ങഠം പലതുള്ളവ പരസ്പരപൂരകങ്ങളാണ്റ. ഒന്ന്റ്‌ മറ്റൊന്നിനു 
വിരുദ്ധമല്ല. ദേവീദേവന്മാരുടെ കഥകരം കേയംക്കുകയോ പറയുകയോ വായി 
ക്കുകയോ ചെയ്യുമ്പോഠം മന്ത്രോച്ചാരണം ഉപാസകന്‍ അറിയാതെ 
സംഭവിക്കുന്നു. ശില്പശാസ്ത്രവിധിപ്രകാരം നിര്‍മ്മിച്ച അമ്പലത്തിനുള്ളില്‍ 
കടക്കുമ്പോഠം തന്ത്രശാസ്ത്രസങ്കേതങ്ങഠം ഉപാസകനെ തുണയ്ക്കുന്നു. 
കീര്‍ത്തനം ആലാപനം ചെയ്യുമ്പോഴും കോക്കുമ്പോഴും മന്ത്രാക്ഷരവിധാനം 
അനുഭൂതി പകരുന്നു. 


മന്ത്രാക്ഷരങ്ങളില്‍ ദേവശക്തികാം ബീജരൂപത്തില്‍ സ്ഥിതി ചെയ്യൂ 


187 


ശ്രാലളിതാധ(്രിശത? 


ന്നു. അപ്രകാരമുള്ള ബീജമന്ത്രങ്ങളില്‍ മുഖ്യമാണ്‌ ഫ്രീംകാരം. ഫ്രീംകാരം 
ആവര്‍ത്തിച്ചുച്ചരിക്കുന്ന ഉപാസകന്‍ ശരീരത്തിന്‍െറയും ഇന്ദ്രിയങ്ങളുടെയും 
പരിമിതികളെ ലംഘിച്ച്‌ ശുദ്ധജ്ഞാനം നേടാന്‍ പ്രാപ്തനായിത്തീരുന്നു. 
ഭാതികജ്‌ ഞാനത്തിനതീതമായ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോം 
ബ്രഹ്മമയിയായ പരാശക്തിയെ അറിയാന്‍ കഴിയും. ആ അറിവു തന്നെയാണ്‌ 
കൈവല്യം. 


ഓം ഫ്രീംകാരബോധിതായൈ നമഃ 
293. ഫ്രീംകാരമയസൌഈവര്‍ണസ്തംഭവിദ്രുമപുത്രികാ 
്രീംകാരമയമായ സുവര്‍ണ്ണസ്തംഭത്തില്‍ ഘടിപ്പിച്ചിട്ടുള്ള പവിഴപ്പാവ. 


മന്ത്രാക്ഷരങ്ങളില്‍ പ്രധാനപ്പെട്ട ഒന്നാണ്റ്‌ ഹ്രീംകാരം. ഓംകാരം പോലെ 
ഇതും ്രഹ്മവാചിയാണ്‌. ഫ്രീംകാരത്തെ “ദേവീപ്രണവം” എന്നു 
പറയാറുണ്ടു്‌. അനേകം ദിവ്യമ്രന്തങ്ങാം ്രീംകാരം ചേര്‍ന്നതാണ്.. ശ്രീവിദ്യാ, 
ബാലാമന്ത്രം തുടങ്ങിയവ ഇവയില്‍ ചിലതുമാത്രം. 


ശില്പശാസ്ത്രത്തിലെ ഒരു സങ്കേതം സ്വീകരിച്ചുകൊണ്ടു്‌ ഫ്രീംകാര 
ത്തെ ഈ നാമത്തില്‍ അവതരിപ്പിക്കുന്നു. ഭൂബന്ധമുള്ള അസ്തിവാരത്തില്‍ 
തൂണ്‌, കൂര എന്നിവയെ അവയുടെ ഘടനാപരമായ പ്രയോജനം മാത്രം 
കൊണ്ടു്‌ വിവരിക്കാനാവില്ല. അവയ്ക്ക്‌ കലാപരവും താന്ത്രികവുമായ 
പ്രാധാന്യം കൂടിയുണ്ട്‌. ഒരു മഹാക്ഷ്രേതത്തിന്‍െറ തൂണുകാം ക്ഷേത്രേ 
ത്തിന്‍െറ മഹത്വത്തിന്‍െറ തൂണുകളും കൂടിയാണ. 


്രീംകാരം ചേര്‍ന്ന ദിവൃമന്ത്രങ്ങഠം മ്രന്തശാസ്ത്രമാകുന്ന മഹാ 
ക്ഷ്രേതത്തിന്‍െറ തൂണുകളാണ്യ്‌. സാധാരണയായി തൂണുകളുണ്ടാക്കുന്നത്‌ 
ശിലകൊണ്ടോ ഇഷ്ടികകൊണ്ടോ മറ്റോ ആണ്റ്‌. ഇരുമ്പുതൂണുകം ക്ഷേത്ര 
ങ്ങളില്‍ സാധാരണയായി ഉപയോഗിക്കാറില്ല. വെള്ളി, പൊന്ന്‌, തുടങ്ങിയവ 
ആഭരണാദ്യലങ്കാരങ്ങാംക്കാണ്ട്‌ സാധാരണയായി ഉപയോഗിക്കുന്നതു്‌. 


പ്രകൃതത്തില്‍ ഫ്രീംകാരമയമായ മന്ത്രങ്ങളെ സ്വര്‍ണ്ണസ്തംഭങ്ങളായി 
അവതതരിപ്പിക്കുന്നു. കാലം കൊണ്ടുമങ്ങാത്ത പ്രഭാതിശയം കൊണ്ടും എളു 
പ്പത്തില്‍ കിട്ടാത്തതായതുകൊണ്ടും ഭൂമിയില്‍ നിന്നു ലഭിക്കുന്ന അമുല്യ 
വസ്തുക്കളുടെ കൂട്ടത്തില്‍ സ്വര്‍ണ്ണത്തിനു പ്രാധാന്യം കൂടും. തൂണുകളില്‍ 
പാവകാം ഘടിപ്പിക്കുന്നത്‌ ശില്പശാസ്ത്രവിധിയനുസരിച്ചാണ്റ്‌. തൂണിന്‌ 
അഴകുണ്ടാക്കുക മാത്രമല്ല പുത്രികകൊണ്ടുള്ള പ്രയോജനം. ശാസ്ത്രവിധി 


188 


ശ്രിലളിതാത്രിശത? 


പ്രകാരം നിര്‍മ്മിച്ചു ഘടിപ്പിച്ചിട്ടുള്ള പുത്രികകാം സ്തംഭത്തെ സംരക്ഷി 
ക്കുകയും ചെയുന്നു. ഇവിടെ വിദ്രുമപുത്രികയായാണു ലളിതാംബികയെ 
അവതരിപ്പിക്കുന്നതറ്‌. വി്രുമം അഥവാ പവിഴം രക്‌ തവര്‍ണ്ണമാണ്്‌. 
ലളിതാംബിക വിദ്രുമാഭയാണ്്‌. സ്വര്‍ണ്ണമയമായ സ്തംഭത്തില്‍ പവിഴം 
കൊണ്ടു നിര്‍മ്മിച്ച പുത്രിക ഘടിപ്പിച്ചാല്‍ അതു്‌ അത്യാകര്‍ഷകമാകും. ഭാരം 
താങ്ങുക എന്നതാണ്ട്‌ സ്തംഭത്തിന്‍െറ പ്രയോജനം. അതോടൊപ്പം 
ആകര്‍ഷകത്വവും വിലപ്പെട്ടതെന്ന മേന്മയും വിദ്രുമപുര്രിക ചേര്‍ന്ന 
സ്തംഭത്തിനുണ്ടാകും. 


ത്രിഗുണാത്മകമായ ഫ്രീംകാരത്തെ തൂണായി കല്‍പ്പിച്ചു! അതിന്‍െറ 
അഴകായി ബിന്ദുസ്വരൂപിണിയായ ലളിതാംബികയെ ഈ നാമം അവത 
രിപ്പിക്കുന്നു. 


ഓം ഫ്രീംകാരമയസൌഈവര്‍ണസ്തംഭവിദ്രുമപുത്രികായൈെ നമഃ 


294. ഫ്രീംകാരവേദോപനിഷത്‌ 


ഹ്രീംകാരമാകുന്ന വേദങ്ങളുടെ ഉപനിഷത്തായവാം. ഫ്രീംകാരത്തെ 
വേദമായും പരാശക്തിയെ ഉപനിഷത്തായും കല്‍പിക്കുന്നു. വേദങ്ങാം 
അപൌരുഷേങ്ങളാണെന്നു കരുതപ്പെടുന്നു. അവ (ബഹ്മാവിന്‍െറ 
മുഖത്തുനിന്നുണ്ടായി. ആദ്ധ്യാത്മികവും ആധിഭാതികവുമായ തത്ത്വങ്ങഠം 
അവ ഉഠാംക്കൊള്ളുന്നു. വിഷ്ണുദഗവാന്‍െറ അവതാരമായ വ്യാസന്‍ 
വേദസുക്തങ്ങളെ സമാഹരിച്ച; നാലായി വിഭജിച്ചു. അതോടെ ജഗ്വേദം, 
യജുര്‍വേദം, സാമവേദം, അഥര്‍വവേദം എന്നു വേദങ്ങഠം നാലായി. ഓരോ 
വേദത്തിനും സംഹിത എന്നും ബ്രാഹ്മണം എന്നും പേരുള്ള ഓരോ ഭാഗങ്ങഠം 
കൂടിയുണ്ട്‌. ബ്രാഹ്മണങ്ങളുടെ അനുബന്ധമായി ആരണ്യകങ്ങാം ഉണ്ടായി. 
സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും വേദതത്ത്വങ്ങളുടെ വ്യാഖ്യാനവും 
പുനരാഖ്യാനവും ഉഴംക്കൊള്ളുന്നു. ഇവ ഉപയോഗിച്ചുള്ള യാഗാദി 
കര്‍മ്മങ്ങാംക്കുള്ള വിധികളാണ്‌ ബ്രാഹ്മണങ്ങളില്‍ ഉള്ളത്‌. 
ബ്രാഹ്മണങ്ങാം ഗദ്യരചനകളാണ൯്‌. പില്‍ക്കാലത്തുണ്ടായ പുരാണേതി 
ഹാസകഥകളുടെ ബീജങ്ങാം ബ്രാഹ്മണങ്ങളില്‍ കാണാം. ആരണ്യകങ്ങഠം 
വേദസാരമുറംക്കൊള്ളുന്ന നിഗുഡമന്ത്രങ്ങളും ആദ്ധ്യാത്മികരഹസ്യങ്ങളും 
യാഗങ്ങാംക്ക്‌ ആധാരമായ തന്ത്രങ്ങളും ഉഠാംപ്പെടുന്ന ശാസ്ത്രവിഷയങ്ങാം 
നിര്‍ദ്ദേശിക്കുന്നു. 


ആരണ്യകങ്ങളുടെ അനുബനസ്ധങ്ങളാണ്റ്‌ ഉപനിഷത്തുകാം. 


189 


ശ്രരീലളിതാത്രിശത? 


“ഉപനിഷത്ത്‌” എന്നതിന്‌ ഏറ്റവും അടുത്തു സ്ഥിതിചെയുന്നത്‌ എന്നു 
പദാര്‍ത്ഥം. ബ്രഹ്മസ്വരുപത്തോട്‌്‌ ഏറ്റവും അടുത്തത്‌ എന്നു വ്യാഖ്യാനം. 
വേദപ്രസ്തുതമായജ്ഞാനത്തിന്‍െറ സംഗ്രഹങ്ങളാണ്്‌ ഉപനിഷത്തുകളിലെ 
മന്ത്രങ്ങാം. ഇവ മനസ്സിലാക്കാന്‍ വിഷമമുള്ളവയാകയാല്‍ ഗുരു യോഗ്യനായ 
ശിഷ്യനെ അടുത്തിരുത്തി പറഞ്ഞുകൊടുക്കേണ്ടവയാണെന്നും അതു 
കൊണ്ട്‌ ഉപനിഷത്തെന്നു പേരുണ്ടായി എന്നും പറയാറുണ്ടു്‌. 
ഉപനിഷത്തുകളെക്കുറിച്ചുള്ള ചര്‍ച്ചകളില്‍ നിന്നാണ്‌ വിവിധദര്‍ശനങ്ങാം 
രൂപംകൊണ്ടത്‌. വേദരഹസ്യങ്ങാം ഉഠംക്കൊള്ളുന്നവയാകയാല്‍ വേദാന്ത 
ങ്ങളെന്നും വേദശിരസ്സുകളെന്നും ഉപനിഷത്തുകളെ പറയാറുണ്ട്‌. ഉപനിഷ 
ത്തുകരം പലതുണ്ടെങ്കിലും അവയില്‍ 108 എണ്ണം പ്രധാനമായി കരുത 
പ്പെടുന്നു. അവയില്‍ ഈശ, കേന, കഠ, പ്രശ്‌ന, മുണ്ഡ, മാണ്ഡുക്യ, തിത്തിര, 
ഐതരേയ, ഛാദ്ദോക്യ, ബ്ൃഹദാരണ്യകങ്ങാം മുഖ്യങ്ങളായി കണക്കാ 
ക്കപ്പെടുന്നു. അവ ദശോപനിഷത്തുകാം എന്നറിയപ്പെടുന്നു. 


നാമത്തില്‍ ഫ്രീംകാരത്തെ സര്‍വജ്ഞാനമയമായ വേദമായും ദേവിയെ 
വേദസാരമായ ഉപനിഷത്തായും അവതരിപ്പിക്കുന്നു. 


ഓം ഫ്രീംകാരവേദോപനിഷദേ നമഃ 


295. ഫ്രീംകാരാധ്ധരദക്ഷിണാ 


ഹ്രീംകാരമാകുന്ന അദ്ധരത്തില്‍ ദക്ഷിണയായവാം. അദ്ധ്വരം യാഗം. 
ദേവതമാരെ ഉദ്ദേശിച്ചു അഗ്നിയില്‍ ക്രവ്യങ്ങഠം ഹോമിക്കുന്നതാണ്‌്‌ 
യാഗത്തിന്‍െറ മുഖ്യാംശം. യാഗത്തില്‍ പങ്കെടുക്കുന്ന ജ്ടത്വിക്കുകരംക്കുു്‌ 
നല്‍കുന്ന ധനമാണ്‌ ദക്ഷിണ. യാഗത്തില്‍ ഹോമത്തോടൊപ്പം പ്രാധാന്യം 
ദക്ഷിണയ്ക്കുമുണ്ട്‌. ദക്ഷിണകൊണ്ട്‌ ആചാര്യന്മാര്‍ക്കുണ്ടാകുന്ന പ്രീതി 
ദേവപ്രീതിയായി യജ്ഞഫലമായിത്തീരുമെന്നു വിശ്വാസം. “പ്രധാനം 
ദക്ഷിണാ മഖേ” എന്നും “* മഖസ്യ ദക്ഷിണാ പത്നീ" എന്നും ആപ്തവാക്യം. 
യജ്ഞസമാപ്തിയും യജ്ഞഫലാവാപ്തിയും ദക്ഷിണയുമായി ബന്ധപ്പെട്ടി 
രിക്കുന്നു. ഫ്രീംകാരം യാഗമാണെങ്കില്‍ ലളിതാംബിക ദക്ഷിണയാണ. എന്നു 
നാമത്തിനര്‍ത്ഥം. 


ദക്ഷിണ ഫല്പരാപ്തിയുടെ പ്രതീകമാണ്‌. ഫ്രീംകാരജപത്തെ 
അദ്ധ്വരമായി കണക്കാക്കാം. യാഗാഗ്നിയും യാഗത്തിനുവേണ്ട ചടങ്ങുകളും 
പുരോഹിതനും ജുത്വിക്കുകളും ജപയജ്ഞത്തിന്‌ വേണ്ട. ഫ്രീംകാരമോ 


190 


ശ്രിലളിതാധ്രിശത? 


ഫ്രീംകാരം ചേര്‍ന്ന മന്ത്രമോ ഏകാഗ്രതയോടെ ഉച്ചരിക്കുക മാത്രമേ വേണ്ടൂ. 
അങ്ങനെ ഫ്രീംകാരജപയജ്ഞം നടത്തുന്ന ഉപാസകന) യജ്ഞഫല 
രൂപത്തില്‍ ദേവീകാരുണ്യം ലഭിക്കും എന്നും ഈ നാമം സൂചിപ്പിക്കുന്നു. 


ഓം ഫ്രീംകാരാധ്വരദക്ഷിണായെ നമഃ 


296. ഫ്രീംകാരനന്ദനാരാമനവകല്‍പകവല്ലരീ 


ഫ്രീംകാരമാകുന്ന നന്ദനാരാമത്തിലെ നവകല്‍പകവല്ലരി. ഫ്രീംകാര 
ത്തെ നന്ദനം എന്ന പൂങ്കാവായും ലളിതാദേവിയെ ആ പുൂങ്കാവിലുള്ള 
കല്‍പകവല്ലിയായും കട്പിക്കുന്നു. നന്ദനാരാമം ദേവേന്ദ്രന്‍െറ ഉദ്യാനമാണ്‌. 
നന്ദിപ്പിക്കുന്നത്റ്‌, സുഖിപ്പിക്കുന്നത്‌ എന്നു്‌ നന്ദനശബ്ദത്തിന്‌ അര്‍ത്ഥം. 
പുണ്യ ംകൊണ്ടേ സ്വര്‍ഗ്ഗത്തിലെത്താനാകൂ. അവിടെ ജരാനരകളില്ല, 
രോഗങ്ങളില്ല, ദുഃഖവും ദുരിതവുമില്ല. (തിമൂര്‍ത്തികാം ഉഠപ്പെടെയുള്ള 
ദേവന്മാരുടെ ആസ്ഥാനമാണത്യ്‌. ്രീംകാരം ഗുണത്രയങ്ങളേയും മൂര്‍ത്തി 
ര്രയങ്ങളേയും കാല്രതയത്തേയും പ്രതിനിധാനം ചെയുന്നു. എല്ലാ 
ദേവശക്തികഠംക്കും ഫ്രീംകാരം പ്രഭവമാണ്്‌. നന്ദനവുമായുള്ള ഉപമിക്കല്‍ 
ഈ അര്‍ത്ഥത്തില്‍ യോജിക്കുന്നു. 


ആ ആരാമത്തില്‍ എല്ലാ കാലത്തും പൂവും തളിരും ഫലങ്ങളുമുള്ള 
നിരവധി വൃക്ഷങ്ങളും ലതകളുമുണ്ടു്‌. ആ കൂട്ടത്തില്‍ ഏറ്റവും പ്രധാനമാണു്‌ 
കലപകവല്ലി. ആഗ്രഹിക്കുന്നതെന്തും കൊടുക്കുന്ന സ്വഭാവമുള്ളതാണ്‌ 
കല്പകവല്ലി. “നവ' എന്ന വിശേഷണം കൊണ്ട; ഒരിക്കലും പുതുമ 
നശിക്കാത്തത്്‌ എന്നു സൂചിപ്പിക്കുന്നു. കാലം കൊണ്ടു്‌ ഏതിനും മാറ്റം വരും. 
അര്‍ത്ഥികളുടെ ആഗ്രഹങ്ങഠം സാധിച്ചുകൊടുത്ത നുഗ്രഹിക്കുന്ന 
കല്പവല്ലരിയുടെ സ്വഭാവത്തിനു കാലം കൊണ്ടു മാറ്റമില്ല. വല്ലരി എന്ന 
പ്രയോഗം സാകുമാര്യത്തെയും ദാക്ഷിണ്യത്തെയും കുറിക്കുന്നു. എന്നെന്നും 
കാരുണ്യത്തോടെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങാം സാധിച്ചു കൊടുക്കുന്നവളും 
നിത്യയൌാവനശാലിനിയും ത്രിപുരസുന്ദരിയുമായ ജഗദംബികയെ കല്പക 
വല്ലരിയായി വാഴ്ത്തുന്നു. 


ഓം ഫ്രീംകാരനന്ദനാരാമനവകല്പകവല്ലര്യൈ നമഃ 
297. പഫ്രീംകാരഹിമവദ്ഗങ്ഗാ 


ഹ്രീംകാരമാകുന്ന ഹിമവാനില്‍ ഗംഗാരൂപത്തില്‍ സ്ഥിതിചെയുന്നവരം. 


191 


ശ്രീലളിതാത്രിശത? 


മഞ്ഞുമൂടിയ മലയാണ്‌ ഹിമവാന്‍. മഞ്ഞിന്‍െറ ഗുണം ശൈത്യമാണ്യ്‌. 
താപത്രയങ്ങഠം കൊണ്ടു ദഹിക്കുന്നവര്‍ക്ക്‌ കുളിര്‍മ്മയും ആശ്വാസവും 
നല്‍കുന്ന സ്വഭാവം ഫ്രീംകാരത്തിനുള്ളതിനാല്‍ ഹിമവാനായി അവതരി 
പ്പിച്ചിരിക്കുന്നു. 


ഹിമവാനില്‍ നിന്നുറി ഒഴുകുന്ന അഖണ്ഡമായ അമൃത്പ്രവാഹമാണ്‌്‌ 
ഗങ്ഗ. ത്രിവിക്രമരുപിയായ വിഷ്ണുവിന്‍െറ പാദസ്പര്‍ശം കൊണ്ടും 
ഗൌരീഗുരുവായ ഹിമവാനില്‍ നിന്നുള്ള ഉത്പത്തികൊണ്ടും ലോകപിതാവായ 
ശ്രീപരമേശ്വരന്‍െറ ശിരസ്സില്‍ കുടികൊള്ളുന്നതുകൊണ്ടും സകലപാപ 
ങ്ങളെയും നശിപ്പിക്കാന്‍ ഗങ്ഗാദേവിക്കു കഴിവുണ്ട്‌. പാപം നശിക്കുമ്പോഠം 
ദുരിതം സ്വാഭാവികമായും ഇല്ലാതാകും. ഫ്രീംകാരമാകുന്ന ഹിമവാന്‍െറ 
ചൈതന്യമായി മഹാദേവിയെ സ്തുതിക്കുന്നു. 


ഓം ഫ്രീംകാരഹിമവദ്ഗങ്ഗായൈ നമഃ 


298. ഫ്രീംകാരാര്‍ണവകൌസ്തുഭാ 


ഹ്രീംകാരമാകുന്ന പാലാഴിയിലെ കഭൌസ്തുഭമായവാം. ഈനാമത്തിലെ 
അര്‍ണ്ണവം ഉപ്പുവെള്ളം നിറഞ്ഞ കടലല്ല, പാലാഴിയാണ്‌്‌. മഹാവിഷ്ണു 
അനന്തനാകുന്ന മെത്തയില്‍ ശയിക്കുന്നത്‌ പാലാഴിയിലാണ്്‌. അതുകൊണ്ടു 
തന്നെ പാലാഴിയുടെ ശ്രേഷ്ഠത വ്യക്തം. പാലാഴിയെന്ന പോലെ അനന്തമായ 
ദിവ്യമഹിമകളുള്ളതാണ്‌ ;ഹീംകാരവും. അതിനാല്‍ ഹ്രഹീംകാരത്തെ 
അര്‍ണ്ണവമായി കല്‍പിക്കുന്നു. 


അമൃതു കിട്ടാന്‍ വേണ്ടി ദേവാസുരന്മാര്‍ മന്ഥരപര്‍വൃതത്തെ 
കടകോലാക്കി, വാസുകിയെ കയറാക്കി, പാല്‍ക്കടല്‍ കടഞ്ഞ കഥ പുരാണ 
പ്രസിദ്ധം. കടഞ്ഞപ്പോഠം അതില്‍ നിന്നുണ്ടായ ദിവ്യരത്നമാണ കൌസ്തുഭം. 
ആ രത്നം മഹാവിഷ്ണു തിരുമാറില്‍ ആഭരണമായി അണിയുന്നു. 
അനന്തമായ ക്ഷീരസാഗരത്തില്‍ അനന്തനാകുന്ന മെത്തയില്‍ അനന്ത 
വിഭൂതികളോടെ യോഗനിദ്രയില്‍ ഭഗവാന്‍ ശയിക്കുന്നു. ആ ഭഗവാന്‍െറ മാറില്‍ 
അനന്തദിവ്യപ്രഭാമയുഖങ്ങടം പ്രസരിപ്പിക്കുന്നകൌസ്തുഭം സര്‍വാലങ്കാര 
ഭൂതനായ ഭഗവാനും അലങ്കാരമായി ശോഭിക്കുന്നു. ഫ്രീംകാരം പ്രപഞ്ചപ്രതീ 
കമാണ്‌. പ്രപഞ്ചചേതനയാണു ലളിതാംബിക. 


ഓം ഫ്രീംകാരാര്‍ണവകൌസ്തുദായൈ നമഃ 


192, 


ശരീലളിതാധ്രിശത? 


299. പഫ്രീംകാരമന്ത്രസര്‍വസ്വാ 


ഹ്രീംകാരമാകുന്ന മന്ത്രത്തിന്‍െറ സര്‍വസ്വമായുള്ളവാം. മന്ത്രബീജാ 
ക്ഷരങ്ങളില്‍ മുഖ്യമാണ്‌ ശ്രീംകാരം. ഫ്രീങ്കാരോപാസനകൊണ്ട്ട്‌ 
അണിമാദികളായ സിദ്ധികാം സാധകനു സ്വാധീനത്തിലാകും. പ്രപഞ്ചനിയാമ 
കശക്‌തികളെയെല്ലാം ഉദ്ധരിക്കാന്‍ കഴിവുള്ള ഫ്രീംകാരത്തിന്‍െറ 
സര്‍വസ്വയായി ഈ നാമം മഹാദേവിയെ വാഴ്ത്തുന്നു. എല്ലാ സ്വത്തും 
ചേര്‍ന്നതാണ്‌ സര്‍വസ്വം. ഏതിന്‍െറയെങ്കിലും ഏറ്റവും സാരഭൂതമായ 
അംശത്തെയും സര്‍വസ്വം എന്നു പറയും. ഫ്രീംകാരം സര്‍വസാരമാണ്റ്‌. 
അതിന്‍െറ സര്‍വസ്വം ലളിതാദേവിയും. ശ്രീച്ക്രമദ്ധ്യത്തില്‍ ബിന്ദുരുപത്തില്‍ 
സ്ഥിതിചെയുവേ അതിന്‍െറ എല്ലാഭാഗത്തും ശക്തിസാകല്യരൂപിണിയായി 
ദേവി വ്യാപിച്ചിരിക്കുന്നു. ഫ്രീംകാരം പ്രപഞ്ചപ്രതീകമാണ്‌. അതിന്‍െറ 
സര്‍വസ്വം ലളിതാംബികയും. താരതമ്യം ഈഹ്യം. 


ഹ്രീംകാരോപാസനകൊണ്ട്‌! ആധിഭാതികവുംആധ്യാത്മികവുമായ 
എല്ലാ സമ്പത്തുകളും ലഭിക്കും എന്നു സൂചന. 


ഓം ഫ്രീംകാരമന്ത്രസര്‍വസ്വായൈ നമഃ 


300. ഫ്രീംകാരപരസാഖ്യദാ 


ഹ്രീംകാരപരന്മാരായ ഉപാസകര്‍ക്കു സൌഖ്യം കൊടുക്കുന്നവരം. 
ആധിഭാഈതികവും ആദ്ധ്യാത്മികവുമായ എല്ലാ സുഖങ്ങളും തന്‍െറ ഭക്തര്‍ക്കു 
കൊടുക്കുന്ന അമ്മയാണ്‌ ലളിതാംബിക. അമ്മയെ ആരാധിക്കുന്നതിന്‌ 
അനേകം മാര്‍ഗ്ഗങ്ങഠം ആചാര്യന്മാര്‍ നിര്‍ദ്ദേശിക്കുന്നു. സ്തോത്രം കൊണ്ടു്‌ 
ആരാധിച്ചാലും മന്ത്രാരാധന നടത്തിയാലും അമ്മയുടെ അപദാനങ്ങാം 
വിവരിക്കുന്ന പുരാണങ്ങാഠം പാരായണം ചെയ്താലും ഹ്രീം എന്ന ബീജമന്ത്രം 
അറിഞ്ഞോ അറിയാതെയോ ഉപാസകന്റ്‌ ഉച്ചരിക്കേണ്ടിവരും. 


ഗുരൂപദേശപ്രകാരം ഫ്രീംകാരമോ ഫ്രീംകാരം ഉംപ്പെടുന്ന ശ്രീവിദ്യ, 
തുടങ്ങിയ മന്ത്രങ്ങളോ ഉപയോഗിച്ചു്‌ ആരാധിക്കുന്നവര്‍ക്ക്‌ അമ്മ എല്ലാ 
ഐശ്വര്യങ്ങളും നല്‍കി അനുഗ്രഹിക്കും. 


അമ്മ സ്വസന്താനങ്ങാംക്കു നല്‍കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം 
ഹ്രീംകാരോപാസന ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാക്കലാണ്‌. ഈ 
അര്‍ത്ഥത്തില്‍ ഫ്രീംകാരം എന്ന പരമായ സഖ്യം നല്‍കുന്നവളാണ്‌്‌ ദേവി 


193 


ശ്രീലളിതായതിശത? 


എന്നു വ്യാഖ്യാനം. പൂര്‍വ്വജന്മസുകൃതം കൊണ്ടേ മനസ്സ്റ്‌ ദേവിയുടെ 
നേര്‍ക്കുതിരിയൂ. ലളിതാംബികയുടെ നേര്‍ക്കു ഭക്തിയുണ്ടായാലും 
്രീംകാരോപാസന ചെയ്യാന്‍ അമ്മ അനുഗ്രഹിച്ചാലേ പറ്റു. അതു ചെയ്യാന്‍ 
കഴിയുന്നവര്‍ക്ക്‌ സഖ്യമല്ലാതെ മറ്റ്‌ അനുഭവങ്ങഠം ഇല്ല. പരമാനന്ദ 
സ്വരൂപിണിയായ ദേവിയുടെ സായുജ്യം കാലം കൊണ്ടു്‌ അവര്‍ക്കു ലഭിക്കും. 


ഓം ഹ്രീംകാരപരസാഖ്യദായൈ നമഃ 


ഓം ഐം ഫ്രീം ശ്രീം ശ്രീ ലളിതാംബികായൈ നമഃ 


ക ഏ ഈ ല ഫ്രം ഹന്സകഹഫലപ്ഹിം സകലഹ്രഹ?ം 


ശ്ര? ലചഭിതാശതിശതിയിലെ നാമങ്ങളുടെ വ്യാഖ്യാനം കഴിഞ്ഞു. 


194. 


ശ്രീലലിതാമഹാത്രിപുരസുന്ദര്യൈ നമഃ 


ശ്രീലലിതാത്രിശതീസ്തോത്രം 


അസ്യ ശ്രീലലിതാത്രിശതീസ്തോത്രമഹാമന്ത്രസ്യ ഭഗവാന്‍ 
ഹയ്ഗ്രീവ ഒ9ഷിഃ, അനുഷ്ടുപ്‌ ഛന്ദഃ ശ്രീ ലലിതാത്രിപുരസുന്ദരീ 
ദേവതാ ഐം ബീജം, സഃ ശക്തിഃ ക്ലീം കീലകം സകല 
ചിന്തിതഫലാവാപ്ത്ൃയര്‍ഥേ ജപേ വിനിയോഗഃ 


ധ്യാനം 


അതിമധുരചാപഹസ്താം 
അപരിമിതാമോദബാണസൌദദാഗ്യാം 
അരുണാമതിശയകരുണാം 
അഭിനവകുലസുന്ദരീം വന്ദേ 


ഹയഗ്രീവ ഉവാച 


കകാരരൂപാ കല്യാണീ കല്യാണഗുണശാലിനീ 
കല്യാണശൈലനിലയാ കമനീയാ കലാവതീ 


കമലാക്ഷീ കല്മഷഘ്നീ കരുണാമൃതസാഗരാ 
കദംബകാനനാവാസാ കദംബകുസുമപ്രിയാ 


കന്ദര്‍പവിദ്യാ കന്ദര്‍പജനകാപാംഗവീക്ഷണാ 
കര്‍പൂരവീടീസൌഈരഭ്യകല്ലോലിതകകുപ്തടാ 


കലിദോഷഹരാ കഞ്ജലോചനാ ക്രമവിഗ്രഹാ 
കര്‍മാദിസാക്ഷിണീ കാരയിത്രീ കര്‍മഫലപ്രദാ 


1ടെ 


ശ്രീലഥലിതാധ്രിശതാസ്‌തോത്രം 


ഏകാരരൂപാ ചൈകാക്ഷര്യേകാനേകാക്ഷരാകൃതിഃ 
ഏതത്തദിത്യനിര്‍ദ്ദേശ്യാ ചൈകാനന്ദചിദാകൃതിഃ 


ഏവമിത്യാഗമാബോധ്യാ ചൈകദക്തിമദര്‍ചിതാ 
ഏകാഗ്രചിത്തനിര്‍ധ്യാതാ ചൈഷണാരഹിതാദയതാ 


ഏലാസുഗന്ധിചികുരാ ചൈനഃകൂടവിനാശിനീ 
ഏകഭോഗാ ചൈകരസാ ചൈകൈശ്വര്യപ്രദായിനീ 


ഏകാതപത്രസാമ്മാജ്യപ്രദാ ചൈകാന്തപൂജിതാ 
ഏധമാനപ്രദാ ചൈജദനേജജ്ജഗദീശ്വരീ 


ഏകവീരാദിസംസേവ്യാ ചൈകപ്രാദവശാലിനീ 
ഈകാരരൂപാ ചേശിത്രീ ചേപ്സിതാര്‍ഥപ്രദായിനീ 


ഈദൃഗിത്യവിനിര്‍ദേശ്യാ ചേശ്വരത്വവിധായിനീ 
ഈശാനാദിപബ്രഹ്മമയീ ചേശിത്വാദൃഷ്ടസിദ്ധിദാ 


ഈക്ഷിത്രീ ക്ഷണസൃഷ്ടാണ്ഡകോടിരീശ്വരവല്ലഭാ 
ഈഡിതാ ചേശ്വരാര്‍ധാംഗശരീരേശാധിദേവതാ 


ഈശ്വരപ്രേരണകരീ ചേശതാണ്ഡവസാക്ഷിണീ 
ഈശ്വരോത്സംഗനിലയാ ചേതിബാധാവിനാശിനീ 


ഈഹാവിരഹിതാ ചേശശക്തിരീഷത്സ്മിതാനനാ 
ലകാരരൂപാ ലലിതാ ലക്ഷ്മീവാണീനിഷേവിതാ 


ലാകിനീ ലലനാരുപാ ലസദ്ദാഡിമപാടലാ 
ലലന്തികാലസത്ഫാലാ ലലാടനയനാര്‍ചിതാ 


ലക്ഷണോജ്ജ്വലദിവ്യാംഗീ ലക്ഷകോട്യണ്ഡനായികാ 
ലക്ഷ്യാര്‍ഥാ ലക്ഷണാഗമ്യാ ലബ്ധകാമാ ലതാതനുഃ 


ലലാമരാജദലികാ ലംബിമുക്താലതാഞ്ചിതാ 
ലംബോദരപ്രസൂര്‍ലഭ്യാ ലജ്ജാഡ്യാ ലയവര്‍ജിതാ 


ഫ്രീംകാരരുപാ ഫ്രീംകാരനിലയാ ഫ്രീംപദപ്രിയാ 
ഫ്രീംകാരബീജാ ഫ്രിംകാരമന്ത്രാ ഫ്രീംകാരലക്ഷണാ 


ഹ്രീംകാരജപസുപ്രീതാ ഫ്രീംമതീ ഫ്രീംവിഭുഷണാ 
ഹ്രീംശീലാ ഫ്രീംപദാരാധ്യാ ്രീംഗര്‍ഭാ പ്രീംപദാഭിധാ 


[റി 


190 


11 


12 


ി 


14 


15 


136 


17 


18 


ശ്രാലഥ്താത്രിശതിസ്തോത്രം 


ഹ്രീംകാരവാച്യാ ഫ്രീംകാരപുജ്യാ ഫ്രീംകാരപീഠികാ 
ഹ്രീംകാരവേദ്യാ ഫ്രീംകാരചിന്ത്യാ രീം ്രീംശരീരിണീ 


ഹകാരരൂപാ ഹലധ്ൃത്പൂജിതാ ഹരിണേക്ഷണാ 
ഹരപ്രിയാ ഹരാരാധ്യാ ഹരിബ്രഹ്മേന്ദ്രവന്ദിതാ 


ഹയാരുഡാസേവിതാംഘ്ലിര്‍ഹയമേധസമര്‍ചിതാ 
ഹര്യക്ഷവാഹനാ ഹംസവാഹനാ ഹതദാനവാ 


ഹത്യാദിപാപശമനീ ഹരിദശ്വാദിസേവിതാ 
ഹസ്തികുംഭോത്തുംഗകുചാ ഹസ്തികൃത്തിപ്രിയാംഗനാ 


ഹരിദ്രാകുങ്കുമാദിഗ്ധാ ഹരൃശ്വാദ്യമരാര്‍ചിതാ 
ഹരികേശസഖീ ഹാദിവിദ്യാ ഹാലാമദാലസാ 


സകാരരുപാ സര്‍വജ്ഞാ സര്‍വേശീ സര്‍വമംഗലാ 
സര്‍വകര്‍ത്രീ സര്‍വദര്‍ത്രീ സര്‍വഹ്ഹന്ത്രീ സനാതനീ 


സര്‍വാനവദ്യാ സര്‍വാംഗസുന്ദരീ സര്‍വസാക്ഷിണീ 
സര്‍വാത്മികാ സര്‍വസൂഖ്യദാത്രീ സര്‍വവിമോഹിനീ 


സര്‍വാധാരാ സര്‍വഗതാ സര്‍വാവഗുണവര്‍ജിതാ 
സര്‍വാരുണാ സര്‍വമാതാ സര്‍വഭൂഷണഭൂുഷിതാ 


കകാരാര്‍ഥാ കാലഹന്ത്രീ കാമേശീ കാമിതാര്‍ഥദാ 
കാമസംജീവനീ കല്യാ കഠിനസ്തനമണ്ഡലാ 


കരഭോരുഃ കലാനാഥമുഖീ കചജിതാംബുദാ 
കടാക്ഷസൃന്ദികരുണാ കപാലിപ്രാണനായികാ 


കാരുണ്യവിഗ്രഹാ കാന്താ കാന്തിധുതജപാവലിഃ 
കലാലാപാ കംബുകണ്ഠീ കരനിര്‍ജിതപല്ലവാ 


കല്പവല്ലീസമഭുജാ കസ്തുരീതിലകാഞ്ചിതാ 
ഹകാരാര്‍ഥാ ഹംസഗതിര്‍ഹാടകാഭരണോജ്ജ്വലാ 


ഹാരഹാരികുചാഭോഗാ ഹാകിനീ ഹല്യവര്‍ജിതാ 
ഹരിത്പതിസമാരാധ്യാ ഹഠാത്കാരഹതാസുരാ 


ഹര്‍ഷപ്രദാ ഹവിര്‍ഭോക്ത്രീ ഹാര്‍ദദസന്തമസാപഹാ 
ഹല്ലീസലാസ്യസന്തുഷ്ടാ ഹംസമ്രത്രാര്‍ഥരൂപിണീ 


197 


19 


20 


2] 


22 


23 


24 


25 


26 


27 


28 


29 


30 


3 


32 


ശ്രീലഥലിതാര്തിശതീസ്തോത്രം 


ഹാനോപാദാനനിര്‍മുക്താ ഹര്‍ഷിണീ ഹരിസോദരീ 
ഹാഹാഹുഹുമുഖസ്തുത്യാ ഹാനിവൃദ്ധിവിവര്‍ജിതാ 


ഹയുംഗവീനഹ്ൃദയാ ഹരിഗോപാരുണാംശുകാ 
ലകാരാഖ്യാ ലതാപൂജ്യാ ലയസ്ഥിത്യുദ്ഭവേശ്വരീ 


ലാസ്യദര്‍ശനസന്തുഷ്ടാ ലാഭാലാഭവിവര്‍ജിതാ 
ലംഘ്യേതരാജ്ഞാ ലാവണ്യശാലിനീ ലഘുസിദ്ധിദാ 


ലാക്ഷാരസസവര്‍ണാദാ ലക്ഷ്മണാഗ്രജപുജിതാ 
ലഭ്യേതരാ ലബ്ധഭക്തിസുലദഭാ ലാംഗലായുധാ 


ലഗ്നചാമരഹസ്തശ്രീശാരദാപരിവീജിതാ 
ലജ്ജാപദസമാരാധ്യാ ലമ്പടാ ലകുലേശ്വരീ 


ലബ്ധമാനാ ലബ്ധരസാ ലബ്ധസമ്പത്സമുന്നതിഃ 
ഹ്രീംകാരിണീ ഫ്രീംകാരാദ്യാ പഹ്രീംമധ്യാ ശ്രീംശിഖാമണിഃ 


ഹ്രീംകാരകുണ്ഡാഗ്നിശിഖാ ഫ്രീംകാരശശിചന്ദ്രികാ 
ഹ്രീംകാരഭാസ്കരരുചിഃ ഫ്രീംകരാംഭോദചഞ്ചലാ 


ഫ്രീംകാരകന്ദാങ്കുരികാ ഫ്രീംകാരൈകപരായണാ 
ഫ്രീംകാരദീര്‍ഘികാഹംസീ ഫ്രീംകാരോദ്യാനകേകിനീ 


ഹ്രീംകാരാരണ്യഹരിണീ ഫ്രീംകാരാവാലവല്ലരീ 
ഹ്രീംകാരപഞ്ജരശുകീ ഫ്രീംകാരാങ്ഗണദീപികാ 


ഫ്രീംകാരസുമനോമാധ്വീ ഫ്രീംകാരാംഭോജഭ്യംഗികാ 
ഫ്രീംകാരകന്ദരാസിംഹീ പഫ്രീംകാരതരുമഞ്ജരീ 


സകാരാഖ്യാ സമരസാ സകലാഗമസംസ്തുതാ 
സര്‍വവേദാന്തതാതപര്യഭൂമിഃ സദസദാശ്രയാ 


സകലാ സച്ചിദാനന്ദാ സാധ്യാ സദ്ഗതിദായിനീ 
സനകാദിമുനിധ്യേയാ സദാശിവകുടുംബിനീ 


സകലാധിഷ്ഠാനരുപാ സത്യരൂപാ സമാകൃതിഃ 
സര്‍വപ്രപഞ്ചനിര്‍മാര്രീ സമാനാധികവര്‍ജിതാ 


സര്‍വോത്തുംഗാ സംഗഹീനാ സഗുണാ സകലേഷ്ടദാ 
കകാരിണീ കാവ്യലോലാ കാമേശ്വരമനോഹരാ 


198 


33 


34 


35 


36 


37 


38 


99 


40 


41 


42 


43 


44 


45 


46 


ശ്രീലലിതാതിശതീസ്തോത്രം 


കാമേശ്വരപ്രാണനാഡീ കാമേശോത്സംഗവാസിനീ 
കാമേശ്വരാലിംഗിതാംഗീ കാമേശ്വരസുഖ്പ്രദാ 
കാമേശ്വരപ്രണയിനീ കാമേശ്വരവിലാസിനീ 
കാമേശ്വരതപഃസിദ്ധിഃ കാമേശ്വരമനഃപ്രിയാ 
കാമേശ്വരപ്രാണനാഥാ കാമേശ്വരവിമോഹിനീ 
കാമേശ്വരബ്രഹ്മവിദ്യാ കാമേശ്വരഗൃഹേശ്വരീ 
കാമേശ്വരാഹ്ലാദകരീ കാമേശ്വരമഹേശ്വരീ 
കാമേശ്വരീ കാമകോടിനിലയാ കാംക്ഷിതാര്‍ഥദാ 


ലകാരിണീ ലബ്ധരുപാ ലബ്ധധീര്‍ലബ്ധവാഞ്ഛിതാ 
ലബ്ധപാപമനോദൂരാ ലബ്ധാഹംകാരദുര്‍ഗമാ 
ലബ്ധശക്തിര്‍ലബ്ധദേഹാ ലബ്ധൈശ്വര്യസമുന്നതിഃ 
ലബ്ധവ്ൃദ്ധിര്‍ലബ്ധലീലാ ലബ്ധയാവനശാലിനീ 
ലബ്ധാതിശയസര്‍വാംഗസന്ദര്യാ ലബ്ധവിഭ്രമാ 
ലബ്ധരാഗാ ലബ്ധപതിര്‍ലബ്ധനാനാഗമസ്ഥിതിഃ 
ലബ്ധഭോഗാ ലബ്ധസുഖാ ലബ്ധഹര്‍ഷാഭിപൂരിതാ 
ഹ്രീംകാരമൂര്‍തിര്‍ഫ്രീംകാരസൌഈധശ്യംഗകപോതികാ 
ഹ്രീംകാരദുഗ്ധാബ്ധിസുധാ ഫ്രീംകാരകമലേന്ദിരാ 
ഹ്രീംകാരമണിദീപാര്‍ചിര്‍ ഫ്രീംകാരതരുശാരികാ 
ഹ്രീംകാരപേടകമണിര്‍ഫ്രീംകാരാദര്‍ശബിംബിതാ 
ഹ്രീംകാരകോശാസിലതാ പഫ്രീംകാരാസ്ഥാനനര്‍തകീ 


ഹ്രീംകാരശുക്തികാമുക്താമണിര്‍ഫ്രീംകാരബോധിതാ 
ഹ്രീംകാരമയസൌവര്‍ണസ്തംഭവിദ്രുമപുത്രികാ 


ഫ്രീംകാരവേദോപനിഷദ്‌ ഫ്രീംകാരാധ്വരദക്ഷിണാ 
ഹ്രീംകാരനന്ദനാരാമനവകല്പകവല്ലരീ 


ഹ്രീംകാരഹിമവദ്ഗംഗാ ഫ്രീംകാരാര്‍ണവകൌസ്തുഭാ 
ഫ്രീംകാരമന്ത്രസര്‍വസ്വാ ഫ്രീംകാരപരസൌഖ്യദാ 


ഇതി ശ്ര? (ബഹ്മാണ്ഡപുരാണേ ഉത്തരഖണ്ജേ ശ്ര? 


ഹയ്യഗ്ര്വാഗസ്ത്യസംവാദേ സ്തോതേഖണ്ഡേ 
ശ്ര? ലളിതാക്രിശതാസ്തോസരം സംപു രീണ്ണം. 


തി 


47 


48 


49 


ടാ 


5 


52 


53 


54 


ടട 


൭6 


57 


58 


59 


ശ്രീലളിതാത്രിശതീനാമാവലിട 


ഓം കകാരരൂുപായൈ നമഃ 

ഓം കല്യാണ്ല്യെ നമഃ 

ഓം കല്യാണഗുണശാലിന്രൈ നമഃ 

ഓം കല്യാണശൈലനിലയായൈ നമഃ 

ഓം കമനീയായൈ നമഃ 

ഓം കലാവതത്യ്യ നമഃ 

ഓം കമലാക്ഷ നമഃ 

ഓം കല്മഷഘ്‌ന്യൈ നമഃ 

ഓം കരുണാമൃതസാഗരായൈ നമഃ 

ഓം കദംബകാനനാവാസായൈ നമഃ 10 

ഓം കദംബകുസുമപ്രിയായൈ നമഃ 

ഓം കന്ദര്‍പവിദ്യായൈെ നമഃ 

ഓം കന്ദര്‍പജനകാപാംഗവീക്ഷണായൈ നമഃ 

ഓം കര്‍പൂരവീടീസൌരഭ്യകല്ലോലിത 
കകുപ്തടായൈ നമഃ 

ഓം കലിദോഷഹരായൈ നമഃ 

ഓം കഞ്്‌ജുലോചനായെ നമഃ 

ഓം ക്രമവിഗ്രഹായൈ നമഃ 

ഓം കര്‍മാദിസാക്ഷിണ്യയ നമഃ 

ഓം കാരയിത്ര്യൈ നമഃ 

ഓം കര്‍മഫലപ്രദായൈ നമഃ 20 


ഓം ഏകാരരൂുപായെ നമഃ 

ഓം ഏകാക്ഷര്യൈ നമഃ 

ഓം ഏകാനേകാക്ഷരാകൃത്യൈ നമഃ 
ഓം ഏതത്തദിത്യനിര്‍ദേശ്യായൈ നമഃ 
ഓം ഏകാനന്ദചിദാകൃത്ര്യെ നമഃ 

ഓം ഏവമിയ്യാഗമാബോധ്യായൈ നമഃ 
ഓം ഏകഭക്തിമദര്‍ചിതായൈ നമഃ 

ഓം ഏകാഗ്രചിത്തനിര്‍ധ്യാതായൈ നമഃ 


ഓം ഏഷണാരഹിതാദൃതായൈ നമഃ 

ഓം ഏലാസുഗന്ധിചികുരായെ നമഃ 30 
ഓം എഏനഃകുടവിനാശിന്വയൈ നമഃ 

ഓം ഏകഭോഗായൈ നമഃ 

ഓം ഏകരസായൈ നമഃ 

ഓം ഏകൈശ്വര്യപ്രദായിന്യ്യൈ നമഃ 

ഓം ഏകാതപ്ത്രസാമ്രാജ്യപ്രദായെ നമഃ 
ഓം ഏകാന്തപുജിതായൈ നമഃ 

ഓം ഏധമാനപ്രഭായൈ നമഃ 

ഓം ഏജദനേജജ്ജഗദീശ്വര്യൈ നമഃ 

ഓം ഏകവീരാദിസംസേവ്യായൈെ നമഃ 
ഓം ഏക്പ്രാഭവശാലിന്യ്യൈ നമഃ 40 


ഓം ഈകാരരുപായൈ നമഃ 

ഓം ഈശിത്ര്യൈ നമഃ 

ഓം ഈപ്സിതാര്‍ഥപ്രദായിന്വ്യ നമഃ 
ഓം ഈദൃഗിത്യവിനിര്‍ദേശ്യായെ നമഃ 
ഓം ഈശ്വരത്വവിധായിസ്ത്യ നമഃ; 

ഓം ഈശാനാദിബ്രഹ്മമയ്യ്യൈ നമഃ 

ഓം ഈശിത്വാദൃഷ്ടസിദ്ധിദായെ നമഃ 
ഓം ഈക്ഷിത്ര്യൈെ നമഃ 

ഓം ഈക്ഷണസൃഷ്ടാണ്ഡകോട്ട്യൈ നമഃ 
ഓം ഈശ്വരവല്ലഭായൈ നമഃ 50 
ഓം ഈഡിതായൈ നമഃ 

ഓം ഈശ്വരാര്‍ധാംഗശരീരായൈ നമഃ 
ഓം ഈശാധിദേവതായൈ നമഃ 

ഓം ഈശ്വരപ്രേരണകര്യൈ നമഃ 

ഓം ഈശതാണ്ഡവസാക്ഷിണ്ല്യ നമഃ 
ഓം ഈശ്വരോത്സംഗനിലയായൈ നമഃ 
ഓം ഈതിബാധാവിനാശിന്യ നമഃ 


ശ്രീലളിതായതിശതാിനാമാവഥ?? 


ഓം ഈഹാവിരഹിതായൈ നമഃ 
ഓം ഈശശക്ത്യയൈ നമഃ 
ഓം ഈഷത്സ്മിതാനനായൈ നമഃ 60 


ഓം ലകാരരൂപായൈ നമഃ 

ഓം ലലിതായൈ നമഃ 

ഓം ലക്ഷ്മീവാണീനിഷേവിതായൈ നമഃ 
ഓം ലാകിന്വ്യൈ നമഃ 

ഓം ലലനാരുപായൈ നമഃ 

ഓം ലസദ്ദാഡിമപാടലായൈ നമഃ 

ഓം ലലന്തികാലസത്ഫാലായൈ നമഃ 
ഓം ലലാടനയനാര്‍ചിതായൈ നമഃ 

ഓം ലക്ഷണോജ്‌ജ്വലദിവ്യാംഗ്യൈ നമഃ 
ഓം ലക്ഷകോട്യണ്ഡനായികായൈ നമഃ 270 
ഓം ലക്ഷ്യാര്‍ഥായൈ നമഃ 

ഓം ലക്ഷണാഗമ്യായൈ നമഃ 

ഓം ലബ്ധകാമായൈ നമഃ 

ഓം ലതാതനവേ നമഃ 

ഓം ലലാമരാജദലികായൈെ നമഃ 

ഓം ലംബിമുക്താലതാഞ്ചിതായെ നമഃ 
ഓം ലംബോദരപ്രസുവേ നമഃ 

ഓം ലഭ്യായൈെ നമഃ 

ഓം ലജ്ജാഡ്യായൈ നമഃ 

ഓം ലയവര്‍ജിതായൈ നമഃ 80 


ഓം ഹ്രീംകാരരുപായൈ നമഃ 

ഓം പഫ്രീംകാരനിലയായൈ നമഃ 

ഓം ഫ്രീംപദപ്രിയായൈ നമഃ 

ഓം ഫ്രീംകാരബീജായൈ നമഃ 

ഓം ഹ്രീംകാരമന്ത്രായൈ നമഃ 

ഓം ഫ്രീംകാരലക്ഷണായൈ നമഃ 
ഓം ഫ്രീംകാരജപസുപ്രീതായൈ നമഃ 
ഓം ഫ്രീംമത്്യൈ നമഃ 


ഓം ഫ്രീംവിദുഷണായൈ നമഃ 

ഓം ഫ്രീംശീലായൈ നമഃ 90 
ഓം ഫ്രീംപദാരാധ്യായൈ നമഃ 

ഓം ഫ്രീംഗര്‍ഭായൈ നമഃ 

ഓം ഫ്രീംപദാഭിധായൈ നമഃ 

ഓം ഫ്രീംകാരവാച്യായൈ നമഃ 

ഓം ഫ്രീംകാരപൂജ്യായൈെ നമഃ 

ഓം ഫ്രീംകാരപീഠികായൈ നമഃ 

ഓം ഫ്രീംകാരവേദ്യായൈ നമഃ 

ഓം ഫ്രീംകാരചിന്ത്യായൈ നമഃ 

ഓം ഫ്രീംനമഃ 

ഓം ഹ്രീം ശരീരിണ്ൈ നമഃ 100 


ഓം ഹകാരരൂപായൈ നമഃ 

ഓം ഹലധ്ൃത്പൂജിതായെ നമഃ 

ഓം ഹരിണേക്ഷണായൈ നമഃ 

ഓം ഹരപ്രിയായൈ നമഃ 

ഓം ഹരാരാധ്യായൈ നമഃ 

ഓം ഹരിബ്രഹ്മേന്ദ്രവന്ദിതായൈ നമഃ 
ഓം ഹയാരുഡാസേവിതാംഘ്ര്്യെ നമഃ 
ഓം ഹയമേധസമര്‍ചിതായൈ നമഃ 

ഓം ഹര്യക്ഷവാഹനായെ നമഃ 

ഓം ഹംസവാഹനായെൈ നമഃ 110 
ഓം ഹതദാനവായൈ നമഃ 

ഓം ഹത്യാദിപാപശമന്യൈ നമഃ 

ഓം ഹരിദശ്വാദിസേവിതായൈ നമഃ 

ഓം ഹസ്തികുംഭോത്തുംഗകുചായൈ നമഃ 
ഓം ഹസ്തികൃത്തിപ്രിയാംഗനായൈ നമഃ 
ഓം ഹരിദ്രാകുങ്കുമാദിഗ്ധായൈ നമഃ 

ഓം ഹരൃശ്വാദ്യമരാര്‍ചിതായൈ നമഃ 

ഓം ഹരികേശസഖ്യ്യൈ നമഃ 

ഓം ഹാദിവിദ്യായൈ നമഃ 


ശ്രീല്ളിതാശ്രിശതറനാമാവല?? 


ഓം ഹാലാമദാലസായൈ നമഃ 120 


ഓം സകാരരൂുപായൈ നമഃ 

ഓം സര്‍വജ്ഞായൈ നമഃ 

ഓം സര്‍വേശ്യൈ നമഃ 

ഓം സര്‍വമംഗലായൈ നമഃ 

ഓം സര്‍വകര്‍ത്ര്യൈ നമഃ 

ഓം സര്‍വദര്‍ത്ര്യൈ നമഃ 

ഓം സര്‍വഹന്ത്ത്യൈ നമഃ 

ഓം സനാതനായൈ നമഃ 

ഓം സര്‍വാനവദ്യായൈെ നമഃ 

ഓം സര്‍വാംഗസുന്ദര്യൈ നമഃ 130 
ഓം സര്‍വസാക്ഷിണ്ൈയ നമഃ 

ഓം സര്‍വാത്മികായൈ നമഃ 

ഓം സര്‍വസഈഖ്യദാത്ര്യൈ നമഃ 

ഓം സര്‍വവിമോഹിന്വയൈ നമഃ 

ഓം സര്‍വാധാരായൈ നമഃ 

ഓം സര്‍വഗതായൈ നമഃ 

ഓം സര്‍വാവഗുണവര്‍ജിതായൈ നമഃ 
ഓം സര്‍വാരുണായെ നമഃ 

ഓം സര്‍വമാത്രേ നമഃ 

ഓം സര്‍വഭൂഷണഭൂഷിതായൈ നമഃ 140 


ഓം കകാരാര്‍ഥായൈ നമഃ 

ഓം കാലഹത്ത്ത്യൈ നമഃ 

ഓം കാമേശ്യ്യെ നമഃ 

ഓം കാമിതാര്‍ഥദായൈ നമഃ 

ഓം കാമസംജീവന്യൈ നമഃ 

ഓം കല്യായൈ നമഃ 

ഓം കഠിനസ്തനമണ്ഡലായൈ നമഃ 
ഓം കരഭോരവേ നമഃ 

ഓം കലാനാഥമുഖ്യൈ നമഃ 

ഓം ക്ചജിതാംബുദായൈ നമഃ 150 
ജാം കടാക്ഷസ്യന്ദികരുണായെ നമഃ 


ഓം കപാലിപ്രാണനായികായൈ നമഃ 
ഓം കാരുണ്യവിഗ്രഹായൈ നമഃ 

ഓം കാന്തായൈ നമഃ 

ഓം കാന്തിധുതജപാവല്ല്യൈ നമഃ 

ഓം കലാലാപായൈ നമഃ 

ഓം കംബുകണ്യധ്യയ നമഃ 

ഓം കരനിര്‍ജിതപല്ലവായൈ നമഃ 

ഓം കല്പവല്ലീസമഭുജായൈ നമഃ 

ഓം കസ്തൂരീതിലകാഞ്ചിതായൈ നമഃ 160 


ഓം ഹകാരാര്‍ഥായൈ നമഃ 

ഓം ഹംസഗത്ത്യൈ നമഃ 

ഓം ഹാടകാഭരണോജ്‌ജ്വലായൈ നമഃ 
ഓം ഹാരഹാരികുചാഭോഗായൈ നമഃ 
ഓം ഹാകിന്്യൈ നമഃ 

ഓം ഹല്യവര്‍ജിതായൈ നമഃ 

ഓം ഹരിത്പതിസമാരാധ്യായെ നമഃ 

ഓം ഹഠാത്കാരഹതാസുരായൈ നമഃ 
ഓം ഹര്‍ഷ്പ്രദായൈ നമഃ 

ഓം ഹവിര്‍ഭോക്ത്ര്യെ നമഃ 170 
ഓം ഹാര്‍ദസന്തമസാപഹായൈ നമഃ 

ഓം ഹല്ലീസലാസ്യസന്തുഷ്ടായൈ നമഃ 
ഓം ഹംസമന്ത്രാര്‍ഥരൂപിണ്യൈ നമഃ 

ഓം ഹാനോപാദാനനിര്‍മുക്തായൈ നമഃ 
ഓം ഹര്‍ഷിബ്യ നമഃ 

ഓം ഹരിസോദര്യൈ നമഃ 

ഓം ഹാഹാഹൂഹുമുഖസ്തുത്യായൈ നമഃ 
ഓം ഹാനിവൃദ്ധിവിവര്‍ജിതായൈ നമഃ 
ഓം ഹൈയംഗവീനഹൃദയായൈ നമഃ 

ഓം ഹരിഗോപാരുണാംശുകായൈ നമഃ 180 


ഓം ലകാരാഖ്യായൈ നമഃ 
ഓം ലതാപൂജ്യായൈ നമഃ 
ഓം ലയന്‍്ഥിത്യുദ്ഭവേശ്വര്യൈ നമഃ 


ശ്രാിലളിതാധതിശത?നാമാവഥ? 


ഓം ലാസ്യദര്‍ശനസന്തുഷ്ടായെ നമഃ 

ഓം ലാഭാലാഭവിവര്‍ജിതായൈ നമഃ 

ഓം ലംഘ്യേതരാജ്ഞായെൈ നമഃ 

ഓം ലാവണ്യശാലിന്യൈ നമഃ 

ഓം ലഘുസിദ്ധിദായൈ നമഃ 

ഓം ലാക്ഷാരസസവര്‍ണാദായൈ നമഃ 

ഓം ലക്ഷ്മണാഗ്രജപൂജിതായെ നമഃ 190 

ഓം ലഭ്യേതരായൈ നമഃ 

ഓം ലബ്ധഭക്തിസുലഭായൈ നമഃ 

ഓം ലാംഗലായുധായൈ നമഃ 

ഓം ലഗ്നചാമരഹസ്തശ്രീശാരദാപരി 
വീജിതായൈ നമു. 

ഓം ലജ്ജാപദസമാരാധ്യായൈ നമഃ 

ഓം ലമ്പടായൈ നമഃ 

ഓം ലകുലേശ്വര്യൈ നമഃ 

ഓം ലബ്ധമാനായൈ നമഃ 

ഓം ലബ്ധരസായൈ നമഃ 

ഓം ലബ്ധസമ്പത്സമുന്നത്യ്യ നമഃ 200 


ഓം ഫ്രീംകാരിബ്യൈ നമഃ 

ഓം പഫ്രീംകാരാദ്യായൈ നമഃ 

ഓം പഫ്രീംമധ്യായൈ നമഃ 

ഓം ഫ്രീംശിഖാമണയേ നമഃ 

ഓം ഫ്രീംകാരകുണ്ഡാഗ്നിശിഖായൈ നമഃ 
ഓം ഹ്രീംകാരശശിചന്ദ്രികായെ നമഃ 

ഓം പഹ്രീംകാരഭാസ്‌കരരുചയേ നമഃ 

ഓം പഫ്രീംകാരാംഭോദചഞ്ചലായൈ നമഃ 
ഓം ഫ്രീംകാരകന്ദാംകുരികായൈ നമഃ 
ഓം പഫ്രീംകാരൈകപരായണായൈ നമഃ 210 
ഓം പഫ്രീംകാരദീര്‍ഘികാഹംസ്യ നമഃ 
ഓം ഫ്രീംകാരോദ്യാനകേകിന്യ്യൈ നമഃ 
ഓം ഫ്രീംകാരാരണൃഹരിണ്യൈ നമഃ 

ഓം ഫ്രീംകാരാവാലവല്ലര്യൈ നമഃ 


ഓം ഹ്രീംകാരപഞ്ജരശുക്യൈ നമഃ 

ഓം ഫ്രീംകാരാംഗണദീപികായൈ നമഃ 
൭... (ഹവീംകാരകന്ദരാസിംഹ്ര്യൈ നമഃ 

ഓം ഫ്രീംകാരാംഭോജദഭ്യംഗികായൈ നമഃ 
ഓം ഫ്രീംകാരസുമനോമാധ്ധ്യൈ നമഃ 

ഓം ഫ്രീംകാരതരുമഞ്ജര്യൈ നമഃ 220 


ഓം സകാരാഖ്യായൈ നമഃ 

ഓം സമരസായൈ നമഃ 

ഓം സകലാഗമസംസ്തുതായൈ നമഃ 
ഓം സര്‍വ്വവേദാന്തതാത്പര്യദുമ്യൈ നമഃ 
ഓം സദസദാശ്രയായൈ നമഃ 

ഓം സകലായൈ നമഃ 

ഓം സച്ചിദാനന്ദായൈ നമഃ 

ഓം സാധ്യായൈ നമഃ 

ഓം സദ്ഗതിദായിന്യൈ നമഃ 

ഓം സനകാദിമുനിധ്യേയായെ നമഃ 230 
ഓം സദാശിവകുടുംബിന്യ്യൈ നമഃ 

ഓം സകലാധിഷ്ഠാനരൂപായൈ നമഃ 

ഓം സത്ൃരൂപായൈ നമഃ 

ഓം സമാകൃതയേ നമഃ 

ഓം സര്‍വപ്രപഞ്ചനിര്‍മാത്ര്യൈ നമഃ 

ഓം സമാനാധികവര്‍ജിതായൈ നമഃ 

ഓം സര്‍വോത്തുംഗായൈ നമഃ 

ഓം സംഗഹീനായൈ നമഃ 

ഓം സഗുണായൈ നമഃ 

ഓം സകലേഷ്ടദായൈ നമഃ 240 


ഓം കകാരിണ്യൈ നമഃ 

ഓം കാവ്യലോലായൈ നമഃ 

ഓം കാമേശ്വരമനോഹരായൈ നമഃ 
ഓം കാമേശ്വരപ്രാണനാഡ്ഡയ നമഃ 
ഓം കാമേശോത്സംഗവാസിന്്യൈ നമഃ 
ഓം കാമേശ്വരാലിംഗിതാംഗ്യൈ നമഃ 


ശ്രീലളിതാധ്രിശത?നാമാവല? 


ഓം കാമേശ്വരസുഖപ്രദായൈ നമഃ 
ഓം കാമേശ്വരപ്രണയിന്യ്യൈ നമഃ 
ഓം കാമേശ്വരവിലാസിന്യ്യ നമഃ 
ഓം കാമേശ്വരതപസ്സിദ്ധ്യൈ നമഃ 250 
ഓം കാമേശ്വരമനഃപ്രിയായൈ നമഃ 

ഓം കാമേശ്വരപ്രാണനാഥായൈ നമഃ 

ഓം കാമേശ്വരവിമോഹിന്വ്യ നമഃ 

ഓം കാമേശ്വരപ്രഹ്മവിദ്യായെ നമഃ 
ഓം കാമേശ്വരഗൃഹേശ്വര്യൈ നമഃ 

ഓം കാമേശ്വരാഹ്ലാദകര്യൈ നമഃ 

ഓം കാമേശ്വരമഹേശ്വര്യൈ നമഃ 

ഓം കാമേശ്വര്യൈ നമഃ 

ഓം കാമകോടിനിലയായൈ നമഃ 


ഓം കാംക്ഷിതാര്‍ഥദായൈ നമഃ 260 


ഓം ലകാരിണ്യയൈ നമഃ 

ഓം ലബ്ധരൂപായൈ നമഃ 

ഓം ലബ്ധധിയേ നമഃ 

ഓം ലബ്ധവാഞ്ഛിതായൈ നമഃ 
ഓം ലബ്ധപാപമനോദൂരായൈ നമഃ 
ഓം ലബ്ധാഹങ്കാരദുര്‍ഗമായൈ നമഃ 
ഓം ലബ്ധശക്ത്യയൈ നമഃ 

ഓം ലബ്ധദേഹായൈ നമഃ 

ഓം ലബ്ധൈശ്വര്യസമുന്നത്രയ്യ നമഃ 
ഓം ലബ്ധവ്യദ്ധ്യൈ നമഃ 270 
ഓം ലബ്ധലീലായൈ നമഃ 


ഓം ലബ്ധയാവനശാലിന്യ നമഃ 
ഓം ലബ്ധാതിശയസര്‍വാംഗസരന്ദര്യാ 
യൈ നമഃ 


ഓം ലബ്ധവിദ്രമായൈ നമഃ 

ഓം ലബ്ധരാഗായൈ നമഃ 

ഓം ലബ്ധപതയേ നമഃ 

ഓം ലബ്ധനാനാഗമസ്ഥിത്യ്യൈ നമഃ 
ഓം ലബ്ധഭോഗായൈ നമഃ 


ഓം ലബ്ധസുഖായൈ നമഃ 
ഓം ലബ്ധഹര്‍ഷാഭിപൂരിതായൈ നമഃ 280 


ഓം ഫ്രീംകാരമൂര്‍തയേ നമഃ 
ഓം ഫ്രീംകാരസവധശൃംഗകപോതി 
കായൈ നമഃ 
ഓം ഫ്രീംകാരദുഗ്ധാബ്ധിസുധായൈ നമഃ 
ഓം ഹ്രീംകാരകമലേന്ദിരായെ നമഃ 
ഓം ഫ്രീംകാരമണിദീപാര്‍ചിഷേ നമഃ 
ഓം പഫ്രീംകാരതരുശാരികായൈ നമഃ 
ഓം ഹ്രീംകാരപേടകമണയേ നമഃ 
ഓം ഫ്രീംകാരാദര്‍ശബിംബിതായൈ നമഃ 
ഓം പഫ്രീംകാരകോശാസിലതായൈ നമഃ 
ഓം പഹ്രീംകാരസ്ഥാനനര്‍തക്യൈ നമഃ 290 
ഓം ഫ്രീംകാരശുക്തികാമുക്താമ 
ണയേ നമഃ 
ഓം പഫ്രീംകാരബോധിതായൈ നമഃ 
ഓം പഫ്രീംകാരമയസൌവര്‍ണ്ണസ്തംഭ 
വിദ്രുമപുത്രികായെ നമഃ 
ഓം ഫ്രീംകാരവേദോപനിഷദേ നമഃ 
ഓം ഫ്രീംകാരധ്വരദക്ഷിണായൈ നമഃ 
ഓം ഫ്രീംകാരനന്ദനാരാമനവകല്പക 
വല്ലര്യൈ നമഃ - 
ഓം ഫ്രീംകാരഹിമവദ്ഗംഗായൈ നമഃ 
ഓം ഫ്രീംകാരാര്‍ണവകൌസ്തുഭായൈ നമഃ 
ഓം ഫ്രീംകാരമ്ര്ത്രസര്‍വസ്ഥയൈ നമഃ 
ഓം (്രീംകാരപരസനഖ്യദായൈ നമഃ 30% 
ഇതി 
ശ്ര? ലളിതാത്രിശതീനാമാവഥ്‌! 
സംപുരീണ്ണം. 


ത പല 


204. 


11. 


ശ്രീ ലളിതാ അഷ്ടോത്തരശതനാമസ്തോത്രം 


കുകാരാദ്യാ കാലഹന്ത്രീ കാദിവിദ്യാസ്വരൂപിണീ 
കലാലാപാ കാമദാത്രീ കമലാക്ഷീ കലാവതീ 


ഏഷിതാ ഏധിതാ ഏകാ ഏകാനന്ദപ്രദായിനീ 
ഏകനാഥാ ഏകമൂര്‍ത്തിരേകനായകസോദരീ 


ഈശാനീ ഈഡിതാ ഈഡ്യാ ഈതിബാധാവിനാശിനീ 
ഈഹാവിരഹിതാ ഈര്യാ ഈപ്സിതാര്‍ത്ഥപ്രദായിനീ 


ലളിതാ ലലനാരുപാ ലാകിനീ ലോകനായികാ 
ലോഹിതാ ലോഹിതാശ്വാഭാ ലോകയാത്രാവിധായിനീ 


ഫ്രീംകാരീ ഫ്രീംപദാരാധ്യാ ഫ്രീംമതീ ഫ്രീംവിഭുഷണാ 
ഫ്രീംകാരവേദികാന്തസ്ഥാ ഫ്രീംകാരമകുടോജ്ജ്വലാ 


ഫ്രീംകാരത്രയസംലഗ്നശ്രീവിദ്യാമന്ത്രരൂപിണീ 
ഹകാരിണീ ഹവിര്‍ഭോക്ത്രീ ഹാകിനീ ഹംസഗാമിനീ 


ഹരപ്രിയാ ഹരാരാധ്യാ ഹരിബ്രഹ്മേന്ദ്രപൂജിതാ 
സത്വരൂപാ സത്യസന്ധാ സാകിനീ സകലപ്രിയാ 


സര്‍വമാതാ സര്‍വശക്താ സര്‍വൈശ്വര്യപ്രദായിനീ 
കമലാ കാളികാ കല്യാ കാകിനീ കാംക്ഷിതാര്‍ത്ഥദാ 


കദംബകാനനാവാസാ കദംബകുസുമപ്രിയാ 
ഹര്യക്ഷവാഹനാ ഹീരാ ഹരൃശ്വാദ്യമരാര്‍ച്ചിതാ 


ഹയഗ്രീവാര്‍ച്ചിതപദാ ഹയാരുഡാഭിവന്ദിതാ 
ഹയസേനാപരിവ്ൃതാ ഹാരകേയൂരഭൂഷിതാ 


ലകാരിണീ ലാഭദാത്രീ ലാദലോഭവിരാഗദാ 
ലബ്ധശക്തിര്‍ലബ്ധലീലാ ലബ്ധകാമാ ലതാതനു 


ഫ്രീംകാരകുസുമാമോദാ ഫ്രീംകാരാംബരചന്ദ്രികാ 
ഹ്രീംകാരപ്രണവാകാരാ പഫ്രീംകാരശ്രവണപ്രിയാ 


205 


13. 


14. 


15. 


16. 


17. 


38. 


19. 


20. 


21. 


22. 


ശ്രീലലിതാഅഷ്ടോത്തരശതനാമസ്തോസ്ര ക 


ഹ്രീംകാരഹൃദയാന്തസ്ഥാ ഫ്രീംകാരാര്‍ണ്ണവമൌക്തികാ 
ഹ്രീംകാരാംബുധിസംമഗ്നദിവ്യരത്തപ്രഭാവതീ 


സര്‍വമംഗലമംഗല്യാ സര്‍വേശീ സര്‍വസാക്ഷിണീ 
സകലാ സ്ച്ചിദാനന്ദാ സൌമ്യാ സദ്ഗതിദായിനീ 


കാമാക്ഷീ കാമിതാ കാന്താ കരുണാമൃതസാഗരാ 
കപാലിനീ കാമമാതാ കമലാകാന്തവന്ദിതാ 


ലജ്ജാവതീ ലയകരീ ലഭ്യാ ലാവണ്യശേവധിഃ 
ലക്ഷിതാ ലക്ഷണാഗമ്യാ ലാക്ഷാരസസമമദ്യുതിഃ 


ഫ്രീംകാരകല്‍പകുഞ്ജസ്ഥാ ഫ്രീംകാരാകാശചഞ്ചലാ 
ഹ്രീംകാരമേരുശ്യംഗസ്ഥാ ഫ്രീംകാരമനുസിദ്ധിദാ 


ഹ്രീംകാരവേദതത്ത്വജ്ഞാ ഫ്രീംകാരോപനിഷത്പരാ 
ഹ്രീംകാരമയരത്നഘമമന്തമാലാഭിഭൂഷിതാ 


ശ്രീമദ്വാഗ്ഭവകുടൈകസ്വരുപമുഖപങ്കജാ 
കണ്ഠാധഃ കടിപര്യന്തമധ്യകൂടസ്വരുപിണീ 


ശക്തികൂടൈകതാപന്നകട്യധോഭാഗധാരിണീ 
ഇത്യേതത്‌ ലളിതാ ദേവ്യാഃ അഷ്ടോത്തരശതം സ്തോത്രം 


സര്‍വപാപപ്രശമനം സര്‍വവ്യ:ധിനിവാരണം 
സര്‍വൈശ്വര്യപ്രദം പുംസാം പുര്രപൌത്രാഭിവര്‍ദ്ധനം 


യഃ പഠോത്‌ ഭക്തിസംയുക്തഃ സര്‍വകാമമവാപ്നുയാത്‌ 


ഓം ശീലളിതാംബികായൈ നമഃ 


206 


ശ്രീ ലളിതാ അഷ്ടോത്തരശതനാമാവലിഃ 


ഓം കകാരാദ്യായൈ നമഃ 
ഓം കാലഹന്ത്ത്യൈ നമഃ 

ഓം കാദിവിദ്യാസ്വരുപിണ്യൈ നമഃ 

ഓം കലാലാപായൈ നമഃ 

ഓം കാമദാത്ര്യൈ നമഃ 

ഓം കമലാക്ഷ്യ്യെ നമഃ 

ഓം കലാവത്യൈ നമഃ 7 
ഓം ഏഷിതായൈ നമഃ 

ഓം ഏധിതായൈ നമഃ 

ഓം ഏകായൈ നമഃ 

ഓം ഏകാനന്ദ്രപദായിന്വ്യൈ നമഃ 

ഓം ഏകനാഥായൈ നമഃ 

ഓം ഏകമൂര്‍ത്തയേ നമഃ 

ഓം ഏകനായകസോദര്യൈ നമഃ 14 
ഓം ഈശാന നമഃ 

ഓം ഈഡിതായൈ നമഃ 

ഓം ഈഡ്യായൈ നമഃ 

ഓം ഈതിബാധാവിനാശിന്യൈ നമഃ 

ഓം ഈഹാവിരഹിതായൈ നമഃ 

ഓം ഈര്യായൈ നമഃ 

ഓം ഈപ്സിതാര്‍ത്ഥപ്രദായിന്യൈ നമഃ 21 
ഓം ലളിതായൈ നമഃ 

ഓം ലലനാരൂപായൈ നമഃ 

ഓം ലാകിമന്വ്യൈ നമഃ 

ഓം ലോകനായികായൈ നമഃ 

ഓം ലോഹിതായൈ നമഃ 

ഓം ലോഹിതാശ്വാഭായൈ നമഃ 

ഓം ലോകയാത്രാവിധായിന്യൈ നമഃ 28 
ഓം ഫ്രീംകാര്യൈ നമഃ 


ഓം ഫ്രീംപദാരാധ്യായൈ നമഃ 

ഓം ഫ്രീംമത്യ്യൈ നമഃ 

ഓം ഫ്രീംവിഭൂഷണായെ നമഃ 

ഓം പ്രീംകാരവേദികാന്തസ്ഥായൈ നമഃ 
ഓം ഫ്രീംകാരമകുടോജ്ജ്വലായെ നമഃ 


ഓം ഫ്രീംകാരത്രയസംലഗ്നശ്രീവിദ്യാ 
മന്ത്രരൂപിണ്ടബ്യൈ നമഃ 35 
ഓം ഹകാരിണ്യ നമഃ 


ഓം ഹവിര്‍ഭോക്ത്ര്യൈ നമഃ 

ഓം ഹാകിന്്യ നമഃ 

ഓം ഹംസഗാമിന്യൈ നമഃ 

ഓം ഹരപ്രിയായൈ നമഃ 

ഓം ഹരാരാധ്യായൈ നമഃ 

ഓം ഹരിബ്രഹ്മേന്ദ്രപൂജിതായൈെ നമഃ 42 
ഓം സത്വരൂപായൈ നമഃ 

ഓം സത്യസന്ധായൈ നമഃ 

ഓം സാകിന്്യൈ നമഃ 

ഓം സകല്പ്രിയായൈ നമഃ 

ഓം സര്‍വമാത്രേ നമഃ 

ഓം സര്‍വശക്തായൈ നമഃ 

ഓം സര്‍വൈശ്വര്യപ്രദായിന്വ്യ നമഃ 49 
ഓം കമലായൈ നമഃ 

ഓം കാളികായെൈ നമഃ 

ഓം കല്യായൈ നമഃ 

ഓം കാകിന്യ്യൈ നമഃ 

ഓം കാംക്ഷിതാര്‍ത്ഥദായൈ നമഃ 

ഓം കദംബകാനനാവാസായൈ നമഃ 

ഓം കദംബകുസുമപ്രിയായെ നമഃ 56 
ഓം ഹര്യക്ഷവാഹനായൈ നമഃ 

ഓം ഹീരായൈ നമഃ 


ശ്രീലളിതാഅഷ്ടോത്തരശതനാമാവഥല? 


ഓം ഹരൃശ്വാദ്യമരാര്‍ച്ചിതായൈ നമഃ 

ഓം ഹയഗ്രീവാര്‍ച്ചിതപദായൈ നമഃ 

ഓം ഹയാരുഡാഭിവന്ദിതായൈ നമഃ 

ഓം ഹയസേനാപരിവൃതായൈ നമഃ 

ഓം ഹാരകേയുരദുഷിതായൈെ നമഃ 63 

ഓം ലകാരിണ്യൈ നമഃ 

ഓം ലാഭദാത്ര്യെ നമഃ 

ഓം ലാദലോഭവിരാഗദായൈ നമഃ 

ഓം ലബ്ധശക്ത്യൈ നമഃ 

ഓം ലബ്ധലീലായൈ നമഃ 

ഓം ലബ്ധകാമായൈ നമഃ 

ഓം ലതാതനവേ നമഃ 270 

ഓം ഫ്രീംകാരകുസുമാമോദായൈ നമഃ 

ഓം ഫ്രീംകാരാംബരചന്ദ്രികായെ നമഃ 

ഓം ഫ്രീംകാരപ്രണവാകാരായൈ നമഃ 

ഓം ഫ്രീംകാരശ്രവണപ്രിയായൈ നമഃ 

ഓം ഫ്രീംകാരഹൃദയാന്തസ്ഥായൈ നമഃ 

ഓം ഫ്രീംകാരാര്‍ണ്ണവമൌക്തികായെ നമഃ 

ഓം ഫ്രീംകാരാംബുധിസംമഗ്നദിവ്യരത്ത 
പ്രഭാവത്ത്യെ നമഃ 77 

ഓം സര്‍വമംഗലമംഗല്യായെ നമഃ 

ഓം സര്‍വേശ്യ്യെ നമഃ 

ഓം സര്‍വസാക്ഷിണ്യൈ നമഃ 

ഓം സകലായൈ നമഃ 

ഓം സച്ചിദാനന്ദായെ നമഃ 

ഓം സാമ്യായെ നമഃ 

ഓം സദ്ഗതിദായിന്യൈ നമഃ 84 

ഓം കാമാക്ഷ്്യൈ നമഃ 

ഓം കാമിതായൈ നമഃ 

ഓം കാന്തായൈ നമഃ 

ഓം കരുണാമൃതസാഗരായൈ നമഃ 

ഓം കപാലിന്വ്യ നമഃ 

ഓം കാമമാത്രേ നമഃ 


ഓം കമലാകാന്തവന്ദിതായൈ നമഃ 9) 
ഓം ലജ്ജാവത്യയ നമഃ 

ഓം ലയകര്യൈ നമഃ 

ഓം ലഭ്യായൈ നമഃ 

ഓം ലാവണൃശേവധയേ നമഃ 

ഓം ലക്ഷിതായൈ നമഃ 

ഓം ലക്ഷണാഗമ്യായൈ നമഃ 

ഓം ലാക്ഷാരസസമദ്യുതയേ നമഃ 98 


ഓം ഫ്രീംകാരകല്പകുഞ്ജ 
സ്ഥായൈ നമഃ 
ഓം ഫ്രീംകാരാകാശചഞ്ചലായൈ നമഃ 


ഓം ഫ്രീംകാരമേരുശ്ൃംഗസ്ഥായൈ നമഃ 
ഓം ഫ്രീംകാരമനുസിദ്ധിദായൈ നമഃ 
ഓം ഫ്രീംകാരവേദതത്ത്വജ്ഞായൈ നമഃ 
ഓം ഫ്രീംകാരോപനിഷദ്പരായൈ നമഃ 


ഓം ഫ്രീംകാരമയരത്നഘമന്ത്രമാലാദി 
ഭൂഷിതായെ നമഃ 10% 
ഓം ശ്രീമദ്വാഗ്ദവകുടൈക 
സ്വരൂപമുഖപങ്കജായൈ നമഃ 


ഓം കണ്ഠാധഃകടിപര്യന്തമധ്യകൂട 
സ്വരൂപിണ്ൈ നമഃ 

ഓം ശക്തികൂടൈകതാപന്നകട്യധോ 
ഭാഗധാരിണ്യൈ നമഃ 


ഇതി ശ്രാറലളിതാ അഷ്ടോത്തരശത - 
നാമാവല്‌? 


പുക്കു 


ശ്രി ലളിതാത്രിശതിസ്കോര്രവ്യാഖ്യാനം 


ലളിതാംബികാദേവിയെ സ്കുതിക്കുന്ന മുണ്ണൂരുനടമ 
ങ്ങ്ളുള്ള ളുള്ള ഈ സ്നോത്രം “സര്‍വപൂര്‍ത്തികരി” എന്നു 
പ്രസിഡമാണ്ട്‌ ശ്രീവിദ്യാമശ്തത്തിലെ ഓരോ 
അക്ഷരവും കൊണ്ടുതുടങ്ങുന്ന മുന്നൂറു നാമങ്ങ 
മാണ്ട്‌ ഇതിലുള്ളതു. ന നി 
മ്രത്താക്ഷരബഡമായ ഈ ദിവ്യനാമങ്ങളെ 
ലാഈകികരായ ദേവീഭക്തര്‍ക്കുവേണ്ടി ഡോ.ബി.സി. 
ബാലകൃഷ്ഠന്‍ ല്യായ്യാനിക്കുന്നു, 
അര്‍ച്ചനയ്ക്കുപയോഗിക്കുവാ൯ വേണ്ടി നാമാ 
വലിയും ഇതില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. ലളിതാ സഹസ്ര 
നാമത്തിന്റെയും ലളിതാത്രിശതിയുടെയും സാര 
സംധ്രഹമെന്നു പഠയാവുന്ന ലളിതാ അഷ്ടോ 
ത്തരശതനാമസ്കോരേയവും നാമാവലിയും ഈ 
ഗ്രന്ഥത്തില്‍ തുള്‍പ്പെടുത്തിയിട്ടുണ്ടു്‌. 


രി 


ശ്രീ വിദ്യാകള്‍ച്ചറല്‍പബ്ലിക്കേഷന്‍സ്‌ 


പ... 


